| CC-0. In Public Domain. Digtized by Muthulakshmi Resse Academy 

i KAMBARAMAYANAM 
BALA KANDAM 

(A Translation and transliteration in Malayalam) 

d e 

| VOL. I 

i ‘ 

| Translated by 


Dr. S. K. NAYAR 


CC-0. In Public Domain. Digized by Muthulakshmi Research Academy 
| 
| 
| 
| 
| 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


i 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


Madras University Malayalam Series: 17 


KAMBARAMAYANAM | 


BALA KANDAM 


(4 Translation and transliteration in Malayalam) 


VOL. I 


Translated by 
Dr. S. K. NAYAR M. A., Ph. D. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


First Edition 1967 


© University of Madras 1967 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


( മുലത്തോടുകൂടി ) 


ബാലകാണ്ഡം 


| വിവത്തനം: 


ഡോക്ടര്‍ എസ്‌. കെ. നായര്‍ s 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


FOREWORD 


Kamba Ramayanam is one of the great classics 
which has greatly enlivened and uplifted the 
thoughts of those who have had opportunities of 
going through this epic. Such epics should 
appeal toall sections of the people irrespective 
of race, religion, or linguistic affiliation. 

It is, therefore in the fitness of things that 
such classics should be translated into 
different countries and States. The excellent 
translation of Kamba Ramayanem py Dr. S. K. Nayar 
of the University of Madras is an effort that 
deserves all praise. Iam sure that once such 
great epics are made available in different 
languages, and the great thoughts embodied in 
such classics are made available to all people, 
this will doubtless tend to promote greater unity 


among the people of the world. 


: I congratulate Dr. S. K. Nayar in bringing 
forth this valuable publication in Malayalam. 


University of Madras, 
13th December, 1967 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


PREFACE 


A thorough study of Tamil language and literature 
is an essential pre-requisite to the intelligent 
apprehension and understanding of Malayalam language 
and literature. Of all the Dravidian languages 
Malayalam has the closest affinity with Tamil. 
Whether Tamil is the mother or sister of Malayalam 
is a question to be dealt with elsewhere at some 
other context. Suffice to state here that till about the 9th 
century A. D., the people of Kerala looked upon Tamil 
and Sanskrit as the source for higher knowledge, and 
the literate of Kerala had studied either of the two or both 
to be a recognised scholar or poet. This being undoubted- 
ly the fact, there remains on our part to pose a natural 
question as to whether there was no literary work in the 
then language of Kerala worthy of study. To this day no 
work of the kind is available, and therefore the linguistic 
historian is naturally tempted to believe that Malayalam, 
was not then a language of literary composition. It is 
round about the 12th or 13th century that a literary work 
worth the name is found according to the materials 
now available. There might have been a few similar 
works prior to these, but until they are unearthed nothing 
could be safely ascertained 


However, as a great literary work in Tamil belonging 
to the period in question, i. €- the period of the language 
of Kerala slowly getting itself cultivated for literary purpose, 
Kambaramayanam deserves a close study by any 
Malayalam student from the linguistic point of view I 
took up the study of Kambaramayanam purely with 
objective at first: after my study of still earlier w 
Ahananuru and Purananuru. It was at this 


wie 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


x 


friend, Sri. S. Nallaperumal, himself a scholar both in 

Tamil and Malayalam, and a specialist in Kamba- 

ramayanam, asked me to take up the translation of the 
| work. I thought 1 would be enriching my knowledge of 

Tamil by translating it rather than contributing anything 
| to the Malayalam literature, for which more eminent 
scholars-cum-poets are there. But when I finished 
the translation of a few ‘Patalams’ the late Sardar 
K. M. Panikkar happened to go through the same with 
the help of Sri. Nallaperumal who read outto him the 
original. Sardar Panikkar congratulated me heartily, encour- 
ചി aged me to continue the work and even wrote a critical 
| introduction to the unfinished work of mine. I may, in this 
| connection, recall the enthusiasm he has evinced in my work, 


> and record my great sense of gratitude to the departed 
E soul for having blessed my work with his learned introduc- 


tion, which incidentally was his last writing in Malayalam. 


Although Malayalam language from its early beginn- 
ings did possess ‘Rama Saga’ in one form or other, it 
is surprising that a true translation of Kambaramaya- 
nam was not attempted till now. Kambaramaya- 
nam was not unknown to the people of Kerala. In 
temples, like Ettumanoor even today there is record to 
show that there has been an endowment allotted to the 
study of Kambaramayanam. 1൩ what way the 
study was conducted there is still unknown. Reading the 
original in Tamil and explaining it in the local language 
was perhaps the method adopted for the purpose. How- 
ever it is at present not in vogue, and to the generality of 
the people in Kerala Kamban’s poetry is still alien. In 

alghat District, even today Kambaramayanam enjoys 
ted popularity through the medium of the institution 

Beare (Olappamkuttu), when Pulavars hailing 


locality give exhaustive verbal commentary in 
TAR in this institution is confined to. 


yalis, at larg 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


Xi 


tators of Kambaramayanam are still alive in Palghat, and 
their method was not so much in the line of expatiating 
the poetical beauty of Kamban’s composition as their 
endeavours to digress on philosophic, grammatical and 
Vedantic interpretations based on some particular context 
in the text. 


i ‘Ramayanam’ to a Malayali means nothing but the 
immortal composition of Thunchathu Ezhuthachan, the 
father of modern Malayalam. His work is based on the 
Adhyatma Ramayanam in Sanskrit, and is almost a true 
translation of it with his poetic genius embellishing it with 
free rendering here and there. No member of a Hindu 
family, till recently, could avoid the study of Thunchathu 
Ramayanam as it had been the practice in every family 
to read a few lines from it every night before its members 
retired to sleep. During the month of Karkitaka (July- 
August) the entire Ramayana should be read from the 
beginning to the end asa ritual to ward off the evils of 
the family re-assuring a better life both in the nearing 
New Year and the birth to come after the present one. 
Thus Ezhuthachan’s Ramayana has loomed large in the 
every day life of Malayalis, which in turn, has contributed 
much to the standardisation of the language of Kerala 
which had strictly retained much of local nuances and 
dialectical peculiarities even to this day. | 


works do possess literary merit, but they are now read by. 
the specialists in language-study only. Rama Kathappattu 
by Ayyappilli Asan is yet another work which also w 

off the memory of the people at large. 4 
important work is Ramayanam Champu by | 
Nambudiri. Champu Kavyas also did not enjoy m 
popular appreciation. They are also tr 
be studied by specialists. The next insta: 
of Rama Saga ca Aiba 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


xii 


position of which was based on Ramayana. Consequently 

Kathakali was known by the name «Ramanattam”, the 

dance-drama on Rama, and this term became obsolete 

when stories from Mahabharata and other puranic sources 

were adopted for Kathakali. Yet another work is Kerala 

Varma Ramayanam an adaptation of Valmiki Ramayanam 
| which also was rather shadowed by Ezhuthachan’s work. 


| 
Innumerable works based on Ramayana were written | 
| afterwards, both in prose and verse. Two attempts to render | 
| Kambaramayanam in Malayalam are noted. One is an 


| abridged work in prose, narrating the story of Rama as ct 
| dealt with in Kambaramayanam. It is a small book with 
i no pretensions of betraying the beauty of Kamban’s poetry. 


The other one is in verse, a very small publication, claim- 
ing the title Kambaramayanam, by one G. Ramakrishna 
Pillai. On a close perusal of it one can find nothing of 
Kambar excepting its attractive title, and a few lines and 
ideas borrowed or culled out as they are from Ezhu- 
thachan’s Ramayanam! 


I don’t claim this translation to be perfect in all 
respects. This is a verse to verse rendering. No verse has 
been left out and whatever version accepted by V.M. 
Gopalakrishnamachariar has been included in this work 
Translation from one language into another is no easy task, 
especially when the ‘source’ language is a classical one, 
like Tamil which is noted for its brevity of expression and 
beauty of diction. The only advantage on my part was 
that I could profusely borrow the diction and phraseology 
from Kambar whose language is not very much different 
m Malayalam, as that illustrious Tamil poet has never felt 
f borrowing words from Sanskrit, the best benefactor 


ders to compare the 
ene Ne ho 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


xiii 


and inimitable is the’style of Kambar and the beauty of 
his language. 


As per the present scheme the entire Ramayana will 
be published in ten volumes, each volume proposed to be 
released once in six months. 


I have to thank the authorities of the University of 
Madras for having kindly sanctioned the publication of 
this work which not only gives the Malayalis an opportu- 
nity to get themselves interested in Kamban’s Poetry 
but also serves the best means to effect emotional and 
cultural integration of the Tamils and Malayalis, who 
belong to the same racial and cultural stock. 


I consider it my rare privilege and real honour to 
have been able to dedicate this work to my esteemed Vice- 
Chancellor at the occasion of the Silver Jubilee Celebra- 
tion of his Vice-Chancellor-ship. The value of this publi- 
cation is enhanced greatly with a foreword written by a 
versatile genius of his calibre. 


I owe a great deal to Dr. M. Varadarajan, Professor 
of Tamil, my esteemed colleague in the University for his 
valuable advice and guidance, and the encouragement he 
has given to me in my work of translation. 


University of Madras, 
21—10—67. 


i CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| 
1 
4 
| 


ca eS 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


LSPS tthe side 


AN APPRECIATION 


| 
| 
KAMBAN is the greatest poet of the Tamils and his | 
RAMAYANA is one of the few literary works which have j 
enjoyed enduring fame. Valmiki is the original for Kamban, i 
but though Kamban isan imitative and derivative epic 
poet, he has introduced elements into it which show his j 
genius in an outstanding manner. His profound scholar- | 
ship and familiarity with all the early Tamil works are 
brought out in the allusions and comparisons. His poetic | 
inspiration is of a massive kind and flourishes side by side 
with the extensive knowledge lavishly displayed. He isa 
consummate master of Tamil poetry and he finds scope in 
employing them to suit the nature of his story. Thus des- 
cription, comparison, allusion and dialogue are all employ- 
ed to ennoble the theme of the grand story. He derives ; 
his basic material from Valmiki, but gives his own presen- 


tation- 
In the Ramayana of Kamban the world possesses a a 
literary epic which can stand comparison with the other | 
epics of the world, including the original. It isa thousand 
years since he wrote his epic but the one millennium has 
not made him known even throughout India. Fortunately 
there is a new awakening now when Kamban’s greatness is 
being realised more and more. Not a little has been contri- 
buted towards this realisation by the various translations _ 
of Kamban. : 
Sri. V. V. S. Iyer has translated “The Balakanda’ 
and our esteemed Rajaji has translated “The Ayodhy: 
kanda” of Kamban in English. There are ren € 
in English of portions of Ramayana by 
S. D. S. Yogiar, Prof. A: Srinivasa Raghav 
R.S. Desikan. Full rendering in Tel 
Sri. Sriramulu Reddy and I unde 
translation in Hindi a 


| 
| 
| 
| 
| 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


xvi 


Dr. Nayar, Head ofthe Department and Reader in 
Malayalamof the University of Madras has a distinguished 
place among the scholars of Kerala. A poet, lover of 
literature, a connoisseur ofarts, Dr. Nayar needs no comm- 
endation and his work does not require any recommenda- 
tion. He has completed the translation of “Balakanda” 
and “Ayodhyakanda” and is nearing completion of the 
translation of “Aranyakanda” and he proposes to have a 
translation of the entire Kamba Ramayana. This wiil be 
his magnum opus. 


Two important sine qua non of good translation are: 
1) Faithfulness to the original and 2) Gracefulness of the 
language employed for translation. Even a casual reading 
shows that the above two are satisfied by Dr. Nayar’s 
translation. 


1) Faithfulness to the original: 


It is only necessary to read the Tamil stanza of 
Kamban and Malayalam rendering by Dr. Nayar- 


Tamil 


1 ylaham yavaiyum tam u\avakkalum 


nilai peruttalum nikkalum ninkala 
alaku ilā vi\aiyattutaiyir avar 
talaivar annayarké caran nanka\é. 


Malayalam 


ulakam mu\uvanum tan tanne yu\avakki 
nila nirttiyum pinne nikkiyum ninna mattil 
a\avattatim lila kolumadimamila 

nilayam namukkellam nilkatté Saranamay 


1. ഉലകം യാവൈയും താം ഉളവാക്കലും 
നിലൈ പെറുത്തലും നീക്കലും നീങ്കലാ 
അലക ഇലാ വിളൈയാട്ടുടൈയാര്‍ അവര്‍ 
തലൈവര്‍ അന്നവര്‍ക്കേ ശരണ്‍ നാങ്കളേ 


ഉലകം മുഴുവനും താന്‍ തന്നെയുളവാക്കി 
നിലനിത്തിയും പിന്നെ നീക്കിയും നീങ്ങാമട്ടില്‍ 
അളവററതാം ലീല കോലുമാദിമമൂല_ 

നിലയം നമുക്കെല്ലാം നില്‍ക്കട്ടേ ശരണമുറയ്‌ 


https://archive.org/details/muthulakshmiacademy 


ളം. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


xvii 


All the ideas of the original have been carefully 
brought out in the translation. All translations can only 
be of approximation but here the approxination is achieved 
to a very close degree. 


(2) Gracefulness of language 


Quality in translation not only involves closeness to the 
original butalso “equivalence ofeffect” on the reader, i. e., 
having the same emotional impact on the Malayalam 
reader as on the reader of the original. This can be done if 
the process of rendering from one language to another is 
considered as transposition rather than a translation, which 
employs a series of word-for-word equivalents that do not 
always exist amongst language boundaries. This is true in 
the case of Tamil and Malayalam even though they are 
sister languages. What is very necessary for translation 
is the total feeling of complex, it's “Gestalt”. This can 
be achieved by any one who knows both the languages 
and is easily testified in Dr. Nayar’s translation, e. g. 


Tamil 


2 Tantalai mayilka\ata ttamarai vilakkam tanka 
kkontal kanmulavinenka kkuva\ai kan vilittu nokka 


Malayalam 
Colayil kekikalatavé tamara— 
ttaruka\ talappoli natattitavé 
kontal mrdangam mulakke kkuvalaya 
tlantuka| kannu miliccu nokkitave 


ee 


തണ്ടലൈ മയില്‌കളാട ത്താമരൈ വിളക്കം താങ്ക 
ക്കൊണ്ടല” കണ്‍മുഴവിനേങ്ക ക്കുവളൈ 


XVIII 


Tamil 
ko\\ena mumpu kotuppatai yallal 
ye lamanaittayan villaiyetutti— 
ppi\\ai munittatu pétamai yenpar 

Malayalam 


Terpennu kanyaye nalkateyentini— 
kaggaccitayonge villu yaruttinan 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 
| 


Tamil 
katuppiniliyaru magintilar kaiyal 
etuttatu kantana rizzatu kettar 

Malayalam 
kantar karattiletuttatum tatksanam 
tuntay mnrififiv| lorocca kéttaravar 


In the above you do not find a literal translation but 
the total effect is brought out with remarkable grace. 
Translations of the inimitable epithets of Milton and 
Kamban are difficult. Milton will use ‘dim religious light’ 
‘studious cloisters pale’. Kamban will use, 


Tamil 
8 tokaikkompin annavar 
Malayalam 
mayilum puvalliyum polu\\a mallaksimar 
Tamil 
paruyamankayar va\mukam 


Malayalam 
taruni marute pankaja sundara vadanam 


മൂലം 

കൊള്ളെന മുന്‍പു കൊട്ടപ്പതൈ യല്ലാല” 
വെള്ളമണൈത്തവൻ വില്ല യെട്ടത്തി_ 
പ്പിള്ൈ മുനിട്ടതു പേതൈമൈ യെന്‍പാര്‍. 


തെറെറന്ന കന്യയെ നല്ലാതെ യെന്തിനി- 
ക്കററച്ചിടയോന്‍െറ വില്ലവരുത്തിനാന്‍. 


കട്ടപ്പന ലീയാരു മറിന്തിലര്‍ കൈയാല്‍ 
എടുത്തതു കണ്ടന രിററതു കേട്ടാര്‍. 


ിലെട്ടത്തതു തല്‍ക്ഷണം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


XiX 


It isa tribute to Dr. Nayar that he has translated 
Kamban’s epithets gracefully as shown above. 


It is said that the classics are the easiest to translate 
because the great masters use the ‘human tongue’. Even 
so, the simpler the words of the original the harder it is to 
translate. The difficulties of translaton can be known by 
the perusal of the book by Monsieur Ronald Knox on 
“Bible translation problems”. One should have the 
faculty to more and more detach ideas from words and 
one should be a great writer to present it in another 
language. 


It is said that reading the translation will give one an 
Opportunity to know straightaway the meaning also. 
How true this is will be known in the chapter headings 
given by Dr. Nayar: 


Tamil Malayalam 

1 nattuppatalam Kosalavarnanam 
arasiyarppatalam Rajaguna prakhyapanam F 
kaiyatai ppatalam Visymaitragamanam - a 
vél vippatalam Yagaraksa ot 
karmukappatalam Capabhatijanam 
eluccippatalam Dasarathange yatra 
varai katcippatalam Candrasaila darsanam 


paracuramappatalam Parasuramagarvabhangam 


Robert Frost said that poetry will lose itself in trans- 
lation. But Kamban’s beauty is not lost in any way in 


4. നാട്ടപ്പടലം — കോസലവണ്ണനം 
അരചിയറ്‌പ്പടലം — രാജഗുണപ്രഖ്യാപനം 
കൈയടൈപ്പടലം — വിശ്വാമിത്രാഗമനം 
വേജ്‌വിപ്പടലം — യാഗരക്ഷ 
കാര്‍മുകപ്പടലം — ചാപഭഞ്ജനം 

te എഴുച്ചിപ്പടലം — രന്‍ യാത്ര 
വരൈകാട Pane T] ലദധഗര 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


XX 


Dr. Nayar’s translation. That is why Sardar K.M. Panikker 
says “How beautiful” this Malayalam rendering of Kamban! 


Dr- Nayar has rendered a great service to Kamban by 
taking Kamban to his State but simultaneously he has 
rendered a great service to Tamil language by making its 
greatest poet known to a wider audience. 


MADRAS | 


1-12-1967 S. Nallaperumal. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അവതാരിക 


ഹൈന്ദവസംസ്‌ കാരത്തിന്‍െറ അസ്ഥിവാരക്കല്ലുകളില്‍ 
മഹാഭാരതത്തിനും രാമായണത്തിനുമാണ്‌ ഏററവും പ്രാധാന്യമു 
ള്ളതെന്നു നിസ്സംശയം പറയാം. ഭഗവദ്‌ഗീത അന്തര്‍ഭവിച്ചിരി 
ക്കുന്നതുകൊണ്ടും ശാന്തി, അനുശാസനം മുതലായ പവ്വങ്ങളിലെ 
ധമ്മോപദേശംകൊണ്ടും ഉല്‍കൃഷ്ടാദശപ്രധാനമായ ഉപാഖ്യാനങ്ങ 
BOS വൈവിധ്യംകൊണ്ടും മഹാഭാരതം പഞ്ചമവേദഥെന്നുതന്നെ 
ബഹുമാനിക്കപ്പെട്ുന്നുണ്ടെങ്കില്‍, രാമായണമാകട്ടെ അതിലെ കഥാ 
നായകന്റെ സവ്വോല്‍കൃഷ്ടഗുണംകൊണ്ടും അചഞ്ചലമായ ധര്‍മ്മ 
നിഷ്ഠകൊണ്ടും അതിലെ കഥയ്ക്ക്‌ ഹൈന്ദവജനതയുടെ ഇടയില്‍ 
ലഭിച്ചിട്ടുള്ള നിസ്തലാദരംകൊണ്ടും ഒരു പാവനമായ മതഗ്രന്ഥമെ 
ന്ന നില പണ്ടുതന്നെ പ്രാപിച്ചിട്ടണ്ട്‌. വാല്ലീകി ആദ്യം പ്രകീ 
ത്തിച്ചതായ രാമായണകഥ ഏതെല്ലാം രൂപത്തിലാണു സംസ്കൃ 
തത്തില്‍ത്തന്നെ ശോഭിച്ചിട്ടള്ളത്‌! കാവ്യമായും നാടകമായും ആ 
കഥ എത്ര കവികള്‍ മറിച്ചും തിരിച്ചും പ്രയോഗിച്ചു” തങ്ങള്‍ക്കു 
കവിയശസ്സും ജനങ്ങള്‍ക്കു രാമഭക്തിയും വളത്തിയിട്ടില്ല. എന്നാല്‍ 
സംസ്‌ കൃതത്തിലുള്ളതിനേക്കാള്‍ കൂടതല്‍ രാമായണകഥയുടെ പ്ര 
ഭാവം കാണുന്നതു ഭാരതത്തിലെ ദേഗൃഭാഷകളിലാണെന്നു തീര്‍ച്ച 
യായിപ്പറയാം. ഇന്‍ഡ്യയിലെ തമിഴ്ച്‌ ഒഴിച്ചുള്ള ആര്യദ്രാവിഡ 
ദേശീയഭാഷകളടെ എല്ലാംതന്നെ വളര്‍ച്ച രാമായണതര്‍ജുമയേയും i 


രാമായണകഥയുടെ പ്രചാരത്തെയും അനുസരിച്ചാണെന്നു പറയു 


~y ve 


ന്നതില്‍ അതിശയോക്തിയില്ല. രാമചരിതം തൊട്ടു” ആശാ 


9 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


XXii കമ്പരാമായണം 


കാര്യം ചെയ്യന്ന കൃതികളേയും മറക്കാന്‍ പാടില്ലല്ലോ. ഈക്കാല 
ത്തും രാമകഥയ്തു നമ്മുടെ സാഹിത്യത്തില്‍ എത്രമാത്രം സ്വാധീന 
ശക്തി ഉണ്ടെന്നുള്ളതിനു ആശാംന്‍റ സീതാകാവ്യം, വള്ളത്തോ 
ളിന്‍െറ കിളിക്കൊഞ്ചല്‍ ഇവ ഉദാഹരണമാണ്‌. 


മററു ഭാഷകളിലും ഏതാണ്ടിതുപോലെതന്നെ. ബംഗാളി 
യില്‍ കൃത്തിവാസരാമായണം, ഹിന്ദിയില്‍ തുളസിദാസഗോസ്പ്വാ 
മിയുടെ രാമചരിതമാനസം, കന്നഡത്തിലെ പമ്പരാമായണം മുത 
ലായവം ഇവഷ്ക്കോരോന്നിനും അതതിന്‍െറ ഭാഷയിലുള്ള സ്ഥാനം 
കൊണ്ടു രാമകഥയ്ക്കും വാല്ലീകിയുടെ ആദ്യകാവൃത്തിനും ഇന്നുമുള്ള 
സ്വാധീനശക്തി ഏതാണ്ട്‌ ഉഹിക്കാന്‍ സാധിക്കുന്നതാണ്‌. 


ഭാരതഖണ്ഡത്തില്‍ മാത്രമല്ല, രാമായണം ഈ സ്വാധീനശ 
ക്തി ചെലുത്തിയിട്ടുള്ളത്‌ . ജാവാ, കാംബോജം (കംബോഡിയും 
തൈലാന്‍ഡ്‌ മുതലായ രാജ്യങ്ങളിലും രാമായണകഥകയ്ത്ക്‌ ഇപ്പോഴും 
പ്രചാരമുണ്ട്‌. ജാവ പ്രധാനമായി മുസല്‍മാന്‍ രാജ്യമാണെങ്കി 
ലും രാമായണകഥ അവരുടെ സ്വന്തം ഇതിഹാസമായിട്ടാണ്‌ അ 
വര്‍ കരുതുന്നത്‌. തൈലാന്‍ഡിലെ ചക്രവത്തികളുടെ പുരാതന 
രാജധാനിയെ ഇപ്പോഴും അയോദ്ധ്യയെന്നാണു പറയുന്നതും ആ 
രാജാക്കന്മാരുടെ മാറാപ്പേരും രാമനെന്നത്രേ. കംബോജത്തിലെ 
പല ക്ഷേത്രങ്ങളിലും രാമായണകഥ വിസ്തരിച്ചു കൊത്തിവെച്ചിട്ട 
ള്ളതും പ്രസ്താവ്യമാണ്‌. 


. ഒരുകാലത്തു ഹിന്ദുമതം പ്രചരിച്ചിരുന്ന ജാവ, കംബോജം, 
5 തായ്‌ലാന്‍ഡ്‌ മുതലായ നാടുകളില്‍ മാത്രമല്ലാ രാമായണത്തിനു 
പ്രചാരമുണ്ടായിരുന്നത്‌, മംഗോളിയ, ചൈന ഈ രാജ്യങ്ങളി 
ലും രാമായണകഥ പ്രസിദ്ധമായിരുന്നു എന്നുള്ളതിനു തെളിവു 
എന്‍റ പരേതനായ സ്നേഹിതന്‍ ഡോക്ടര്‍ രഘുവീര ആറു. 


J ചൈനയിൽനിന്നു കൊണ്ടുവന്ന ഗ്രന്ഥസമുച്ചയത്തില്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അവതാരിക 111 
വലിന്‍െറ നായകനായ വാനരശ്രേഷ്ഠന്‍ ഹനൂമാന്‍െറ ഒരു പ്ര 
തിബിംബമാണെന്നുപോലും പ്രസിദ്ധപണ്ഡിതനായ agan? 
(Hushih) ആ കൃതിയുടെ ഇഗ്ലീഷ്‌വിവത്തനത്തിന്‍െറ മുഖവുര 
യില്‍ ഈന്നിപ്പറഞ്ഞിട്ടുണ്ടു്‌. 


ഹിന്ദുക്കളുടെ ഇടയില്‍ മാത്രമല്ലാ രാമകഥ അതിന്‍െറ അ 
സാധാരണമായ പ്രാബല്യം ചെലുത്തിയിട്ടുള്ളതു്‌. അല്ലസ്വല്ലമായ 
വൃത്യാസങ്ങളോടുകൂടി ജിനരുടെ ഇടയില്‍ രാമായണത്തിനു വല 
തായ പ്രചാരമുണ്ട്‌. കലികാലവ്യാസനെന്നറിയപ്പെട്ടന്ന ഹേമ 
ചന്ദ്രസൂരിയുടെ ത്രിശലാകഷഷ്ടിപുരുഷചരിതത്തില്‍ രാമായണ 
കഥ വിസ്തരിച്ചു പ്രതിപാദിച്ചിട്ടുണ്ട്‌. അപ്രധാനമായ പല വ്യ 
ത്യാസങ്ങളുമുണ്ടെങ്കിലും വാല്ലീകി കീത്തിച്ചിട്ടള്ള ഇതിഹാസത്തി 
ലെ കഥ തന്നെയാണ്‌ ആ ജൈനമഹാചാര്യനും പ്രതിപാദിച്ചിട്ടു 
ള്ളത്‌. ബരദ്ധസാഹിതൃത്തില്ലം അതുപോലെതന്നെ. ഈ അ 
വൈദികമതങ്ങളില്‍പ്പോലും രാമചരിതത്തിനുള്ള സ്വാധീനതയെ 
തെളിയിക്കുന്ന ഒരു സംഗതിമാത്രം ഇവിടെപ്പറയാം. ബരദ്ധകാളി 
ദാസനായ അശ്വഘോഷന്‍റ സരന്ദരനന്ദമഹാകാവ്യത്തില്‍, സ 
ത്യാന്വേഷണത്തിനായി രാത്രിയില്‍ രാജധാനി വിട്ടപോകുന്ന സി 
ദ്ധാത്ഥനും തന്‍െറ സാരഥിയ്യമായി ഒരു സ്ംഭാഷണമുണ്ട്‌. രാജ 
കുമാരന്‍ അരമനയിലേക്കു തിരികെപ്പോകണമെന്നു പ്രാത്ഥിക്കുന്ന 
സാരഥിയോട്ട സിദ്ധാത്ഥന്‍ പറയുന്ന മറുപടി, ഇക്ഷ്വാകുവംശ 
ത്തില്‍ ജനിച്ച താന്‍ പൂവ്വികനായ രാമന്‍െറ കാലടി പി൯തുടന്ന്‌ 
സത്യത്തെ പരിപാലിക്കുമെന്നാണ്‌. ക്രിസ്താബ്ദം ഒന്നാംശതക 
ത്തില്‍ വിരചിതമെന്നു കണക്കാക്കപ്പെട്ടിരിക്കുന്ന അശ്വഘോഷ 
കൃതിയില്‍ ഇപ്രകാരമൊരു സൂചന കാണണമെങ്കില്‍ അക്കാലം 
കൊണ്ടുതന്നെ രാമായണകഥമയ്ത്കു ബരദ്ധസാഹിത്യത്തില്‍ എത്ര; 
ത്രം പ്രാബല്യം ലഭിച്ചിരിക്കണമെന്ന്‌ ഈഹിക്കാമല്ലോ. cat "ee 


ഇങ്ങനെ ഭാരതവഷത്തില്‍ മാത്രമല്ല, Do Ya) 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


XXIV കമ്പരാമായണം 
ക്കുന്നതു. സീതയെ രാവണനന്‍െറ വരിത്യക്തയായ മകളായിട്ടും 
ഥനൂൂമാനെ വിവാഹംകൊണ്ടു രാവണന്‍റെ ബന്ധുക്കാരനായിട്ടം 


വാനരസൈന്യത്തെ വാനരധ്വജന്മാരായ മനുഷ്യരായിട്ടും വിവരി 


ചിട്ടുള്ള രാമായണകഥാഭേദങ്ങള്‍ നടപ്പിലുണ്ട്‌. അവയെപ്പററി 
ഇവിടെ പരാമര്‍ശിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവയില്‍ക്ക 
വിഞ്ഞു മൂലപ്രധാനമായ വേറെ ഒരു മാററം കാലക്രമകൊണ്ടു 


രാമകഥയ്ക്കുണ്ടായിട്ടുണ്ട്‌ . അതു പിന്നീട്ടണ്ടായ രാമായണത്തെ 


(വിശേഷിച്ചു കമ്പരേയും തുളസീദാസനേയ്ും) സംബന്ധിച്ചതാക 
യാല്‍ കൂടുതല്‍ വിസ്തരിച്ച്‌ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു, 


വാല്ലീകി ശ്രീരാമനെ വൈഷ്ണവാവതാരമായിട്ടാണു പറയു 

ന്നതെങ്കില്ലം ഒരു മാതൃകാപുരുഷന്‍ എന്ന നിലയില്‍ മാത്രമേ ചി 
ത്രീകരിച്ചിട്ടുള്ള. നാലഞ്ചുഭാഗങ്ങളില്‍ അദ്ദേഹത്തിന്‍െറ ഈശ്വ 

രസ്വഭാവം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ആദ്യവസാനം ശ്രീരാമനെ 
മഹാവിഷ്ണുവായിത്തന്നെ പറഞ്ഞിട്ടില്ല. ചരിത്രദഷ്ട 9 പരിശോ 
ധിക്കുന്നപക്ഷം ക്രിസ്താബ്ദത്തിനെറ ആദൃശതകങ്ങളില്‍പ്പോലും 
ശ്രീരാമാവതാരത്തിനു പുജയുണ്ടായിരുന്നില്ലെന്നാണു കാണുന്നതു്‌. 
ആദിവരാഹം, നരസിംഹം, സങ്കഷണന്‍, ശ്രീകൃഷ്ണന്‍ ഈ അവ 
താരങ്ങള്‍ക്കു മാത്രരാണ്‌ ആദ്യകാലങ്ങളിത ക്ഷേത്രങ്ങളും പ്രതിഷ്ഠ 

pE കളും ഉത്തരഭാരതത്തില്‍ ഉണ്ടായിരുന്നത്‌. മത്സ്യം, കൂര്‍മ്മം, വാ 
ANAM, പരശുരാമന്‍ ഈ അവതാരങ്ങള്‍ക്കു്‌ ഒരുകാലത്തും പുജയു 
ണ്ടായിരുന്നില്ല. അതുപോലെ ആയിരുന്നു ആദ്യകാലങ്ങളില്‍ 
ശ്രീരാമനും. എന്നാല്‍ കമ്പരുടെ രാമായണത്തില്‍ ശ്രീരാമന്‍ 


വിഷ്ണുവിന്‍െറ പുജ്റാവതാരമായിീ മാറിയിരിക്കുന്നു. എന്നു മാത്ര 
മല്ല പ്രണവത്തിലും കവിഞ്ഞ ഒരു മന്ത്രശക്തി രാമനാമത്തിനു 
ലഭിക്കയും ചെയ്തിട്ടുണ്ട്‌. വൈഷ്ണവശക്തിയുടെ പൂണ്ണരൂപമാണു 
ശ്രീരാമനെന്ന നില ആദ്യമായി ഒരു രാമായണത്തില്‍ക്കാണുന്നതു്‌ 
മ്പകൃതിയിലാണെങ്കിലും അതിന്‍െറ ഉത്ഭവസ്ഥാനം ആള്‍വാഠ 
ന്മാരിലാണെന്നാണു വിചാരിക്കേണ്ടത്‌. കുലശേഖരആള്‍വാറു 
OS & കളില്‍ ശ്രീരാമനെ സവ്വേശ്വരനായ നാരായണനായിത്ത 
ന്നെ തിക്കാണുന്നും. അതുകൊണ്ടു തീര്‍ച്ചയാക്കാം വാല്ലീകി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അവതാരിക XXV 


പുണ്ണമായി സ്വീകരിച്ച്‌ തന്‍െറ ഗ്രന്ഥത്തിന്‍െറ ജീവനാക്കുകയാ 
ണു കമ്പര്‍ ചെയ്തിട്ടുള്ളതെന്നു തോന്നുന്നു. 


ഏതായാലും ദാക്ഷിണാതൃരില്‍നിന്നാണു ശ്രീരാമനു പൂണ്ണ 
ദൈവരൂപവും രാമനാമത്തിനു മന്ത്രശക്തിയ്യം ലഭിച്ചതെന്നും, ഇ 
വിടെനിന്നാണ്‌ അതു വടക്കേഇന്ത്യയിലേക്കു പരന്നു തുളസീദാസ 
രാമായണം വഴി അതിന്‌ ഉത്തരഭാരതത്തില്‍ സ്ഥിരപ്രതിഷ്ഠ e 
ഭിച്ചതെന്നും വിചാരിക്കാന്‍ ചരിത്രപരമായ പല കാരണങ്ങളും 
ഉണ്ട്‌. രാമഭക്തി ഗംഗാതടത്തില്‍ പ്രചരിപ്പിച്ച രാമാനന്ദന്‍ 
ദാക്ഷിണാത്യനായിരുന്നല്ലോ. 


രാമനാമത്തിന്‌ അത്യല്‍കൃഷ്ടമായ മന്ത്രശക്തിയുണ്ടെന്നുള്ള 
വിശ്വാസത്തിനു കമ്പരുടെ കാലത്തുതന്നെ പ്രാബല്യം ലഭിച്ചിരു 
ന്നു എന്നുള്ളതിനു കമ്പരാമായണത്തിന്‍െറ ഫലശ്രൃതിയില്ുള്ള 
രണ്ടു പദങ്ങള്‍ പൂണ്ണസാക്ഷ്യം വഹിക്കുന്നു. 


നന്മയുമശ്വൈര്യവും നാള്‍ക്കുനാളണ്ടാകുന്നൂ 
തിന്മയും പാപങ്ങളും ചിതറിത്തേഞ്ഞീടുന്നു 3 
ജന്മവും മരണവുമില്ലാതെയായീട്ടന്നി- k: 
ജ്ജന്മത്തില്‍ഞ്ഞന്നെ *രാമ”നെന്ന രണ്ടെഴുത്തിനാല്‍ം 


എന്നുമമാത്രമല്ലാ ലു 
““മരണകാലത്തിങ്കൽ “രാമ'നെന്നുരപ്പവര്‍ ce 
പരമപദമെത്തും നിശ്ചയ;മതിനാലേ 

മഹിതം രാമായണം കേള്‍പ്പവര്‍ ശ്രീവൈകുണ്ഠം 
പ്രപദിച്ചീട്ടമെന്നു ചൊല്ലണോ വിശേഷിച്ചും.” 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


Xxvi കമ്പരാമായണം 
വാല്‌മീകിയും കമ്പരുമായുള്ള ഒരു പ്രധാനവൃത്യാസം, കമ്പര്‍ 
ശ്രീരാമനെ ചൂണ്ണവിഷ്ണരൂപമായും അതനുസരിച്ചു്‌ സീതയെ മഹാ 
AIAHIMIQo രാമസോദരന്മാരെ അനന്താദിവിഷ്ണശക്തികളായും 
ചിത്രീകരിച്ചിട്ടുള്ളതാണെങ്കില്‍ അതുപോലെ പ്രാധാന്യമേറിയ 
വേറെ ഒരു വ്യത്യാസം ആ രണ്ടു കവീശ്വരന്മാരുടേയും കാവ്ൃരീ 
തികളാണ്‌. ആദികവിയുടെ രാമായണം ജുജുവായ പ്രതിപാദനം 
കൊണ്ടും മിതമായ അലങ്കാരങ്ങള്‍ കൊണ്ടും പ്രസക്തവും സന്ദര്‍ഭോ 
ഛിതവുമായ വര്‍ണ്ണനകള്‍കൊണ്ടും ഴൂഷിപ്രോക്തമായ ഒരിതിഹാ 
സത്തിന്‌ (Epic) യോജിച്ച രീതിയാണ്‌ സ്വീകരിച്ചിട്ടുള്ളത്‌ 
നേരേമറിച്ച്‌ കമ്പരാവട്ടെ ആദ്യംമതത്തന്നെ ഒരു മഹാകാവ്യരീ 
തിയാണു നിഷ്ഠഷയായി അനുകരിക്കുന്നത്‌. സരയൂവണ്ണന, കോ 
സലവര്‍ണ്ണന, അയോദ്ധ്യാവണ്ണന എന്നീ ഭാഗങ്ങളില്‍ തെളിഞ്ഞു 
കാണാം ഭാവനാകുബേരനായ ഒരു മഹാകവിയുടെ വണ്ണനാവൈ 
ഭവം. ഈ ആദ്യഭാഗം കാവ്യപ്രാരംഭമെന്നുപേക്ഷിച്ചാലും കമ്പ 


രുടെ വണ്ണനാവൈഭവവും ശബ്ദധാടിയും അദ്ദേഹം ഒരിടത്തും കുറ 
ജ്കന്നില്ലെന്നു കാണാം. താടക വസിക്കുന്ന ഘോരാരണ്യന്റെ വര്‍ 
ണ്ണനതന്നെ നോക്കുകഃ 


അന്നിലത്തുള്ള നനവാകെ വാനിൽനി- 
ന്നൊന്നോടെയക്കന്‍ കുടിക്കുന്ന മുലമായ്‌ 


ഏന്നു തുടങ്ങുന്ന നീണ്ട MN കമ്പരുടെ കാവ്യശൈലിക്കു ഒരു 
ത്തമോദാഹരണമാണ്‌. വാല്മീകി വളരെ ചുരുക്കിമാത്രമാണ 
<a ല്ലോ അതു വണ്ണിച്ചിരിക്കുന്നത്‌. മിഥിലയിലേയ്ക്കുള്ള യാത്ര വണ്ണി 
ക്കുന്നതിനു വാല്‌മീകി ഒരുമ്പെടടന്നില്ലം അതു രാമായണകഥസ്ക്ക്‌ 
വശ്യവുമല്ല. എന്നാല്‍ കമ്പരാകട്ടെ മുന്നൂറോളം പദ്യങ്ങളുള്ള 
# se ലു പടലങ്ങള്‍ കൊണ്ടാണു അതു വണ്ണിക്കുന്നത്‌. ഇതാണു കമ്പ 
ൽ രുടെ കാവ്യശൈലി എപ്പിക്‌ (Epic) രീതിയിലല്ലാ മഹാകാവ്യ 
രീതിയിലാണെന്നു പറഞ്ഞതു്‌. 


ണ്ണം പറയാം. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy e 


അവതാരിക xxvii 


ദശരഥന്‍, യാഗരക്ഷാത്ഥം പുത്രനെ ആവശ്യപ്പെട്ട വിശ്വാമിത്ര 
നോട്ട പറയുന്നത്‌ . ശ്രീരാമനും സീതയുമായി എഴുവയസ്സിന്റെ 
വ്ൃത്യാസമുണ്ടായിരുന്നു എന്ന്‌ 


മമ ഭത്താ മഹാതേജാ 
വചസാ പഞ്ചവിംശകഃ 
അഷ്ടാദശാനി വഷാണി 


മമ ജന്മനി NMS 


എന്നു സീത തന്നെ വനുപ്രവേശകാലത്തു പറഞ്ഞിരിക്കുന്ന സ്ഥിതി 
ക്ക്‌ അക്കാര്യത്തില്‍ തക്കത്തിന്നവകാശമില്ല. അപ്പോള്‍ MIDA 
വിവാഹ കാലത്തു്‌ വാല്‌മീകിരാമായാണപ്രകാരം അഞ്ചവയ 
സ്നേ ഉണ്ടായിരുള്ള വെന്നു ayo. എന്നാല്‍ കമ്പരാകട്ടെ സീതയെ 
കൌമാരം കഴിഞ്ഞു്‌ യവനത്തിലേക്ക്‌ കാലെടുടത്തുവയ്തുന്ന ഒരു ക 
നൃകയായിട്ടാണ്‌ വണ്ണിച്ചിരിക്കുന്നതു്‌, രാമനെ വഴിയില്‍ ആദ്യം 
കണ്ടശേഷം സീതയ്ക്കുണ്ടായി എന്നു പറയുന്ന കാമാതുരതയും വിര 
ഹവേദനയ്ും വളരെ വിസ്തരിച്ചാണ്‌ കമ്പര്‍ വണ്ണിച്ചിട്ടുള്ളതു്‌. പ 
ആ ഭാഗത്തിനു കാവ്യഗുണം ഏറുമെങ്കില്ലം വലൃതായ രചിത്യഭം 
ഗമുണ്ടെന്നുള്ളതിന്ത്‌ സംശയമില്ല, വാസ്തവം പറഞ്ഞാല്‍ ഈ 
ബാലകാണ്ഡംകൊണ്ടു്‌ നിണ്ണയിക്കാമെങ്കില്‍ കമ്പര്‍ക്ക്‌ ശൃംഗാര 
വണ്ണനയില്‍ അതിപ്രതിപത്തി കാണുന്നുവെന്നു പറയേണ്ടതായി 
gong, നഗരങ്ങള്‍ വര്‍ണ്ണിക്കുമ്പോഴം ആറുകള്‍ വണ്ണിക്കുമ്പോഴ്ചം 
എല്ലാംതന്നെ ശൃംഗാരത്തിലാണ്‌ കമ്പരുടെ കവിതയ്ക്കു ശോഭകൂട്ട. 
ന്നത്‌. അതുപോകട്ടെ? ശ്രീരാമന്‍െറ ആദ്യദര്‍ശനത്തില്‍ സീത 
ജുണ്ടായ കാമവികാരവും ശ്രീരാമന്‍ കണ്ണില്‍നിന്നു മറഞ്ഞപ്പോള്‍ ൦ 
ഉണ്ടായ വിരഹവേദനയും കമ്പര്‍ വര്‍ണ്ണിച്ചിരിക്കുന്നതാണ 
ഇവിടെ വിഷയം. ആ ഭാഗങ്ങള്‍ വായിച്ചാല്‍ കമ്പരുടെ ൫ 
പ്രായത്തില്‍ സീതയ്ക്ക്‌ ഒരു പതിനാറു വയസ്സെങ്കിലും r 
ണ്ടെന്നു തോന്നും. ശ്രീരാമന്‍ വില്ലൂമുറിച്ചപ്പോള്‍ i 
ന്നായി വണ്ണിച്ചിരിക്കുന്ന വികാരങ്ങള്‍ ഇതിലം he 


oND ജഘനം a 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


xxviii കമ്പരാമായണം 


എന്നാണു സീതാദേവിയുടെ അപ്പോഴത്തെ സ്ഥിതി വര്‍ണ്ണി 
ക്കുന്നതു. വാല്‌മീകിയില്‍നിന്നു പ്രായത്തിനു വരുത്തിയിരിക്കുന്ന 
വ്യത്യാസം എത്ര വലുത്‌. ഇതു്‌ മഹാകവിസ്വ്വാതന്ത്ര്യമെന്ന്‌ വി 
ചാരിക്കാം. ഇതിലെ ശൃഗാരത്തിന്‍റ അനാചിതൃത്തെപ്പററി 
എന്താണു പറയുക? 


ഇങ്ങനെ വാല്മീകിയും കമ്പരുമായി വലിയ വൃത്്യാസമു 
ണ്ടെങ്കിലും കമ്പരാമായണത്തിനു സാഹിത്യത്തില്‍ പരമോന്നത 
മായ ഒരു സ്ഥാനമാണു ഉള്ളതെന്നു നിസ്സംശയം പറയാം. വാ 
ല്‌മികിസ്ത്കുശേഷം രാമായണകഥ എടുത്തു കൈകാര്യം ചെയ്തിട്ടുള്ള 
വരില്‍ കമ്പരും തുളസീദാസനുമാണ്‌ പരമോല്‍കൃഷ്ടുമായ ഒരു 
സ്ഥാനത്തില്‍ നില്‍ക്കുന്നതെന്നതു സവ്വസമ്മതം തന്നെ. വിപുല 
വും വിശിഷ്ടവുമായ തമിഴ്‌ സാഹിത്യത്തില്‍ കമ്പരോടു തുല്യനായ 
ഒരു കവിയും, രാമായണത്തോട്ട തുല്യമായ ഒരു കാവ്യവും ഇല്ലെ 
MO തമിഴര്‍ ഉദ്‌ ഘോഷിക്കുന്നത്‌. 


എങ്ങനെയുള്ള ആളായിരുന്നു കമ്പര്‍? അദ്ദേഹത്തിന്‍െറ 
ജീവിതചരിത്രത്തെപ്പുററി ചില സംഗതികള്‍ നിസ്റ്റംശയമായി 
അറിയാമെങ്കിലും മററു മഹാപുരുഷന്മാരുടെ കാരൃത്തിലെന്നപോ 
ലെ പല സംഗതികളിലും അമാനുഷത്വവും അതിശയോക്തിയ്ുഃ 
ചേന്നുള്ള കഥകള്‍ കാലംകൊണ്ട്‌ പ്രചാരത്തില്‍ വന്നിട്ടുള്ളതി 
നാല്‍ പതിരും നെല്ലും വേര്‍തിരിച്ച്‌ ഒരു ജീവിതചരിത്രം എഴു 
താന്‍ പ്രയാസഥെന്നാണ്‌ വന്നിട്ടുള്ളത്‌, അദ്ദേഹം ഒരു ബ്രാഹ്മ 
ണവംശത്തിലാണു ജനിച്ചതെന്നു പറയപ്പെടുന്നുവെങ്കില്ലം ഒരുവ 
ച്ചന്‌ (മാരാര്‍) വൃക്ഷച്ചുവട്ടില്‍ക്കിടന്നു കിട്ടിയ ശിശുവായിരുന്നു 
എന്നതിനു തക്കമില്ല. വളര്‍ന്നത്‌ .ചടയപ്പവള്ളലെന്ന വെള്ളാള 
പ്രഭവിന്റെ ഗൃഹത്തിലാണു. അദ്ദേഹത്തിന്റെ രാമായണത്തില്‍ 
പലയിടത്തും ചടയപ്പനെ സ്തൃതിച്ചിട്ടണ്ടല്ലോ. കവിയാകാന്‍ ദേവി 
വില്‍ നാരായംകൊണ്ടെഴുതുകയും മററും അക്കാലത്തുള്ള വിശ്വാ 
ve ദളായിരുന്നതിനാല്‍ അവയെ നാം വെറും ഇതിഹാസങ്ങളാ 
ിച്ചാല്‍മതി. എങ്ങനെയായാലും കമ്പരുടെ സരസ്വതീ 


JG A m j. 
ee 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അവതാരിക XXX 


സദസ്സിന്നു അലങ്കാരമായി വാണ കാലത്താണ്‌ കമ്പര്‍ രാമായണം 
നിമ്മിച്ചതെന്നത്രേ വിശ്വസിച്ചുവരുന്നതു്‌. കുലോത്തുംഗച്ചോളന്‍ 
വാണിരുന്നതു (രാജ്യഭിഷേകം) 1175-ല്‍ ആയിരുന്നതുകൊണ്ട്‌ 
കമ്പര്‍ ജീവിച്ചിരുന്നതും പന്ത്രണ്ടാം ശകത്തിലായിരുന്നു എന്നുള്ള 
തിന്‌ സംശയമില്ല. 


കമ്പര്‍ മററു വല്ല ഗ്രന്ഥവും രചിച്ചിട്ടണ്ടോ എന്നെനിക്കറി 
ഞ്ഞുകൂടാം വാല്‌മീകി തന്നെ രാമായണമല്ലാതെ മറെറാരു ഗ്രന്ഥ 
വും രചിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക്‌ അതേപ്പററി വ്യസനിക്കേണ്ട 
കാര്യമില്ല. 


ഈ അനര്‍ഘമായ ഗ്രന്ഥത്തെ കേരളീയരുടെ മുമ്പില്‍ ഇ 
പ്പോള്‍ വിവത്തനം ചെയ്ത്‌ സമർപ്പിക്കുന്നത്‌ ഡോക്ടര്‍ എസ്‌. 
കെ. നായരാണ്‌. മദിരാശി സവ്വകലാശാലയില്‍ മലയാളം വകു 
പ്പിനെറ അദ്ധ്യക്ഷനായ അദ്ദേഹം സാഹിതൃത്തിന്‍െറ മിക്ക വി 
ഭാഗങ്ങളിലും വിജയപുവ്വം പരിശ്രമിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാ 
ണെന്നു പറയാം. വടക്കന്‍ പാട്ടുകളുടെ പ്രസാധനം മുതലായി 
ഗവേഷണപ്രധാനമായ കൃതികളും മുല്ലപ്പുമാല, പ്രൊമെത്യൂസ്‌ 
മുതലായ വിവത്തനങ്ങളും അയ്യപ്പന്‍ മുതലായ നോവലുകളും നിര 
വധി ഉപന്യാസങ്ങളും കൊണ്ടു്‌ മലയാണ്മയെ പോഷിപ്പിക്കു 
വാന്‍ നിരന്തരം പ്രയത്തിച്ചിട്ടുള്ള ഒരു ഭാഷാഭിമാനിയാണ്‌ ഡോ. 
എസ്‌. കെ. നായര്‍. മുന്‍കൃതികള്‍ വായിക്കുന്ന ഒരാള്‍ ഇത്ര 
മഹത്തായ ഒരു കാവ്യരത്നം അദ്ദേഹത്തില്‍ നിന്ന്‌ ആശിക്കുവാ൯ 
തക്ക വിഭവങ്ങള്‍ ഡോക്ടരുടെ ആ വക കൃതികളില്‍ കണ്ടിരുന്നോ 
എന്നു ന്യായമായി സംശയിക്കാം. പക്ഷേ ഇതു സാധാരണയില്‍ 
ക്കവിഞ്ഞ മഹത്തായ ഒരു സമാരംഭത്തില്‍ പ്രയത്നിക്കുന്ന ഏതെ? 
രാളെയുംപററി പറയാവുന്നതാണ്‌. സാമാന്യമായ സാഹിത്ൃയപ 
പരത്തി ഇ ലോകോത്തരമെ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


XXX കമ്പരാമായണം 


ഴം ആയതിന്‍ ഭാഷാന്തരം 
വള്ളവര്‍ കുടി കൊണ്ട പുണ്യഭൂവാകും MW- 
വെള്ളിയില്‍ക്കുടിവെച്ച കൃഷ്ണനാൽ വിരചിതം” 


എന്നു അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നതിന്‍െറ ഓചിത്യം ആ 
ലോചിച്ചാല്‍ മനസ്സിലാകുന്നതാണ്‌. തമിഴ്‌ വേദമെന്ന്‌ അറി 
യപ്പെടുന്ന തിരുക്കുറളിന്‍െറ കര്‍ത്താവായ തിരുവള്ളവരുടെ വാ 
സം കൊണ്ട്‌ അനുഗ്രഹിക്കപ്പെട്ട മന്തവെള്ളിയിലാണ്‌ എസ്‌. 
കെം നായര്‍ വീട്ട വെച്ചു താമസമാക്കിയിട്ടുള്ളത്‌. അങ്ങനെയുള്ള 
പരിതഃസ്ഥിതിയില്‍ തമിഴ്ചഭാഷയില്‍ വേണ്ട പാണ്ഡിത്യം സമ്പാ 
ദിക്കുവാന്‍ അദ്ദേഹം യത്തിച്ചതും ആ പാണ്ഡിത്യം കമ്പരാമായ 
ണത്തെ മലയാളത്തില്‍ വിവര്‍ത്തനം ചെയ്യന്നതിനുപയോഗിച്ച 
തും വള്ളവരുടെ അനുഗ്രഹം കൊണ്ടാണെന്നത്രേ അദ്ദേഹം സൂചി 
പ്പിക്കുന്നത്‌. 


x x% k 


ഒരു വിവര്‍ത്തനത്തിന്‍െറ ഗുണം നിരൂപണം ച്ചെയ്യുമ്പോള്‍ 

രണ്ടു കാര്യമാണ്‌ പ്രധാനമായി നോക്കാനുള്ളതു്‌. ഒന്നാമത്‌ 
തര്‍ജുമ എത്രമാത്രം മൂലത്തോട്ട്‌ യോജിച്ചാണ്‌; രണ്ടാമതു തര്‍ജുമ 
ജ്‌ സ്വതന്ത്രമായ സാഹിതൃഭംഗി എത്രമാത്രം വന്നിട്ടുണ്ട്‌; അതു 
ഭാഷയുടെ ശൈലി അനുസരിച്ചാണോ? മൂലവും ഈ ഭാഷാനു 
% es വാദവും തമ്മില്‍ ഒത്തു നോക്കാന്‍ Maly” അറിഞ്ഞുകൂടാത്ത എനി 
SS സാദ്ധ്യമല്ലല്ലൊ. എങ്കിലും തമിഴും മലയാളവും ഒന്നുപോലെ 
അറിയാവുന്ന പണ്ഡിതന്മാരുടെ സദസ്സില്‍ ഈ തര്‍ജുമ വായിച്ചും 
‘ അഭിപ്രായം അനന്വഷിച്ചും മററു വിധേനയും ഞാന്‍ മനസ്സിലാ 
R ത്‌ ഈ മഹാകാവ്യത്തിന്‍െറ വിവര്‍ത്തനം സാമാനൃത്തില്‍ 
ഞ്ഞു നന്നായിട്ടുണ്ടെന്നാണ്‌ . തര്‍ജുമയുടെ സാഹിതൃഭംഗി 
ളവര്‍ ല്ലേ eee ae 


ee 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അവതാരിക XXxi 


"എന്നു ശതാനന്ദവാക്കുകള്‍ കേള്‍ക്കവേ 
നന്നായ്‌ ജടാഞ്ചലചാലനം ചെയ്തുടന്‍ 
ഉന്നതതാപസന്‍ കരശികന്‍ രാഘവ. 
നന്ദനന്‍ തന്മ്ൃരഖം നോക്കി സകനതുകം. 
സുന്ദരനിന്ദീവരദളലോചന- 
നിന്ദ്രോപലനിഭ ശ്യാമളന്‍ കോമളന്‍ 


ഇഗഗിതമെന്തെന്നറിഞ്ഞുടന്‍ നോക്കിനാ- 
നിനദുചൂഡ ന്‍െറ ശരാസനം തല്‍ക്ഷണം. 


ചിന്തിയ നെയ്യാകുമാഹുതി വീഴവേ 
ചെന്തീക്കനലൊളി പൊന്തിടും മാതിരി 


സുന്ദരന്‍ ശ്രീരാമചന്ദ്രനെണീക്കവേ 

വൃന്ദാരകന്മാര്‍ വിളിച്ചാത്തു ചൊല്ലിനാര്‍: 

““ചന്ദ്രക്കലാധര ചാപമിന്നിക്ഷണം | 

ഭഞ്ജിച്ചു; വന്നു ഭവിച്ചു കല്യാണവും.” r 
(ചാപഭഞ്ജനം) 


വണ്ടുകള്‍ കൃശോദരം കണ്ടേററമനുകമ്പ 
പുണ്ടതി ദൈന്യത്തോടേ മുരണ്ടു പൊന്തീടവേ 


ചെമ്മെഴും പവിഴക്കാ ചേന്ന നന്മരതക- 
സമ്മിതം കവൃങ്ങിന്മേല്‍ത്തങ്ങിട്ടമുഞ്ഞാലിന്മേല്‍ 


കന്മഷം മുററും ജന്മം പോലവേ വന്നും പോയ്യം 
പെണ്മണിമാരാട്ടമ്പോളായതിന്നൊപ്പം തന്നെ 


കണ്ടു നിന്നീട്ടന്നൊരു കാമുകന്മാക്കും ചിത്തം 
തിണ്ടാട്ടം മനോഹരദൃശ്യവും കണ്ടാരവര്‍. 


(മിഥിലാവര്‍ണനം ) 


ചൊല്ലിന്‍ മേന്മയെ വെല്ലും നല്ല ശൃംഗാരരസം 
ഛുല്ലമാം രൂപം പൂണ്ട? മട്ടിലാക്കി 
നല്ലഴകറിയുന്ന ചിത്രലേഖകനൊരു 
കല്ൃമാമാലേഖ്യമായ്‌ വരച്ചപോലെ 
കല്യാണിയൊരു നാരി നിന്നുപോയ്‌, | 


പൊന്നണിയെല്ലാം പോകെ, 
തങ്ങനെയൊററ താങ്ങി നിന്ന 
pa SO  ഭരശരഥുന്‍െറ യാത്ര) 


SS 


XXXil 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


ഇത്ഥമാ നരപതിയോതവേ വിശ്വാമിത്രന്‍ 
ക്രദ്ധനായ്‌ സമുത്ഥാനം ചെയ്യവേ ദേവാദികള്‍ 
ശങ്കിച്ചുപോയി ബ്രഹ്മപ്രളയമായൊന്നപ്പോള്‍ 
ത്തന്‍കരമാദിത്യനും ചുരുക്കി മറിഞ്ഞുപോയ്‌. 
തിരിഞ്ഞു ചരാചരജാതികളീ ലോകത്തും 
വിരഞ്ഞു സ്വര്‍ല്ലോകത്തും തല കീഴായിപ്പോയി. 
കോപത്താല്‍ മുനിയുടെ തടിച്ച പുരികങ്ങള്‍ 
ചാപത്തിന്‍ മട്ടില്‍ചെന്നു ഫാലത്തിലേറി ത്തത്തി 
ചുവന്ന നയനങ്ങ,ളറന്നൂ ചുണ്ടില്‍ച്ചിരി 
പരനആ ദിക്കെല്ലാമേ കൂരിരുൾ കൂട്ടത്തോടേ. 
(വിശ്വാമിത്രാഗമനം) 


കാനനച്ചോലയില്‍ക്കൊമ്പത്തിരുന്നങ്ങു 
കോകിലജാലങ്ങള്‍ൾ വേളി നടത്തവേ 
ആടും മയിലുകള്‍ വേതമിഴിമാര്‍ ms- 
മാട്ടമരങ്ങിന്നലങ്കാരമാകവേ; 

തിങ്ങുന്ന തൂവലെഴ്മരയന്നങ്ങള്‍ 
ചെന്താരില്‍നിന്നും തുയിലുണര്‍ന്നീടവേ 
ഭൂപാളവും പൊറനീരും പൊഴിക്കുന്നു 
പൂരിതാനന്ദം AW QJMo സാമ്പ്പതം. 


(കോസലവര്‍ണനം) 


കാണികള്‍ കണ്ണിനു നാണമുണ്ടാക്കുമാ- 
ക്കാണപി തന്നുടല്‍ കണ്ടാലറച്ചിടും 
കാകോദരം കൊണ്ടു കങ്കണം ചേര്‍ന്നുള്ള 
കൈകളില്‍ ശുലമെട്ടത്തൊരാ രാക്ഷസി 
കാടകം വാഴുന്നു; കാമോപമാ, കേള്‍ക്ക 
താടകയെന്നാണവളുടെ നാമവും. 


(താടകാവധം) 


ഹരിയുടയ തിരുമൊഴികളിങ്ങനെ കേട്ടപോ. 
താദിതേയന്മാ൪ പുഴക്കിനാര്‍ മന്ദരം 
ഉരഗപരിവ്വഡ്രനൊരു പാശമായ്‌ ബന്ധി ച്ചു 
തൂണായി നാട്ടിനാ൪ വെഞ്ഞജതിബിംബവും 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അവതാരിക xxxiii 


അലകടലിനുപരിയവരഷധവല്ലിക- 
ളാകെപ്പരത്തിക്കടഞ്ഞു തുടങ്ങിനാര്‍. 
അലയിളകിയവനി നില പതറിയതലാന്തത്തി- 
ലാദിശേഷന്നുടല്‍ ഞെങ്ങി ഞെരിഞ്ഞുപോയ്‌- 


ഇവ സ്ഥാലീപുലാകന്യായേന കൊടുത്തിരിക്കുന്നു എന്നേയുള്ളൂ. 


അയോദ്ധ്യാവര്‍ണനയിലെ ഓരോ പദ്യവും വളരെ ഭംഗി 
യായിട്ടുണ്ടെന്നാണ്‌ എനിക്ക്‌ തോന്നിയതു്‌; അതുപോലെ മിഥി 
ലാവര്‍ണനയും. ആകപ്പാടെ അസാമാന്യമായ കവിതാഭംഗിയുള്ള 
താണ്‌ ഇപ്പോള്‍ പ്രസിദ്ധപ്പെടുത്തുന്ന ബാലകാണ്ഡത്തിന്‍െറ 
തര്‍ജുമ. 


= 3 s 


ഞാന്‍ ആദ്യമായി ഒരു പുസ്തകത്തിനു” മുഖവുര എഴുതിയതു" 
നാല്ലത്തിമൂന്നു വഷം മുമ്പാണ്‌. വള്ളത്തോളിന്‍െറ “ശിഷ്യനും 
മകനും” എന്ന ഖണ്ഡകാവ്യത്തിനാണ്‌ ആദ്യമങ്ങനെ ചെയ്തതെ 
ന്നാണ്‌ എന്‍െറ ഓമ്മ. അതിനുശേഷം ഇംഗ്ലീഷിലും മലയാളത്തി 
ലുമായി നിരവധി ഗ്രന്ഥങ്ങള്‍ക്ക്‌ അവതാരിക എഴുതിയിട്ടുണ്ട്‌. A 
ആ ഗ്രന്ഥങ്ങളില്‍ ചിലതിനു” ചരിത്രത്തിലും സാഹിതൃത്തിലും 
ഉന്നതമായ സ്ഥാനം ലഭിച്ചിട്ടമുണ്ട്‌ . എന്നാല്‍ രണ്ടവസരത്തില്‍ 
അങ്ങനെയൊരു കൃത്യം ചെയ്‌വാന്‍ നിര്‍ബന്ധിതനായതില്‍ 
എന്‍െറ അനര്‍ഹതയെ വിചാരിച്ച്‌ ഞാന്‍ തന്നെ ലശ്ജിച്ചുപോ 
യിട്ടുണ്ട്‌. ഒന്ന്‌ വള്ളത്തോളിന്‍െറ മഹത്തായ ജഗ്വേദതര്‍ജുമയ്കത്കു 
ഒരാമുഖം എഴുതിയപ്പോള്‍; രണ്ടാമതു” ഈ കമ്പരാമായണത്തിന്‌ 
അവതാരിക എഴുതുമ്പോള്‍. ഭൃഗ്വേദവും അതെസ്സംബന്ധിച്ച വി 
പുലമായ സാഹിത്യവും ബ്രാഹ്മണങ്ങള്‍, ഭാഷ്യം മുതലായവയും 
ഇംഗ്ലീഷിലുള്ള തര്‍ജുമകൾ വഴിയാണ്‌ വായിച്ചിട്ടള്ളതു്‌ . ൨ 
ദികസംസ്‌ കൃതത്തിന്‍െറ നിരുക്തവും നിഘണ്ടവ്യം തന്നെ ൨ 
സ്തൃമാകയാല്‍ സാധാരണസംസ്‌ കൃതത്തില്‍ അല്ല Da ര 
മുള്ള ഒരാള്‍ക്ക്‌ വേദങ്ങളും വൈദികസധാഹിത; 
ക്കാന്‍ എളുപ്പമല്ലല്ലോ. എന്നാല്‍ ആ 
ജ്ഞാനം സമ്പാദിക്കുവാന്‍ 


2 


Nayerno nmo” 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


XXXIV കമ്പരാമായണം 


ഇംഗ്ലീഷില്‍ അതേപ്പററി വി. വി. എസ്‌. അയ്യര്‍ എന്നൊരാളു 
ടെ അതിപ്രശംസാജടിലമായ ഒരു പുസ്തകമേ ഞാന്‍ കണ്ടിട്ടുള്ള. 
അയോദ്ധ്യാകാണ്ഡം ഇംഗ്ലീഷിലേക്ക്‌ ശ്രീ. സി. രാജഗോപാലാ 
ചാരി വിവത്തനം ചെയ്തിട്ടുള്ളതില്‍ നിന്ന്‌ കവിതയുടെ ഗുണം 
ആക്കെങ്കില്ലം മനസ്സിലാക്കുവാന്‍ സാധിക്കുമോ എന്നു്‌ ഞാന്‍ സം 
ശയിക്കുന്നു. പിന്നെ തമിഴറിയാത്ത ഒരു മലയാളിക്ക്‌ ആശ്രയ 
മായിപ്പറയാന്‍ ത്രിഭാഷാപണ്ഡിതനായ പി. നാരായണന്‍ നായ 
രുടെ വ്യാഖ്യാനത്തോടുകൂടി മലയാളലിപിയില്‍ അച്ചടിച്ച ബാല 
കാണ്ഡം (വൂര്‍വഭാഗം-അഹല്യാമോക്ഷം വരെ) മാത്രമാണുള്ള 
ത്‌. അങ്ങനെയിരിക്കെ ഈ കൃതി മലയാളത്തില്‍ അവതരിപ്പ1 
ക്കുന്നതിനു” എനിക്കു സങ്കോചം തോന്നിയതില്‍ ആശ്ചര്യപ്പെടാ 
നില്ലല്ലോ. ഏതായാലും തര്‍ജുമ ഒരു പ്രാവശ്യം വായിച്ചപ്പോള്‍ 
ആ സംശയം എല്ലാം അകന്നു. കമ്പരാമായണത്തിനു ഇത്ര മനോ 
ഹരമായ ഒരു വിവത്തനം മലയാളഭാഷയ്ത സമര്‍പ്പിക്കുവാന്‍ തീവ്ര 
യത്നം ചെയ്ത — കേവലം ഒന്നര സംവത്സരം കൊണ്ട്‌ — എന്‍െറ 
സ്നേഹിതനെ അനുമോദിക്കുക എന്നത്‌ എന്‍െറ കടമയും അദ്ദേഹ 
ത്തിന്‍െറ കൃതിയെ മലയാളികള്‍ക്ക്‌ പരിചയപ്പെടുത്തുക എന്നതു്‌ 
അതിസന്തോഷകരമായ ഒരു കൃത്യവും ആണെന്നു്‌ എനിക്ക്‌ ബോ 
ദ്ധ്യമായി. വിവര്‍ത്തകന്‌ സര്‍വമംഗളങ്ങളും ആശംസിച്ചുകൊ 
ണ്ട്‌ ലോകോത്തരമായ ഈ മഹാകാവ്യം ഇതാ മലയാളികളുടെ 
മുമ്പില്‍ അവതരിപ്പി ച്ചുകൊള്ളുന്നു. 


കെ. എം. പണിക്കര്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ഉള്ളടക്കം 


ബാലകാണ്ഡം 


= 


പ്രബന്ധമുഖം 
സരയുവണ്ണനം 
കോസലവണ്ണനം 
നഗരവണ്ണനം 
രാജഗുണപ്രഖ്യാപനം 


ശ്രീരാമാവതാരം 


വിശ്വാമിത്രാഗമനം 


താടകാവധം 


o യായ യ P wW DN 


യാഗരക്ഷ 


വിശ്വാമിത്രോപാഖ്യാനം 
വാമനാവതാരം 


യാഗരക്ഷ 


10. അഹല്യാമോക്ഷം 
പാലാഴിമഥനം 
ഗംഗോല്‍പത്തി 
മിഥിലാപ്രാന്തവണ്ണന 


അഹല്യാമോക്ഷം 


ഭാഗം A 


1൧. 
5—10 
11—30 
31—57 
58 — 63 
64—107 
108 — 115 
116 138 
138 — 159 


138 — 144 
144 — 152 
152 — 153 


12. 
13. 
14. 
15. 
16. 
17. 
18. 
19. 
20. 
21. 
22. 


23. 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സുര്യവംശചരിത്രം 
ചാപഭഞ്ജനം 
ദശരഥന്‍െറ യാത്ര 
ചന്ദ്രശൈലദശനം 
ഉദ്യാനക്രീഡ 
ജലക്രീഡ 
മധുപാനം 
എതിരേലഴപുഴ 
നഗരപ്രദക്ഷിണം 
നിശ്ചയതാംബുലം 


സീതാവിവാഹം 


പരശുരാമഗര്‍വഭംഗം 


ഭാഗം 
256 — 266 
267 — 288 
289 — 310 
311 — 335 
336 — 347 
348 — 358 
359 — 378 
379 — 387 
388 — 403 
404 — 422 
423 — 453 
454 — 466 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 7 A 


കമ്പരാമായണം 


ബാലകാണ്ഡം 


പ്രബന്ധമുഖം 


ay eee hc 


a 


ഉലകം മുഴുവനും താന്‍തന്നെയുളവാക്കി 
നിലനിത്തിയ്ും, പിന്നെ നിക്കിയും, നിങ്ങാമട്ടില്‍ 
അളവററതാം ലീല കോല്പമാദിമമൂല- 

നിലയം നമുക്കെല്ലാം നില്ലട്ടേ ശരണമായ്‌. 


ചിഭ്‌ഗുണന്മാക്കപോലുമറിയാനരുതാത്ത 
സദ്‌ഗുണനിധാനത്തെ വര്‍ണ്ണിപ്പാനശക്തന്‍ ഞാന്‍ 
എങ്കിലും ഗുണത്രയമുഖ്യന്‍െറ മഹത്വമാം 

വന്‍കടല്ലകം മുങ്ങിക്കൊള്‍വതേ വരപുണ്യം. 


1 ഉലകം യാവൈയും താം. 
നിലൈ പെറുത്തല്ും, ന 
അലക ഇലാ വിളൈയാ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


2 കമ്പരാമായണം 


3 അന്തഹീനമായ്‌ നിതൃമെന്നു ചൊല്ലിയ വേദ- 
സന്തതി പോലും “ഹരി'യെന്നോതും മുക്തന്മാക്കും 
അന്തതവിഹിനമാം സന്മാഗ്ലമരുളിയോ- 
രനഘപാദങ്ങളാണാലംബം മറെറാന്നല്ലാ. 


4 കേളിയേറീട്ടന്നൊരു പാല്ലടലിങ്കല്‍ച്ചെന്നു 
കാളിട്ടം കൊതി പൂണ്ടു പാല്‍ നക്കിക്കുടി ച്വീടും | 
വൃച്ചയെക്കണക്കു ഞാന്‍, BONBONY വെററി 
വാച്ചതാം രാമായണം കഥിക്കാന്‍ തുനിയുന്നു. 


൭ പെയ്തൊരു ശാപത്താലേയെന്നപപോല്‍, MOCAP- 
മെണ്ത്രൊരു ശരത്താലേ പിളന്നോന്‍ ചരിതത്തെ 
ചെയ്തൊരു തപഭശക്തി കൊണ്ടല്ലോ മഹാമുനി 
ചെയ്തുപോല്‍ സല്‍ക്കാവ്യമാ,യായതു നിലനില്ലും | 
വൊയ്യറെറാരീ ദേശത്തു ചൊല്ലുന്നേനല്ല്രീയസ്സാ- | 

| മീയ്യെന്‍റ മൊഴികളിലത്മുതമതേ കഥ! | 


| 6 മായമററതാം കേള്‍വി കൊണ്ടു പണ്ടത്തെക്കവി- 

| നായകരാരചിച്ച DIUI ഗുണമോതാന്‍ 
ലോകത്തിന്‍ പരിഹാസപാത്രമാംയപവാദ- 
ഭാരത്തിന്നിതിന്നായി മുതിന്നേനീയുള്ളോനും. 26 


3 ആതി, അന്തം,അരിയെന,യാവൈയും 
ഓതിനാര്‍,അലക ഇല്ലന,ഉള്ളന, 
വേതം എന്‍പന മെയ്‌ന്നെറിനന്‍ മൈയന്‍ 
പാതം അല്ലതു പററിലര്‍ -പററുഇലാര്‍. 


ഓശൈ പെററു ഉയര്‍ പാര്‍കടലുററു,ഒരു 
പശൈ, മുററവും നക്കുപു പുക്കെന 

ആശൈ പററി അറൈയലുറേറൻ മററുംഇ 
ക്കാശുഇല്‌” കൊററത്തു Moar കതൈയരോ! 


നൊയ്തീന്‍നൊയ്യചൊല്‌നൃര്‍ കലുറേറന്‍ടുഎനൈ 


വൈത വൈവി൯ മരാമരം ഏഴ്‌തുളൈ 
എ; എയ്‌തവര്‍ക എയ്‌തിയ മാക്കതൈ 
100)' ചൊല്‌നിന്‍റ തേയത്തേ. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


പ്രബന്ധമുഖം 3 


7 ദേവഭാഷയില്‍ മുന്നമിക്കഥ രചിച്ചുള്ളോര്‍ 
മുവരാംണവര്‍കളില്‍ മുന്തിയ കവീശ്വരന്‍ 
പാടിയ കാവ്യത്തിനെയാലംബമാക്കിക്കൊണ്ടു 
വാട്ടന്നേന്‍ തമിഴ്‌ പ്പാട്ടിലിക്കഥയീയയള്ളോനും 


8 സര്‍ഗസാഖ്യകളോടെ വൃത്തദേഭങ്ങളുള്ള 
സല്‍ക്കാവ്യം പലവുരു കേട്ടുള്ള കര്‍ണ്ണങ്ങളില്‍ 
എന്‍ പാട്ടം വീണാനാദപീയുഷപാനം കൊണ്ടു 
സമ്ത്രീതാ*ശുണ'ത്തിന്നു പടഹം പോലാമല്ലോ. 


9 മുത്തമിഴ്‌ത്തുറകളെ Qo പോല്‍ പഠിച്ചുള്ളോ- 
രുത്തമകവികളോടോന്നു ഞാനുണര്‍ത്തുന്നേന്‍: 
ചിത്തവിഭൂമക്കാരുമജ്ഞത പെരുത്തോരും 
ഭക്തരും ചൊല്ലും മൊഴി ഗണ്യമായ്‌ക്കരുതാമോ? 


10 അറയ്യമാടാനുള്ള ശാലയും കൊച്ചുപിക്കേര്‍ 
തറയില്‍ വരച്ചെന്നാല്‍ തച്ചന്മാര്‍ കോപിക്കുമോ? 
മുറ പോല്‍ ശാസ്ത്രഗ്രന്ഥസഞ്ചയം പഠിച്ചുള്ളോര്‍ 
കുറവോതുമോ കുററം മുററുമെന്‍ കവിതയില്‍? 42 


7 തേവപാടൈയിന്‍ ഇക്കതൈ ചെയ്തവര്‍ 
മുവര്‍ആനവര്‍തമ്മുളും മുന്തിയ r 4 
നാവിനാന്‍ ഉരൈയി൯പടി നാ൯തമിഴ്‌ 2°? 
പ്പാവിനാല്‌ഇതുണര്‍ത്തിയ പണ്‍പരോ. Be 


8 തുറൈ അട്ടത്ത വിരുത്തത്തൊകൈക്കവിക്കു 
ഉറൈ അട്ടത്ത ചെവികളുക്കു ഓതില്‌, യാഴ്‌ 
നറൈഅട്ടത്ത അശ്തുണനല'്‌മാച്ചെവി- 
പ്പറൈ അട്ടത്തതു പോലും എന്‍പാവരോ. 


9 മുത്തമിഴ്‌ത്തുറൈയി൯ മുറൈ പോകിയ 
ഉത്തമക്കവിഞര്‍ക്കു BA ഉണര്‍ത്തുവെ൯: 

പോത്തര്‍ ചൊന്നവും, പേതൈയര്‍ ചൊന്നവും, 
പത്തര്‍ ചൊന്നവുഠ, പന്നപ്പെറുപവോ??. ; 


oc a Dain ane 


11 


12 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


സദ്‌ഗുണാരാമന്‍ തന്‍െറയവതാരങ്ങൾക്കിട- 
PCMH രാമോത്‌പത്തിട്ടയക്കഥ നിരവദ്യം്ട 
വിശ്രുതം, ഛചടയപ്പപ്രഭുവിന്‍ വെണ്ണനല്ലൂര്‍ 
വെച്ചല്ലോ രചിച്ചതു; [മായതിന്‍ ഭാഷാന്തരം 
വള്ളവ൪ കുടികൊണ്ട പുണൃഭൂവാകും മന്ത- 
വെള്ളിയില്‍ കുടിവെച്ച “കൃഷ്ണ'നാല്‍ വിരചിതം. ] 


തേടിയ പൊരുള്‍ നേട്ട,മറിവും കീര്‍ത്തിയുണ്ടാം, 
നേടിടാം മുക്തിമാര്‍ഗ്ഗും, ലക്ഷ്മിയും കടാക്ഷിക്കും 
കൂടിനോരക്കരെക്കൊന്നിട്ടു ജയമാല്യം 

ചൂടിയ വില്ലാളിയാം രാമന്‍െറ കഥ ചൊന്നാല്‍ം 52 


11 നടൈയിന്‍നിന്‍റുളയര്‍ നായകന്‍ തോററത്തി. 
നിടൈ നികഴ്‌ന്ത ഇരാമാവതാരപ്പേര്‍- 
ത്തൊടൈനിരമ്പിയ തോംഅറു മാക്കതൈ 
ചടൈയന്‍ വെണ്ണ്ണെയ്‌ നല്ലര്‍വയി൯ തന്തതേ. 


12 നാടിന പൊരുള്‌ കൈകൂട്ടം ഞാനമും പുകഴുമുണ്ടാം 
വീടിയല്‌ വഴിയതാക്കും വേരീയങ്‌ കമലൈ നോക്കും 
നീടിയവരക്കര്‍ചേനൈ നീറുപട്ടടിയവാകൈ 
ചൂടിയ ചിലൈയിരാമന്‍ തോള വലി കൂറുവോക്ക. 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സരയയവര്‍ണ്ണനം 


1 ദോഷഭൂയിഷ്ഠപഞ്ചേന്ദ്രിയബാണവും 
യോഷാമണീനേത്രഘോരശരങ്ങളും 
ലേശം നെറി വിടാതുള്ളൊരു CHIME- 
ദേശത്തിനുള്ളോരണി MOYA. 


2 നീറണിമേനി നിറമുകില്‍മാലകള്‍ 
നീരാഴിയിലഴകാന്നപോയ്‌ മേഞ്ഞുട൯ 
മാലേയമാര്‍ന്ന മാറുള്ള പൂമങ്കയെ 
മാറിലണിഞ്ഞ മഹാവിഷ്ണവായ്‌ മാറി. 


3 “നമ്മുടെ മാതുലനുഷ്ണിച്ചു ഭാനുവാ- 
ലമ്മഹാനിന്നു നീരാട്ടു നടത്തണം” Š 
ഇങ്ങനെ സാഗരം പൊങ്ങി ഹിമഗിരി_ ef 
OZ മേലേ കൊണ്ടലായിപ്പരന്നിതോ ? 12 


1. ആററുപ്പടലം 


1 ആശലം പുരിയൈം പൊറി വാളിയും 
കാശലംപു മുലൈയവര്‍ കണ്ണെനും 
പൃശലംപൃ നെറിയിന്‍ പുറംചെലാ- 
ക്കോശലം പുനൈയാററണി കൂറുവാം 


നീറണിന്ത കടാ വജ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


6 കമ്പരാമായണം 


4 വാനോര്‍, പനിമല പൊന്നെന്നു കണ്ടിട്ടു 
താനേ ചൊരിയുന്ന വെള്ളിനീള്‍ക്കന്പി പോല്‍ 
ദാനശണ്ഡര്‍ കൈയിലുള്ളതെല്ലാം കണ- 
ക്കൂനമില്ലാതേ മഴചൊരിഞ്ഞു മുകില്‍. 


5 മാനധമ്മങ്ങള്‍ കരുതി മനുസ്‌മൃതി- 
ജ്ഞാനമുള്‍ക്കൊണ്ട മന്നന്‍െറ പുകഴ്‌ പോലെ | 
നാന്മറയോര്‍ക്കുള്ള ദാനങ്ങള്‍ പോലെയും 
വന്മഴ പെയ്ത തഴച്ചു നീരെങ്ങുമേ. 


6 ഉച്ചിയും മാറുമടിയും തഴുകിയൊ- 
ന്നിച്ഛപോല്‍ നില്‍ക്കാതെ തെല്ലു നിന്നും ദൂതം 
സ്വൈരിണി പോലേ മഴനീര്‍ മലയിലെ- 
സ്വത്തുകളെല്ലാമെടുത്തുകൊണ്ടോടിപോത. | 


7 പൊന്നും മണിയും മയില്‍ത്തഴപ്പീലിയും 
മിന്നുമാനക്കൊമ്പംകിലു,മണികളും 


അന്യാദൃശമായ ചന്ദനമെന്നിവ- 
യൊന്നോടെ വാരി വണിക്കുപോലേകി പോല്‍. 28 


4 പുളളിമാല്‌വരൈ പൊന്നെ നോക്കിവാന്‍ 
വെള്ളി വീഴിടൈ വീഴ്‌ത്തെനത്താരൈകന്‍ 
ഉള്ളിയുള്ള വെലാമുവന്തീയുമ- 
വ്വള്ളിയോരിന്‍ വഴങ്‌കിന മേകമേ. 


മാന നേര്‍ന്തറ നോക്കിമനുനെറി 
പോന തണ്‍കുടൈ വേന്തൻ പുകഴെന 
ഞാനമുന്നിയ നാന്‍മറൈയാളര്‍ കൈ. 
ത്താനമെന്ന ത്തഴൈത്തതു നീത്തമേ. 


തലെയുമാകമും താളും OMIIN VOM 
നിലൈ നിലാതിറൈ നിന്‍റതു പോലവേ 


IM മാതരൈ യൊത്തതവ്വെള്ളമേ. 


an 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സരയുവണ്ണനം 7 


8 പൂക്കൾ നിരന്നും മൃദുമരന്ദത്തൊട്ടം 
പൂന്തേന്‍ കലര്‍ന്നു, ചെമ്പൊന്‍പൊടി തങ്ങിയ്യം 
വാരണവീരമദനീരീഴകിയ്ും 
വാര്‍മഴവില്ലിന്നൊളിപൂണ്ടു വാരിയും. 


9 മാമലയേന്തി മരങ്ങള്‍ പിഴതിരു- 
തീരത്തുമുള്ളോരില മുതലായവ 
ചാലേ ചുമന്നു കടലണകൊള്ളന്ന 
വാനരസേനയെപ്പോലെയായി ജലം, 


10 ഈച്ചയും വണ്ടുമട്ടത്ത,തിര്‍ തെററിയും 
വേച്ചു,മുക്കേറിയുംമുള്‍ത്തെളിവില്ലാതെ 
തേക്കെറിഞ്ഞും വരും വാരുററ വെള്ളമി- 
ന്നോക്കിലോ കള്ള കുടിയരെപ്പോലെയാം. 


11 വിസ്‌തൃതമസ്തകസ്ഥൃലഗജങ്ങളെ 
മററു സത്വങ്ങളോടൊത്തണി ചേത്താര്‍ത്തു 
കുത്തിയിരച്ചു കൊടി കാട്ടിട്ടം ജലം 
വാര്‍ദ്ധിക്കു നേരേ പൊമതാനിറങ്ങിയോ ? 44 


8 പൂനിരൈത്തുമെന്‍റാതു പൊരുന്തിയും 
തേനളാവിയും ചെമ്പൊന്‍ വിരാവിയും 
ആനൈ മാമത വാറെറാടളാവിയും 
വാനവില്ലൈ നികര്‍ത്തതവ്വാരിയേ 


9 മലൈ യെട്ടത്തു മരങ്‌കഠം പറിത്തുമാട്ട 
ഇലൈ AOS പൊരുഠം യാവൈയുമേന്തലാന്‍ 
അലൈ കടററ ലൈയന്‍റണൈ വേണ്ടിയ 
നിലൈയുടൈക്കവി നീത്തമന്നീത്തമേ 


10 mando വണ്ടൊട്ട മൊയ്‌പ്പ വരംപികന്തു 
ഉയക്കമേ മികുത്തുട്ടെളിവി൯റിയേ 
തേക്കെറിന്തു വരുതലിററീമ്പനല്‌ — 

വാക്കു തേനുകര്‍ മാക്കളൈ മാനുമേ 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


12 


13 


14 


12 


13 


14 


കമ്പരാമായണം 


സുര്യവംശീയരാം നാനാനൃപവര- 
ശ്രിലശിലാഖ്യപ്രവാഹമാളും പടി 
ശ്രീസരയുനദി സാഗരകാഞ്ചിയില്‍ 

ശ്രീ തിരളന്നോക്കു തായ്‌മുലപ്പാല്‍ തന്നെ. 


വേടക്കിടാത്തിയിടിച്ച ചൂണ്ണം പിന്നെ. 
യേലവും, കുങ്കുമം, തുള്ളുന്ന ചന്ദനം, 
പുന്ന, സിന്ദൂരവും, നാരകം, വേങ്ങയും 
കൊന്നയും കൊങ്ങുമരം, കണ്ടിവെണ്ണയും 
വപച്ചിലത്തുണ്ടു,മകില്ല,മകത്തി, തേ- 
നീച്ചയുണ്ടാക്കുന്ന തേനാടയും കൊണ്ടു 
പാരം പരിമളം കൊള്ളുന്നു ചുററിലും 
നീരോട്ടമാണ്ട സരയൂമഹാനദി, 


വേടര്‍ക്കെഴുന്ന കുടികള്‍ക്കിടകളില്‍- 
ക്കേറിശ്ശൂരവഷമാരി പൊഴിച്ചുടന്‍ 

മാറത്തലച്ചു കേഴുന്ന പെണ്ണാളരെ- 
യേറെയകററിയോടിച്ചു കൂട്ടത്തൊട്ടം 

കൂരമ്പുകള്‍ വില്ലു തൊട്ടവയാകവേ 

വാരിയെടുക്കുവാന്‍ തള്ളിയലച്ചിട്ടം 

നീരാകെ, വെററിയെഴും ക്രൂരമന്നനു 

ചേരും പെരുംപടപപോല്‍ വിളങ്ങീട്ടന്നു. 64 


ഇരവി തന്‍൯കലത്തെണ്ണില്‌ പല്‌വേന്തര്‍തം 
പൃരവു നല്ലൊഴുക്കിന്‍പടി പൂണ്ടതു 

ശരയു വെ൯പതു തായ്‌മുലൈ യന്നതി- 
വൃൃരവു നീര്‍നിലത്തോങ്കു മുയിര്‍ക്കെലാം 


കൊടിച്ചിയരിടിത്ത ചുണ്ണങ്‌കുങ്‌കുമങ്‌ കോട്ടമേലം 
നട്ടക്കുറു ചാന്തമും ചിന്തുരത്തൊട്ട നരന്ത നാകം 
കട്ടക്കെ നാള്‌ വേങ്ങകെ CHI പച്ചിലൈ കണ്ടീല" 


വെണ്ണ്ണൈയ്‌ 
അട്ടക്കലിനട്ടത്ത തീന്തേനകിലൊട്ട നാറുമന്‍റേ. 


എയിനര്‍ വാഴ്‌്ചീരൂരപ്പമാരിയിനിരിയല* പോക്കി 
വയിന്‍വയി നെയീററ1 മാതര്‍ വയിറലൈത്തോ 
അയിന്‍മുകുക്കനൈയ്ും വില്ലം വാരികൊണ്ടലൈ 
ചെയിര്‍തരുങ്‌ കൊററമന്നര്‍ ചേനൈയൈ മാ 


ടവോട്ടി 
ക്ഭനീരാല* 
maemo 


https://archive.org/details/muthulakshmiacademy 


RS eter 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സരയുവണ്ണനം 9 


15 


16 


17 


15 


16 


17 


കട്ടത്തയിര്‍, പാലു, വെണ്ണ, നെയ്യ,മുറി- 
ക്കെട്ടില്‍ നിന്നും വാരിയുണ്ടും മരം തള്ളി 
ആടുകളുള്ളോരിടച്ചിമാര്‍ തങ്ങടെ- 

DIS കവര്‍ന്നും, വരകളും പുള്ളിയും 
കോല്പമരവമുതൃകേറിയാട്ടന്ന 
ബാലഗോപാലനെപ്പോലെ മിന്നീ ജലം. 


കാപ്പുവര്‍ കൈ പൊക്കിയാര്‍ത്തുവിളിക്കുമാ- 
റാക്കമോടേ കതകിങ്കല്‍ മുട്ടിച്ചെന്നു 
മുന്നണിയോടെ കുതിച്ചു പൊങ്ങിയിര- 
തിന്നും വരിവണ്ടു നീന്തിപ്പറക്കവേ 

ചുററും മണികള്‍ തെറിപ്പിച്ച, നാട്ടിയ 
കുററി പറിച്ചും തിരക്കൈകള്‍ പൊക്കിയും 
ചിന്നും മദജലം വര്‍ഷിക്കുമാനപ്പോല്‍- 
ച്ചെന്നു വയലില്‍പ്പെരുവെള്ളമാകവേ. 


മുല്ലനിലത്തെക്കുറിഞ്ഞി, മരുതത്തെ 
മുല്ലയും, തെല്ലു വിളയുന്ന നൈതലെ 


തുല്യമില്ലാത്ത വളത്താല്‍ മരുതമാം 
നല്ല വയലാക്കി,യോരോ നിലത്തിലും 


ഉള്ള പൊരുളുകളെല്ലാമകററുന്ന 
വെള്ളമിജ്ജീവികള്‍ക്കുള്ള ഗതികളില്‍ 


ചെല്ലും വിനയിണപോലെയൊലി ച്ചുപോ- 


യെല്ലാടവും മാററിയെല്ലാം മറിച്ചിതു. 86 


ചെറിനറുന്തയിരും പാലും വെണ്ണെയും തെളിന്തനെയ്യും 
ഉറിയൊട്ട വാരിയുണ്ടു കുരുന്തൊട്ട മരുതമുന്തി 
മറിവീഴിയായര്‍ മാതര്‍ വനൈതുകില്‌ വാരു നീരാല്‌ 
പൊറിവരിയരവിനാട്ടം പൃനിതനും Ganaa Mo 


കതവിനൈ മുടി മള്ളൂര്‍ കൈയെട്ുത്താര്‍പ്പവെയ്തി 
നുതലണിയോടൈ പൊങ്‌ക നുകര്‍വരി വണ്ടുകിണ്ട_- 
ത്ത തൈമണിചിന്തവുന്തിത്തറീയിറത്തടകെക്കെ ചായ്‌ത്തൃ 


മതമഴഗഴൈ യാനൈയെന്ന മരുതഞ്ചെന്‍റടൈന്തതന്‍േറ 


ഞ്ചിയാക്കി മരുതത്തെ മുല്ലൈയാക്കി- 
ലം തന്നൈ പ്പൊരുവറുമരുതമാക്കി 
ംകളെല്ലാ മീടൈതട്ടമാറുനീരാല” 
ല്ലം വിീനൈയെനച്ചെന്‍റതര്‍ന്‍റ 


മുല്ലൈയൈക്കുറ 
പ്പൂല്ലിയനെയ്‌ത 
എല്ലൈയില്‌ പൊരു 
ചെല്ലു കതിയിറ്‌ചെ 


https://archive.org/details/muthulakshmiacadem =, 
‘wal De Oe es ieee iu 


18 


19 


20 


18 


19 


20 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


കാത്തിട്ടം ചാലിലെ വെള്ളനില കൊട്ടി- 
യാത്തറിയിക്കും പറയൊലി പൊങ്ങവേ 

തന്മൃറ തെററാതൊഴുകി, നീര്‍ത്തുള്ളിയെ 
പ്പൊ൯മുത്തുകളൊത്തലകളാല്‍ വീശിയും 

തന്‍ പെരുവെള്ളമാം മൂലകുട്ടംബത്തില്‍ 
നിന്നുമുയര്‍ന്നു,മിപ്പാരു കുഴിയവേ 

നീണ്ടും, വരിവരിയായൊലി ച്ചും, ക്രമം 

വപൂണ്ടെഴും നീര്‍ച്ചാല്‍ നിരകളോര്‍ത്തീടുകില്‍, 
ഒന്നില്‍ നിന്നൊന്നി നൊന്നായ്‌ പ്പിരിഞ്ഞീട്ടന്നൊ- 
രുന്നതവംശത്തിനൊപ്പമായീടുന്നു. 


മാമലയിങ്കല്‍ പിറന്നു പോന്നു പിന്നെ. 
യാഴിപ്പരപ്പിൽക്കലന്നെഴ്ചമിജ്ജലം 
അററമില്ലാത്ത മറകളാലും തെല്ലു 
വിസ്തരിപ്പാന്‍ കഴിയാത്ത പൊരുളുപോല്‍ 
ആദിയിലൊന്നുതാനായി,പ്പലപല 

ജാതി ജലാശയമായിപ്പരന്നതു 
സൃക്ഷ്മതത്ത്വത്തില്‍ മഹിതമതഗ്രന്ഥ-- 
സൂക്തങ്ങളൊന്നെന്നതല്ലോ കഥിപ്പതും. 


പൂമ്പൊടി തൂവിടും പുഞ്ചോലകളിലും 
ചെമ്പകക്കാട്ടിലും പുമ്പൊയ്‌ക തന്നിലും 

പുത്തന്‍ മണല്‍ത്തിട്ടുതോറും കുരുക്കുത്തി 

മെത്തിട്ടം വേലിയെഴ്ം പൃഗഭ്ൂവില്പം 

നല്ല വയലില്ലം, ജീവന്‍ ജഡങ്ങളി- 

ലെന്നപോലല്ലോ പരന്നുലാവീ ജലം, 10 


കാത്തകാന്‍മള്ളര്‍ വെള്ളക്കലിപ്പറൈ കറങ്‌കക്കൈ Galw” 
ച്ചേത്തനിര്‍ത്തിവലൈ പൊന്നുമുത്തമും തിരൈയിന്‍ വീശി 
നീത്തമാന്തലൈയതാകി നിമിര്‍ന്തു പാര്‍കിഴിയ നീണ്ടു 
കോത്തകാലൊ൯റിനെ൯റു കലമെനപ്പിരിന്തതന്‍റേ 


കല്ലിടൈപ്പിറത്തു പോന്തു കടലിടൈക്കലന്ത നീത്തം 
എല്ലൈയിന്‍ മറൈകളാലു മിയന്വരും പൊരുളീതെന്ന- 
ത്തൊല്ലൈയിലൊന്‍റേയാകി ത്തുറൈതൊറും പരന്ത ചൂയ്ച്ചി_ 
പ്ല്‌പെരും ചമയം ചൊല്ലും പൊരുള്ലം പോര്‌ പരന്തതന്‍േറ 


താതുകു ചോലൈ തോറും ചണ്‍പകക്കാട്ടതോറും 
പോതവിഴ്‌ചൊയ്‌കൈ തോറും പുതുമണത്തടങ്കടേ 

. മാതവീ വേലിപ്പുക വനന്തൊറും വയല്‌കടോറും 
ഓതിയവുടമ്പ്യതോറുമുയിരെനവുലായതന്‍റേ. 


യോയോ 


IQo 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കോസലവണ്ണനം 


1 മാററുവാനാകാത നാല പാദങ്ങളെ 
ത്തീര്‍ത്തു വാല്ലികി സുരര്‍ക്കിമ്പമേകിനാന്‍. 
അങ്ങനെയാമഞ്ജുകാവ്യം പുകഴ്‌ത്തിയ 
മംഗല്യദമായ നാടിന്‍െറ വൈഭവം 
ചൊല്ലിന്നു വെമ്പുന്ന മൂകനെപ്പോലിന്നു 
ചൊല്ലുന്നിതാശാമധുമത്തനായിവന്‍. 


2 മുത്തുകൾ കാണാം വരമ്പുതോറും; തട- 
വെച്ച മടകളിൽല്‍ ശംഖജാലങ്ങളും, 
നീരാററുവക്കത്തു ചെമ്പൊന്നു, ചെങ്ങഴി- 
നീര്‍പ്പുക്കൾ പോത്തു കൂത്താട്ടം കുളങ്ങളില്‍, 
പാരം പരന്ന പറമ്പില്‍ പവിഴങ്ങള്‍, 
പാടത്തു നെല്ലിന്നിടയ്ക്കുരയന്നവുംം 
തൊട്ട കരിമ്പവിളകളില്‍ തേന്‍, ചന്ത- 
മൊട്ടേറെയുള്ള പൂങ്കാവില്‍ വണ്ടിണ്ടയ്യം. 


2. നാട്ടപ്പടലം 


1 വാങ്കരും പാത MIMo വകത്തവാന്‍മീകിയെന്‍പാന്‍ 


തങ്കവിചെവികളാരത്തേര്രും പരുകച്ചെയ്താന്‍ 
ആങ്കവന്‍ പുകഴ്‌ന്ത നാട്ടൈയന്‍പെനു നറവ മാന്തി 
മുങ്കൈയാ൯ പേശലുററാനെന്നയാന്‍ മൊഴിയല്പറേ 


2 വരമ്പെലാ മുത്തന്തത്തു മടൈഒ 


14 


12 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പ്രാമായണം 


ആറു പാഞ്ഞീട്ടം രവം, കൃഷിക്കാര്‍ കരി- 
മ്പാട്ടന്നൊരാലയില്‍ച്ചാറൊഴുകുമൊലി, 
ആഴിക്കരയ്തുള്ള ശംഖിന്‍മുഖത്തു നി- 
ന്നാരാല്യയരും ധ്വനിയും, പെരുംകൂററര്‍ 
തങ്ങളില്‍ക്കുത്തുന്നൊരൊച്ചയും, പോത്തുകള്‍ 
തങ്ങുന്ന വെള്ളത്തില്‍ MAMP നാദവും 
ഇങ്ങനെ മററു കളകളാരാവങ്ങള്‍ 
തങ്ങളിലൊന്നായ്‌ മുഴങ്ങി വയലുകള്‍. 


ദചാലയില്‍ക്കേകികളാടവേ, താമര- 
ത്താരുകള്‍ താലപ്പൊലി നടത്തീടവേ, 
കൊണ്ടല്‍ മൃദംഗം മുഴക്കെ,ക്കുവലയ- 
ത്തണ്ടുകൾ കണ്ണു മിഴിച്ചു നോക്കീടവേ, 
വെണ്‍തിരശ്ശീല തടാകം നിവര്‍ത്തവേ, 
വണ്ടുകൾ തേനൊലിവീണ വായിക്കവേ 


നൃത്തഗീതാദി രസിച്ചിരുന്നീട്ടന്നൊ- 
രുത്തമരാജേന്ദ്രനായി“മരുത"വും. 


താമരത്താ൪കളില്‍ത്തങ്ങുന്നു വണ്ടുകൾ 
താരാര്‍മകളുമായൊത്തുചേന്നങ്ങനെ. 
കാമിനിമാരയച്ചീടും കടാക്ഷവും 
കാമനെസ്തീടുന്ന പുഷ്ണബാണങ്ങളും 
തണ്ടാരണിമാല ചൂടുന്ന കാമുക- 
വ്ൃന്ദത്തിനെ പ്രഹരിക്കുവാ൯ മാത്രമായ്‌! 


3 ആറുപായരവ മള്ളരാലൈ പായമലൈ യാലൈ_ 


ച്ചാറുപായോതൈ വേലൈച്ചങ്കിന്‍വായ്‌പ്പൊന്‍കു മോതൈ 
ഏറുപായ്‌ തമര നീരിലെരുമൈപായ്‌ തുഴനിയിന്ന 
മാറുമാറാകിത്തമ്മിന്‍ മയങ്കമാ മരുത വേലി 


4 തണ്ടലൈ മയില്‌കളാടത്താമരൈ വിളക്കന്താങ്ക_ 
ക്കൊണ്ടല്‌ കണ്‍മുഴവിനേങ്കക്കുവളൈ കണ്‍വിഴിത്തുനോക്ക.- 


ത്തെണ്ടിരൈ യെഴിനി കാട്ടത്തേമ്പിഴി മകരയാഴിന്‍ 
വണ്ടുകളിനിതുപാട മരുതം വീററിരുക്കും മാതോ 


ട്‌ താമരൈപ്പട്ടവ വണ്ടുന്തകൈവരു തിരുവൃയന്തണ്ടാര്‍, 


ക്കാമുകര്‍പ്പട്ടവ 206 കണ്‍കളുങ്കാമനംപും 
മാമുകിറ്‌ പട്ടവ വാരിപ്പവളമും വയങ്ക മുത്തും 
നാമൃതറ്‌ പട്ടവ മെയ്യുനാമന്തൂറ്‌ പൊരുളുമന്നോ 


https://archive.org/details/muthulakshmiacademy 


36 


കോസലവണ്ണനം 13 


6 


= 


6 നീരിടൈ യുറങ്കഞ്ചക നിഴലിടൈയ്യറങ്കം മേതി 


7 പടൈയഴ ഖെഴുന്ത പൊന്നും പണിലങ്കളയിര്‍ത്ത മുത്തും 


8 തെഠംവിളിച്ചിറിയാഴ്‌പ്പാണര തേമ്പിഴിനറവ മാന്തി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നീരില്ലറങ്ങുന്നു ശംഖൃകള്‍, മാമര. 
ച്ചോലയില്‍ത്തങ്ങി മയങ്ങി മഹിഷികള്‍, 
പുമാലയില്‍ച്ചെന്നു വണ്ടുകള്‍ മിന്നുന്നു 
പുമങ്ക താമരപ്പുവിലരുളിനാള്‍. 
ചേറില്‍പ്പതുങ്ങുന്നിതാമക,ളാഴിക്കു- 
ചേരുംതുറകളില്‍ത്തങ്ങുന്നു ചിപ്പികള്‍. 
വഷ്ക്കോല്‍ത്തുറുവിന്നിടയ്ക്കുരയന്നങ്ങള്‍ 
വായ്ക്കും സുഖലാണ്ടു ചോലയില്‍ക്കേകിയ്യം. 


ആഴത്തിക്കരിയാല്ലഴം നേരമേ മോളി- 
ലെത്തി മിന്നീട്ടന്ന ചെമ്പൊന്‍തരികളം 
ശംഖില്‍ നിന്നുണ്ടായ മുത്തും നിലങ്ങളില്‍ 
പൊന്തുന്ന സൂയ്യകാന്തങ്ങളും ശാലിയും 
തിങ്ങി മിനുത്ത കതിര്‍ക്കുല പുണ്ടില 
വിങ്ങി വിളങ്ങും കരിമ്പു,മളികളം 
കഷകാസ്യങ്ങളും പൂക്കളും പുഞ്ചിരി 
വഷിച്ചു കണ്ണു തുറന്നങ്ങു മിന്നുന്നു. 


“തെള്‍വിളി” വീണയെട്ടത്തുള്ള ഗായകര്‍ 
തേന്‍ പിഴിഞ്ഞുററിയ മദ്യം നുകര്‍ന്നവര്‍ 
തോല്‍വാര്‍ വരിഞ്ഞ മൃദംഗം മുഴക്കി നി- 
ന്നോരോ മനോഹരഗാനം പൊഴിക്കവേ 56 


താരിടൈ യുറങ്കം വണ്ടു താമരൈ POMO ചെയ്യാം 
തുരിടൈ യുറങ്ക മാമൈ തുറൈയിടൈ യുറങ്കമിച്പി 
പോരിടൈ യുറങ്ക മന്നം പൊഴിലിടൈ യുറങ്കന്തോകൈ 


ഇടറിയ പരംപിറ്‌കാന്തു മിനമണിത്തൊകൈയ്ു നെല്ലിന്‍ 
മിടൈപശ്ുങ്കതിരുമീനുമെന്‍റഴൈക്കരുമ്പ്ം വണ്ടും 
കടൈചിയര്‍ മുകമും പോതുങ്കണ്‍മലരന്തൊളിരുമാതോ 


വഠംവിചിക്കരുവി പമ്പവയിന്‍വയിന്‍ വഴങ്ക പാടല്‌ 


n 


https://archive.org/details/muthulakshmiacader 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy l 


14 കമ്പരാമായണം 


വെള്ളിവെണ്‍മാടത്തകത്തൊളി വീശുന്ന | 
പള്ളിനീരാളപ്പുതുമലര്‍മെത്തയില്‍ 
പേടമയില്‍ പോലെ നിദ്ര കൊണ്ടിടുന്നൊ- 
രേടലര്‍ക്കണ്ണികള്‍ കണ്ടിഴിച്ചിടുന്നു. 


9 ആലയിലുള്ള കരിമ്പതേന്‍, പൂങ്കുല 
ചാലേയരിഞ്ഞു വഴിയുന്ന തേന്‍, പിന്നെ 
ചോലക്കനികളില്‍ത്തങ്ങുന്ന തേന്‍, തുട൪- 
ന്നോലേയൊഴുകും ചെറുതേന്‍ തരങ്ങളും, 


പൂമാലകള്‍ പൊഴിക്കുന്ന ഭതനുമള- 
വേലാതൊഴ്ചകിയൊലിച്ചു തിരിച്ചുട൯ 
നീളെപ്പുടറുകള്‍ സഞ്ചരിക്കുന്നതാ- 
മാഴിപ്പെരുഞ്ചാലിലെത്തുന്ന വേളയില്‍ 
മീനുകളെല്ലാമതു കുടിച്ചുന്മത്ത- 
മാനസം ചാടിക്കുതിച്ചു കളിക്കുന്നു. 


10 പാട്ടപോലിമ്പമായ്‌ കൊഞ്ചും പുലയികള്‍_ 
ക്കൊട്ടങ്ങു നീണ്ടു നിവന്നുള്ള കണ്‍കളും 
കാലും കരങ്ങള്‍ മുഖവുമധരവും 
കോലുന്ന ചന്തം കലര്‍ന്നവയല്ലാതെ 
മററു കളകളില്ലാത്ത മൂലം കള്ള 
മൊത്തും പുലയര്‍ പണിയെടുത്തീടാതെ 
ലാത്തുന്നു ചുമ്മാ വയലില്‍, ചെറുമര്‍ക്കു 
മെത്തുന്ന കാമിനീപ്രേമമുറച്ചതാം. 78 


വെള്ളിവെണ്‍മാടത്തുമ്പര്‍ വെയില്‌വിരി പകംപൊരറ്‌വള്ളി 
എള്ളരുങ്കരുങ്കട്ടോകൈ യി൯റുയി ലെഴുപ്പു മൻറേ 


9 ആലൈവായ ക്കരുമ്പിന്‍ COM മരിതലൈപ്പാളൈത്തേനും 
s ചോലൈവായ “ക്കനിയി൯റേനുന്തൊടൈയിഴിയിറാലിന്‍റേനം 
കുത്ത തേനും വരംപികന്തോടി ais, 


“ മട്ടപ്പവുണ്ടു മീനെലാങ്കളിക്കുമാതോ 


കോസലവണ്ണനം 15 


11 


12 


11 


12 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


പൊന്തും പുതുജലത്തിങ്കൽ നീരാടുന്ന 
വൈന്തേന്‍മൊഴികൾക്കെഴുമള കങ്ങളില്‍ 


കസ്‌തൂരി പൂമണത്തോട്ട ചേര്‍ന്നങ്ങനെ 
മുററും പരിമളം, കാളം കടലിലെ 


തങ്‌ ഗതരങ്‌ ഗചയങ്ങളില്‍ സരരഭം 
സംക്രമിപ്പിക്കുവാ൯ പോരുന്നതാകിലോ, 


തേനൊലിച്ചെഞ്ചുണ്ടു പുണ്ടുള്ള പുരുഷര്‍ 
വാള്‍മുനനേര്‍ കടക്കണ്ണിണ പായിച്ചു 
കാമപരവശന്മാരായി നോക്കുമാ- 
റോമനത്തം പരമുള്ളോരവരുടെ 
സരന്ദര്യധോരണി വര്‍ണ്ണിച്ചുകൊള്ളവാ- 
നിന്നിനി മറെറാന്നു വേണമോ ചൊല്ലുവിന്‍? 


വെണ്ട തിരണ്ട കര്‍പ്പൂരം കലര്‍ന്നെഴും 
ചന്ദനക്കൂട്ടോട്ട കുങ്ങമപങ്കവും 
മാറിലിഴക്കി മനോഹരകണ്ഡല_ 
ശാലികളാം പുരുഷന്മാര്‍ കുളിക്കുന്ന 
തണ്ണീര്‍പ്പെരുമയെ വണ്ണിച്ചു പാട്ടവാ൯ 
ദണ്ഡമുണ്ടെങ്കിലും ചൊല്ലുവനിത്രയും: 


എങ്ങും പരന്നുള്ള പുഞ്ചോലകളിലും 
നെല്ലവിളകളില്‍, ശുന്യദേശങ്ങളില്‍, 


വണ്ടല്‍വളം ചുമന്നീട്ടന്ന മണ്ണിലും 
വണ്ടുകളാര്‍ക്കുന്നു സരരഭം കാരണം. 100 


പൃതുപ്പനല്‌കുടൈയു മാതര്‍ പൂവൊട്ട നാവി പൂത്ത 
DOHI വെറിയേ നാറും കരുങ്കടററരങ്ക മെന്‍റാല്‌ 


മതുപ്പൊതിമഴലൈചെവ്വായ്‌വാട്‌കടൊൈക്കണ്ണിന്‍മൈന്തര്‍ cA 
വിതുപ്പറ നോക്കു മിന്നാര്‍ മികതിയൈ വിളമ്പലാമോ 


വെണ്ടളക്കലവൈച്ചേറുക്കങ്കമ വിരൈമെന്‍ ചാന്തു 
കണ്ടലക്കോലമൈന്തര്‍ കുടൈന്തന്ീര്‍ക്കൊളൈ 
yo Bae de 
ii 
മൃകരമൊയ 
S: മതുകരമെ 
ലലലാ 


ല്‍ 


16 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


13 


14 


15 


13 


14 


15 


കമ്പരാമായണം 


മീനായതലോലലോചനമാര്‍ കണ- 
ക്കാലോലമാ വയലിങ്കല്‍ത്തിരിഞ്ഞിട്ടം 
ചെങ്കാലിയന്നോരരയന്നമോമന- 
ച്ചെന്താമരത്തൊട്ടിലാട്ടി വളര്‍ത്തിട്ടം 


പൈതങ്ങള്‍, കാല്‍ച്ചെളി പററിക്കനററുന്ന 
കന്നു ചുരത്തും നറുംപാല്‍ കുടിക്കുന്നു; 
താരാട്ട പാടുന്നു വപച്ചത്തവളകള്‍ 
താളത്തി,ലായവര്‍ക്കൊന്നുറങ്ങീട്ടവാന്‍. 


കാനനച്ചോലയില്‍ കൊമ്പത്തിരുന്നങ്ങു 
കോകിലജാലങ്ങള്‍ വേളി നടത്തവേ, 
ആട്ടം മയിലുകള്‍ വേല്‌മിഴിമാര്‍ നട. 
മാട്ട മരങ്ങിന്നലങ്കാരമേകവേ 

തിങ്ങുന്ന തൂവലെഴുചരയന്നങ്ങള്‍ 
ചെന്താരില്‍ നിന്നും തുൃയില്ലണര്‍ന്നീടവേ, 
ഭപാളവും പൊറനീരും പൊഴിക്കുന്നു 
പൂരിതാനന്ദം മധുവ്രതം സാമ്പ്രതം. 


വേളിച്ചടങ്ങിലേര്‍പ്പെട്ടു ചിലരനു- 

രൂപകളായ കമനിമാരോടൊത്തു. 

മററു ചിലര്‍ക്കു പരുന്തിനെത്തന്നിഴല്‍ 

പററും കണക്കനുരാഗമേ കാമ്യമാം. 120 


ചേലുണ്ട വൊണ്‍കണാരിററിരികിന്‍റ ചെങ്കാലന്നം 
മാലുണ്ട നളിനപ്പള്ളി വളര്‍ത്തിയ മഴലൈപ്പിള്ൈ 
കാലുണ്ട ചേററു മേതി കന്‍റുള്ളിക്കനൈപ്പച്ചോര്‍ന്ത 
പാലുണ്ടു തുയിലപ്പച്ചൈത്തേരൈ താലാട്ടും പണ്്ണണെ 


കുയിലിനം വതുവൈ ചെയ്യക്കൊമ്പിടൈക്കുനിക്കു മഞ്ഞൈ 
അയില്‌വിഴിീ മകളിരാട്ട മരങ്കിനുക്കഴക ചെയ്യ_ 
പ്യയില്‌ചിറൈ യരചവന്നം പന്‍മലര്‍പ്പള്ളി നീന്‍റം 
തുയിലെഴത്തുമ്പി കാലൈല്ചെവ്വഴെ മുരല്‌വ ചോലൈ 


പൊരുന്തിയ മകളിരോട്ട്‌ വതുവൈയീറ്‌പൊരു 


വ 
പരുന്തൊട്ടനിഴല“ചെന്‍റെന്ന വിയലിചൈപ്പ Be 


യ൯റുയ്‌പ്പാരും 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കോസലവണ്ണനം 17 


പീയൂഷയുഷവും തോല്ലുന്ന ശാസ്ത്രാത്ഥ- 
സാരം ശ്രവിപ്പവരാണു വേറേ ചിലര്‍, 
ആഗന്തുകര്‍ക്കന്നദാനം നടത്തിയൊ- 

ട്ടാനന്ദമേല്ലാന്‍ കൊതിപ്പൂ ചില ജനം. 


16 കണ്ണില്‍ ചുവപ്പു കലര്‍ന്ന തലപ്പുക്ക, 
ളന്നിദ്രകോപമെഴും മനോഭാവവും 
ഒന്നിച്ചു കാണിച്ചു, തല്‍ച്ചരണായുധം 
തന്നാല്‍ ooo വീറൊട്ട തല്ലിയും 
തെല്ലെങ്കില്ലം പുവ്വവൈരമില്ലെങ്കില്ലം 
നില്ലാതെ കോപിച്ചുപോര്‍ വെറുപ്പേലാതെ, 
വീരവ്വത്തിക്കല്ലഭംഗം ഭവിക്കിലോ 
ജീവനെപ്പോലും വിഗണിച്ചു വാശിയില്‍ 
ഉഗ്രമാം പോരു നടത്തുന്ന കുക്കുട- 
വര്‍ഗത്തിലാളകളാളുന്നു കൌതുകം. 


17 കെങ്കണ്ണെഴുന്നൊരു പോത്തിന്‍കിടാവുക- 
ളങ്ങോട്ടമിങ്ങോട്ടമേററു ചീററത്തൊടേ 
വമ്പിച്ച മേഘനി൪ഘോഷദമുദിപ്പിച്ചു 
കൊമ്പുകൾ കൊണ്ടു പരസ്സരം കുത്തിയും, 
കൂരിരുട്ടെങ്ങും പരന്നതു പെട്ടെന്നു 
കൂറിട്ട കോപിച്ചു നിന്നേററ പോലവേ, 
വൈരമിരുപുറം വര്‍ദ്ധിക്കുമാറവ 
ഘോരതരമായ്‌ തലകൊണ്ടടിക്കവേ, 
വണ്ടിനം കുഞ്ചിയിലാര്‍ക്കവേ, വാരിദ- 
മണ്ഡലത്തോളമുയര്‍ന്തു ജനാരവം. 


മരുന്തിനു മിനിയ കേഠംവി ചെവിയ്ുറമാന്തു വാരും 
വിരുന്തിനര്‍ മുകങ്കണ്‍ടന്ന വിഥാവണി വിരുമ്പുവാരും. | 


16 കറുപ്പരുമനരങ്കണ്ണിര” ചിവപ്പുറു ചൂട്ടങ്കാട്ടി 
ഉരപ്പര പടൈയിറ്‌റാക്കിയുറുപകൈയിന്‍റിച്ചീറി 
വെറുപ്പിലകളിപ്പിന്‍വെമ്പോര്‍ മതുകൈയ വീരവാഴ്‌ക്കൈ 
മറുപ്പട വാവി ചേണാ വാരണം പൊരുത്തു വാരും 

17 എരുമൈനാകീന്‍റചെങ്കണേ റൈറയോടേറൈറചീററരത്തു 
ഉരുമിവൈയെന്നത്താക്കിയൂഴ്ചം നെരുക്കി യൊ൯റായ്‌ 
വിരിയിരുളിരണ്ട 09M" വെകണ്ടനവനൈയ നോക്കി 
അരിയിനങ്കഞ്ചിയാര്‍പ്പമഞ്ചുറ വാര്‍ക്കിന്‍റാരും 


https://archive.org/details/muthulakshmiacademy : 


18 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


13 


19 


20 


18 


19 


20 


കമ്പരാമായണം 


മുള്ള നിറഞ്ഞ ചെന്താരില്‍ വെളുവെളെ- 
യുള്ള മുളകളൊടിഞ്ഞു വീണീടവേ, 
മുത്തും കനകവും തള്ളമാരും, OM- 

മത്രയും ചിന്നിച്ചിതറിപ്പരക്കവെ, 
ചേലൂററ ശംഖം ചിലന്പെച്ചലഞ്ചലം, 
ചാലില്‍ മീന്‍ തുള്ളിപ്പിടയുമാറങ്ങനെ, 
ആമകള്‍ കാലം തലയും ചൂതക്കുമാ,- 
റാകെ വരാല്യകള്‍ പൊത്തിലൊളിക്കവേ 
എങ്ങുമാ നാട്ടില്‍ വയലിലുഴവുകാര്‍ 
തങ്ങടെ കാളകളെത്തെളിച്ചീടിനാര്‍. 


മുന്തിയ മുക്കനി നാനാ മുതിരയും 
മുങ്ങുന്ന മട്ടില്‍ നറുനെയ്‌ കലര്‍ത്തിയും 


ചെന്തയിര്‍ക്കട്ടയും കല്‍ക്കണ്ടവുമിട്ടു 

വെന്ത ചോറന്തണര്‍ താന്താങ്ങള്‍ മേവിട്ടം 
ഇല്ലങ്ങളില്‍ വെച്ചു ബന്ധുക്കളും പിന്നെ 
നല്ല വിരുന്നുകാരോടുമൊരുമിച്ച 


വാനോരമുതെന്നപോലെ രുചിക്കുന്ന 
കോലാഹലമങ്ങു കേള്‍ക്കാമനുദിനംം 


ധമ്മശാസ്ത്രങ്ങളറിഞ്ഞു ലോഭം വെടി- 
ഞ്ഞുണ്മയില്‍ കോപം വെളിവാക്കിയും സ്വയം 
പാല്യരാകും പ്രജാസഞ്ചയത്തെയറി- 
ഞ്ഞെല്ലാരിലും കൃപാസാരം ചൊരിഞ്ഞിടും 


മുള്ളരൈ മുളരി വെള്ളി മുളൈയീറ മുത്തും പൊന്നും 
തള്ളൂറ മണികഠം ചിന്തച്ചലഞ്ചലം പുലമ്പച്ചാലില്‌ 
തുള്ളിമീന്‍റുടിപ്പ വാമൈ തലൈപുടൈ ചുരിപ്പത്തുമ്പി_ 
നുഠംവരാ ലൊളളിപ്പ 288 രുഴുപകടുരപ്പവാരും 
മുന്തുമുക്കനിയിനാനാമുതിരൈയി൯ മുഴുത്ത ang Idd 
ചെന്തയിര്‍ ക്കണ്ടങ്കണ്ട മിടൈയിടൈ ചെറിന്തചോററിന്‍ 
തന്തമിലിരുന്തു താമും വിരുന്തൊട്ടന്തമരിനോട്ടം 

അന്തണ രമുൃതരുത്തിയയിലുറു മമലൈത്തെങ്കും 


മുറൈയറിന്തവാവൈ M1891 മുനിവുഴീ മുനിത്തു വെഹ്‌കും 
ഇറൈയറിന്തുയിര്‍ക്കു നല*കമിചൈ കെഴു വേന്തൻ കാക്ക 
പ്പൊറൈ തവിര്‍ന്തുയിര്‍ക്കു HID" വപ്പൂതലന്തന്നിറ്‌ നില്‍ 
നിറൈപരഞ്ചൊരിന്ത വങ്ക നെട്ടമുതു കാററു നെയ “തല്‌ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കോസലണ്ണനം 19 


പേരാണ്ടൊരു നൃപന്‍ കാക്കവേ, ഭൂതലം 
ഭാരമിറക്കിയൊട്ടാശ്വസിക്കും വിധം 
നൌാകകള്‍ പൊന്നിന്‍െറ ഭാരമിറക്കുന്നു 
നൈതലിലൊന്നു നട്ട നിവര്‍ത്തീട്ടവാന്‍. 


21 കൊയ്തു നെല്‍ക്കററകള്‍ മാനം തൊട്ടമാറു 
കുന്നു കൂട്ടീട്ടതിന്മീതേ കുറിവെച്ചു 
നെല്ലമെതിച്ചതെടുത്തു ചെരിയോര്‍ക്കു 
വല്ലികൊടുത്തു കൂമ്പാരമായ്‌ കൂട്ടിട്ടം, 
അങ്ങനെ ശേഷിച്ച ധാന്യമുചിതരായ്‌- 
ത്തങ്ങുമതിഥി കളൊത്തു ഉജിക്കുവാ൯ 
വണ്ടി നിറച്ചു വഴി ഞെരുങ്ങീട്ട &- 
മണ്ഡലത്തിന്‍െറ മുതുകൊടിയും വിധം 
തങ്ങള്‍ വസിക്കുന്നിടത്തേഷ്ണു കര്‍ഷകര്‍ 
ഭംഗം വിനാ തെളിച്ചീട്ടന്നു വാഹനം. 


22 കററക്കതിര്‍ തിങ്ങി നില്ലം വയലിലും 
മുററും പരിമളമുള്ള പുഞ്ചോലയില്‍ 
ഏററം മുതിര്‍ന്ന മരങ്ങള്‍ പലതിലും 
പററും വിളകളും പിന്നെ മുതിരയും 
മുല്ല നിലത്തില്‍ വിതച്ചു വളരുന്ന 
വല്ലികള്‍ താഴെപ്പടരും വകകളും 
നല്‍കുന്ന കായ്‌ കനി കൊള്ളുന്നു കര്‍ഷകര്‍, 
നല്ല തേന്‍ പൂക്കളില്‍ നിന്നു വണ്ടെന്നപപോല്‍. 


21 എറിതരുമരിയിന്‍ ചുമ്മൈയെട്ടത്തുവാനിട പോര്‍കഠം 


കുറികൊളും പോത്തിറ“കൊല്‌വാര്‍ കൊന്‍റ്‌ AMO" Aaa 
= ൭. A 


വറിയവര്‍ക്കുതവിമിക്ക വിരുന്തുണ മനൈയിലുയ 
നെവികളും പുതൈയപ്പണ്ടി നിറൈത്തുമണ്ണെളിയവൃ 


Po 


കതാിര്‍പട്ട വയലിനുള്ള കടികമഴ്‌ഒ 


20 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


23 


24 


25 


26 


23 


24 


25 


26 


കമ്പരാമായണം 


(വൃത്തം മാറി) 
തരുണിമാരുടെ പങ്കജസുന്ദര- 
വദനം തന്നിലെ മൈക്കണ്‍മുനകളെ 
പിടകമെന്ന നിനച്ചു കൊതിച്ചു ഷട്‌- 


പദനിരകൾ ‘ARM’ OM) COM 6131621900. 


മാരസുന്ദരിമാര്‍ മുല പൂരുഷ- 
ന്മാരുടെ നേര്‍ക്കിടയ്റ്കു കയര്‍പ്പതും 
കേരമദ്യം കുടിച്ചുള്ള മീനുകള്‍ 
ചാരേ കൂത്താടി നില്ലതുമങ്ങല്ലോ. 


കാര്‍മുകില്‍ പോല്‍ കറുത്തോരെരുമക- 
ളരിലുള്ള കിടാങ്ങളെയോരക്കവേ 
നീരില്‍ നില്ലെച്ചുരന്നൊഴിയും പയോ- 
ധാരയാല്‍ തഴച്ചീടുന്നു നെല്ലുകള്‍ 


മുട്ടില്ലാത്തൊരട്ടക്കളയി ലരി- 

യിട്ടു വാര്‍ക്കുന്ന കഞ്ഞി കുളങ്ങളെ 
വിട്ടൊഴുകിക്കവുങ്ങിന്‍ തൈക്കൂട്ടവും 
നട്ട ചെന്നെല്ലി൯ ഞാറും വളര്‍ക്കുന്നു. 


പരുവ മങ്കൈയര്‍ പങ്കയ വാണ്‍മുകത്തു 
ഉരുവവുണ്‍കണൈ യൊണ്‍പെടൈ MIAAM— 
ക്൭രുതിയ൯ പൊട്ട കാമുററു വൈകലും 
മരുതവേലിയിന്‍ വൈകിന വണ്ടരോ 


വേളൈ വെന്‍റ വിഴിച്ചിയര്‍ വെമുലൈ 
ആളൈ MID മുനിന്തിട്ട മങ്കൊര്‍പാല* 
പാളൈ തന്ത ADAG കിപ്പരു 

വാളൈ MIMQ മതര്‍ക്കു മരുങ്കെലാം 


ഈര നീര്‍പടിന്തിന്നിലത്തേ ചില 
കാര്‍കളെന്ന വരുങ്കരു മേതികഠം 
ഉനരിനിന്‍റ ക൯റുള്ളിട മെന്‍മുലൈ 
താരൈ കൊള്ളത്തടൈപ്പന ചാലിയേ 


മുട്ടിലട്ടിന്‍ മുഴങ്കരവാക്കിയ 
നെട്ടുലൈക്കഴുനീര്‍നെട്ട നീത്തന്താന്‍ 
പട്ടമെന്‍ കമുകോഞ്ക പടപ്പൈപോയ്‌ 
നട്ടചെന്നെലിനാറു വളര്‍ക്കുമേ 


https://archive.org/details/muthulakshmiacademy 


204 


നായ to 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കോസലവണ്ണനം 21 


27 പൂവനോടിട ചേര്‍ന്ന പിടക്കോഴി 
കാല്‍ കുടയവേ വീഴന്ന മാണിക്യം 
കുപ്പുമേടില്‍ മിന്നാമിനുങ്ങെന്നോത്തു 
കൂട്ടകളില്‍ കുരുവികള്‍ OM, 


28 വെണ്‍തയിര്‍ക്കലം മത്തൊലിക്കൊള്ളവേ 
വെള്ളച്ചങ്കുവള കില്ലങ്ങിടവേ 
താന്തമാമരക്കെട്ടുകള്‍ ചായവേ 
മങ്കമാര്‍കൈയ്‌കൾ നൊന്തിടുന്തു പരം. 


29 നൈതലില്‍ നീലക്കണ്ണെഴും പെണ്‍കൊടി- 
പ്പൈതലുകള്‍ മുറങ്ങളില്‍ വാരിയ 
മുത്തുകള്‍ കൊണ്ടു കൊച്ചു കളിപ്പുര 
മുററത്തെല്ലാം പണിതു കളിക്കവേ 
ചിന്തിയ നറും മുത്തുകള്‍ തന്നെയും 
ചേററിയ വെട്ടുപാക്കി൯ തരിമണി. 


30 ചെമ്മരിയാട്ടിന്‍ കുട്ടികള്‍ ചാഞ്ചല്യം 
തെല്ലമേലാത്ത കൊനമ്പെഴും UVOLI 
തമ്മിലിട്ടിടിക്കുമ്പോള്‍ മലയുടെ 
താഴ്‌വരയിലിറങ്ങി നിന്നീട്ടന്ന 


27 ചൂട്ടടൈത്തലൈ ച്ചെന്നിറ വാരണം 
താട്ടണൈക്കുടൈയത്തകൈ ചാന്‍മണി 
മേട്ടിമൈപ്പന മിന്‍മിന്റിയാമെന_ 
ക്കുട്ടിനുയ്‌ക്കുങ്കകീണഇയിന്‍ കുഴാമരോ 


28 തോയും വെണ്ടയിര്‍ മത്തൊലിതുള്ളവും 
മായ വെഠംവളൈ വായ്‌ വിട്ടരററവും 
തേയു നുണ്ണിടൈ ചെ൯റു വണങ്കവും 
ആയര്‍ മങ്കൈയരങ്മൈ വരുന്തുവാര്‍ 


29 കാറപാകു കൊഴിപ്പവര്‍ കോണെരി 
കററിലാത കരുങ്കണുളൈച്ചിയര 
മുററിലാര മുകന്തുതം മു൯റിലീല്‌ 
ചിററില” കോലിച്ചിതറിയ മുത്തമേ 


30 തുരുവൈ മെന്‍പിണൈ യീന്‍റ തുളക്കിലാ 
വരീമരുപ്പിണെ വ൯റലൈ യേറൈറവാന്‍ 


https://archive.org/details/muthulakshmiacademy > 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy x 


22 ; കമ്പരാമായണം 


ഗര്‍ഭിണികളാം കാര്‍മുകില്‍ മാലകള്‍ 
ഞെട്ടി മിന്നല്‍പ്പിണരൊളി ചിന്നുന്നും 


31 തേനൊലി പൊഴിക്കുന്നു തിനക്കാട്ടില്‍ 
ചേലിളം കിളി, മൂളുന്നു വണ്ടുകള്‍, 
നീരില്‍പ്പുള്ള ചിലയ്ത്രന്നു, മേടയില്‍ 
നാരിമാരുടെ ഗീതം മുഴങ്ങുന്നു. 


32 കുട്ടികളെപ്പിടിയാനയോടൊപ്പം 
വിട്ടു, കൊമ്പനെപ്പാട്ടില്‍പ്പെടുത്തവേ | 
വാരി ചൂഴും മലകള്‍ക്കുടമക- 
ളായ “മള്ള'രുതിര്‍ത്തിട്ടമാരവം 
അന്നിലത്തിമ്പമോട്ട കളിയാട്ട | 
മന്നങ്ങളെയിണ പിരിച്ചീട്ടന്നം 


TRE 33 കൊണ്ടിടുന്നു മാണിക്യം കിഴങ്ങിനം 

ace കൊണ്ടിടുന്ന കൃഷീവലരാകവേ 

. തൂങ്ങി നില്കുന്ന മാങ്കനി തങ്ങളില്‍- 

തങ്ങിടും രസം കൊള്ളുന്നു പൂണ്ണമായ്‌. 238 


ഉരുമിടിത്തെനത്താക്കുറു മോതൈയിന്‍ 
വെരുവിമാല"വരൈ ചൂന്‍മണൈ മിന്നുമേ 


തിനൈച്ചിലമ്പുവ തീഞ്ചൊലിളങ്കിളി 
നനൈച്ചിലമ്പവ നാകിള വണ്ടുപൂം 
പൂനൈച്ചിലമ്പുവ പുള്ളിനം വള്ളിയോര്‍ 
മനൈച്ചിലമ്പവ ABE വള്ളൈയേ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കോസലവണ്ണനം 23 


പൊന്നണിപ്പുമ്പൊടികളണിയുന്ന 
പുന്നപ്പുക്കളോ പുള്ളികള്‍ കൊള്ളുന്നു 
വെള്ളിത്തുവാലെഴുമരയന്നങ്ങള്‍ 
പള്ളികൊള്ളുന്ന പങ്കജമെത്തയില്‍. 


34 CUM കുഴലരും കൊന്നക്കുഴല്യമാ- 
യങ്കണങ്ങളിലായന്മാര്‍ കാത്തിടും 
പൈയ്തളെയുറക്കുന്നു ചെറുമികള്‍ 
തക്കപോല്‍ പൊഴിച്ചീടും കുരവകള്‍ 
DOMM കന്നിമാര്‍ ചെവ്വഴി കേട്ടല്ലോ 
കാവല്‍ മാറുന്നു പുല്‍ത്തിന കാപ്പവര്‍. 


35 കാററിലാടും മുളപ്പൊട്ടില്‍ തട്ടിത്തേന്‍- 
കൂട്ടില്‍ നന്നൂറിത്തുങ്ങിട്ടം പാമ്പപോല്‍ 
മാമലയിലെപ്പൈന്തേനച്ചങ്ങഴി- 
നീര്‍മലര്‍ക്കുളം തിങ്ങിയൊലിക്കവേ 
തൂമ്പിലെപ്പിരിവായ്‌ ച്ചങ്ക, കാറ്റേററ 
ചേമ്പിന്‍ തണ്ടിങ്കലാടിക്കളിക്കുന്നു. 


36 ശാശ്വതശ്രീയും വിദ്യയ്യമൊത്തു ളേളോ- x 
രാ ശശിലേഖാഫാലമുടയവര്‍ 256 mS: 


പുള്ളി കൊറംവന പൊന്‍വിരിപയന്നൈയിറ്‌ 
പള്ളി കൊഠംവന പങ്കയത്തന്നമേ 


34 കൊന്‍റൈവേയ്‌്ങ്കഴറ* കോവലര്‍ മുന്‍റിലില്‌ 
ക൯റുറക്കുങ്കവൈ കടൈചിയര്‍ 
പുന്‍റലൈപ്പനങ്കാപ്പടെ പോതര- 
ച്ചെന്‍റിചൈക്കു നുളൈച്ചിയര്‍ AYY 


35 ചേമ്പു കാലിറച്ചെങ്കഴ നീര്‍ക്കുള- 
ത്തമ്പു കാലച്ചുരിവളൈ മേയ്‌്വന 
കാമ്പ കാല്‌പൊരക്കണ്ണകന്‍ മാല വ l 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


24 


38 


39 


37 


38 


39 


ല്പം KE 


കമ്പരാമായണം 


ആശപോലെയഭിീഷ്ടമേകിടിനാര്‍ 
വൈശസമാര്‍ന്ന യാചകന്മാര്‍ക്കെല്ലാം 
വന്നിട്ടന്ന വിരുന്നുകാര്‍ക്കെന്നെന്നു- 
മന്നം നല്‍കിയും വാണാരവര്‍ സുഖം. 


ചന്ദ്രലേഖാസമാനമാം കത്തിയാല്‍ 
സുന്ദരമായ്‌ മുറിച്ച കഷണങ്ങള്‍ 
ചേന്നിട്ടമുപദംശവും സുപവും 
കുന്നുപോൽ കൂട്ടിച്ചേത്തു കുഴച്ചതാം 
വെണ്ചൃത്തിന്നൊളിയന്നത്തിന്‍ കൂമ്പാര- 
മന്നസത്രങ്ങള്‍ തോറുമേ കണ്ടിടാം. 


നരകകളളവില്ലാതെ നല്‍കുന്നു 
നാട്ടുകാര്‍ക്കു നിധികള്‍ പലതരം 
നല്‍കിട്ടുന്നു നിലം നിറയെ വിള, 
നല്ല രത്നം നിലങ്ങളുമേകുന്നും 
നേടടവാനരുതാം കുലജന്മമ- 
ങ്ങേകിടുന്നു സശീല്യാദി സദ്‌ഗുണം. 


ആരുമാ നാട്ടില്‍പ്പാപമേ ചെയ്യാത്ത 
കാരണം പേടി കൂടാത്തോര്‍ കാലനില്‍. 
ചീററവുമവര്‍ക്കില്ലല്ലോ ചിത്തത്തി- 
ലേററവും. നല്ല ചിന്ത വളര്‍ക്കയാല്‍. 


UTW വന്തവര്‍ക്കീതലും വൈകലും 
വിരുന്തുമന്‍റി വിളൈവന യാവൈയേ 


പിറൈമുകത്തലൈ പ്പെട്പിനിരുമ്പുപോഴ* 
കുറൈക റിത്തീരറം കുപ്പ പരുപ്പൊട്ട 
നിരൈവെണ്‍ മുത്തിനിറത്തരീ ചിക്കുവൈ 
ഉറൈവ കോട്ടമിലൂട്ടിടന്തോറുമേ 


കലഞ്ചുരക്കു നിതിയങ്കണത്തിലാ 
നിലഞ്ചുരക്കു നിറൈവള MAMI 
പിലഞ്ചുരക്കും പെറുതറ്‌കരിയതം 
കലഞ്ചുരക്കു മൊഴുക്കങ്കടിക്കെലാം. 


കൂററമില്ലൈയൊര്‍ കുററമിലാമ്മൈയാല* 
ചീററമില്ലൈതഞ്ചിന്തൈയീറ*ചെമ്മൈയാല* 


https://archive.org/details/muthulakshmiacademy 


276 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കോസലവണ്ണനം . 25 


ധമ്മമേ ചെയ്‌കയല്ലാതെ മറെറാരു | 
ശര്‍മ്മത്തില്‍ കാംക്ഷയില്ലാത്ത കാരണം 
നിത്യവുമവര്‍ക്കുല്‍ക്കര്‍ഷമല്ലാതെ- 
യെത്തുവതില്ലണവുമധോഗതി. ra 


40 നെറി കടന്നു പരപ്പതു നീരുതാന്‍ $ 
കുറിയഴിവതു കുങ്കമത്തോളിനാം | 
HLM മങ്കമാര്‍ മദ്ധ്യദേശത്തിനാം 
കുടിലതകളോ കൂന്തലില്‍ മാത്രമാം. 


41 അകിലിടും പുക, വെപ്പുപുരപ്പുക, 
നലമൊടാലയില്‍ പൊങ്ങും നറും വിക 
മറയോര്‍ പൊന്തിക്കും ഹോമധുപത്തിനോ- 
ടിവ കലര്‍ന്നു വളര്‍ന്നു കാര്‍കൊണ്ടലായ്‌ . 


(തൃത്തം മാറി) 

42 അരുവയര്‍ക്കുഴല്‍ പ്പോലെ നടക്കുന്നു മയിലുകള്‍, 
അവരണിയൊളിപോലെ പരന്നു വെയില്‍, 
അവരുടെ കുനുകൂന്തല്‍ നിരപോലെ തിങ്ങി മേലേ 
കറുകറെ നിറമാന്ന മുകില്‍മാലകള്‍, 
അവര്‍ക്കെഴും മിഴിയൊളികോലും മീനകലം നറും 
മണമുള്ള വയലിങ്കല്‍ കുളിച്ചു നിന്തി. 


ആററനല്ലറമല്ലതിലാമൈയാല്‌ 
ഏററ മന്‍റിയിഴിത്തകവില്ലൈയേ, 


40 നെറികടന്തു പരന്തന നീത്തമേ 
കറിയഴിന്തന കുങ്കമത്തോഠംകളേ 
ചീറിയ മങ്കൈയര്‍ തേയു മരുങ്കലേ 
വെറീയവുമ്മവര്‍ മെന്‍മലര്‍ക്കൂന്തലേ. — 


41 അകിലിടുംപുകൈയട്ടിലിട്ടംപുെ 
നകലിനാലൈ നറുംപ്യമെ 9 


woe sons: = + 


26 


43 


44 


45 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


അലയലയ്തന്ന ജലം കലങ്ങവേ സുന്ദരിക- 
ളിടയൊടിഞ്ഞീടുമ്മാറു തുടിച്ചിടുമ്പോശ 
വിടരുന്നിതവരുടെ പവിഴച്ചുണ്ടൊളി ചേന്ന 
വദനത്തിന്നഴകാന്ന കുമുദമെല്ലാം. 


മടകളില്‍ച്ചരിക്കുന്നോരരയന്നം പോലെ മെല്ലേ 
നടന്നിട്ടമഴകാന്ന ചെറുമികടെ 
അളകാഞ്ചിതങ്ങളായ വദനങ്ങള്‍ പോലെ മിന്നും 
നളിനങ്ങൾ മന്ദം മന്ദം വിടന്നിട്ടന്നു. 


വിധികളെയെതിര്‍ക്കുന്നു വിരിഞ്ഞ വേല്‌മിഴിയാലേ, 
കരിണിയെ മടക്കുന്നു നടകളാലെ, 


ഇട തിങ്ങും മുലയിണകൊണ്ടു ചെന്താമരപ്പുവിന്‍ 
മട്ടമുകുളങ്ങളെയും മടക്കീടുന്നു, 


മല വാഴം മതിയെയാ വനിതകളെതിര്‍ക്കുന്നു 
നലമെഴും തങ്ങളുടെ വദനങ്ങളാല്‍. 


പകലിനെപ്പഴിക്കുന്നു പരക്കും മണികിരണം, 
കുളിരിളം നീര്‍ക്കുടത്തെ മടവാര്‍മുല, 


തുകിലിനോടിടയുന്നി തമുതൊളി വെണ്‍നുരകള്‍, 
മുകിലിനോടടരാടി മംഗല്യവാദ്യം. 312 


43 ഇടൈയിറ മകളിറ*കളെറിപുനന്‍ മറുക_ 
ര്‍ടൈപവര്‍ തുവരിതഴലര്‍വന കുമുതം 
മടൈപെയരനമെനമടനടൈയിളക- 
ക്കടൈചിയര്‍ മുകമെന മലര്‍വന കമലം, 


44 വിതിയിനൈ നവന വയില്‌വിഴി പിടീയിന്‍ 
കതിയിനൈ നകുവന വവര്‍നടൈ കമല... 


പ്പൊതിയിനൈ നകുവന പൃണര്‍മുലൈ രലൈവാഴ്‌ 
മതിയിനൈ നകവന വനിതൈയര്‍ വതനം 


45 പകലിനൊടികലുവ പടര്‍മണി മടവാര്‍ 
നകിലിനൊടികലുവ നളിവളരിളനീര്‍ 


തുകിലിനൊടികലുവ ചതൈപുരൈ നുരൈ കാര്‍ 
മുകിലിനൊടികലുവ കടിമണമുരചം 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കോസലവണ്ണനം 27 


46 മഴക്കാറിന്നഴകുററു മണമാന്ന പുങ്കാവുകള്‍, 
കളത്തില്‍ നെല്ലൊലിക്കൊപ്പം തടമുലകള്‍, 
നിറകടലണക്കെട്ടിലമരും നീരാഴി പോലെ, 
നിധിയാളും ഗ്രാമം പോലാം നിലിമ്പലോകംം 


47 നിരപ്പിനെക്കാണും മുത്തിന്‍പൊടിയാം 
നെല്ലൊലികള്‍ പാല്‌- 


ക്കടല്‍ പെറേറാരമൃതമോ തേനൊലിച്ചൊല്ലോ 
പെരും മലകളോ നദിയരുളിയ നിധികളാം 
അരും മണിനികരംതാന്‍ പൊല ക്കൂമ്പാരങ്ങള്‍. 


48 സുന്ദരികള്‍ പന്തടിക്കും ചന്ദനപ്പുങ്കാവനമോ 
ചന്തമേറും ചമ്പകപ്പുങ്കാടായി മാറി 
സ്‌കന്ദതുല്യരായ യുവസുന്ദരര്‍൪ക്കെഴും കളരി 
നന്ദനമെന്നാലും “മുല്ല'ക്കാടായിപ്പോയി. 


49 കോകിലങ്ങള്‍ പഠിക്കുന്നു ബാലികമാര്‍ കൊഞ്ചും ഗുള- 
പാകമൊത്ത മൊഴി, മയില്‍ നടനഭംഗി, 
മിന്നുമിളം ശംഖിന്‍ Mow ad ചൊരിയുന്നിതവരുടെ 
കുന്ദദന്തകാന്തികോലം വെണ്മ;ത്തുകളെ. 328 


46 കാരൊട്ട MOUM കടിപൊഴില്‌ കഴനീ- 
പ്പോരരൊട്ട നികര്‍വന പൊലന്‍വരൈയണൈചൂഴ” 
നീരൊട്ട നികര്‍വന നിറൈകട നിതിചാല” 
ഉരൊട്ു നികര്‍വനവിമൈയവരുലകം. 


47 നെന്‍മലൈയല്ലന നിരൈവരുതരളം 
ചൊൻന്‍മലൈയല്ലന തൊട്ടകടലമിര്‍തം 
ന൯ന്‍മലൈയല്ലന നതിതരു നിതിയം 
പൊന്‍മലൈയല്ലന മണിപട്ട പുളിനം. 


48 പന്തിനെ യിളൈയവര്‍ പയിലിടമയിലൂര്‍ 
കന്തനൈ യനൈയവര്‍ കലൈതെരി കഴകം 
ചന്തനവനമല ചണ്‍പകവനമാം 
നന്തന വനമല നറൈവിരി പൃറവം-. 


49 കോകില നവില്‌വന വിളൈയവര്‍ കുതലൈ- 
പ്പാകീയല്‌ കീളവികളവര്‍പയിനടമേ 
കേകയ നവില്‌വന കിളരിള anag wiw À 
നാകുകളുമിഴ്‌വന നകൈപുരെ MOBO W 


https://archive.org/details/muthulal 
al എന്തി 


ഭ്‌ 


51 


52 


53 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


യമ്പരാമായണം 


മധുഗേഹമാളന്നവര്‍ നുകരുന്നു മദ്യം, നില- 

മുഴം പണിയെടുക്കുവോരുഴ്ചന്തു നിലം, 
വാദ്യവിശാരദരുടെ സദനത്തില്‍ ശുഭാത്മക- 
വാദ്യമേളം മുഴക്കുന്നു ബാലകരാകെ, 

വക്രവീണ ഗാന്ധാരത്തില്‍ വായിക്കുന്നു ഗാനവിദ്യാ- 
സക്തരുടെ ഭവനത്തില്‍ പൈതങ്ങള്‍ പോലം. 


പൂമാലകള്‍ കുളിരിളം തേന്‍ ചൊരിവു, നരകകളോ- 
മാണിക്യകനകചയം പാതകള്‍ തോറും, 
ശീതവാതമമൃതത്തിന്‍ കണികകള്‍, കര്‍ണ്ണാതൃത- 
ഗീതം കാവ്യമഞ്ജരികള്‍ മധ്ുസ്യന്ദികള്‍. 


ചാരുത കലന്ന ചായലുള്ള ചഞ്ചലാക്ഷിമാരെ 
നേരേ കാണ്‍കെക്കാമുകര്‍തന്‍ ചിന്തകള്‍ പോലെ 
പൂവണിഞ്ഞ കൂന്തലോടെ മണിയണിമാറുള്ളോരു 
പൂവലംഗിമാര്‍കളുടെ പിന്നാലെ മെല്ലെ 
മാറിടാതെ നടക്കുന്നു പിലിത്തഴപ്പാന്ന മയി- 
ലേറെക്കരുൂഹലം പൂണ്ടു പരന്ന കാവില്‍, 


ദാനമില്ലാ, ദരിദ്രത ദാരിദ്രയത്തിനുള്ള മൂലം; 
വീര്യമില്ലാം പോരിലാരും നേര്‍ക്കാത്ത മൂലം; 


50 പഴൈയര്‍ത മനൈയന പഴനറൈ നുകരും 
ഉഴവര്‍ത മനൈയനവുഴുതൊഴില' പൂരിയും 
മഴവര്‍ത മനൈയന മണവൊലിയിശൈയിന്‍ 


കിഴവര്‍ത മനൈയന കിളൈപയില* വള്ൈയാഴ്‌. 


51 കോതൈകഠം ചൊരിവന കുളിരിള moo 
പാതൈകഠാ ചൊരിവന പരുമണീ കനകം 
ഉരതൈകഠം ചൊരിവന വൃയിരുറുമമുതം 
കാതൈകഠാ ചൊരിവന ചെവിനുകര്‍ കനികറാ 


52 ഇടങ്കൊഠം ചായല്‌“കണ്‍ടിളൈഞ്ഞര്‍ ചിന്തൈ പോല" 
തടങ്കൊഠം ചോ ലൈവായ്‌മലര്‍ പെയതാഴകുമല 
വടങ്കൊഠാ പൂണ്‍മുലൈമടന്തൈ മാരൊട്ടം 
തൊടര്‍ന്തു ചോവന തോകൈ മഞ്ഞെകഠാ, 


53 വ൮ണ്ടദൈയില്ലൈയോര്‍ വറുമൈയിന്‍ മൈയാല* 


തിണഞ്ജബൈയില്ലെ നേര്‍ ചെറുനരിന്‍മൈയാല* 


https://archive.org/details/muthulakshmiacademy 


342 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കോസലവണ്ണനം 29 


54 


55 


56 


57 


നേരുമില്ലാ പൊളിയ്യരസ്ത്രാത്ത മൂല; മജ്ഞതയ്യം 
തീരെയില്ലാ കേട്ടറിവിന്‍ പെരുപ്പം മൂലം. 


എള്ളം, തിന, ചാമ, ചോളം, മുതിരയും സുലഭമായ്‌ 
കൊള്ളം കററക്കളങ്ങളും കുഴഞ്ഞ ചേറില്‍ 
തള്ളിപ്പൊന്തുമളത്തിലെയുപ്പ തിങ്ങും കളങ്ങളും 
തള്ളിച്ചേന്ന കലമ്പിപ്പോയ്‌ തമ്മിലന്യോന്യം. 


ഈര്‍ദ്ധ്വഗതി ലഭിക്കാതെ ജീവജാലം കര്‍മ്മപാശ- 
ബദ്ധരായി പ്പലപല ഗതിയാളം പോല്‍ 

ശക്കരയും പഞ്ചസാര, തേനുമായര്‍ക്കുടികളില്‍ 
വെയ്ക്കും തയിര്‍ക്കട്ടകളും കലര്‍ന്നു തമ്മില്‍. 


കണ്ഠജമാം ഗാനങ്ങളും കാഹഭളധ്വനിയും വേറെ 
പൊന്തിനിന്നു സന്ധിച്ചീട്ടം തെരുവീഥിയില്‍ 
ആറുമാറും വന്നു തമ്മില്‍ച്ചേന്നുനിന്നു പോരാടിട്ട- 
മ്മാറുത്സവയാഗങ്ങളും കലര്‍ന്നു തമ്മില്‍. 


പിരിയന്‍ വായ്‌വഴി പൊന്തും ശംഖധ്വനി നേരേ കോലി- 


ട്ടറഞ്ഞാഞ്ഞടിച്ചു കേള്‍ക്കും പറയൊലിയ്യം 358 


v 


ഉണ്ബൈയില്ലെ പൊയ്‌യയുരൈയിലാമൈയാല 
ഒണബ്ടൈയില്ല്ലൈെ പല്‌ കേഠംവിയോങ്കലാല”. 


54 എള്ളുമേനലുമിറുങ്കുഞ്ചാമൈയും 
കൊള്ളുങ്കൊള്ളൈയിറ*കൊണരും പണ്ടിയും 
അള്ള ലോങ്കളുത്തരുതിന്‍ പണ്ടിയും 
തള്ളൂനീര്‍മൈയിററലൈമയങ്കമേ. 


55 ഉയരുഞ്ചാര്‍വിലാവുയിര്‍കഠം ചെയ്‌വിനൈ- 
പ്പെയരും പല്‌കതിപ്പിറക്കു മാറുപോല്‌ 
അയിരുന്തേനുമിന്‍ പാകുമായരൂര്‍- 
ത്തയിരും വേരിയുന്തലൈ മയങ്കമേ. 


56 കൂറു പാടലുങ്കഴലി൯ പാടലും 
വേറുവേറുനിന്‍റിശൈക്കും വീതിവായ്‌ 
ആറുമാറും വന്തെതിര്‍ന്തവാമെന- 
ച്ചാരും വേഠാവിയുന്തലൈ മയങ്കമേ. 


57 4291009289301 നന്തുനേര്‍ 
താക്കീററാക്കുറുംപറൈയുന്തണ്ണുമൈ 


https://archive.org/details/muthulakshmiacademy _ is 


30 


58 


59 


60 


61 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


വരിഞ്ഞ വാറുള്ള ശുദ്ധമദുളത്തിന്‍ ധ്വാനത്തോട്ട 
കലര്‍ന്നിട്ട മങ്ങി “മള്ള'രതിര്‍ക്കുമാര്‍പ്പില്‍. 


താലിയുമേലസ്സും ചേന്ന മാറിടത്തില്‍ ധാരയായി 
ലാലാതൃതമൊഴ്കുന്ന ത൯പൈതങ്ങളെ 

പാലുട്ടന്ന തായമാര്‍ തന്‍ ചെമ്പൊല്‍ക്കരം വെണ്ണിലാവില്‍ 
ചാലേ കൂമ്പും ചെന്താരായിച്ചമഞ്ഞിടുന്നു. 


സദ്‌ഗുണത്താല്‍ നിലനിന്നു പൊലിമ പൂരുഷന്മാക്കു, 
സത്യനിഷ്ഠുകൊണ്ടു നീതി നിതൃത കൊണ്ടു. 
സദ്ധര്‍മ്മങ്ങള്‍ നിലനിന്നു നാരിമാക്കുള്ള൯പുകൊണ്ടു. 
തത്തല്‍ക്കാലവഷമവര്‍ചാരിത്രം കൊണ്ടും. 


ചോലക്കാവു നിറഞ്ഞൊരാക്കോസലത്തിന്നതിരുകള്‍ 
നീളെത്തിരഞ്ഞാരും കണ്ടുപിടിച്ചോരല്ലാ 


കൂലം തിങ്ങും നീരം കോലും സരയുനദിയും പല 
ചാലാം കാലിലോടിയിട്ടം കണ്ടവളല്ലാ. 


ഉഗ്രനാശം വരുത്തീടും നീര്‍ തഴയ്തും പെരുംകട- 
ലുച്ചണ്ഡമാം കാററടിച്ചു കേറി വന്നാലും 
ചെറെറങ്കിലുമുലയാത്ത നന്മയെഴും കോസലത്തിന്‍ 
കുററമററ മേന്മ ചൊന്നേന്‍; ഇനി നഗരം. 376 


വീക്കിററാക്കുറും വിളിയുമള്ളര്‍ തം 
വാക്കിററാക്കുറുമൊലിയിന്‍ മായ്യമേ. 


58 താലിയൈമ്പടൈ തഴുവുമാര്‍പിടൈ 
മാലൈവായമുതൊഴുകു മക്കളൈ_ 
പ്പാലിനൂട്ടുവാര്‍ ചെങൈ പങ്കയം 
വാനിലാവുറക്കുവിവ മാനുമേ. 


59 പൊറ്‌പിനിന്‍റന പൊലിവു പൊയ്യിലാ 
നിറ്‌പിനിന്‍റന നീതി മാതരാര്‍ 
അറ്‌പിനി൯റന വറങ്കള ന്നവര്‍ 
കറ്‌പിനി൯റന കാലമാരിയേ. 


60 ചോലൈ മാനിലത്തുരുവിയാവരേ 
വേലൈ കണ്ടുതാമീള വല്ലവര്‍ 
ചാലും വാര്‍പുനറ്‌ചരയുവുമ്പല 
കാലീനോടിയുങ്കണ്ടതില്ലൈയേ 


61 വീട്ട ചേരനീര്‍ വേലൈ HIM AS Cr 
ഉയട്ട പേരിനുമുലൈവി ലാനലം 
കടട കോശലമെന്നുങ്കോതിലം 


നാട്ട കൂറിനാനകരങ്കറുവാം. 
—_— 


https://archive.org/details/muthulakshmiacademy 


M 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരവണ്ണനം 


1 മധ്ുരപദാവലി മിതമായാശയ- 
ഗരിമ കലന്നു ലസിച്ച കവീശ്വര- 
രഖിലം വാഴ്‌ത്തി വിളങ്ങുമയോദ്ധ്യാ- 
നഗരത്തിന്‍െറ മഹത്വമനല്ലം. 
വ്രതനിയമാദികള്‍ കൊണ്ടി ലോക- 
രശേഷം പുകാനിച്ഛിക്കുന്നോ- 
രിടമതില്‍ നിന്നു നിലിമ്പരുമവിടെ- 
യിറങ്ങിക്കൊൾവാന്‍ കൊതി a JMNM. 


2 ധരയുടെ മുഖമോ, തിലകം താനോ, 
കണ്ണോ, നറുനെടുമംഗല്യത്തിന്‍ 
ചരടോ, ചാരുവിഭൂഷകള്‍ ചേന്നൊരു 
മാറില്‍ വിളങ്ങും മണിഭൂഷണമോ 
ഉയിരിന്നുള്ളൊരിരിപ്പിടമോ, മലര്‍- 
മങ്കഷ്ണിനിതാം ചെന്താമരയോ, 
മധ്ുരിപുമാര്‍വില്‍ വിളങ്ങും കരസ്തൂഭ- 
മണി വെച്ചുള്ളൊരു പൊന്‍പേടകമോ, 
വാനോരുലകിന്‍ മേല്ലലകോ, Q- 
വുലകിന്നറുതിക്കെല്ലാം ചേരും a 
നാരായണനുടെയുദരം താനോ, i 
ചൊല്ലാമേതെന്നെല്ലാം തിറമായ്‌. 10 


നകരപ്പടലം 


എവ, i 
അവ്വ,ലകത്തോരിഴിവതറ്‌ക്കരുത്തി പുരീകിന്‍റതയോത്തിമ 


2 നിലമകണ്‍ മുകമോ തിലകമോ കണ്ണോ നിറൈനെഃ 
ഇലകുപൃണ്‍ മുലൈമേ ലാരമോ വുയിരിനിരുക്കൈ 
മലര്‍കൊലോ മായോൻ മാര്‍പിന൯മണിക 


32 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


3 ഉമയൊരു പങ്കായമരുന്നോനുംം 

പെണ്ണിരുവര്‍ക്കു തനിച്ചൊരു കണവന്‍, 

മലരില്‍ വിളങ്ങും ക്ഷമയാം സമ്പ- 
ത്തുടയൊരു ദേവനുമെന്നി വരാരും 

ഒരു പൊഴ്തും കണ്ടറിവില്ലാത 
മഹത്വമെഴന്നൊരു മറെറാരു നഗരം 

തരമൊട്ട കാണാനുള്ളൊരദമ്യം 
കൌതുകമവരെത്തള്ളിന മൂലം 

ഇരവും പകലും ചന്ദ്രാദിത്യ-- 
രിമയ്ത്കാതേററമുഴന്നിട്ടന്നൂ 

വിരവൊട്ട വാനില്‍ ഇതിന്നു സമാന- 
മിതെന്നേ മുററും ചൊല്ലീടാവു. 


4 അതിനിശിതാഗ്രം കുലിശമെഴന്നോ- 
രമരേന്ദ്രന്‍റ മഹാനഗരം പുന- 
രളുകാപുരിയും പണിതു പയിററീ- 
ടൂജനീയുത്തമനഗരം തോററീ; 
മയനാമാദി സുരാസുരശില്ലികൾ 
മുററും നാണി ച്ചവരവര്‍ തങ്ങടെ 
മാനസസ്തഷ്ടഠിവിശേഷമശേഷം 
മമ്മാ! പാടെ മറന്നാരല്ലോ. 
മാനം തിങ്ങിന മഴമുകില്‍ തൊട്ടമാ- 
AMIGO പൊങ്ങിന താഴിക നികഴും 
മാളിക നിറയും പുരി തഴുകീടിന 


മാഹാത്മ്യങ്ങളുരപ്പോരാരോ? 22 


ഉമൈക്കൊരു പാകത്തൊരുവനുമിരുവര്‍ക്കൊരു തനിക്കൊഴുനനുമലര്‍മേല്‌ 
കമൈപ്പെരും ചെല്‌വക്കടവുള മുവമൈ കണ്‍ടിലരംകതു കാണ്‍പാന്‍, 
അമൈപ്പരുംകാതലതു പീടിത്തുന്ത വന്തരം ചന്തിരാതീത്തര്‍, 
ഇമൈപ്പിലര്‍തീരിവരതുവലാലിതനുക്കിയം പലാമേതുമററിയാതോ 


അയി൯മുകക്കുലിശത്തമരര്‍കോനകരു മളകൈ 
പയീലുറവുററ പടിപെരും പാന്‍മൈപകര്‍തി 
മയ൯മുത റെറയ”വത്തച്ചരും തത്ത മനത്യൊഴ 
പുയറൊട്ുകുട്ടമി നെട്ടനിലൈ മാടത്തിന്നകര്‍ 


യൂമെ൯റിവൈയയനാര്‍ 


രു നകതിതു പടൈപ്പാന്‍ 
'നാണീനര്‍ മറന്താര്‍ 


പൃകലുമാറെവന്നോ 


https://archive.org/details/muthulakshmiacademy ` 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരവണ്ണനം 33 


5 പൂണ്യമെഴുന്നോര്‍ പൂകീട്ടന്നതു 
പരമപദം താനെന്നതു വേദം 
ചൊന്നീടുന്നു; തപസ്സും ധര്‍മ്മവു- 
മാരെച്ചൊല്ലിയനുഷ്ഠിക്കുന്നൂ? 
എണ്ണമെഴാഗ'ഗുണമുള്ളൊരു രാമന്‍ 
തിരുവടി ലോകം പാലിക്കാനാ- 
യിന്നഗരത്തിലെഴുന്നള്ളീപോഃ?- 
ലിതുപോലുണ്ടോ പുരി പുരുസ്ുഖദം? 


6 തഞ്ചും കരുണാധര്‍മ്മാദി കളെത്താങ്ങി- 

പ്പകവീട്ടിട്ടം ഘോരം 

പഞ്ചേന്ദ്രിയബലമഖിലമൊതുക്കു- 
ന്നോക്കിലോകത്തേകാഭയമാം 

കഞ്ജദളാക്ഷന്‍ ശ്രീഹരി ലക്ഷ്ലിയു- 
മൊത്തുവസിച്ചാന്‍൯ സമകളനേകം 

മഞ്ജു ളമീ നഗരത്തി;ഃലിതിന്‍സമ- 
മമരാപൃരിയില്ുമൊരു പുരിയുണ്ടോ? | 


7 അരചന്മാരെയശേഷവുമവിടെ- 
ക്കാണാ,മണികളമതിദ്ദര്‍ല്ലഭമാം 
മണിനിര, കച്ചവക്കയറു മുരുക്കിയ 
മത്തഗജം, തേരശ്വാദികളം, 


ഏവം ഭൂമിയിലുള്ളവയെല്ലാം 
കാണാടടമവിടെത്താപസവരരും 


5 പുണ്ണിയം പൃരിന്തോര്‍ പൃകവതു തുറക്ക മെന്നു മീതരുമറൈ പ്പൊരുളേ. 
മണ്ണിടൈ യാവ രീരാകവ ന൯റി മാതവ മറത്തൊട്ടം വളര്‍ത്തു ig 
എണ്ണുരും കുണത്തിനവനിനി തിരുംതി വ്വേഴുലകാളിട മെ; é 
ഒണ്ണുമോ വിതനി൯ വേറൊരു പോക eee 


6 Toh പേരരുളൂന്തരുമമു നതൂണൈയാ ത്ന ക yene 
പൊഠകു comae 2? Se റ 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| 
| 
34 കമ്പരാമായണം | 
ദേവഗണാദികളഖിലരുമേ വ- | 

ന്നിതമൊട്ട നഗരസ്തതി ചെയ്യുന്ന. 4 
അതിനാലതിനൊരു തുല്യത കാണാ- ' 

നരിമ നിനച്ചാത്‌ം കണ്ടെന്നാലോ | 

നിയതമതിന്നു സമാനമതാണെ.- 


ന്നാരും പറയും വീതവിശമം. 32 


8 ചതുരശ്രത്തിന്‍ ചന്തമിയന്നും 
വിധിപോല്‍ നിര്‍മ്മിച്ചേററവുമുയരം 
കലരുന്നൊരു മല കുലപവ്വതനിര- | 
കളിലൊന്നിലുമില്ലാഃയതു മൂലം F 
കനകപ്രാകാരത്തൊടു സമമായ്‌ 
കിളരമെഴാമെന്നല്ലാതെ ക 
ണ്ടതിനൊടു തുല്യമതാണെന്നോതാം; 
എങ്കിലുമൊന്നുരചെയ്തീടാം ഞാന്‍ 
ശാസ്ത്രാന്തം ഫലപരിചയമാണ്ടും 
വാക്യാത്ഥത്തിനഗോ-ചരമാകും 
ae. സുക്ഷ്ജ്ഞാനസമാനം പാത്താല്‍ 
bi സുരുചിരകനകമയപ്രാകാരം. 


എങ്കില്ലമിന്നതനന്തത കൊണ്ടും 
മേധാമേയത കൊണ്ടും വേദ- 

ത്തിന്നു സമാനം; വാനവലോക.- 
ത്തേറിനമൂലം വാനോര്‍ക്കൊപ്പം 

കാപ്പുതി നാലതു കല വാഹനമാം 
ദുഗ്ലാഭഗവതി തുല്യം മിന്നീ; 


വീരചുവാര്‍ മുനീവര്‍ വിണ്ണവ രിയക്കര്‍ വിഞ്ചൈയര്‍ മുതലിനോ രെന്‍റാല്‌ 
ഉരൈ ചെയ്‌വേന്‍ യാനേ യാനപോതതനക്കു വമൈതാ നരീതരോ വൃളതോ 


൮ കൈ ച്ചതുരം വിതിമുറൈ നാട്ടി നനി തവ വൂയര്‍ന്തന പണിതോയ്‌ 
ര ക്കലത്തി നിയാവൈയു മില്ലൈ യാതലാ ലുവമൈ മററില്ലൈ 
പരൈ OD പയത്തൊട്ട പഴകി നുണംകിയ നൂലവ രുണര്‍വേ 
j Se 
കെ ത്തല്ലാ ല്യയര്‍വിനോ ടൂയര്‍ന്ത തെന്നലാം പൊന്‍മതി 
j F (നിലൈയേ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy ep 


നഗരവണ്ണനം 


കാളിക്കൊപ്പം ശൂലം കൊണ്ടു; 
വിഷയനിയന്ത്രണമൂലം മുനിയായ്‌ ടു 
പെരുമകളെല്ലാമുള്ളതിനാലേ 
പെരുമ ചെരുത്തതിനെല്ലാം തുല്യം; 
പരമൊരു OIP പ്രാപിക്കാനാ- 
യരിമയെഴ്ചന്നതു മൂലം പരനാം. 44 


10 വെഞ്ഞതിയെച്ചെമ്പഞ്ഞിച്ചാറില്‍- 
ച്ചെമ്മേ മുക്കിയ പോലേ മിന്നും 
വെണ്ട തിരണ്ട നഖങ്ങളിയന്നൊരു 
ചെമ്പൊല്‍ത്താരാം ചേവടിയാര്‍ന്നും 
വല്ലീതുല്യം മെല്ലിട പൂണ്ടു. 
മിളന്നീര്‍പോലാം കൊങ്കകളോടും 
തെല്ലു വളഞ്ഞ മുളങ്കണപോലേ i 
മുദുതരമാം ഉജവല്ലികളോട്ടം 
തേഞ്ചൊല്ലാളം HANIA വാഴ്ച 
മയോദ്ധ്യാനഗരം പോലിനി വേറേ 
മഞ്ജുളമാം പൂരി കാണാന്‍ പൊങ്ങി- 
യെഴ്ചന്നതുപോലേ മതില്ലകൾ മിന്നി. 


11 കോലാലുലകമളന്നും, പററലര്‍- 
കുലമുടിയാകെക്കൊയ്തം, മനുവിന്‍ 
ചേലാം നെറികൾ നടത്തിയ, മാര്‍ക്കും 
നോക്കരുതാത്തൊരു കാവലിയന്നും, 
വേലൊടു വാളും വില്ലും കൊണ്ടു 
പയററിസ്സുക്ഷ്നനയത്താലരിയൊരു 


കാവലിറ്‌ കലൈയ്യര്‍ കന്നിയൈ യൊക്കു ഞ്ചുലത്താറ” കാളിയൈ 
യാവൈയു മൊക്കും പെരുമൈയാ ലെയ'തറ“ക രുമൈയാ ലീശലെ; യൊക്കു 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


36 കമ്പരാമായണം 


വെററി കലന്രമജയൃത പൂണ്ടും 
ബലശാലിത്വമിയന്നു വിളങ്ങി 

തികവുററുള്ളൊരുയര്‍ച്ചയൊടെങ്ങും 
ചക്രപ്രക്രമഗയരവമേററും 

നിലയില്‍ കോട്ടയെഴുനന്നൊരയോദ്ധ്യ 
ലസിച്ചു സമ്രാട്ടെന്ന കണക്കേ. 56 


Ac Seto tcc RE en ളള 


12 ചീറും വേലും കൊലവാള്‍, ചില. aY, 
AID HAM cd, ദണ്ഡും, കൈവേൽല്‍, 
കാറൊളിമിന്നല്‍ കണക്കു നടുക്കം 
ചേത്തിട്ടന്നൊരു കവണക്കല്ലം 
കൊതുകൊടു കഴുകി൯കൂട്ടവുമതുപോ.- 
ലൂററത്തോടേ വിശും കാററും 
ഹിതമല്ലാത്തവ കരുതുന്നോരുടെ 
ഹീനത ചേരും ചിന്തകളേയും 
ഒരുപോലാഞ്ഞു തകത്തിട്ടം ബഹു- 
വിധമാം മാരകയന്ത്രം ചേരും 
പെരുമതിലിന്നു വളന്നൊരു പെരുമക- 
ളൂരചെയ്തീടാന്‍ പെരുമയെവന്നോ? 


13 പുണാരത്തിനു മേലാം പുകഴാം 
ഭൂഷണമെന്നു നിനച്ചുലകടത്തെ- 
പ്പരിതമോദം പാലിച്ചീടും 
4 പുരുഗുണശാലികളാം നരപാലര്‍ 
ദിനുകരക്ലഭവരവരുടെയുജ്വല- 
ദീപ്ലിവിശേഷം കൊണ്ടു വിളക്കി 


വേലൊട്ട വാഠം വിറ്‌ പയിററലാി൯ വെയ്യ ചൂഴ്‌ച്ചിയിന്‍ വെലറ്‌കരു 
del E z 
F (വലത്തി൯ 
_ ചാല്‌പുടൈ യൂയര്‍വിറ്‌ ചക്കര നടാത്തു ന്തന്മൈയിന്‍റ ലൈവരൊത്തുളതേ 


കാലൈവാഠം ചക്കര ന്തണ്ടു ചിലൈ മഴു ത്തോമര മുലക്കൈ 
5 [ue വെരുവരും കവണ്‍കലെന്‍റിവൈ കണിപ്പില 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരവണ്ണനം 


14 


ദിശകളശേഷം താമസദോഷ- 


വിഹീനമതാക്കി വിരാജിക്കുമ്പോള്‍ 


നിരുപമമവരുടെയാജ്ഞയ്തൊപ്പം 
നീതിയുമെത്തീ വിണ്ണവര്‍ നാട്ടില്‍; 
നഗരത്തിന്നൊരലംകൃതിയെന്നായ്‌ 


നാലു വശത്തും പ്രാകാരങ്ങള്‍. 


ലോകാലോകമഹാഗിരി agpo 
പാരാവാരം പോലെ മഹത്താം 
പ്രാകാരത്തിനു ചുററും കാണാം 
പരിഖം: പലതുണ്ടതിനു മഹത്വം 
പ്പൊന്നിനു വിലയായ്‌ മേനിയണഷയ്ത്ും 
പെണ്ണിന്‍ ചിത്തം പോലതു കിഴാട്ടു 
മന്ദത മുററും കവിഹൃദയം പോല്‍ 


മങ്ങിത്തെളിമയെഴാത്തതുമല്ലോ. 


കന്യക തന്‍െറ നിതംബം പോലേ- 
യന്യക്കണയാനരുതാതേ ക- 
ണ്ടന്നിയ കാവല്‍ക്കാരൊട്ട ചേന്നും; 
സന്മാര്‍ഗത്തിനു വിഘ്യം നല്‍കും 
ഇന്ദ്രിയജാലം പോലണയും ജല- 
ജന്തുസമുഹത്തോട്ടമൃദഗ്രം 
പൊന്തുമിതിന്‍െറ ഗുണങ്ങളുരപ്പാ- 


37 


62 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


38 കമ്പരാമായണം 


15 ജലപാനത്തിനു പോകും തങ്ങടെ 
ഗണമോടീടും വഴി കാണാഞ്ഞോ 
ജലധരജാലം പരിഖം കണ്ട- 
പ്പാരാവാരഭ്രാന്തി കലര്‍ന്തയ 
വിതലാഗാധവിശാലതയുള്ളോ- 
രവിടെയിറങ്ങിപ്പൊങ്ങി;യടുത്തഗ- 
വിണ്ണിലുയര്‍ന്നൊരു കോട്ട മഹാഗിരി- 
യെന്നു നിനച്ചകമാലൊടതിന്മേല്‍ 
മന്ദം മന്ദം കയറിക്കയറി,- 
ത്തന്നുദരത്തില്‍ നിറഞ്ഞൊരു നീരം 
ചന്നം പിന്നം വഷിപ്പതിനാ- 
ലെന്നും കുന്നും മഴ പെയ്യുന്നു. 


16 അമ്മതിലിന്നു പുറത്തു കിടങ്ങി- 
ന്നുതുളിലെഴ്ുന്നു മലന്നു വിളങ്ങും 
ചെമ്മു കലന്നുരു വാസന തിങ്ങും 
ചെമ്പൊല്‍ത്താരുകള്‍ കണ്ടെന്നാലോ 
മാനിനിമാരുടെ മഞ്ജുളവദന- 
ശ്രീയൊട്ട മുന്നേ തോററു മടങ്ങി- 
പ്പോയൊരു കഴിവുകള്‍ വീണ്ടും കൊണ്ടി- 
ടിനിയും പോരിനു തുനിയും മട്ടില്‍ 
മാമലയെന്ന കണക്കേ MIELo 
മതിലിനു ചുററും വരിവരിയായി- 
ത്തുമ കലന്നു ലസിച്ചിട്ടന്നൊരു 
സേനാനികരമതെന്നേ CMIM). 


15 ഏകുകിന്‍റ DM & 6M BRIS മെല്ലൈ കാണ്‍കിലാ 
നാകമൊന്‍റ കന്‍കിടൈ നാമവേലൈ യാമമനാ 

= r രമകമൊണ്ടു കൊണ്ടെന്തു വിണ്‍ടൊടര്‍ന്തകന്‍റമെന്‍റു 
“4 ee വ ചി കണ്‍ വീച്ചമേ. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരവണ്ണനം 39 


17 മുററിയ പലപല ഭാഗത്തോടേ 
ചൂററപ്പെട്ടൊരു കോട്ടകളെല്ലാം 
ചുററീയുമവിടെപ്പാരിടമെല്ലാ- 
മെത്തി വളഞ്ഞ കിടങ്ങിന്നുള്ളില്‍ 


തത്തിച്ചാടിത്താഴ്‌ നുമെഴ്ന്നും 
മെത്തും മുതലകള്‍, നരകാജാലമൊ- - 
ടൊത്തു സമുദ്രത്തിങ്കല്‍പ്പൊന്തും 
മത്തമതംഗജനിരപ്പോല്‍ കാണാം. 


18 ഇരരും വാളിനു സമമാം വാലു 

വിതിര്‍ത്തും, പല്ലാമമ്പിളിതന്‍ പൊളി 
നേരേ നിരനിരയായിക്കാട്ടും 

വായ പിളര്‍ത്തി,ക്കണ്‍കളില്‍ നിന്നും 
ചോരും തീപ്പൊരി ചുററും വിതറി- 

ച്വാടിച്ചീറും മുതലകള്‍ ചീററം 
ചേരുമരക്കരടര്‍ക്കളമെത്തി- 

യെതിര്‍ത്തു തിമിര്‍പ്പതുപോലേ മിന്നി. 


19 അങ്ങു കിടങ്ങില്‍ നടന്നീട്ടന്നോ- 

രന്നക്കൊടി വെണ്‍കൊററക്കുടപോല്‍; 

പൊങ്ങി ഗ്രഹനിരയുരസും ഗിരിവര- 
സന്നിഭവാരണമായി നക്രംഃ 

നീളും നാളമെഴുന്നൊരു പങ്കജ- 
മോളത്തിങ്കൽക്കുതിരകളായീ; 

വാളും വേലും പോലായ്‌ മീനം; 
മന്നവസേനകളങ്ങനെയൊത്തു. 100 


17 ചൃഴ്ന്തനാഞ്ചില്‌ ചൃഴ്‌ന്തവാരൈ ചൃററുമുററു പാരെലാം 
പോഴ്‌ന്തമാ കിടങ്കിടൈക്കീടന്തു പൊങ്കിടങ്കര്‍മാ 

താഴ്‌ന്ത Us വാരിയിററട്ടപ്പൊണ്ാ മതത്തിനാല്‌ 
ആഴ്‌ന്ത യാനൈമീതെഴച ന്ഴുന്തുകിന്‍റ പോല്യമേ. 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


40 am MOIDIWEMN 


20 അരികില്‍ത്തിണ്ണുകള്‍ വെള്ളിയില്‍ വാത്തി- 
ട്ടതിനകമേ പൊന്‍തളിമം കെട്ടി- 
ട്ടുതിലൊട്ടേറെയടുത്തു gwlad 
മണികള്‍ പടുത്തു നിരത്തിന മൂലം 
പരിഖത്തിമല്യലാവിന ജലവും 
സ്റ്റടികാങ്കിതമാം തലവും വേറായ്‌ 
പറയുവതിന്നു പടുത്വം പോരാ 
പാര്‍ത്താലിന്നനിമേഷന്മാക്കും! 


21 അങ്ങനെ നിരു നിറഞ്ഞു വിശാലത 
തങ്ങീട്ടന്ന കിടങ്ങിനു ചുററും 


വിങ്ങിപ്പെരുതാം കടലു വളഞ്ഞിട- 
തിങ്ങും കൂരിരുളെന്ന കണക്കേ 

മാമലനിരകള്‍ പൊതിഞ്ഞു കിടക്കും 
ചോലക്കാട്ടുകൾ കണ്ടാല്‍ പൊന്യയ- 

മാം മതിലിന്നു വളച്ചു വിരിച്ചൊരു 
നീലപ്പട്ടാണെന്നേ തോന്നു. 


ദിക്കുകൾ നാലും വെന്നു വിളങ്ങും 
വന്്റികളെന്നതുപ്പോല്‍ നിലനിന്നും 

ചിക്കനെ വാനമളക്കാന്‍ ശ്രീഹരി 
പൊക്കിന തൃക്കാല്‍ പോലെയ്യയര്‍ന്നും 


വിളിനൃതെററി മുററുവിത്തു വെള്ളികട്ടിയുള്ളുറ_ 
പ്ൃളിങ്കു പൊററലത്തകട്ടടുത്തുറപ്പട്ടത്തലില്‍ 

തളിന്തക ററലത്തൊട ച്ചലത്തിനൈ ത്യനിത്തു൨ 
ത്തെളിന്ത്ണര്‍ത്തു കിററുമെന്‍റല തേവരാലു മാവതേ 


D1 ഉകന്‍കിടങം ച്ചുഴ്‌കിടന്ത വാഴിയൈ_ 
വറ DIST തുങ്കവിത്കിരുട*പിഴമ്പു 
 കിടന്തചചോഒ 


OD AE DD set sha Mh ge a a a ee aaa 
CC-0. In Public Domain. Digtized by Muthulakshmi Research Academy ge 


നഗരവണ്ണണം 41 


വിസ്‌തൃതലോകത്തുള്ള ജനങ്ങള്‍- 
ക്കുത്തമധര്‍മ്മം നീതി വിടാതേ 

നിത്യം ചൊല്ലും ചതുര്‍വേദങ്ങള്‍- 
ക്കൊത്തും മിന്നീ ഗോപൂരവാതില്‍. 


23 പ്രണയം പ്രാണപ്രിയതരമാളും 
DNU, M കളകൂജനമേതും 


ഗണിയാതണയെ വരാതേ കൃതകക- 
പോതികയോട്ട രമിപ്പതു കാണ്‍കേ, 


വിരഹിണിയായ കപോതി, MAMI Hw 
വിരവൊടു വാഴം സൂരലോകത്തിന്‍ 


വികചസുമാവലി വിറയും കല്പക = 


വൃക്ഷത്തില്‍ തണല്‍ പുക്കു വസിച്ചാള്‍. 


24 കല്ലുകൾ ചെത്തിക്കുറ തിത്തവയാല്‍ 

നല്ലതുപോതത്തറ കെട്ടി ,ക്കട്ടള 

നല്ല പളിങ്കകശൾ കൊണ്ടുണ്ടാക്കി 
പ്പൊന്നാത്ച്ചമരുകള്‍ കെട്ടിപ്പൊക്കി 

പലപല രത്നമതിന്മേലഴകില്‍ 
പ്പാകിപ്പാലൊളി തിരളും വെള്ളി 

പ്പലകകളത്തരമാക്കിക്കേററി- 
ത്തൂണുകള്‍ വജ്രം കൊണ്ടേ പണിതും 120 


മല്ലന്‍ ഞാലം യാവുനീതി മാറുറാ വഴക്കിനാല്‌ 
നല്ലവാറു ചൊല്ലം GAD നാന്‍കമന്ന വായിലേ. 


ആവിയൊത്ത ചേവല്‌കൂ൦്‌ 
ഓവിയ പ്പറാവിന്മാടിരു 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


42 


25 


26 


കമ്പരാമായണം 


മരതകമണിഗണരചിതമനോഹര- 
മായ തൂലാങ്ങളുതിന്മേലേററി- 
പ്ൃഴുതൊരു പൊഴ്ുതു വരാതെയതിന്യേല്‍ 
പ്രലകകള്‍ വജ്രം കൊണ്ടു നിരത്തി 
പലപല നിലകളിതേ മട്ടാക്കി- 
യതിന്മേല്‍ വീണ്ടും വരിവരിയായി- 
പ്പലകകള്‍ പൊന്നിന്‍ തകിടുകള്‍ കൊണ്ടു 
പരത്തിപ്പാകിത്തട്ടുകള്‍ ചേര്‍ത്തും 
മണികളമുഴ്‌ത്തിയുയത്തിക്കെട്ടിയ 
മഞ്ജുസ്തംഭം, ഗോമേദകമണി- 
രചിതശലാകാരമ്യംം ശ്രീമയ- 
ശില്ലകലാദളജുംഭാരംഭം 
എഴുനിലമാളിക പൊങ്ങിയെഴ്ചന്നു, 
മേലേ തങ്ങിടുമേഴലകങ്ങൾ- 
ക്കെഴ്ുമഴകൊന്നു നിരീക്ഷിപ്പാനാ- 
യേറെക്കതുകമാളം പോലെ. 
അതിനുടെ മുകളില്‍ച്ചെമ്പൊന്നാലേ- 
യഗ്രം പണിതുണ്ടാക്കിയതിന്മേ- 
ലഴകൊഴുകിടും ശിഖരത്തിന്മേല്‍ 
മാണികൃത്താല്‍ത്താഴിക മിന്നീ. 
ആയതു കണ്ടാലാക്കും തോന്നാ- 
മപ്പുരിയാളും ഗോപുരശൃംഗം 
ട്രമിദേവിയണിഞ്ഞീട്ടന്നൊരു 
ഭ്രമാവേല്ം മകുടമതെന്നായ്‌. 


25 മരകത ത്തിലജംപോതികൈത്തലത്തു വച്ചിരം 

പൃരൈ തപ ത്തട്ടക്കിമിതു പൊന്‍കയിററി മിന്‍കലാം 
 നിരൈമണി ക്കുലത്തിനാളി നീഠംവകുത്ത വോളിമേല* 
വീരവുകൈ ത്തലത്തി നയ്‌ത്ത മേതകത്തീന്‍ മീതരോ 


132 


CC-0. In Public Domain. Digtized by Muthulakshmi Reece Baten 


നഗരവണ്ണനം 43 


27 വെണ്മതിബിംബം കറുകറെ നിറമെ- 

ന്നെണ്ണും വണ്ണം വെണ്മ തഴച്ചൊരു 

കുമ്മായത്താല്‍ തേച്ചു മിനുക്കിയ 
വെണ്മാടത്തിന്‍ സിര കണ്ടാലോ 

അങ്ങു കൊടുങ്കാറ്റേററു വിയത്തില്‍- 
പ്പൊങ്ങി വളര്‍ന്നു പെരുക്കും പാല്ലടല്‍ 

തന്നില്‍ വിളങ്ങിട്ടന്ന തരംഗപ- 
രമ്പരയെന്നേ തോന്നിക്കൂട്ടം 


28 വരകറി ചിറകില്‍ത്തങ്ങും മാട- 
പ്രാവുകള്‍ ചേക്കയിരിക്കും മാളിക 
വളഭികള്‍ പൊന്നിന്‍തകിടു പടുത്തതു 
മൂലം ഫളഫള മിന്നീ മേന്മേൽ 
കനകാമലമായ്‌ കതിരോന്‍ തൂകും 
കാല്യമനോഹരകിരണാവലിയ- 
ക്കെലാസാചലശിഖരതലത്തില്‍ 
കാന്തി കലത്തിയ ചന്തമിയന്നൂം 


29 പുതുവൈരക്കല്‍ത്തുണില്‍ മരതക 
രത്നം കൊണ്ടേ പോതിക ചേര്‍ത്തും 
മരകതമയമാം നീണ്ട തുലാങ്ങ- 
ളതിന്മേല്‍ നേരേ വെച്ചു നിരത്തി 142 


27 തിങ്കള കരിതെന വെണ്‍മൈ തീററിയ 
ചങ്കവെൺ ചുതൈ യുടൈ ത്തവള മാളികൈ 
വെങ്കട്ടങ്കാല”പൊര CAIA നോക്കിയ 
പൊങ്കിരും വാറ്‌ കടറരരങ്കം പോല്യമേ. 


 പുള്ളിയം പുറവിറൈ പൊരു മാളികൈ 
AH 


44. 


30 


31 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


ജീവനെഴ്ചന്നെന്നമരന്മാര്‍ക്കും 
ശങ്ക വളക്കം മാതിരി ചിത്രം 
താവിട്ടം പല സാധവിശേഷം 
കാണാമവിടെഗ്ഗണനാതീതം. 


(വൃത്തഭേദം) 


ഇന്ദുകാന്തതളിമത്തില്‍ പന്തിയായ്‌ 
ചന്ദനത്തുണു നാട്ടിയതിനു മേല്‍ 

ചന്തമാര്‍ന്ന പവിഴത്താല്‍ പോതിക- 
യേന്തി മാണിക്യം കൊണ്ടുള്ളൊരുതമരം 

ഇന്ദ്രനീലമണിടകാണ്ടേ ഭിത്തിയും; 
ഇങ്ങനെയെണ്ണുമററുണ്ടു സൌധങ്ങള്‍. 


വത്മതുല്യമടി ചേര്‍ന്നു, ഭോഗികള്‍- 
ശീഷരത്നം തഴുകിയും ചെമ്മാര്‍ന്നും 

നാടകമാടും മേസിയോടും നടു- 
വാട്ടം നൂലിഴയ്കുളേളാരഴകാര്‍ന്നും 

ഹാടകപ്രഭ പൂണ്ടു വിളങ്ങിപോല്‍ 
കോടികോടിക്കണക്കിനു മേടകള്‍. 156 


ഉയിര്‍പെറക്കുയിററിയവ്യമ്പര്‍ നാട്ടവര്‍ 
അയിറുറ വിമൈപ്പന വളവില്‌ കോടിയേ. 


~~ 


ന്തത്തി൯റലത്ത ചന്തന- 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരവണ്ണനം 45 


32 അങ്ങനെയുള്ള CASH കാണ്‍മോര്‍ Mad 
കണ്ണിണകളിമയാത,വയ്യമായ്‌ 
സമ്മിളിതങ്ങളായൊളി പുണ്ടവര്‍ 
വിണ്ണവര്‍ പോലെ നിശ്ചലം നില്ലയയാല്‍ 
ധ്യാനത്താലെത്തും ദിവൃത പുണ്ടാഭ 
വാനുലകിലും വ്യാപരിപ്പിച്ചുപോല്‍. 


33 മഞ്ജുഭൂഷയണിഞ്ഞിടും മാതരും 
കഞ്ജുമാല ധരിച്ചിട്ടം വിരരും 
തങ്ങിടാതുള്ളതെങ്കിലും ധര്‍മ്മാദി 
ഭംഗമില്ലാതെ നോററുവ രുന്നതായ്‌ 
പൊന്മണികളാല്‍ തീര്‍ത്തതാം സധങ്ങ- 
ളെന്നിയേയൊന്നുമില്ലവിടങ്ങളില്‍. 


34 മാനം മുററി നിവര്‍ന്നുംമമേയശ്രി 
സ്ഥാനമാര്‍ന്നും പുകഴൊളി തങ്ങിയ്യം 
ഈനമില്ലാതറയും നെറികളും 
ചേരും സമ്രാട്ടിന്നൊപ്പമായ്‌ സൌധങ്ങള്‍. 


35 അരുവികഠ പോലെ താഴ്‌ന്നു,മലയ്യന്നോ- 
രരിയതാം മുത്തുമാല്യങ്ങളുള്‍ച്ചേരന്നും 
വിരിമുകില്‍ക്കലം പോല്‍ കൊടിക്കൂറകള്‍ 
ചെരുകിപ്പൊന്‍മണിക്കുമ്പാരമുശക്കൊണ്ടും 
മയിലിനോട്ട സമാനതയുള്ള പെണ്‍. 
മണികള്‍ ചേര്‍ന്നും മലപോലായ്‌ മാളിക. 178 


32 പുക്കവര്‍ കണ്ണിമൈ പൊതന്തു റാതൊളു॥ 
തൊക്കുട ന്‍റയങ്കിവി ണ്ടവരി റേറാ൯റലാല* 
1880 നിനൈപ്പിനിറ്‌ ചെല്ല ന്തെയ്‌വവീട്ട 
ഒക്കനി ൯റിമൈപ്പന വൃമ്പര്‍ നാട്ടിനും. 


33 അണിയിഥൈ മകളിരു ALIMA വീരരും 
തണിവന വറനെറി തണിവി ലാതന 


മണിയിനും പൊന്നിനും വനൈന്ത MEJO ണ്‌ 
പണിപിറി തിയ൯ന്‍റില പകലൈ വെന്‍റന. ൦ 


34 anme നിമിര്‍ന്തന വരന്പില്‌ ചെല്‌വത്ത ൦ 
താനുയര്‍ പൃകഴന OWth ചോതിയ 


29M AI ലറനെറി യുററ വെണ്ണിലാ. 
GADIM AO കുടികട കൊഠംമെ, 


46 


36 


37 


38 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


മുകിലിനോട്ട കലര്‍ന്നറിയാതെ w= 
ണ്ടകിലിട്ടം പുക പൊങ്ങിപ്പരന്നതില്‍ 
നെടിയതാം കൊടിക്കൂറയോടടാന്നിച്ചു 
കൊടിമരത്തിലെശ്ശൂലങ്ങള്‍ കണ്ടെന്നാല്‍ 
പലതിടവിടാതുണ്ടാമിടിമിന്ന- 
ലൊളിയവിടെക്കലര്‍ന്നെന്നു തോന്നിട്ടം. 


തുടിയിടയും തടമുല കേകികള്‍- 
ASW പീലി പോലുള്ള കാര്‍കൂന്തല്ം 
പിടമറിമാന്‍മിഴിയുമെഴുന്നോര്‍ ത- 
ന്നടിയിണയില്‍ ചിലമ്പു ചിലയ്ക്കുവേ 
അവിടെ മാളികയ്തുള്ളിലെ വെണ്‍മുത്തി- 
ന്നവികലകാന്തി ചേരുന്ന മാലകള്‍ 
നവുമണമുള്ള കല്പകപ്പുക്കൾ കൊ- 
ണ്ടരിയ മാല്യങ്ങളെന്നല്ലോ mR. 


മാമലകളില്‍ക്കാണും കദളികള്‍ 
മാതിരിംയുഡുമണ്ഡലം തൊട്ടിട്ടം 
ഉന്നതദ്ധ്വജപങ്്‌ ക്തികള്‍ നില്ലതി- 
ലെന്നും വാര്‍മതി ചെന്നുരസീട്ടന്നൂ. 
MIgRa മതിനാലല്ലോ തേഞ്ഞിട്ട 


പുണ്ണചന്ദ്രന്‍ കലയായി മാറുന്നു! 198 


അകിലിട്ട കൊഴ്ചംപുകൈ WIW മയങ്കിന 
മുകിലൊട്ട വേററുമൈ തെരിക്കി ലാമുഴു- 
ത്തുകിലൊട്ട നെട്ടങ്കൊടി 214) മീന്നുവ 
പകലിട്ട മിന്നണിപ്പരപ്പുപ്പോൻറവേ. 


തുടിയിടൈ പ്പണൈമുലൈ ത്തോകൈ യന്നവര്‍ 


അടിയിണൈ ച്ചിലമ്പപൂണ്‍ ടരററു മാളികൈ_ 
ക്കൊടിയിടൈ ത്തരള വെണ്‍ കോവൈ ചൂഴ്‌വന 


നി 


വരൈക്കതലി ക്കാനം Garo" 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരവണ്ണുനം 47 


39 പൊന്നണിഞ്ഞുള്ള മണ്ഡപമല്ലെങ്കി- 
ല്ലന്നതങ്ങളാം ശാലകളായിടാം 
അല്ലെന്നാലോ വെണ്‍മാടമാം മാളിക 
ക്ുന്നുകളാകാമല്ലാതിടങ്ങളില്‍ 
രത്നശോഭിതമങ്കണമായിടാം 
മുത്തണിഞ്ഞുള്ള പന്തല്ലമായിടാം. 


40 മിന്നല്‍ പോലെ, വിളക്കെന്ന പോലെയും 
മിന്നിട്ടം വെയിലിന്‍ നില പോലെയും 


പൊന്നൊളിയണി വേലയെഴ്ചന്നതാ- 
മന്നഗരത്തിന്‍ കാന്തിയലയ്ക്കുയാല്‍ 

ഇന്നും വാനവർ വാണിട്ടം maslom- 
*തപ്പാന്നുലക”മെന്നല്ലോ വിളിപ്പതും. 


41 ഉയരും പോതേതുമില്ലാതെ,യുച്ചയാം 
പൊഴൃതി ലേറിയ്ുമന്തിക്കു മങ്ങിയും 


കതിരവനുടെ മണ്ഡലം കാണ്‍മതോ 
കനകരത്തമയമാം മതിലിനാല്‍ 


പരമലംകൃതയായോരയോദ്ധ്യയാള്‍- 
ക്െഴുമമഴകിന്‍ നിഴലു ബിംബിച്ചതാം. 216 


39 പൊന്‍റിണി മണ്ടപമല്ല പൂത്തൊടര്‍ 
മന്‍റുക BRIM മാട മാളികൈ 
കുന്‍റുക BEIM മണിചെയ”്‌ കുട്ടിമം 
മുന്‍റില്‌ക BRIM മുത്തി൯ പന്തരേ. 


40 മിന്നെന വിളക്കെന വെയിറ്‌ പിഴംപെന- 
ത്തുന്നിയ തമനിയ ത്തൊഴിറ ഗൈത്തവ_ 
ക്കന്നി നന്നകര്‍നിഴല്‌ കതുവ ലാലരോ 
പൊന്നുല കായത പ്പുലവര്‍൪ വാനമേ. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| 
| 
| 


48 കമ്പരാമായണം 
(വൃത്തഭേദം) 


42 അഴകേലം മേഖല പുണ്ട കമനിമാ- 
OIA പുകസ്റ്റം പൊന്മാളികയില്‍ 
മുകിലുകളെത്തിക്കടലിലിറങ്ങിയ- 
പുകയുടെ MAM ചേക്കുമെങ്കിത 
തുരുതുരെയമ്ുുകില്‍ ചാററും മഴനീരി൯ 
നറുമണമെത്രയെന്നോതീടണോ? 


43 ചുരുളിളം കുറുനിര തിരളും പെണ്‍കുട്ടികള്‍ 
കുഴലൊലിപോലല്ലോ കൊഞ്ചിട്ടന്നൂഃ 
കമനികള്‍ ആൂകിട്ുമരുമലൊഴികളോ 
മകരവിണാനാദമൊത്തിരുന്നൂഃ 


മദനമനോഹരമാനിനിമാരുടെ | 
മധുരസ്വരത്തിനെറ മാതൃകയോ | 

മധു വില്ലന്നോരുടെ ചേരിയില്‍ MAMY 
മദകരനടനസംഗിതം .തന്നെ. 


44 കനലൊളി കണ്ണില്‍ക്കലരുന്ന കരിവീരര്‍ 

ty : കാല്‌ കൊണ്ടു മണ്ണില്‍ കുഴികള്‍ തോണ്ടി, 

കാമ്യാംഗരായ കുമാരകര്‍ക്കന്നിലം 
കളിയരങ്ങായിപ്പരിണമി ച്ചും 

അവരുടെയംഗരാഗാഭി പൊഴികയാ- 
ലവിടെക്കഴികള്‍ നികന്നുപോയി! 


ആയ്‌ന്തമേ കലൈയവ രമ്പൊൻ മാളികൈ 
വേയ്‌ന്ത കാരകിറ്പുകൈ W മേകന്വോയ*_ 
ത്തോയ്‌ന്തമാ ക്കടനറു M നാറുമേല്‌ 
പായ്‌ന്തതാ രൈയിനിലൈ പകര വേണ്ടുമോ. 


കഴലിചൈ മടന്തൈയര്‍ കുതലൈ കോതൈയര്‍ 
മഴലൈ യ ജഴലിചൈ മകര യാഴിചൈ 
എഴിലിചൈ മടന്തൈയ രിന്‍ചൊ ലിന്നിചൈ 


D ഞ്ചേരിയിറ്‌ പൊരുനര്‍ പാട്ടിചൈ. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരവണ്ണനം 


45 ചിന്തിച്ചിതറുന്നൂ വെണ്‍മുത്തു മുററത്തു 
സുന്ദരിമാര്‍ പന്തടിച്ചിട്ുമ്പോള്‍. 
അന്തമില്ലാതെ കിടക്കുമവയെല്ലാം 
ചന്തത്തില്‍ ദാസികള്‍ കോരിക്കൂട്ടി 
ചന്ദ്രപ്രഭ കെട്ട മങ്ങിട്ടമ്മാറവ 
വെണ്‍കുളിരപ്പനിലാവെങ്ങും വീശി. 


46 രംഗത്തു നര്‍ത്തനം ചെയ്യുന്ന ചമ്പക- 
രമ്യാംഗിമാരയച്ചീട്ടന്നതാം 
കാളിമ പുണ്ട കടാക്ഷമാം വേലേററു 
കാമുക.ചിത്തം തപിച്ചിടുന്നൂ. 


അവരുടെയുദ്‌ ബണപ്രാണങ്ങള്‍ നേര്‍ത്തുപോയ്‌ 


യുവതീജനമദ്ധ്യമെന്നപോലെ. 
അവരുടെയാശകള്‍ പൊന്തിയ്യയന്രപോയ്‌ 
യുവതീജനസ്തനമെന്നപോലെ. 


47 ഉപവനം മധുകണം തൂകുന്നു, കൊതിയാളും 
മകരം നുഴയയന്നു തെന്നലൊത്തു, 

വിരഹിണിമാരുടെ വിങ്ങുന്ന കൊങ്കകള്‍ 
ayoo വിലഗ്നമായ്‌ മാറിടത്തില്‍. 


45 പന്തുകണ്‍ മടന്തൈയര്‍ പയിററു വാരിടൈ- 
ച്ചിന്തുവ മുത്തിന മവൈ തീരട്ടവാര്‍ 
അന്തമില” ചിലതിയരാററു കുപ്പൈകഠം 
ചന്തിര നൊളികെട TOO Fa} oppia. 


46 അരങ്കിടൈ മടൈയ രാട്ടവാ രവര്‍ 
ABHAAS CEP കാമര്‍ നെഞ്ച 
ഉരുങ്കവ മററവ രു { 
മരുങ്കല്‌പോ Goo 


49 


252 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


KO കമ്പരാമായണം 


48 മകരമണിവിണാതന്ത്രികളുംഗുലി- 

മുദുലചലനത്താല്‍ത്തുകമൊലി 

മധുരമുഖജഗാനത്തോട്ട ചേരന്നേററ- 
മുയരുന്നു GIPM താളത്തോടും 

തിമി ധിമി മേളമത്താളത്തില്‍ത്തോള്‍ വാറിന്‍ 
വരി ചേന്ന മദുളം മൊത്തിടുന്തു | 

കളമൊഴിമാരോട്ട സല്ലാപം കൊള്ളുന്ന i 
കിളി കുലമപ്പാട്ട കേട്ടറങ്ങി . 


49 കുതവരി ചിലയൊത്ത നെററിയ്യം കോവച്ചെ- 
മ്പഴമൊത്ത ചുണ്ടുമെഴും വധുക്കൾ 
പരിചര്യ ചെയ്ത ചെന്താമരപ്പുക്കളിന 
പരിഭവം തീത്തിടും പാദങ്ങളാല്‍ 
പരുഷമായ്‌ ത്താഡിച്ചു ചേക്കന്നു ചെന്നിറം 
പരുപരുപ്പേരിയ തോളുകളില്‍. 


50 പകലിരവറിയാതതുലിതമമ്മഹാ- 
“4 നഗരത്തില്‍ apo സതികളുടെ 
ഒളിയാളം ദീപം പോല്‍ നിരവദ്യമാം കാന്തി 
തിരളും പൂമേനി കണ്ടീട്ടവാനാം 
വിനിമിലിതാക്ഷം വിലസുന്നു വിലിഖിതം 
വിവിധവ൪ണ്ണോജ്വല ചിത്രജാലം. 


Domu മകരയാ ഴെട്ടത്ത വിന്നിശൈ 

നിറങ്കിളര്‍ പാടലാ നിമീര്‍വ വവ്വഴി 

കറങ്കവ വഠംവീചി കരുവി കണ്‍മുകിഴത്തു 
_ ഉറങ്കവ മകളിരോ ടോതു കിളൈളയേ. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരവണ്ണനം ‘ 51 


51 


53 


51 


52 


അഴകുററ പൂമങ്ക വിളയാടും മാളിക- 
യൊളിയെങ്ങും ചേത്തിട്ടിരുളകററിട 
മണിദീപകാന്തിയുമല്ലതു നൈവിള- 


ക്കൊളിയ്യമല്ലാ നല്ലാരമേനിയല്ലോ! 


പദപാതവാദനം ഉചയ്യപ്പെട്ടന്നതാം 

പറയുടെ MIAAJo വീണാഗാനം 
നടികൾ പൊഴിച്ചിട്ടം വായ്‌പാട്ടും ചേരുമ്പോള്‍ 

“സതിനാട്യ'മാടി “മതംഗിക'കൾ 
അവരുടെ കാല്‍ച്ചിലമ്പല്ലോ വകുത്തതിന്‍ 
വിവിധമാം ഭാവങ്ങള്‍ കാട്ടിട്ടന്നൂ. 
അതുമല്ലെന്നാലോ കുതിരക്കഴചത്തിങ്ക- 

ലണിയായ കിങ്കിണി കാട്ടമല്ലോ. 


അവരുടെ വദനത്തില്‍ പൊടിയുന്നു പുഞ്ചിരി; 
യതു വെന്തുതക്കുന്തു പുമ്മാനസംഃ 

അവരുടെ മെല്ലിട മെലിയുന്നു നാള്‍തോറും; 
അതിനൊപ്പമമ്മഞ്ജുകൊങ്കുകളില്‍ 


അനുദിനമേറുന്തു O AMIMI മാലകള്‍ 
അവദാതമുക്തഹാരങ്ങളൊപ്പം. 290 


തണിമലര്‍ ത്തിരുമക SWA മാളികൈ 
ഇണരൊളി പരപ്പിനി 010g രപ്പന 
തീണിചുടര്‍ നെയ്യുലെട ത്തീവിളക്കമോ 
മണിവിള ക്കല്ലന മകളിര്‍ മേനിയേ. 


പതങ്കളി റരണ്ണുമൈ പാണി പണ്ണുറ 
വിതങ്കളി൯ വിതിമുറൈ noo 
മതങ്കിയ രച്ചതി വകത്തു aoe മ 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


52 


54 


55 


56 


54 


55 


കമ്പരാമായണ 


നളിനങ്ങള്‍ തോറുമിടവിടാതരയന്നം 


കളിയാടി, നീരിലേ കരിമീനങ്ങള്‍. 
മധുപാനം ചേരുന്ന പൂക്കളില്‍ വണ്ടിണഃ- 
മദഗജം നിരേററു പുമ്പൊയ്‌ കയില്‍. 


കാമിനിമാരുടെ കണ്‍മിഴിക്കോണകള്‍ 
കാമം കളിയാടി നില്ലിതെങ്ങുംം 


കനലെഴ്ചം മിഴിയാളം സിംഹങ്ങളിണയൊത്തു 

v 

കഴിയാന്‍ കൊതി കൊള്ളും ഗുഹകളേലും 
അടിവാരം കോലുന്ന മല പോലെ വലുതായ 


കരിവീരന്‍ മൂന്നു വഴിക്കൊഴ്ുക്കും 


മദജലം മഴ പെയ്ത മണ്ണില്‍,ക്കൊടിചേരും 


രഥജാലമാണ്ടു പുതഞ്ഞിട്ടന്നു. 


ചേടിമാര്‍ ദുരെ വെടിഞ്ഞ പൂമാലകള്‍ 
ഓട്ടം കുതിരക്കുളന്പില്‍ ചുററി; 

മാനിനിമാരുടെ കൊങ്കത്തടങ്ങളില്‍ 
ചേരുന്ന ചന്ദനച്ചാന്തണികള്‍ 

സാന്ത്വനോത്സാഹം കലന്നണഞ്ഞീട്ടന്ന 


കാന്തന്മാര്‍ കയ്യാല്‍ വടിച്ചെറിഞ്ഞു. 


ആ വഴിത്താരയിലോടുന്ന കൂടുക്കു 
കാലതുമൂലം വഴുതിപ്പോയി! 


ഇടൈയിടൈ യെങ്കണു അളിയ രാതന 
നടൈയിള Umme ണളിന നീര്‍ക്കയല്‌ 
പെടൈയിള വണ്ടുകഠാ പിരച മാന്തിട്ട.- 
HSHO] യല്ലന മകളിര്‍ കണ്‍കളേ. 


തഴല്‌വീഴി യാളിയു ന്തുണെയു ന്താഠംംവരൈ 
മുഴൈവിഴ കിരിനികര്‍ കളിററിന്‍ മുമ്മത 
മഴൈവീഴും വിഴചന്തൊറു മണ്ണും കീഴറ 
ക്കഴൈവീഴും മതില്‌വീഴ്ച ങ്കൊടിത്തിണ്‍ടേര്‍കളേ. 


ആട്ടവാര്‍ പൊരുവി നൃപരത്തെ wda jm 
ചൂട്ടവാ രികന്തവ ത്തൊങ്കന്‍ മാലൈകംം 
ഓാട്ടവാ രീഴുക്കുവ AJS ലൂട്ടറ- 

8525908 വനമുലൈ കൊഴിത്ത ചാന്ത്മ്മേ, 


https://archive.org/details/muthulakshmiacademy 


310 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരവണ്ണനം 53 


57 ദുഡ്ദതരഖുരപുടം കൊണ്ടു കുതിരകള്‍ 
പുരവീഥിയിങ്കല്‍പ്പൊടി കിളത്തി 
തുരഗാധിരൂഡരാം യവധീരരണിയുന്ന 
മണീതന്‍ പ്രഭയതുകൊണ്ടു മങ്ങി. 
അവരണിഞ്ഞിട്ടന്ന പുഷ്വമാല്യത്തിലെ 
മകരന്ദം വീണതു വീണ്ടും മിന്നി! 


98 മദജലം വേങ്ങാച്പുമണമാന്നു വര്‍ഷിപ്പു 

മദകരിനികരമദമ്ൃയഗര്‍വം 

കുലകനൃയമ്വരുടെ വദനങ്ങള്‍ മിന്നുന്നു 
കുമുദത്തിന്‍ ശോണിമ ചേര്‍ന്നിണങ്ങി. 

അവരുടെയണിമണി വിതറുന്നു ചുററിലു- 
മഗണിതകിരണത്തിന്‍ കന്ദളങ്ങള്‍! 

അവരുടെ കുനുകൂന്തല്‍ത്തഴകള്‍ ചൊരിയുന്നി- r 
തതുലിതം സംഫൃല്പപൃഷ്ട്രാമോദം. 


59 ഇന്നഗരത്തോട്ട ചേത്തമരാവതി 
പുണ്യപുരമെന്നതെണ്ണിലല്ലോ 


ഇന്നഗരാപണം കണ്ടിട്ടു കോപിച്ചു 
പിന്നിട്ട പോയീതളകാപൂരംം 328 


57 ഇളൈപ്പരു ങ്കരങ്കളാ ലിവുളി പാരിനൈ- 
ക്കിളൈപ്പന വവ്വഴി കിളര്‍ന്ത തുളിയിന്‍ 
ഒളിപ്പന മണിയവൈ യൊളിിര മീതുതേ൯ 
തുളിപ്പന കുമരര്‍ ത ന്തോളിന്‍ മാലൈയയ, 


58 വിലക്കരു അരിമതം വേങ്ൈമൈ നാറുവ 
കലക്കൊടി മാതര്‍വായ” കുമുത നാറുവ 

കലക്കടൈ ക്കണിപ്പരു ജതിര്‍ക MIJU 
മലര്‍ക്കടി നാറുവ AMBIO കൂന്തലേ. 


+ 


റ 
7; 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


54 


60 


61 


60 


61 


കമ്പരാമായണം 


വിരകമാരകനുപുരാരാവമ- 
ങ്ങാരാലിടഞ്ഞുയരുന്തു ചുററും, 

വേലകള്‍ മിന്നുന്നു, രത്താഭരണങ്ങള്‍ 
കോലുന്ന കാന്തിയുതിര്‍ന്നിടുന്നു, 


ATM തൂരിഗന്ധം പരക്കന്നൂ, മിന്നുന്നു 


മുത്തുകള്‍, പാട്ടനതൂ വണ്ടിണ്ടകള്‍. 


ശംഖവും കാഹളം വീണയ്യം മദുളം 
രന്ധവാദ്യങ്ങളുമെന്നുവേണ്ടാ 

കിന്നരവാദൃവും മററു വാദ്യങ്ങള_ 
മൊന്നിച്ചുയത്തുമൊലിപ്പൊലിമ 

കോളിലുലയും കടലിന്നിരമ്പത്തില്‍ 
മോളില്യന്നു പുടപുഴങ്ങി. 


മന്നവന്മാര കൊണ്ടുവന്നിട്ടം HIP dh 
ളെന്നുമളക്കന്ന മണ്ഡപങ്ങള്‍, 

അളവററ മാഹാത്മ്യം തങ്ങുന്ന വേദങ്ങള്‍ 
മറയവരോതീടും മണ്ഡപങ്ങള്‍, 

പലപല കലകളാരാഞ്ഞറിഞ്ഞീട്സ 
പാഠാലയങ്ങളുമുണ്ടവിടെ. 346 


അതീര്‍കഴ ലൊലിപ്പന വയിലി മൈപ്പന 
കതിര്‍മണി യണിവെയില്‌ DIDU മാന്‍മതം 
മുതീര്‍ലുറ ക്കമഴ്‌വന മുത്ത മിന്നുവ 

മത്ുകര മിചൈപ്പന മൈന്ത രീട്ടമേ. 


വളൈയൊലി വയിരൊലി മകര വീണൈയിന്‍ 
1993 9WI2I1 മുഴവൊലി കിന്നര ത്തൊലി 
തുടെളയൊലി പല്ലിയ maaus ഞ്ചുമ്മൈയി൯ 
വീളളെടയാലി കടലൊലി മലിയ വിജുകേ. 


amus തരുതിറൈ യളക്ട മണ്ടപം 
അന്നമെ ന്നടൈയവ രാടു മണ്ടപം 
IME മരമടെറ GWID മണ്ടപം 
പന്നരു കലെരതരി പട്ടീ മണ്ടപം. 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരവണ്ണനം 55 


63 


64 


65 


63 


64 


രവിപോലാം രത്നങ്ങള്‍ ചേരുന്ന തോരണം 
കലരും തെരുവീഥിനിരകളെല്ലാം 
ചെറുതാക്കിത്തിക്കന ദിശകളെംയകലെനി_ 
AMIPS AGM OIAGAN HOB 
കൊലകൊമ്പന്‍ QAM മദജലം ചെറുതാക്കി; 
ക്കുതിരലായങ്ങള്‍ നിരാഴിയേയും! à 


കുളിര്‍മുകില്‍മാലകള്‍ തൊട്ടരുമ്മീട്ടന്ന 
ശിഖരങ്ങൾ ചേരുന്ന തോരണങ്ങൾ 
കിളരുന്ന മാളിക വികസിപ്പിച്ചീടുന്നി- 
തൊളി പുണ്ടെഴും മുഖപങ്കജങ്ങള്‍. 
അവ ചൊരിഞ്ഞീടുന്ന കൂരമ്പിന്‍ നിരകളാ- 
യയവജനചിത്തം പിളന്നിടുന്നു. 


പൊന്നണിത്തേരൊലി,യശ്വഗളത്തിലെ- 
ക്കിങ്ങിണിയൊച്ചയും ചേന്നു പൊങ്ങി 
മന്നവന്മാരുടെ വീരക്കഴലൊലി | 
തന്നോടെതിത്തു മൃഴങ്ങിയെങ്ങും. 
മിന്നുമണികളണിഞ്ഞുള്ള കന്യകള്‍ a 
പൊന്‍കാല്‌ ചിലമ്പൊടും പൊയ്‌ കകളില്‍ പി 
മുങ്ങിക്കുളിക്കവേ താമരപ്പക്കളില്‍- 
ത്തങ്ങുമന്നങ്ങള്‍ ചിലച്ചിടുന്നും 366 


ഇരവിയിര്‍ aysam യിമൈക്കു ന്തോരണ- 
ത്തരുവിനീര്‍ NWN തിശൈകര്‍ ചേണ്‍വിളജ് 
അരുവിയിര്‍ പെരിയന വാനൈ ത്താനങ്കാം 
പറവൈയിര്‍ പെരിയന പൃരവിപ്പന്തിയേ. 
ചൂളികൈ മഴൈമുകി ററാടക്കു ന്തോരണ _ 
മാളികൈ മലര്‍വന മകളിർ വാണ്‍മുകം — 
agia ളന്നവൈ മലര്‍വ മ 9 s 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 1 


56 കമ്പരാമായണം 


66 പ്രാണേശന്മാരോട്ട മേളിച്ചും വേര്‍വിട്ടും | 
പ്രാണസമാനം പ്രിയതരമാം | 
തേനൊലിപ്പാട്ടുകള്‍ പാടിയും, ഗായിക- l | 
മാരാലാപിക്കുന്ന പാട്ടു കേട്ടും 
പാരംപരന്ന പുമ്പൊയ്‌ കയില്‍ നീന്തിയും | 
ചാരുവാം പുക്കളറുത്തു ചൂടി 
നാളുകള്‍ പോക്കീ പുരാതനമപ്പൂരില്‍ 
നാളീകലോചനമാര്‍കളെല്ലാം. 


67 അലറുന്ന മദകരിനികരത്തിന്‍ മുതുകേറി_ 
യതിനെയോരോന്നായി മുന്‍പിന്നാക്കി 
ഉയരും ഖുരപുടമുള്ള കുതിരകള്‍ 
രഥനിവഹങ്ങളും വാഹമാക്കി 
കൃശതര തനം പൂണ്ട യാചകന്മാരുടെ- 
യവശത പോക്കുന്ന ദാനം ചെയ്തും 
പലപല പുരുഷരും പെരുതാമന്നഗരത്തില്‍ 
പകലുമിരവും നയിച്ചിട്ടന്നു. 


68 കരിയോട്ട കരികളെപ്പൊരുതിച്ചും, കരവാളം 
വരിചില മുതലായോരായുധങ്ങൾ 
കരതലമതിദലന്തി വെണ്‍ ചാമരം പോലാം 
ഗളരോമമുള്ള കുതിരകളെ 
അധിരോഹണം ചെയ്ത, മെതിരററ തെരുവിങ്കൽ_ 
പ്പൊരുതിപ്പയററുന്നു യുവവിരയാര്‍. 388 


൭യടവു ജൂടവു മുയിരി ന്നിന്നിചൈ 

പാടവും വിറലിയര്‍ പാടല” കേട്‌ക്കവും 
ആടവു മക൯പുന ലാടി യമ്മലര്‍ 

കൂടവും പൊഴുതുപോ ഞ്ചിലര്‍ക്ക ത്തൊന്നകര്‍ 


മുഴ്തതിണ്‍ കടകരി മൊയ്‌മ്പി നൂരവും 
_ എളുങ്കര ത്തിവുളിയൊ siom മേറവും 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരവണ്ണനം 57 


69 പൂങ്കാവില്‍ പുക്കളിറുത്തുംം മാ൯പേടപോല്‍ 
കാന്തന്മാരോടിട ചേന്നുകൊണ്ടുംം 
പുമ്പൊയ്‌ ക തന്നില്‍ നീരാടിയും, ചെന്തൊണ്ട? 
വായ്‌മലര്‍ത്തേമനുണ്ടും, ചൂതാടിയ്യം 
സുന്ദരമാമന്നഗരത്തിലംഗനാ- 
വൃന്ദങ്ങള്‍ നാളുകള്‍ പോക്കിക്കൊണ്ടാ൪ം 


70 നാനാമഹത്വമെഴ്ചം മാനമെത്തീട്ട 
മീനെഴ്ുമമാഴിയെ വെണ്‍മുകില്‍പോല്‍ 


വെണ്മാടത്തിന്മേലേയാട്ടം കൊടിക്കൂറ 
വിണ്ണാറു നക്കി വററിച്ചീടുന്നു! 


71 പെരുതായ തോരണനിരകള്‍ പുണരുന്ന 
പൃരവാരിലുകളും, വിണ്ണില്‍ മേലേ 
ഇനിയ്യമൊരിടവുമില്ലെന്നുള്ള മട്ടിലൊ.-- 
ട്ടയരുന്ന ചെമ്പൊന്‍ മതിലുകളും, 
മലപോലാം തോളൊത്തെ മന്നക്കെഴും പുക 


ഴൊളിയൊത്തു കാണ്‍കെ നാണിച്ചു 
വാനോര്‍. 404 


69 നന്തന വനത്തലര്‍ കൊയ്‌തു നവ്വിപോല്‌ 
വന്തിളൈ യവരൊട്ട വാവി യാടിവായ്‌- 
ച്ചെത്തുവ രഴിതര ത്തേറല്‌ മാന്തിത്തുതു 
ഉന്തലിറ്‌ പൊഴുതുപോ ഞ്ചിലര്‍ക്ക വ്വൊണ്ണകര്‍. iv | 


70 നാനാവിതമാ നളിമാതിര വീതി യോടി 
മീനാറു വേലൈ പ്പലനല്‌വെണ്‍മുകി ലുണ്ണു മാപോല്‌ 
ആനാത മാട ത്തിടൈയാട്ട കൊടീക്കണ്‍ മീപ്പൊൊയ്‌ — 
വാനാറു നണ്ണി പൃനല*വററിട നക്കു മന്നോ. 


71 


കന്‍റോങ്കു തോളാര്‍ കുണജൂട്ടി 
ടി൯റോ slomgo മുയര്‍൪ 


58 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


72 


73 


eg ys 
ae 


72 കാടും പുനമു ടലന്ന കിടയം മാതര്‍ 


കമ്പരാമായണം 


കാട്ടില്ലം, വീട്ടിലെ വാടിയി,ലാഴിയെ- 
ക്കാട്ടില്‍ വല്ൃതാം കിടങ്ങുകളില്‍, 
മട്ടോല്‍മൊഴിമാര്‍ നീരാടും കുളങ്ങളി- 
ലൂററും പൂുഴയുമെഴും മലകള്‍. 
കെട്ടുകളുള്ളതാം വിട്ടിലും ചന്തമായ്‌ 
കെട്ടിയിണക്കും മണിപ്പന്തലില്‍, 
വീണാനിനദം പോൽ വണ്ടുകള്‍ പാടുന്ന 
ചേണുററ പൂങ്കാവിടങ്ങളിലും, 


കാണുന്നു പൂവും തളിരും വിരിച്ചാക്കും 
വേണന്ന മട്ടിൽ വിശി ഷ്ലുതല്ം. 


തെളിനീരു ചേരും മുകില്ല,മലയാഴി_ 
നിരയും നടുങ്ങുമാറെന്നുമെന്നും 

തോല്‍ വാര്‍ വരിഞ്ഞു മുരജം മുഴങ്ങിട്ട-- 
മാ നഗരത്തിലെയാളുകളില്‍ 

കള്ളന്മാരാരുമില്ലാത്തതുമുലമായ്‌ 


കാവലുമില്ലാ പൊരുളിനൊന്നും. 424 


ആടു Seno മരുവിച്ചുനൈ കന്‍റു മുമ്പര്‍ 


2 


വും മണിപ്പന്തരും വിണൈ വണ്ടു 


ിലും മലര്‍പ്പല്ലവ പ്പള്ളി മന്നോ. 
റു ന്ന i 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| നശരവണ്ണനം 59 j 


| 74 യാതൊന്നും യാചിപ്പോരില്ലാത്ത കാരണ. | 
മാരുമവിടെക്കൊടുപ്പോരല്ലാ. 
വിദ്യയില്ലാത്തവരാരുമില്ലായ്കയാല്‍ 
| വിദ്യയില്‍ മുററിയോരാരുമില്ല! 
എമ്മിലും വിദ്വത്സഭകളിലാരുമേ 
കെങ്കേമന്യാരല്ലാതാരുമില്ല! 


എല്ലാരുമെല്ലാപ്പെരിയ സമ്പത്തുക- 
ളേന്തിയോരാകയാലപ്പുരിയിത 

ഇല്ലാത്തോരാരുമില്ലെങ്കിലും സമ്പത്തി- 
യുള്ളോരുലാരുമില്ലെന്നു ചൊല്ലാം. 


75 വിദ്യയാം മൂലത്തില്‍ നിന്നും മുളച്ചെണ്ണ- 
മററുള്ള ശാസ്ത്രശ്രുതികളാകും 
ആദിമഹത്വം കലര്‍ന്ന മഹാശാഖ- 

മേലേയുയത്തി, മഹാതപസ്സാം 
പച്ചിലച്ചാത്ത തഴച്ച, കാരുണ്യമാം 


മൊട്ടുകളെങ്ങുമേ കാട്ടി നിന്നും, E: 
ധമ്മസുനങ്ങള്‍ വിടത്മിയും, ലാകി ക- ന്‌ 


ശമ്മഫലം പോൽ നഗരം മിന്നി, 442 


74 കല്ലാതു നിറ്‌പാര്‍ പിറരിൻമൈയിര”* കല്‌വി മുററ 
വല്ലാരു മില്ലെയവൈ വല്ലര ല്ലാരു മില്ല 
എല്ലാരു മെല്ലാപ്പെരും ശെല്‍വമു മെയ്‌തലാലേ 
ഇല്ലാരു മില്ല യുടൈയാര്‍കളു alag മാതോ. 


75 ഏകം മൃതറ്‌കല്‍വി മുളൈത്തെഴു ന്തെണ്ണില്‌ € 
ആകം മുതററിണ്‍ പണൈപോക്തി യരുന്ത asc K 
ശാക MAALI പരുമ്പി ത്നരു മലര്‍ന്തു 

z PE 


| ( 


പോക ജനിയാന്‍റു പഴുത്ത antec 


x 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ത്തം 


രാജഗുണപ്രഖ്യാപനം 


1 അങ്ങനെ പലപല മഹത്വമാളും MDY- | 
മംഗലനഗരത്തില്‍ മന്നനോ മന്നോര്‍ മന്നന്‍ 
DIMOY തനിച്ചെങ്കോലേഴലോകത്തിങ്കലാ 
മന്നവന്‍ ചെലുത്തുന്നു, ധമ്മത്തിന്നവതാരം. 
വീരനൂപുരശാലി,യിമ്മഹാകഥസയ്ക്കുററ 
നായകന്‍ രാമചന്രദേവനു പിതാവല്ലോ. 


2 ആദിമജ്ഞാനം, കൃപാ, WDO, സമൃദ്ധിയും, 
ദാനവും, നിരവദ്യബലമാം വീരത്വവും 
നീതിയുമളവററ മററുള്ള ഗുണങ്ങളും l 
പാതിയാം മററുള്ളോക്ക്‌ , പൂണ്ണമിസ്സ്രമാട്ടിങ്കല്‌! 


3 അലയാഴികള്‍ ചുഴുമിപ്പാരിലില്ലാ ദാന 
ജലധാരയായ്‌ മുററും നനയാതൊരു കൈയ്യും. 
et സത്യമാം വേദമാഗ്ലംതുടരുമരചന്മാ- 
ക്കൊത്തതായ്‌ മററുള്ളവരാരുമേ ചെയ്യാത്തതാം 14 


i അരചിയറ്‌ പടലം 
പിട z “he, 
— 1 അമ്മാ ണകരു ക്കരച,ന്നരചര്‍ ക്കരചന്‍ 
ചെമ്മാ ണ്ടനിക്കോ ലുലകേഴിനു ഞ്ചെല്ല MIDD 
DAIM കതൈക്കോ രിറൈയായ വിരാമ നെന്നും 
മൊയ്‌മ്മാണ്‍ കഴലോ OOW നല്ലറ മൂര്‍ത്തി യന്നാന്‍ 


ടം n 


bZ 


SN 


മീകൈയ്യ മെണ്ണില്‍ യാവും 
f നാര്‍ക്കു നി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


രാജഗുണപ്രഖ്യാപനം 61 


യാഗങ്ങള്‍ പല വിധം ചെയ്തവയെല്ലാമിന്നീ 
ഭൂപാലകുലോത്തംസം മറന്നേ കഴിഞ്ഞല്ലോ. 


4 അങ്ങനെ വിളങ്ങീട്ടം മന്നവന്‍, കാരുണൃത്തി- 
ലമ്മയെപ്പോലാം, നന്മ ചെയ്തതില്‍ തപോതുല്യം. 
മുന്‍നിലയെടുത്തേതു മേന്മയും വരുത്തീടാന്‍ 
തന്നുടെ പുത്രന്‍ പോലാം സദ്‌ ഗതി നല്ലീടാനും- 
അന്യരില്‍ ഗദതുല്യം ദണ്ഡനം ചെയ്തോര്‍ B- 
ഖണ്ഡനരഷധം തന്നെ, സൂഷ്ഷ്മമാം ശ്രുതികളെ 
ആരായുന്നവക്കെല്ലാം സന്ദേഹനിവ്ൃത്തിക്കാ- 
യാ രാജരാജന്‍ ബോധജ്ഞാനമായ്‌ ലസിക്കുന്ൂ. 


5 കൊടുത്തേ കടന്നല്ലോ യാചകസമുദ്രത്തെ;- 
പ്പഠിച്ചേ പാരം കാണാശ്ശാസ്ത്രമാം പാരവാരംഃ 
ചൊടിച്ചു ഖഡ്‌ ഗത്താലേ വൈരിയാം വാരാന്നിധി; 
സുഖിച്ചുകൊണ്ടേ സമ്പത്സുഖമാം യാദോനിധി. 


6 വെള്ളവും പറവയും വിലങ്ങും CUASI- 
രുള്ളവുമൊരേ വഴിയോട്ടമാറാക്കിത്തിത്തും 


തള്ളവാനാകാത്തതാം പെരിയ പുകഴ്‌, തോലാ- 
ലുള്ളതാമുറയിങ്കല്‍ ഖഡ്‌ഗവൃമേന്തിക്കൊണ്ടും 32 


മെയ്യായ വേത ത്തുറൈ വേന്തരു ക്കേയ്‌ന്ത യാരും 
ചെയ്യാത യാക മ്മിവന്‍ചെയ്‌'തു മുടിത്ത മാതോ 


4 തായൊക്കു മന്‍പി ററവമൊക്കു നലമ്പ wajid 
ചേയൊക്കു മുന്നി ന്‍റൊരുചെല്‌കരി യുയ്‌ക്കു നറരാല്‌ 
നോയൊക്കു AAMI മരുന്തൊക്കു നുണങ്ക കേഠംവി 
ആയ പ്പകങ്കര ലറിവൊക്കു മെവര്‍ക്കു മന്നാന്‍. 


5 ഇന്തേ കടന്താ നിരപ്പോര്‍കട ലെണ്ണി mang es” 
ആയ്‌ന്തേ കടന്താ൯ കലൈയെന്നു മളുക്കര്‍ വാളാറ്‌ 
കായന്തേ കടന്താന്‍ പകൈവേലെ കരുത്തു 0൨൦ 
തേമായ്‌ന്തേ കടന്താ ന്‍റിരുവിന്‍റൊടര്‍ പോകപാവം 


6 വെഭ്ളമും പറവൈയും വിലങ്കു വേശൈയര്‍ 
ഉള്ളര മൊരുവഴി GWIS നിന്‍റവന്‍ 


https://archive.org/d 


62 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


മന്നവര്‍മന്നന്‍ കൊണ്ട, പ്രഭത്വത്തോടെ പാരില്‍ 
ധന്യമാം ദശരഥനെന്നതാം തിരുനാമം. 


ഇടയില്‍ കാണും ചില മലകള്‍ പലതരം 
മണികള്‍ പതിച്ചുള്ള മാളികയായ്യം മിന്നും 


മന്നിടം നിനച്ചെന്നാല്‍ മഞ്ജുളമയോദ്ധ്യയാ- 
മമ്മഹാനഗരം പോല്‍ മന്നനിലൊതുങ്ങി പോല്‌. 


മാററലര്‍വലിപ്പത്തെ നേര്‍ക്കറിഞ്ഞ,വരുടെ 
മസ്തകം പിളര്‍ക്കയാല്‍ മററാര്‍ക്കുമെഴാത്തതാം 


അമ്മഹാപ്രഭാവന്‍െറ ഹസ്തത്തിലനാരതം 
തങ്ങിടും നിശിതമാമായുധം തേഞ്ഞീടുന്ന! 

മററ ഭപാലവ്ൃന്ദം മരലിയിലണച്ചീടും 
രത്തസഞ്ചിതമാകും മകുടകോടികളാല്‍ 

ആ രാജരാജന്‍ തന്‍െറ ചേവടിയണിഞ്ഞിടും 
വീരനൂപൂരത്തി ന്‍െറയരിമ്പും തേയുന്നല്ലോ. 


മന്നിടത്തിങ്കലുള്ള ജീവികള്‍ തോറും വ്യാപി- 
ച്ൃന്യൂനം തണല്‍ ചേത്തു കൂരിരുളകററുവാ൯ 
മന്നവന്നെഴും കുട മതിയാം മതിയാകും, 
പിന്നെയെന്തിനു വേണം വിണ്മതി വേറേ വാനില്‍ 


തള്ളരും പെരുമ്പുകഴ്‌ ത്തയരത പ്പെയര്‍ 
വള്ളല*വള്ളുറൈയയിന്‍ ame amen. 


7 നേമിമാല്‌വരൈമതി ലാക നീഠംപുറ- 
മമാ കടല്‌ കിട കാക amI 
വാമമാളികൈ മലൈയാക Amod 
ES yay മയോത്തിമാ നകരം പോലുമേ. 


 ആവരും വസ്മൈനേ രറിന്തു തീട്ടലാല്‌ 


മേ രു ങ്കൈയടൈ വേലു WHAIA” 
കാവ്യടൈ ടുമണീ മകട കോടിയാല്‌ 


9 50 


anatase AMM ah 


a dh al 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


രാജഗുണപ്രഖ്യപനം 


10 വൈരഭൂഷകൾ ചാത്തി വീര്യത്തില്‍ തൃഗരാജ- 
ഭൈരവനാകും പങ്‌്ക്തിരഥനീലോകം മുറരും 
തന്നുയിര്‍ പൊലെ കാത്തുവന്നതു മുലം ലോക- 
ത്തിന്നാകെയതുല്യമാമുടല്ലമായിത്തിന്നു. 


11 കുന്നുപോലുയര്‍ന്നെഴം തോളള്ള ദശരഥം 


മന്നന്‍െറ ജയം കൊള്ളം ശോഭനമാജ്ഞാചക്രം 


ചണ്ഡഭാനുവെപ്പോലെ ലോകത്തിലലലാവീ,&- 
മണ്ഡലമാണ്ടി ലോകം സവ്വവും രക്ഷിക്കുന്നതും 


12 വൈരികളെങ്ങും വെല്ലുവിളിക്കാനില്ലാസ്ത്രയാല്‍ 
പോരിനു വെമ്പും വീരബാഹുക്കളെഴം മന്നന്‍ 

പാരിടമൊരു പാവം തന്നുടെ വയല്‍ പോലെ 
പാലിച്ചുവന്നാനല്ലോ പാരമുത്സാഹത്തോടെ. 


10 വയിരവാന്‍ പൃണണി asta മൊയ്‌മ്പിനാന്‍ 
ഉയിരെലാ ന്തന്നുയി രൊപ്പ വോമ്പലാല” 
ചെയിരിലാ വൃയലകിനിര്‍ ചെ൯റു നിന്‍റുവാഴ്‌ 
ഉയിരെലാ മുറൈവതോ രുടമ്പ്യ മായിനാന്‍. 


11 കന്‍റെന വ്യയരിയ കുവവു ത്തോളിനാന്‍ 
വെന്‍റി യന്തികിരിവെ മ്പരുതി യാമെൌന ൦ 
' ഒന്‍റെന വൃയലകിടൈ യുലാവി മീമിചൈ 
നിന്‍റുനി ൯റുയിര്‍ തൊരു നെടിതു കാ 


12 എയ്യെന വെഴുപകൈ യെ; 
മൊയ്‌പെറാ A 
വൈയക മുഴുവ 


63 


62 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy | 
| 


ശ്രീരാമാവതാരം | 


1 ആയവനൊരുദിന,മജദേവനു തുല്യ- 
നാ,യതിപരിശുദ്ധിയാണ്ടെഴും വസിഷ്ഠനെ 


വണങ്ങിച്ചൊന്നാഃ**നൈന്‍െറ പൂവ്യവികം വംശം, MID- 
ജനങ്ങള്‍, ജനകനും, തപസ്സും, പുണ്യത്താലേ 
ലഭിച്ചോരാദിദേവന്‍, പ്രേഷ്ഠമാം വസ്തുക്കളും 
നിനച്ചാലങ്ങുതന്നെ,--യെന്നാലും CIMA ഭവാന്‍. | 


| 2 എന്‍ കുലത്തലവന്മാരിനദേവനേക്കാളം 
തന്‍ കുലം വിളങ്ങവേ ധരണി കാത്തോരല്ലോ. | 


മങ്ങുവോരില്ലെന്നോതും മട്ടിലിന്നടിയനും 
മന്നിടം മുററും കാത്തേനിന്നും നിന്നരുളാലേ. 


3 അറുപതിനായിരമാണ്ടു MINIM ലോക, - 
മരുതി ചെസ്തേനേറും വെറിയാണ്ടുള്ളോര്‍കളെ. 
പ കുറവൊന്നുമില്ലയെങ്കില്ലമെന്‍ വില്ലാലം 
മറുകും ലോകമെന്നെന്‍ മാനസം കലങ്ങുന്ന. 14 


തിരുവവതാരപ്പടലം 


ആയവനൊരു പക ലയനൈ യേനികര്‍ 
mwa മുനിവര റെറാഴചതു തൊല്‌കല- 
ത്തായരു ന്തന്തൈഴു MUA മമ്പിനാന്‍ 
പെ കടവുളൂം പിറവും വേറു നീ. 


ത്തലൈവര്‍ക ളീരവി തന്നിനും 
ജംറ ത്തരണി താങ്കിനാര്‍ 
വരമ്പ വ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 


4 


അരിയതപം ചെയ്തോടരന്തണന്മാ,രഴ- 
ലറിയാതിന്നേവരെസ്സസുഖം വാണോരല്ലോ. 
പെരുതാം തപത്താലെയുഴലാമെന്‍ പില്ലാല- 
ത്തവരെല്ലാമെന്നോത്തിട്ടെന്‍ചിത്തം കലങ്ങുന്ന ”” 


മങ്‌ഗളം ഭേരീരവം മുഴങ്ങും മുററത്തോടും 
ചെമ്മുത്തിന്നൊളി കോലും പൊന്മുടിയോടും ചേര്‍ന്ന 
മന്നവനേവം ചൊല്ലെ,ക്കഞ്ജകര്‍ണ്ണിക തന്നില്‍- 
ത്തങ്ങുമപ്പരമേഷ്ഠി തന്നുടെ സുൃതനോര്‍ത്താ൯; 


**പാലാഴി തന്നില്‍ ഫണിതല്ലത്തിലൊരു നീല- 
മാമല പോലേ പള്ളികൊണ്ടിടും കൊണ്ടന്‍വര്‍ണ്ണന്‍ 
കൊലയാം തൊഴിലേന്തുമരക്കര്‍ ചേസ്തീട്ടന്ന 

കൊട്ടമ തീര്‍പ്പേനെന്നു വിണ്ണവര്‍ക്കഴലാററാന്‍ 
മുന്നമേയവരോട്ട ചൊന്നതാം തിരുമൊഴി- 
യൊന്നൊഴിയാതേയെന്നിലിന്നുമുണ്ടരുളൂന്നു. 


നിഷ്ഠരകര്‍മ്മം ചെയ്യം രാക്ഷസന്മാരാല്‍ തോൽവി 
പററിയ വാനോര്‍ നിലകണ്ഠതൃപ്പാദങ്ങളില്‍ 


4 അരുന്തവ മുനിവരു മന്തണാളരും 
വരുന്തുത ലി൯റിയേ വാഴ്‌വിന്‍ വൈകിനാര്‍ 
ഇരുന്തുയ രുഴക്കുവരെറ്‌പി നെന്‍പതോര്‍ 
അരുന്തുയര്‍ വരുത്തു മെന്നുകത്തൈ യെന്‍റനന്‍. 


$ 


മുരചറൈ ചെഴുങ്കടൈ മുത്ത മാമുടി 

അരചര്‍ത ങ്കോമക നനൈയ കൂറലും 
വിരൈചെറി കമലമെന്‍ പൊകുട്ട മേവിയ 
വരചരോരുക൯ മകന്‍ മനത്താി നെണ്ണിനാ൯. 


6 അലൈകട നട്ടവണോ രനന്തന്‍ മീമിചൈ 
മലൈയെന വിമിതുയില്‌ വളരുമാമുകില” 
കൊലൈതൊഴി ലരക്കര്‍ത ങ്കൊട്ടമൈ തറരപ്പനെ൯റു 
ഉലൈവ്യറു മമരരു ക്ഷരൈത്ത വായ്‌മൈയൈ, 


7 ചുട്ടതൊഴി ലരക്കരാ റെറാലൈന്തു വാനുളോര്‍ 
കട്ടവമര്‍ HAMSI കലന്തു കൂറലും 


65 


28 


66 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


അഭയമുണര്‍ത്തിക്കെ,പ്പവ്യവൃത്താന്തമോര്‍ത്ത 
ഫരനു*മെന്നാല്‍ വദ്ധ്യരല്ല"വരെന്നോതിനാന്‍, 


പിന്നെയങ്ങവരോട്ട ചേന്നിട്ട മഹാദേവന്‍ 
ചെന്നിതു മഹാമേരുപവ്വതശിഖരത്തില്‍. 
അങ്ങെഴും മണിമയമണ്ഡപമെത്തീ പത്മ- 


സംഭവന്‍ പാദം കൂപ്പിയുണര്‍ത്തീയാപത്തെല്ലാം. 


പാകശാസനന്‍ തന്നെപ്പാശത്താല്‍ കെട്ടിപ്പണ്ടു 
മേഘനാദനും ലങ്കാപുരിയില്‍ വെച്ചാനല്ലോം 


അന്നു താനിന്ദ്രന്‍ തന്നെ മീണ്ടതാം കഥ പാതി- 


പ്പെണ്ണാകും ഹരനോടു പങ്കജയോനി ചൊന്നാൻ. 


“ഈരഞ്ചു തലകളുമിരട്ടി ക്കൈയ്യമുള്ളോ- 

നാ രാത്രി ഞ്ചരനോര്‍ക്കില്‍ ശ്രീയോടു പിരിഞ്ഞവ൯. 
ഈയുള്ളോര്‍ക്കെന്തു ചെയ്യാനായിടുമവന്നുള്ള 
കായത്തിന്‍ കരുത്തോടു നേരിട്ടു പൊരുതുവാന്‍? 


പട്ടപൊരു ളൂണര്‍ന്തവ പ്പരമ൯ യാനീനി 
അടുകീല നെനമറു ത്തവരൊ ടേകിനാന്‍. 


8 വ്രടവരൈ ക്കട്ടമിയി MG UM മാശറു 
ചുടര്‍മണി മണ്ടപ ന്തുന്നി നാന്‍മുക_ 
ക്കടവുളൈ യടിതൊഴുതമര കണ്ടകര്‍ 


ഇടിനികര്‍ വിനൈയമ MWI നാനരോ 


9 പാകചാതനന്‍റനൈ പ്പാചത്താര്‍ ത്തടല” 
മേകനാതന്‍ പുക ന്തിലങ്കെ മേയനാഠം 
പോകമാ മലരുറൈ പൃനിത൯ മീട്ടമൈ 


തോകൈപാ കറ്‌കുറ ച്ചൊല്ലി നാനരോ 


10 ഇരുപതു കരന്തലൈ യീരൈ AMMA 
ത്തിരുവിലി വലിക്കൊരു ചെയലിന്‍ റെങ്കളാല* 
കരുമുകിലെന വളര്‍ കരുണൈ യങ്കടല” 


പൊരുതിടര്‍ തണിക്കിനുണ്ടെനും പുണര്‍പ്പിനാര്‍ 


https://archive.org/details/muthulakshmiacademy 


44 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രിരാമാവതാരം 


11 


12 


13 


14 


കാര്‍മുകിലൊളിവര്‍ണ്ണന്‍, കാരുണ്യക്കടല്‍, കണ്ണന്‍ 
പോരിലേററിടര പോക്കുമെങ്കിലോ സുഖമായി.” 
പാലാഴിത്തിരക്കോളില്‍ പള്ളികൊണ്ടീട്ടം ദിവ്യ- 
നീലാഭം മരകതശൈലത്തെ നിനച്ചുള്ളില്‍ 
അപ്പൊഴ്ുതവ൪,കരപങ്കജപ്പുമൊട്ടുകള്‍ 

കൂപ്പവേ, ഭക്തജനപരമാഭിഷ്ടപ്രദന്‍ 


കാര്‍മുകില്‍ക്കകം ചെമ്പൊല്‍ത്താമര വിരിഞ്ഞിരു- 
കാന്തിസന്ദോഹം പാര്‍ശ്വഭാഗത്തിലേന്തിക്കൊണ്ടും 
ചെന്താരിന്‍ മങ്കയോട്ടം വിനതാസുത൯മേലേ 
ചെമ്പൊന്നിന്‍ മല മേലേയെന്നപോല്‍ വന്നാനല്ലോ. 


നീലകണ്ഠനും ശതപത്രസംഭവന്‍ താനും 
നീലക്കാര്‍വര്‍ണ്ണന്‍ തിരുമേനികണ്ടെഴുന്നേററു 
നിര്‍ജരന്മാരോടൊത്തത്തൃപ്പദത്താരില്‍ ഭക്തി- 
നിര്‍ഭരം വീണു കൂപ്പിപ്പരമാനന്ദം പൂണ്ടാര്‍. 


അരക്കര്‍ നശിച്ചെന്ന തോഷമാം മധുവ്യണ്ടു 
പരക്കെത്തങ്ങള്‍ ചെയ്‌വതെന്തെന്നുമോര്‍ത്തിടാതെ 


11 തിരൈകെഴു പയോതതി ത്തുയിലു ന്തെയ്‌വവാ൯ 
മരകത മലൈയിനൈ വഴുത്തി വെഞ്ചിനാല” 
കരകമലങ്കവിത്തിരുന്ത കാലൈയീല” 
പരകതി യുണര്‍ന്തവര്‍ ക്കുതവു പണ്ണവ൯ 


12 കരുമുകിറാമരൈക്കാട്ട പൃത്തുനീട്ട 
ഇരുചുട രിരുപുറത്തേന്തി യേന്തലര്‍- 
ത്തിരുവൊട്ടം പൊലിയവോര്‍ ചെനമ്പൊറ്‌ക്കുന്‍റിന്മേല” 
വരുവപോറ്‌ കഴലുഴന്‍മേല” വന്തു തോ൯റിനാ൯. 


13 എഴുന്തനര്‍ കറൈമിട ററിറൈയു ന്താമരൈ- 
ചെഴുന്തവിചുവന്തവ ത്തേവു ഞ്ചെന്‍റെതിര്‍ 
agm നരടിമിശൈ വിണ്ണു ളോരോട്ടം 
തൊഴുഒന്താറു ന്തൊഴ്ചന്തൊറു ളി തുളങ്കവാര്‍. 


14 ആടിനര്‍ പാടിന രങ്കമിങ്കമാ 
ഓടിന രുവകൈ മാനറവു ണ്ടോര്‍കിലാര്‍ 


https://archive.org/details/muthulakshmiacadem 


67 


58 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


68 കമ്പരാമായണം 


ആടിനാരവരെല്ലാം പാടിനാ,രങ്ങുമിങ്ങു- 
മോടിനാര്‍ മുറപോലെ, പിന്നെ വന്നോരോരുത്തര്‍ 
ചൂടിനാര്‍ ശിരസ്സിങ്കല്‍ തുളസിപ്പുമാലക- 

ളാടിന തൃച്ചേവടിച്ചെന്താരിന്‍ വൂക്കളവര്‍ം 


15 പൊന്മല മേലേനിന്നുമിറങ്ങുമഴകുററ 
കാര്‍മുകില്‍ പോലെ ഖഗസ്‌ കന്ധത്തില്‍ നിന്നും ദേവന്‍ 
ഉന്നതസ്‌ രൂപം ചേന്ന മണ്ഡപത്തിങ്കല്‍ സിംഹ- 
കണ്ഠസ്ഥം സ്വര്‍ണ്ണപീഠതലത്തില്‍ വിളങ്ങിനാന്‍. 


16 വിധിയും മുനികളും വിണ്ണവന്മാരും ലേഖാ- 
മതിയെജ്ജടയിങ്കൽച്ചുടിന മഹേശനും 
അധികം സന്തോഷിച്ചിട്ടരികേ മേവീ, നക്ത- 
ഞ്ചരവംശത്തിന്‍ കൊടും കൃത്യങ്ങള്‍ കൂറീടിനാരഃ: 


17 “mT തലയുള്ളോനനുജന്മാരും മററും 
വഞ്ചന ചെയ്തീ മണ്ണും വിണ്ണമാളന്നോരുടെ 
വന്‍തപോനിയമാദി തകത്തീട്ടന്തൂ ഞങ്ങ. 
ളെങ്ങനെ ജീവിക്കേണ്ടുവെന്നരുള്‍, ചെയ്തീടണേ. 76 


വീടിന രരക്കരെന്‍ റുവക്കും വിമ്മലാല” 
കൂടീനര്‍ രുറൈമുറൈ OBA ത്താണ്‍മലര്‍ 


15 പൊന്‍വരൈ യീഴവതോര്‍ aJ WAND പൊറ*പുറ 
എന്നൈയാ ളടൈയവന്‍ റോണീന്‍ റെമ്പിരാന്‍ 
ചെന്നീവാ ന്‍റടവു മണ്ടപത്തുചേര്‍ന്തരി 
maano” പീട Gamo” പൊലിന്ത തോന്‍റിനാന്‍ 


16 വീതിയൊട്ു മുനിവരും വിണ്ണുളോര്‍കളും 
മതീവളര്‍ ചടൈമുടി AFU ലാളനും 
അതിച്യ മുടനുവ ന്തയലീ രുന്തുഴി 
കൊതികൊഠാവേ ലരക്കര്‍ തങ്കൊട്ടമൈ കൂറുവാര്‍ 


17 അയിരു തലൈയിനോ നനുചരാതീയാം 
മെയ്‌വല! യരക്കരാല” വിണ്ണു മണ്ണുമേ 
ചെയ്‌തവ മിഴന്തന തിരുവീ MIWA 
ഉയ്‌തിറ നില്ലൈയെന്‍ രുയീര്‍പ്പു വീങ്കിനാര്‍ 


= E റ https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 89 


18 എങ്ങളേകിയ വരശക്തിയാലരക്കന്മാര്‍ 
പൊങ്ങിയീ ലോകം മൂന്നുമഴിച്ചു തകര്‍ത്തല്ലോ. 
ചെന്താമരാക്ഷാ! ഭവാന്‍ തന്നെയിന്നവര്‍കളെ- 
ക്കൊന്നൊട്ടക്കിലെന്നാലോ മുടിയും ലോകം ക്ഷണം." 


19 ഇങ്ങിനെയിടരോടും വണങ്ങി olansa 
തുംഗസരൌരഭമോലും തുളസിദാമം കോലും 
പങ്കജവിലോചനനരുളിച്ചെയ്താന്‍ മന്ദം! 
*“വഞ്ചകരവരുടെ തലകളറുത്തു ഞാന്‍ 
ധരണീവാസികള്‍ക്കുള്ളഴലിന്നെല്ലാം തീര്‍പ്പേ൯ 
സുരലോകാധിശരേ വേണ്ടിനി നിങ്ങള്‍ക്കാധി. 


20 വാനവർ നിങ്ങളെല്ലാം വാനരന്മാരായിട്ട 
കാനനം മലകളും തടഭൂഭാഗങ്ങളും 
സേനയൊത്തവതരിച്ചെത്തുവി”” നെന്നീവാകൃ- 
മാനനപ്രസാദത്തോടരുളിച്ചെയസ്താന്‍ ദേവന്‍. 90 


21 കേവലം മരീചിക പോലെഴ്ും വരങ്ങളും 
ജീവനും സതൃസ്ധാരശരത്താൽ ഭസ്മമാക്കാന്‍ 


18 എങ്കണീധം വരങ്കളാ ലരക്ക രെന്‍റുളാര്‍ 
പൊങ്കമുവുലുകൈയും പുടൈ ത്തഴിത്തനര്‍ 
ചെങ്കണാ യക വിതു തീത്ത ലില്ലൈയേല” 
നുജംവ രുലകൈയോര്‍ നൊടിയി നെന്‍റനര്‍ 


19 എന്‍റന രിടരുഴന്തിറൈഞ്ചി യേത്തലും 
മന്‍റല ന്തുളവിനാന്‍ വരുന്തല” വഞ്ചകന്‍ 
തന്‍റലൈ യറുത്തിടര്‍ തണിപ്പൂന്‍റാരണിക്കു 
ഒന്‍റുനീര്‍ കേണ്‍മെന വ്ൃരെത്തന്‍ മേയിനാന്‍ 


20 വാനുളോ രനൈവരും വാനരങ്കളാ- 
ക്കാനിനും വരെയിനു ങ്കടിതടത്തിനും 
ചേനൈയോ ടവതരിത്തിട്ടമി൯ന ചെന്‍റന 
ആനന മലര്‍ന്തന നരുളി നാഴിയാന്‍ 


21 മചരത മനൈയവര്‍ വരമും വാഴ്‌വുമോര്‍ 
നിചരത കണൈകളാ നീറുചെയ്യയാം 


70 


22 


23 


24 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


നാമിനിപ്പിറക്കുവന്‍ നാലംഗപ്പടയാഴി 
താവിന ദശരഥമന്നന്‍െറ സുതനായി. 


ശംഖവും ചക്രം ബഡവാനലജ്വലനമാം 
തുംഗകാകോളം പൂണ്ട ശയ്യയാമനന്തനും 


എന്നുടെ സഹോദരന്മാരായി, മതില്‍ക്കെട്ട 
തങ്ങിട്ടമയോദ്ധ്യയില്‍,പിറക്കും മത്സേവാത്ഥം”” 


എന്നേവം കല്ലിച്ചപ്പോളേവരും തുള്ളിച്ചാടി;- 
സ്സുന്ദരാശയം ചേരും മംഗളഗീതം പാടീ; 
മഞ്ജുളം തുളസിപ്പുമാലകള്‍ പുണും ദേവന്‍ 
തങ്ങളെക്കാത്തെന്നോര്‍ത്തു പരമാനന്ദം തേടി. 


പൊയ്യയോയി പെരുമ്മാലെന്നിന്ദ്രനും മോദം പൂണ്ട 
പൊല്‍പ്പുവിന്‍ മകന്‍ മതി ajsigo മഹേശനും 


എപ്പേരും ദേവന്മാരും ചൊല്ലിനാലല്ലല്‍ തിന്നെ;_ 
ന്നപ്പൊഴേ ഗരുഡന്മേലേറിനാന്‍ ബ്രഹ്മോദരന്‍. 


കച രത തുരക മാക്കടല്‌ കൊറാ കാവലന്‍ 
തചരതന്‍ മതലൈയായ്‌ വരുതു ന്താരണി 


22 വളൈയൊട്ട തികിരിയും വടവൈ തീതര 
വീളൈതരു കട്ടവുടൈ വിരികൊറം പായലും 
ഇളൈഞര്‍ക ളെനവടി പരവ വേകീനാം 


വളൈെമതി ലയോത്തയില്‌ വരുതു മെന്‍റനര്‍ 


23 എന്‍റവ നുരൈത്തപോ തെഴുന്തു തുള്ളിനാര്‍ 
നന്‍റികൊണ്‍ മങ്കലനാതം പാടിനാര്‍ 
മന്‍റലര്‍ ചെടുന്തുള വണിയു മായനാര്‍ 
ഇന്‍ റമൈ യളിത്തന AOM മേമ്പലാല്‌ 


24 പോയതെ മ്പൊരുമലെന്നാ വിന്തിര നുവഭെക പൂത്താന്‍ 


QY മാ മലരുളോനു ഞ്ചുടര്‍മതീ ചൂടിനാനും 


ചേയ്യയര്‍ വീത്ുംപൃളോരു ന്തീര്‍ന്തതെ ഞ്ചിറുമൈ യെന്‍റാര്‍ 
മായിരു ഞാല {sens കരുടന്‍മേര്‍ ചരണം വൈത്താന്‍ 


https://archive.org/details/muthulakshmiacademy 


106 


ra 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 71 


25 തന്നെയാണ്ടീട്ടം നാഥനങ്ങനെ മറഞ്ഞപ്പോള്‍ 
വിണ്ണവന്മാരെ നോക്കിച്ചൊന്നിതു പിതാമഹന്‍ 
“മുന്നമേ പിറന്നേന്‍ ഞാന്ൃക്ഷനായകനായിം 
നിങ്ങളുമവതരിച്ചീട്ുവിനതുപോലെ.”” 


26 കല്പകദ്രമാധീനരാകിയ ദേവന്മാരെ- 
ക്കാപ്പവന്‍ ചൊന്നാൻ: **വൈരിമാമലയ്തശനിയാം 
ബാലിയ്യം മകനായോരംഗദന്‍ താനുമെന്‍െറ 
ബാലകര്‍ പുത്രപാത്രസ്ഥാനികളംശോദ്‌ ഭൂതര്‍.”” 


൭7 “എങ്കിലോ ശതക്രതുപുത്രന്‍െറ കനിഷ്ടനാ- 
മെന്‍ സുതന്‍ സൃഗ്രീവാഖ്യ'"നെന്നല്ലോ രവി ചൊല്ലി. 
“എന്നുടെ സുതന്‍ നീല''നെന്നഗ്നി ദേവന്‍, വായ്യ 
തന്നുടെ സുതന്‍ ഹനൂമാനെന്നും പറയവേ 
മററുള്ള ദേവന്മാരും മന്നിടത്തിങ്കല്‍ കോപം 
മുററിട്ടം കപികളായ്‌പ്പോകുവാന്‍ തുനിഞ്ഞല്ലോ. 
മുപ്പുരവൈരി ചൊന്നാൻ “*വായുജനായുള്ളതു 


മല്‍പ്പുത്ര'”നെന്നും പിന്നെപ്പലരും പോന്നു പാരില്‍. 122 


28 കാരുണയശാലി ദേവന്‍ കമലനേത്രന്‍ ചൊല്ലാല്‍- 
പ്പതകന്‍ താനും നീലകണ്ഠനും മററുള്ളോരും 


25 എന്നെയാ ളൂുടൈയ വൈയന്‍ കലുഴന്‍മീ AMLAD പോയ 
പിന്നര്‍വാ നവഭെര നോക്കി പ്പിതാമകന്‍ പേച്ചകി൯റാ൯ 
മുന്നരേയെണ്‍കിന്‍ വേന്തൻ യാനെനമൊഴികിന്‍റാന്‍മറദു 
അന്നവാറെവരു നീര്‍ പോ യവതരിത്തിട്ടമിനെന്‍റാന്‍. 


26 തരുവുടൈ ക്കടവ്യകഠം വേന്തൻ ചാററുവാ AMMA കൂറു 
മരുവലര്‍ ക്കചനിയന്ന വാലിയു മകനു മെന്ന 
moula റെറനതു കൂറ ജവറ“കിളെ യവനെന്‍റോത 
വായു മറെറനതു കൂറു നീല നെ൯റനൈന്തിട്ടാനാല്‌ 


27 വായ്യമ റെറനതു കൂറു മാരുതി യെുലു മറേറാര്‍ 
കായ്യമര്‍ ക്കടങ്ക BIdh ക്കാചിനി യതനില്‍ മീതു 
പോയിട ത്തുണിന്തോ മെന്‍റാര്‍ പുരാരിമററിയാനേ വാത 
ചേയന പ്പുക൯റാ൯ മറൈറത്തിചൈയുളോര്‍ക്കവതിയുണ്ടോ 


28 അരുടരു കമലക്കണ്ണ നരുണ്‍മുറൈ യലരു ളോനും 
ഇരുടരു മിടററിനോനു 2200 മിനൈയരാകി 


https://archive.org/detailsmuthulakshmiat 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


72 


29 


30 


31, 32 


കമ്പരാമായണം 


ഈ വിധം മദകരം കാനനഭൂഭാഗത്തു 

താവിനാര്‍ കപിവീരവേഷധാരികളായി, 
പിന്നെയദ്ദേവാദികള്‍ തങ്ങള്‍ക്കുള്ളധിവാസം 
തന്നിലേ തിരിച്ചുപോയ്‌ സുഖിച്ചു വാണാരല്ലോ.”” 


ഇങ്ങനെ മുന്നേ തന്നെ നടന്ന വൃത്താന്തങ്ങ.൦ 
ളൊനന്നൊഴിയാതെ മുനിപുംഗവന്‍ നിരൂപിച്ചു: 
“കുന്നിനെ വെല്ലും നല്ല തോളുള്ള മഹാരദഥഥ! 
മന്നവ! ദശരഥ! തോടൊല്ലാ വൃഥാ വ്യഥാ 
ഭൂതലമേഴും കാക്കും പൂത്രരെത്തരും യാഗം 

നീ മുറയ്ക്കിനിച്ചെയ്ത നീങ്ങിട്ടം ചിന്താവ്യാധി.”” 


എന്നു മാമുനി ചൊല്‍കെ വന്നോരു തോഷത്താലെ 
മന്നവര്‍മന്നന്‍ ഗുരുപാദങ്ങൾ കൂപ്പിനിന്നാന്‍. 
**അങ്ങയെശ്ശുരണമായ്‌ പ്രാപിച്ചോരടിയനി- 
ന്നെങ്ങനെ വരും താപം? ചൊല്ലണേ കരണീയം.” 


ദേവാദികള്‍ക്കും താതന്‍ കാശൃപപ്രജാപതി- 

ദേവന്നു പത്ര, ശക്തിമെത്തുന്ന വൈഭണ്ഡകന്‍, 
ദേവഗംഗയെച്ചുടും ദേവനു തുല്യന്‍, വേദ- 
വേദാംഗവിജ്ഞാനത്തിലച്ഛനെപ്പോലായവന്‍, Le 


മരുടരു വനത്തിന്‍ മണ്ണിന്‍ വാനര രാകി വന്താര്‍ 
പൊരുടരു മിറൈവര്‍ തത്ത മുറൈവീട AI പൂക്കാര്‍. 


29 ഇതതുമു ന്നികഴ്‌ന്ത വണ്ണ മെനമുനി യിതയ Ooms’ 
മാതീര മ്പൊരുത തിണ്ടോണ്‍ മന്ന നീ വരുന്തലേഴേഴ്‌ 


AIDA! ALD കാക്കും പൃതല്‍വരൈ യളിക്കും വേഠാവി 
തീതറ മുയലി നൈയ ചിന്തൈനോയ്‌” തീരു മെന്‍റാന്‍. 


30 എന്ന മാമുനിവൻ കൂറ വെഴുന്തപേരുവകൈ പൊനങ്ക 
മന്നവർ മന്ന MAD മാമുനി ചരണ ഞ്ചൂടിീ 


ഉന്നൈയേ പുകല്‌പുക്കേനുക്കു ഉറുകണ്‍വന്തടൈവതുണ്ടോ 
അന്നതറ്‌ക്കടിയേന്‍ ചെയ്യും പണിയിനി തളീത്തി ' യെന്‍റാ൯ 


31 മാചറു ചുരര്‍ക ളോട്ട 2096896 തമൈയ്യ മീന്‍റ 
കാചിപ MBS മെന്തെന്‍ വീപണ്ടകന്‍ കങ്ങകെ ചൂടും 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 93 


വഴങ്ങും കലകളും നീതിയും മനുസ്‌ മൃതി 

തുടങ്ങി വകുപ്പേറും വേദങ്ങള്‍ നാലിങ്കലും 
ചാതൃര്യമാന്നുള്ളതു ചിന്തിക്കെച്ചതുര്‍മുഖ- 
സാദൃശ്യം വരിപുണ്ണമായ്‌ത്തന്നെ വഹിക്കുവോന്‍, 
തിരിയും തിരമാല പോലവേ മാറി മാറി 

വരുമീ ലോകചിത്തതത്ത്വത്തെയറിയാത്തോന്‍ 
ശൃംഗമൊന്നെഴചം MMI മുഖത്തെയാളുമൃശ്യ- 
ശൃംഗനാം മഹഷിയെ വരുത്തിക്കൊള്ളവേണം- 


33 സപ്പത്തിന്‍ പത്തിത്തല താങ്ങുമിപ്പാരില്‍ വാഴം 
മത്ത്യരെയെല്ലാം വെറും തിയ്യുക്കായെണ്ണന്നവ൯ 
അമ്മഹാതപസ്വിയെ, യജനും മഹേശനും 
സമ്മതനാകും ശാന്തശീലനെ വരുത്തി നീ 
പുത്രകാമേഷ്ടിയാകും യജ്ഞത്തെ നടത്തിയാല്‍ 
പുത്രരുണ്ടാകും തവ ഭൂപതേ പുണ്യശാലിന്‍!”” 


34 ഇങ്ങനെ ചൊല്ലും മുനിപുംഗവന്‍ തന്‍റ പാദ- 
പങ്കജം തൊഴതേവം ചോദിച്ചാ ദശരഥൻ: 
**എങ്ങുവാന്‍ സ്വാമിന്‍! ദോഷഹീനനായ്‌ ഗുണപുൂഷ്ടി T 
തങ്ങിട്ടം പുകഴുറേറാരദ്ദാന്തന്‍ മരുവുന്നു? 160 . 


ഈചനും പുകഴ്‌തര്‍ക്കൊത്തോ നിരുങ്കലൈ പീറവുമെണ്ണില” 
തേചുടൈ ത്തന്തൈ യൊപ്പാ ന്‍റിരുവരുഠം പൃനൈന്ത മൈന്തന്‍ 


ദമ തരുകലൈ പീറവു നീതി മനുനെറി വരമ്പില*വായ്‌മൈ 
തരുകലൈ മറൈയ്യമെണ്ണിറ്‌ ചതുമുകറ്‌കവമൈ ചാന്‍റോര്‍ 


thi 


ഒരുകലൈ മുകച്ചി BH വുയര്‍തവന്‍ പ്ലം $ 


പാന്തളി൯ മകടകോടി പരിത്ത പാ 
ea 


j 
ളി; 
ago വാഴ്‌ത്തി 


74 


36 


37 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കം്പരാമായണം 


ഇങ്ങു ഞാന്‍ ചെയ്തീടേണ്ടും കാര്യങ്ങളെല്ലാം ഭവാ- 
നൊന്നൊഴിയാതെ ചൊല്ലിത്തരണേ തപോനിധേ!” 


35 പുന്നാമം നരകത്തെയെഹികദുഃഖത്തോടെ.- 
യൊന്നാകെയകററിയ്യം, ഭവനം താങ്ങീടുന്ന 
സത്താകും ഗുണം ചേന്നും BW സ്നേഹത്തിന്നു- 
മുത്തമനിധാനമായ്‌ ശത്രക്കള്‍ൾക്കഗ്ൃഷ്യനായ്‌ 
ഉത്താനപാദാഖ്യനാം മന്നവന്‍ മനുകുല- 
സത്തമനൊരു പുത്രന്‍ പിറന്നു ലോമപാദന്‍, 


36 അന്നയപന്‍ കാത്തീടടന്ന നാട്ടിലോ, നെടുനാളായ്‌ 
മിന്നീട്ടം മുകില്ലകള്‍ വന്നിടാതുരുക്കത്താല്‍ 
ഖിന്നരായഖിലരു॥ മക്കാലം വേദജ്ഞരാ- 
മുന്നതതപോധനന്മാര്‍കളെ വരുത്തിനാന്‍ം 


37 വിശിഷ്ടദാനാദികളവരര്‍ക്കായ്‌” ചെയ്‌തു Qat- 
വരിഷ്ടന്‍; വാരിദങ്ങള്‍ വഴങ്ങീലല്ലോ തെല്ലും. 
പിന്നെയുമവരോട്ട ചോദിച്ച പരിഹാരം 
മന്നവന്‍, തപസ്വികളിങ്ങനെ ചൊന്നാരല്ലോ. 176 


TMID കുണത്താന്‍ മിക്ക ചെഴുന്തവന്‍ WINAAM യുള്ളാന്‍ 


ഈങ്കീയാന്‍ പുരിയു MAAM യിയമ്പുതി യിറൈവ വെന്‍രാന്‍, 


പൃത്താന കൊട്ടംവിനൈയോ ടരുന്തുയരം പോയൊളിപ്പ പ്പുവനന്താങ്ക.__ 
ഞ്ചത്താന കണമുടൈയോന്‍ തയാവോട്ട തണ്ണളിയിന്‍ ചാലൈ പോല*വാന്‍ 
എത്താലും വെലറ “കരിയാന്‍ മനുകുലത്തേ വന്തുതിത്തോ നിലങ്ക മൌലിം 
ഉത്താന പാതനരു ളൂരോമപതനെന്‍റുളനി വ്ൃ,ലകൈ യാഠംവോന്‍ 


അന്നവ൯റാന്‍ പുരന്തളിക്കു ന്തിരുനാട്ടി നെട്ടങ്കാല മളവ താക 


മീന്നിയെഴു മുകീലി൯റി വെന്‍തുയരം പെരുകതലും വേന്തൻ mMm 
മന്നുമുന്നി വരൈയതൈത്തു മാതാന ങ്കൊടുക്കിനും വാന്‍ വഴങ്കാതാക- 
gm മുനി വരര്‍ക്കേട്‌പ ക്കലൈക്കോട്ടു മുനിവരിന്‍വാന്‍ പിലിററു 


മെന്‍റാര്‍ 


ഓതനെട്ട കടലാടൈ യുലകിനില്‌വാഴ്‌ anios വിലങ്കെനുവേ യുന്നു 
ങ്കോതില്‌കുണ ത്തരുന്തവനെ ക്കൊണരുംവകൈ യാവതെന ക്കണിക്കും 


വേലൈ. 


https://archive.org/details/muthulakshmiacademy 


ശ്രീരാമാവതാരം 75 


38 


ച്ചോതിനുതറ്‌ക 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


“വരുത്തൂ ഭാവാനതൃശ്യശൃംഗനെഃയെന്നാല്‍ വാനം 
വഷിക്കുമല്ലോ നൂന””;മപ്പൊഴതെല്ലാവരും 
നിനച്ചാരൂഴിവാഴ്ചം മത്ത്യരെ മൃഗതുല്യം 
നിനയ്ക്കും തപസ്വിയെ വരുത്താനുപായങ്ങള്‍. 
ഒളിപുണ്ടതാം നെററി, കറുത്ത നെട്ടംകണ്ണം 
പവിഴച്ചുണ്ടും മുത്തിനൊത്തതാം ദന്തങ്ങളും 
തങ്ങള്‍ക്കു തുല്യം തങ്ങളെന്നുരചെയ്യം മുര 
കൊങ്കയ്യമെഴും വാരസുന്ദരീജനമപ്പപോള്‍ 
വണങ്ങിച്ചൊന്നാരേവ'*മണിഞ്ഞു ഞങ്ങളെല്ലാ- 


മൊരുങ്ങിച്ചെന്നെന്നാലോ വന്നിടും മുനിവര൯'', 186 


(വൃത്തഭേദം) 


അംഗനാജനമവരങ്ങനെ മൊഴിയവേ 
തുംഗമാം പരിതോഷം പൂണ്ട, നൃപന്‍ 
ആടയാഭരണദി മോടികള്‍ പലവിധ- 
മാനന്ദപൂഠ്വമവക്കരുളിയല്ലോ. 
പഞ്ചമിച്ചന്ദ്രബിംബമഞ്ചിട്ടം ഫാലദേശം 
പാരുഷ്യമേറെയുള്ള മാത്തടവും 

അത്യന്തം കൃശതരമായിടും മദ്ധ്യദേശ- 
മാടിക്കാര്‍ക്കറുപ്പേന്തും കൂന്തലോടും 

മാദകം മിഴികളും ചെഞ്ചുണ്ടും ചേരും മത്ത- Z 
മാതംഗയാനകളെ മന്നവേന്ദ്ര൯ 
പോകുവാനനുമതി നല്‍കവേ നലമെഴ്ചം 
പങ്കൊടിമാരോ തേരിലേറിക്കൊണ്ടാ൪. 


രുനെടുങ്കട്ടവരിതഴ*വായ്‌ത്തരളനകൈത്തുകെ r 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


78 


39 


40, 41 


42 


കമ്പരാമായണം 


യോജന നിരവധി പോകവേ മുനി വാഴ്ചം 
ദേശമതെന്നു ചുണ്ടിക്കാട്ടിയവര്‍ 


അത്തപസ്വിതന്‍ വാസമൊത്തൊരു യോജനസ്തു- 
മപ്പുറമെന്നറിഞ്ഞു, തപസ്വികള്‍ പോൽ 


പണ്ണുശാലകള്‍കെട്ടി വാണാരാപ്പൊന്നണിഞ്ഞോ- 
രണ്ണോജനയനക,ളലസാംഗികള്‍. 


നീലാരവിന്ദായതലോചനകളാവ്രത- 
ലോലന്‍െറ പിതാവെങ്ങോ പോയനേരം 


അക്കലാവല്ലഭനെക്കാണുവാനായിച്ചെന്തു 
തക്കത്തിലൊരുദിന,മപ്പോഴേക്കും 


“നമ്മേപ്പോലിവരുമമ്മത്ത്യരെ മൃഗങ്ങളായ്‌ 
നണ്ണുവോ”രെന്നു നിനച്ചമ്മുനിയും 


അര്‍ഘ്യാദികളും പിന്നെയാസനങ്ങളുമേകി- 
സ്പൃത്‌കരിച്ചോരോ കുശലങ്ങളോതി 


അക്കകുസുമാധരിമാരവ൪ തൊഴ്ചതിട്ട 
ചിക്കെന്നെഴ്ഴനേററുപോയ്‌ ശാല പൂക്കാര്‍. 214 


പിന്നെയും ചിലചില നാളുകള്‍ പോകെയവര്‍ 
പിന്നെയുമാശ്രമത്തില്‍ ചെന്നു ചേന്നാര്‍, 


39 ഓചനൈ പലകട ന്തിനിയൊ രോചനൈ 
ഏചറു തവനുറൈ യിടമി തെന്‍റുഴി_ 
പ്പാപിഴൈ മടന്തെയര്‍ പന്ന ചാലൈചെയ്യു 
ആചപറു മരുന്തവ ത്തവരിന്‍ വൈകിനാര്‍. 


40 അരുന്തവ ൯റന്തൈയെ Woo നോക്കിയേ 
കരുന്തടങ്കണ്ണിയര്‍ കരെലവ ലാളനില്‌ 


പൊരുന്തിനര്‍ പൊരുന്തുപു വിലങ്കനാ പ്പൂരിന്തു 
ഇരുന്തവ രിവരെന വിനൈയ ചെയ“തനന്‍, 


41 അരുക്കിയ മുതലിനോ ടാചനങ്കൊട്ടത്തു 
ഇരുക്കെന വിരുന്തപി നിനിയ കൂറലും 
മുരുക്കിതഴ്‌ മടന്തൈയര്‍ മുനിവനൈ ത്തൊഴാ- 
പ്പെരുക്കന വെടുന്തുപോയ്‌ പ്പുരൈ യുട*പുക്കനര്‍. 


42 തിരുന്തിഴൈ യവര്‍ ചീല തിനങ്കരം തീര്‍ന്തുഴി 
മിനീയന മരുന്തിനു വരുക്കൈ വാഴൈമാ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 


49 


44 


45 


പീയുഷം തോററീടുന്ന മാമ്പഴം, കദളി, തേന്‍ 
തോയുന്ന പനസവും നാളികേരം 


അങ്ങനെ പലവക കാഴ്ചകള്‍ നല്ലി മുനി- 
പുംഗവനേററം തോഷമേകിയവര്‍ 


ഏവം ദിനങ്ങള്‍ പോക്കി ശ്രീദേവീതുല്യരാമ- 
ക്കോമളാംഗികള്‍ പിന്നെഞപോനിധിയെ 
തങ്ങള്‍ക്കുള്ളാശ്രമത്തില്‍ തങ്ങുവാന്‍ ക്ഷണിക്കവേ 
തിങ്ങും സന്തോഷത്തോടെ മുനിയും പോയി, 


അത്ഭുതാനന്ദങ്ങളോടത്തമ്വീമണികളു- 
“മതൃന്തമടുത്തിതാ”യെന്നു ചൂണ്ടി 
ചിത്തമെന്നതുപോലെ സമത്വവും നടുങ്ങവേ- 
യത്തപസ്വിയെ നീണ്ട വഴിയിലുടെ 

സൂത്രത്തില്‍ നയിച്ചുപോൽ, കാപട്യം കരുതാതെ- 
യുത്തമതപോധനന്‍ പിന്‍തുടന്നു. 


വാരുററ നഗരത്തില്‍ മാമുനി വരും മുമ്പെ 
വാനത്തില്‍ കരിമുകില്‍ തടിച്ചുകൂടി. 
ആലമുണ്ടരനുടെ കണ്ഠംപോൽ കറുത്തതാം 
നീലക്കാര്‍മുകി ലകൾ മഴചൊരിഞ്ഞു. 


43 


44 


45 


ത്തരുന്തരുങ്കനിയൊട്ട താഴൈ യിന്‍പലം 
അരുന്തവ വരുന്തെന വരുളിനാരരോ. 


DMM പല്‌പക ലീറന്ത പിന്‍റിരു 

നന്നുതന്‍ മടന്തൈയര്‍ നവൈയിന്‍ മാതവ൯ 
തന്നൈയെ മ്മിടത്തിനു ഞ്ചാര്‍തല* വേണ്ടുമെ൯റു 
അന്നവ HOOIEMAJo അവരോ ടേകിനാന്‍. 


ugg മുവകൈയര്‍ വിയന്ത നെഞ്ചിനര്‍ 
അമ്മ വീ തിതുവെന വകലു നീണെറി 
ചെമ്മെയിന്‍ മുനിവര൯ റൊടര ചെന്‍റനര്‍ 
തമ്മന മെനമരുഠം തൈയ ലാര്‍കളേ. 


വളനകര്‍ മുനിവര൯ UBA വാനവ൯ 
കളനമര്‍ കട്ടവെന ക്കരുകി വാ൯മുകില്‌ 


ചളചള വെന മഴൈ ത്താരൈ KIDIN 


കളനൊടു നതികഠംത ആറൈകഠം തീരവേ. 


https://archive.org/detai 


TT 


234 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


78 കമ്പരാമായണം 


46 ആറുകള്‍ കുളങ്ങളുമാകെ നിറഞ്ഞു വയല്‍ 
തോറും കരിമ്പും നെല്ലും വിളഞ്ഞു നിന്നും 
അങ്ങനെ പെരുംമുകിലാകാശം തിങ്ങിയേതും 
ഭംഗമില്ലാതെ തെളിനീര്‍ പൊഴിക്കെ 


47 ലോമപാദനുമേവം ചിന്തിച്ചാ൯:-**കാമക്രോധ- 
ലോഭാദി വെറുത്തൊരു മാമുനീന്ദ്രന്‍ 


ഇങ്ങുവന്നെന്നോ നറും മുത്തൊളി രദനാഭ 
തങ്ങുമസ്സുന്ദരികള്‍ മൂലമായി?” 


48, 49 എന്നോതിയെഴ്നനേററാൻ മാംസളഭൂജശാലി 
മന്നവന്‍ പിന്നെസ്സേനാപരീതനായി 


പുമണമെഴും കുഴലാരുടെ മദ്ധ്യത്തിലാ- 
മാമലയ്തൊപ്പം മഹാതപസ്സിയല്ും 

മാമുനി തന്നെയെതിരേല്ലൃവാന്‍ ചെന്നാനിരു- 
യോജനവഴിയോളം കാല്‍നടയായ്‌ . 


വീണു വണങ്ങിയിനി, ക്ഷേമമെന്നോത്തു, മിഴി- 
ക്കോണിലാനന്ദബാഷ്ടം ചൊരിഞ്ഞു മന്നന്‍ 

തന്നെ വണങ്ങിനില്ലം കന്യകമാരെ നോക്കി 

നന്ദിയും ചൊന്നു നൃപൻ പുകശ്ശിയല്ലോ. 252 


46 പെരുമ്പനല” നതികളു MAMo AaS aN- 
ക്കരുംപൊട്ട ചെന്നെലു PUID കൊണ്ടോങ്കിട 
ഇരു MVA” കകനമീ തിടൈവിീടാതെഴുന്തു 
അരുമ്പുനല്‌ ചൊരിന്തപോ തരചു ണര്‍ന്തനന്‍ 


47 കാമമും വെകളിയു B19) ങ്കൈത്തവ_ 
ക്കോമുനി യിവണടൈന്തനന്‍ കൊല്‌ കൊവെവ്വവായ*_ 
ത്യാമരൈ മലര്‍മുക ത്തരള വാണകൈ_ 
ത്തുമമെൻ കുഴലിയര്‍ പൃണര്‍ത്ത ചൂഴ്‌ച്ചിയാല* 


48 എന്‍റെഴുന്തരുമറൈ മുനിവര്‍ യാരൊട്ട - 
ഞ്ചെന്‍റിര ണ്ടിയോചനൈ ചേനൈ ചൂഴ*തര 
മന്‍റല ങ്കുഴലിയര്‍ നട്ടവണ്‍ മാതവ_ 
ക്കന്‍റിനൈ യെതിര്‍ന്തനര്‍ anay ത്തോളിനാന്‍, 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 


50, 51 


52, 53, 
54 


രാജാക്കന്മാരും പല താപസവരന്മാരു- 
മാഗതരായ നേരമൃശ്യതൃംഗന്‍ 


വഞ്ചന പററിയെന്നു നെഞ്ചകം തന്നിലോക്കെ- 
യഞ്ചിപ്പോയ്‌ വാനവന്മാ,രപ്പോഴേയ്ക്ും 


മന്നവന്‍ താണുനിന്ന മുലമാമുനി, കൂലം 
തന്നി ലൊതുങ്ങുമലയാഴി പോലായ്‌. 


മിന്നല്‍ക്കൊടി കണക്കാം വാളറയണിഞ്ഞുള്ള 
മന്നവന്‍ മഹഷിയെ വണങ്ങി മെല്ലെ 


തന്നഴല്‍പ്പാട്ടമതിന്‍ ശാന്തിയും മുനിയോട്ട 
ചൊന്നപ്പ്പോൾ കോപമെല്ലാം പോയൊളിച്ചു. 


മോഹനിവ്ൃത്തികരജ്ഞാനമുടയ വര- 
ദാനോല്‍ക്കന്‍ മഹാമുനിയന്‍പിയന്നു 


49 വീഴ്‌ന്തന നടിമിചൈ വിഴീക ണീര്‍തര 
വാഴ്‌ന്തന ന്ദിനിയെന മകിഴുഞ്ചിന്തൈയാന്‍ 
താഴ്‌ന്തെഴ്ു മാതരാര്‍ തമ്മൈ നോക്കിനീര്‍ 
പോഴ്‌ന്തനി രെന തിടര്‍ പുണര്‍പ്പി നാലെന്‍റാന്‍. 


50 അരചനു മുനിവരു മടൈന്ത വായിടൈ 
വരമുനി വഞ്ചമെ ൯റുണര്‍ന്ത മാലൈവായ്‌ 
വെരുവിനര്‍ വിണ്ണുവര്‍ വേന്തൻ വേണ്ടലാറ്‌ 
കരൈയെറി യാതലെ കടലും പോന്‍റതേ. 


51 വള്ളൂറുവയിരവാണ്‍ മന്നന്‍ പന്‍മുറൈ 
എള്ളരു മുനിവനൈ യിറൈഞ്ചി യാരിനും 
തള്ളരു ന്തുയരരു ഞ്ചമൈവു ഞ്ചാററലും 
2889 വെകുളിപോ യൊളിത്തതാമരോ 


52 അരുഠംചുര ന്തരചനു ക്കാചിയു ങ്കൊട്ടത്തു 
ഉരുടരു തേരിന്‍മീ തൊല്ലൈയേറി നറ” 
പൊരുടരു മുനിവരു ന്തൊടര പ്പോയിനന്‍ 
മരുളൊഴി Yemdaysas വരത മാതവ൯ 


53 അടൈന്തനന്‍ വളനമ OAIM രിത്തെതിര്‍ 
മിടൈന്തീട മുനിയൊട്ട വേന്തൻ കോയില്‌പുക്കു 
ഭട്ടങ്കലില* പൊറ്‌കുഴാ ത്തുറൈയു ളെയ്‌തിയോര്‍ 
മടങ്കലാ തനത്തിടൈ മുനിയെ വൈതയനന്‍. 


54 അരുക്കിയ മുതലിയ കടന്‍ക ളാററിവേറു 
ഉരൈക്കുവ തിലതെന വുവന്തു താനരുഠു 


|ttps://archive.org/details/muthulakshmiaca 


79 


262 


80 


55 


55 


58 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


ആശിയുമരചനു നല്ലി രഥത്തിലേറി- 
യാശ്രിതപാലകരാം മുനികളോടെ 
ആകെസ്സമലംകൃതമാകുമന്നഗരത്തി- 
ലാകുലഹീനഗെഴ്ന്നെള്ളിയല്ലോ. 
കോലകത്തുനമററ പൊന്നണിമണ്ഡപത്തില്‍ 
ശ്രീലസിംഹാസനത്തിലിരുന്നരുളി 
വേറിനിയില്ലെന്നതു കൂറിട്ടം മട്ടിലുപ- 
ചാരാദിയെല്ലാം നൃപനരുളിയല്ലോ. 


പിന്നെത്തന്‍ “സുമുഖി"യാം കന്യയെ വിധിപോലെ 
നന്ദി കലന്നു നല്ലി മുനിവരന്നായ്‌. 


ദാരിദ്രയവ്യാധി തീരെത്തീരുമാറനാരതം 
വാരിദജാലം മാരി ചൊരിഞ്ഞമൂലം 

ആ രാജ്യമതിതാപമുക്തമായ്‌, താപസനു- 
മാ രാജകന്യ ചെയ്യും സപര്യകളാല്‍ 


ആനന്ദതുന്ദിലനായ്‌ നാളുകള്‍ പോക്കീടുന്നു- 
ണ്ടാനഗരത്തി,ലയി രാജരാജന്‍൯!"" 280 


(വൃത്തഭേദം) 


വസിഷ്ടവാകൃമേവം കേള്‍ക്കവേ ദശരഥന്‍ 
വരിഷ്ടഗുരുപാദം വന്ദിച്ചു ചൊന്നാനേവം:- 
**ഇപ്പൊഴേതന്നെ ചെന്നിങ്ങാനയിച്ചീടാമല്ലോ 
തല്‍പ്പൂരത്തിങ്കല്‍ നിന്നും താപസവരേണ്യനെ"" 
അപ്പോഴേതന്നെ വിരസാമന്തന്തപാരാദ്ധ്യ-- 
തൃപ്പദമെഴും ഗോത്രാസുത്രാമാ ദശരഥന്‍ 


മുരുക്കിത ഴിളമുലൈ മുകന ലാടനൈ 
ഇരുക്കൊട്ട വീതീമുറൈ യിനിതി NMM. 


വറുമൈനോയ്‌ തണിതര വാന്‍ വഴങ്കവേ 
ഉറുതുയര്‍ തണിന്തത Y, Ado CUME 
ചെറികുഴല” ചോററിട ത്തിരുന്തു മാതവത്തു 
അറീഞണ്‍ടിരുക്കുന നരച വെ൯റനന്‍ 


എന്‍റലുമേ മുനിവര ൯റനടിയിറൈഞ്ചി യീണ്ടേകീിക്കൊണര്‍വെ ammo 
ത്തു൯റുകഴന്‍ മുടിവേന്ത രടിപോററ 2120 ogo gmarajace > 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 81 


സുമന്ത്രപ്രമുഖരാം മന്ത്രിമാരോടും ചേന്നു 
സുവണ്ണരത്നാങ്കിതം രഥത്തിലേറീടിനാന്‍. 
സുമനോവ്വന്ദമാപത്തറുതിവന്നെന്നാര്‍ത്തു 
സൃമനോവ്വൃഷ്ടിചെയ്ത തോരാതെ വാനില്‍നിന്നും. 


57 കാഹളം പലപല വാദ്യവും കോലാഹലം 
കാളിട്ടം കടലിനെക്കാളേററം മുഴക്കവേ 
മാഗധന്മാരും മറയോര്‍കളും വാക്ക്രിടവേ 
മാന്തളിര്‍ച്ചുണ്ടില്‍നിന്നും നാവേറുപൊഴിയവേ 
കടല്‍പോല്‍ പടചുഴ്‌ന്നും കതിരോ൯പോലെ കാന്തി 
പടലം ചിന്തീ നൃപനംഗരാജ്യത്തിലെത്തി. 


58, 59 എഴുന്നു പടരുന്ന കേളിയാണ്ടീടടം മന്നന്‍ 
വരുന്നുവെന്ന വാത്ത ദൂതന്മാര്‍ ചൊല്ലീടവേ 
കഴലില്‍ച്ചിലങ്കയും കരത്തില്‍ വരിവില്ലം 
കലന്നു കണ്ണുത്തിങ്കല്‍ കുണ്ഡലപ്രഭയോട്ടം. 
കടലിന്നൊത്ത പട ചുഴവേ വന്ദീജനം 
കലിതാനന്ദം സ്തുതി പാടവേ ലോമപാദന്‍ 
എഴുന്നോടീട്ും മോദത്തോടെതിരേല്ലാന്‍ ചെന്നാ. 
നൊരു യോജനഭൂര,മന്നേരം ദശരഥൻ PV 
മേഘനിര്‍ഘോഷാന്പിതസൌവണ്ണരഥത്തില്‍ m- 
ന്നാകൂതകൌതുഹലമിറങ്ങിയെഴുന്നള്ളി. 306 


വന്‍റിറല്‌ചേ രമൈച്ചര്‍ തൊഴ മാമണിത്തേ രേറുതലും വാനോര്‍ AID 1 
ഇന്‍റെമതു വിനൈ മുടിന്ത തെനച്ചൊരിന്താര്‍ മലര്‍മാരി യിടൈവിടാമല്‌, 


57 കാകളരമും പല്ലിയമു കനൈകടലിന്‍ മേ൯മുഴജ ക്കാനം പാട, 
മാകയര്‍കളരു മറൈന്രല്‌ വേതിയര്‍കഠം വാഴ്‌ത്തെട്ടപ്പ മതുരച്ചയ്‌ റ 
പടൈ റ്റെ 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


82 കമ്പരാമായണം 


ഉത്താനപാദസുതന്‍ സാഷ്ടാംഗം വണങ്ങിയി- 
ടൂുത്ഥാനം ചെയ്‌കെ, നൃപസത്തമനവനെയ്യം 
മുതിരും പ്രേമത്തോടെ മുറുകെത്തഴചകിനാന്‍, 
മുഴത്തമോദം പൂണ്ടു ചൊല്ലിനാനംഗേശനും:- 


60 “ഞാന്‍ ചെയ്ത മഹാതപശ്ശക്തിയോ, നിരുപിച്ചാ- 
ലീലോകം ചെയ്ത പുണ്ൃയഫലമോ മൂലമാവാം 
| വാനോരെ നിലനിത്തും വാരുററ വേലുള്ളോരു 
| വാത്സല്യനിധേ, ഭവാനിന്നാട്ടിലെഴുന്നെള്ളി”” 
| വൈരിവഗ്ലത്തെ വെല്ലും വടിവേലേന്തും വീര- 
ബാഹുവാം ലോമപാദന്‍ വര്‍ദ്ധിതമോദത്തോടെ 
പൊന്മണിത്തേരിലേററി,പ്പുമാല മാവ്വില്‍ മിന്നും 
മന്നനെക്കൂട്ടി ക്കൊണ്ടു ചെന്നെത്തി നഗരത്തില്‍. 


61, 62 ഹാടകമയം, സുയ്യശോഭിതംം മനോഹരം 
DIBIAM Ao മണിമണ്ഡപത്തിങ്കല്‍നിന്നും 


സെൌരവണ്ണപീഠത്തിന്മേലിരുത്തിച്ചെയ്താന്‍ വേണ്ടും 
സൌഹൃദസൽല്‍കാരങ്ങള്‍ സാദരം ലോമപാദന്‍. 


ച ചെന്താരിന്നൊപ്പം മിന്നും ചേവടിത്തളിരാകെ- 


ee 


i ച്ചെമ്മഞ്ഞിച്ചാറു തേച്ച തേന്മൊഴിമാരന്നേരം 
te സാലഭഞ്ജിക പോലെ ചുഴവും നിന്നുന്മേഷ- 
te പേലവം സങ്കീത്തനസ്നോത്രങ്ങള്‍ പാടീടിനാര്‍. 326 


59 എതീര്‍കൊഠംവാന്‍ വരുകി൯റ വയവേന്തന്‍ റനൈക്കണ്ണുറ* ലെഴലി നാണ 
അതീര്‍കിന്‍റ പൊലന്തേര്‍നിന്‍റ രചര്‍പിരാനിഴിന്തുഴിച്ചെ ൯റടിയിന്‍ aie 


മുതിര്‍കിന്‍റ പെരുങ്കാതല” തഴൈത്തോങ്ക എട്ടത്തിറുക മുയങ്കലോട്ടം 
കതിര്‍കൊണ്ട ചുടര്‍വേലാന്‍ റനൈനോക്കീ യിവൈ യ്യരൈത്താന്‍ 


[കളിപ്പിന്‍ മിക്കാന്‍ 


യാന്‍ ചെയ്ത മാത വമോ വിവ്വ,ലക ഞ്ചെയ്തവമോ യാതോ വിങ്കണ്‍ 
4 > 
വാന്‍ചെയ്ത ചുടര്‍വേലോ യടൈന്തതെന മനമകീഴാ മണിത്തേ രേററി. 


Son a, റെവ്വര്‍ 
കെ sr 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 83 


അങ്ങനെ,യംഗാവനീകാന്തന്‍െറ വിരുന്നേററു 
തുംഗമാം മോദം പുണ്ടാന്‍ സ്വര്‍ല്ലോകം മീണ്ട മന്നന്‍. 
അഴകും സൌരഭ്യവും കലരും മലയജ. . 
മരുളി,ദുശരഥനസ്റപനോടംഗേശനും;:— 

“ഇവിടെ ബ്‌ഭവാനെഴ്ന്നെള്ളവാനെന്തേ Qa- 
മരുളിച്ചെയ്തിടേണ'"മെന്നുരചെയ്തിടവേ 
അരചാധീശന്‍ കഥയഖിലം ചൊന്നാനപ്പോള്‍:__. 
“അരിയ ശില്ലം പൂണ്ട മകുടമുടയോനേ, 
അമ്മഹാമനസ്‌കനാം താപസവരേണ്യനെ- 

യങ്ങു ഞാനാനയിച്ചുകൊണ്ടീടാമനസൂയം” 
അംഗഭൂപാലന്‍ ലോമപാദനുമേവം ചൊല്‍കെ. 
പ്പംക്തിസ്യന്ദനന്‍ സേനയൊത്തുതേരേറിപ്പോയാന്‍. 


63 അപ്പൊഴേ വിജിഗിഷ്യവാകിയ ലോമപാദന്‍ 
അത്ഭുതവേദാകാരന്നരികിലണഞ്ഞുടന്‍ 
അബ്‌ജസന്നിഭമാകും തൃപ്പാദയുഗം സ്വണ്ണ- 
ശില്പങ്ങള്‍ ചേതം രത്നമകുടം തന്നില്‍ച്ചേത്തു 
വന്ദനം വിധിപുവ്വം ചെയ്‌കവേ “ഭവാനിങ്ങു 
വന്നതി൯മൂല' മെന്തെന്നമുനിയാരായവേ 
““അടിയന്നൊരു വരമരുളിടേണ'”മെന്നാ- 
മുടിചുട്ടന്നോൻ ചൊല്ലി യാചിച്ചാ൯ വരമേവം:- 346 


64 “കേവലമൊരു മാടപ്രാവിനുവേണ്ടിത്തുലാ- ? 
ഭാരമേ ചെയ്ത പുകഴാണ്ടോനെറ വംശം തന്നില്‍ % 


62 ചെവ്വിനറു ഞ്ചാന്തളിത്തു ത്തേര വേന്ത ന്‍നൈനോക്കീ യിവണീ ചേര്‍ന്ത 
കരൈവ്വയുരൈത്തരുളുകെന നികഴ്‌ന്തപരി 1106011090 കഴറ ലോട്ടം 
അവ്വിയന? ത്തുയര്‍ന്തമന ത്തരുന്തവനൈ ക്കൊണര്‍ന്താങ്കണ്‍ 
വിട്ടപ്പെ momo, 
eine accor രേറീ ച്ചേനൈയൊട്ടമയോത്തിചേര്‍ന്താന്‍. i 


63 മന്നര്‍പിരാ Dero വയവേന്ത നരുമറൈനുല്‌ 


മന്നുമണി മുടിയണിന്തു UAA 
തെന്നൈയെ വടിയേര്‍കോര്‍ 
tes 


84 


65 


66 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


പിറന്നു ധമ്മാത്മാവായ്‌, ദേവവിദ്വേഷികളെ- 
യറുതിചെയ്യും വടിവേലാളം ദശരഥന്‍ 

ഉന്നതം സല്‍കീത്തിയുമുജ്വലമാജ്ഞാശക്തി- 
യെന്നിവ കലന്നെഴുമമ്മഹാനരപതി 
വെററിയാണ്ടീടും മണിമേടകളിയങ്ങുന്നോ- 
രുത്തമപുരി പൂകിത്തി രിയെയെഴുന്നെള്ളാം”” 


65 “അവ്വരം തന്നേ, നിനിത്തേര്‍കൊണ്ടുവന്നാലു””മെ- 
MANILO ചൊന്നാ,നന്നേരം ലോമപാദ൯ 
“ധന്യോഹം സഫലമായ്‌ മാമകം വരിശ്രമ-”” 
മെന്നോത്ത, മുഴങ്ങീടും രഥമൊന്നാനയിച്ചാന്‍. 


ശ്രീദേവീസമാനയാം ഭാമിനിയോടും കലാ- 
കോവിദന്‍ മുനി തേരില്‍ക്കയറി വിളങ്ങിനാന്‍. 360 


(വൃത്തഭേദം) 


66 വളഞ്ഞ വില്ലെളടുത്തണഞ്ഞു വല്ലവന്‍ 
MOAIOM നിജകരങ്ങള്‍ കൂപ്പവേ 
ജനിരൂപലജ്ജയറുത്തുമിന്നിട്ടം 
മുനിവരരെല്ലാം ചുഴലെ നില്ലവേ 
വനിതയ്യ,മരും മറ വടിവാണ്ട 
മുനിയും തേരേറിയെഴ്ചന്നെള്ളിയല്ലോ. 366 


തിറലുണ്ട വടിവേലാന്‍ റെചരതനെ ന്‍റുയര്‍കീര്‍ത്തി ച്ചെങ്കോല” വേന്തൻ 
വിറല*കൊണ്ട മണിമാട വയോത്തിനകരടൈന്തിവണീ മീടലെന്‍റാന്‍ 


അവ്വരന്ത AM മിനിത്തേര്‍ കൊണര്‍തിയെന വരുന്തവത്തോ 


നറൈതലോട്ുടം 
വെവ്വരന്തി ൯റയില്‌പടൈക്കു ഞ്ചുടര്‍വേലോ നടിയിറൈഞ്ചി വേന്തര്‍_ 


വേത൯ 
കവ്വൈയൊഴി ന്തുയര്‍ന്തനനെ ൯റതിര്‍കുരറേറര്‍ കൊണര്‍ന്തിതനിറ“കലൈ.. 


വ ലാള൯ 
ചെവ്വിനുത ററി BANEMIGFo പോന്തേറു കെന വേറിച്ചിറന്താന്‍ മന്നോ 


കനിചിലൈ വയവനുങ്‌ കരങ്‌കഠം gls- 
ത്തുനിയറു മുനിവരര്‍ തൊടര്‍ന്തു ചൂഴ്‌വര 
വനിതൈയ്യ മരുമറൈ വടിവംപോ ന്‍റെളീര്‍ 
മുനീവനും പൊറിമിചൈ നെറീയൈ {am inode. 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 


67 എരിതീപോലുള്ള കൊട്ടവിനകളെ- 
ക്കെട്ടത്തിട്ടം സതൃസ്വരൂപനാം ദേവന്‍ 
അവതരിക്കുമാറരുളമീമുനി- 
വരന്‍ വരമെന്ന പരിതോഷം വൂണ്ടു 


PLIZ BEST, ചൊരിഞ്ഞു പുമല,- 
രമത്തൃരും ധമ്മസ്വരൂപിണിയോടെം 


68 അനന്തരം ദുതരയോദ്ധ്യപുക്കുട- 
നചലസന്നിഭഭൂജമാളന്നതാം 
അരചനോടോതി കഥകളാമന്ന- 
നളവറെറാരാശാജലധിയില്‍ മുങ്ങി, 


69 എഴുന്നു പെട്ടെന്നു രഥത്തിലേറിനാ൯ 
പൊഴിഞ്ഞു പൂമാരി മൊഴിഞ്ഞു മംഗളം. 


മുഴങ്ങിയെങ്ങുമേ മുരജാദിവാദ്യം, 
പുഴങ്ങി വേരോടും കൊട്ടതാം പാപങ്ങള്‍, 


70 പൊടിഞ്ഞുപോയല്ലോ മനസ്സിലുണ്ടായ 
പെരിയ താപമാം മലയെന്നോത്തുട൯ 


പെരുവഴി മൂന്നില്‍പ്പുരം യോജനയു- 
മരചന്‍ പോയ്‌ച്ചെന്നിട്ടെതിരേററു നിന്നാ൯. 


67 അന്തര തുന്തുമി മുഴക്കി യായ”മലര്‍ 
ചിന്തിനര്‍ കളിത്തന രറമു EMUO 
വെന്തെഴു കൊട്ടവിനൈ വീട്ടം മെയ്‌മുതല്‌ 
വന്തെഴവരു ടരുവാനെ ൯ഠെണ്ണിയേ. 


68 mou രവ്വഴി യയോത്തി തുന്നിനാര്‍ 
മാതിരം പൊരുതതോണ്‍ മന്നര്‍ AMMA 


ഓതിനര്‍ മുനിവര വോത വേന്തനും 
കാതലെ ൯റളവറു കടല്ലളാഴ്‌ന്തനന്‍. 


69 എഴുന്തനന്‍ പൊരുക്കെന വീരത മേറിനന്‍ 
പൊഴിന്തന മലര്‍മഴൈ യാചി പൃത്തന 
മൊഴിന്തന പല്ലിയ മുരച മാര്‍ത്തന 
agom തീവിനൈ വേരി നോട്ടമേ. 


70 പീതീര്‍ന്ത തെമ്മനത്തുയര്‍ പിറങ്‌ക ലെ൯റുകൊണ്ടു 


അതിര്‍ന്തെഴു രരചുടട യരചര്‍ കോമകന്‍ 
മുതിര്‍ന്ത മാതവമുടൈ മുനിയെ ക്കണ്‍കളാല” 


https://archive 


എതിര്‍ന്തനെന്‍ യോചനൈ യിരണ്‍ടൊടൊന്‍റിനേ. 


85 


374 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


86 


71,72 അനഘമാം തപസ്സഖിലവും പാരി- 


73 


ലനവദ്യാകാരമെടുത്തതു പോലെ 
മരവുരിയണിഞ്ഞൊരു തിരുവുടല്‍ 
മനോഹരം MIMI വദനഭാവവും 
സുരസന്താപത്തെ നിശാചരാവലി.- 
പ്രതാപത്തോടൊത്തു നിഹനിക്കുന്നതാം 
സുചിരമാം തപഃപ്രഭാവം, ഛത്രവും 
സുദീര്‍ഘബാഹുവും ത്രിദണ്ഡമിങ്ങനെ 
നരവരന്‍ നിജ പുരോളവി കണ്ടാന്‍, 
മുനിപ്രവരനെ മുരാരി തുല്യനെം 


രഥത്തില്‍ നിന്നവതരിച്ചുട൯ ദശം 
രഥനുമാമുനിപദസരോരുഹം 
അവനിയില്‍ വീണു വണങ്ങിയ emo- 
മതിപുരാതനന്രൂതിശിഖകള്‍ക്കും 
അധിരോഹണാര്‍ഹശിഖരമാം മുനി- 


യരുളിനാനാശിസ്സമേയാത്ഥഗര്‍ഭം. 


71 നററവ മനൈത്തുമോര്‍ നവൈയിലാവുരു- 


72 


73 


പ്പെററിവ ണടൈന്തെന പ്പിറങ്കവാ MINAM 
ച്ചററിയ ചീരൈയും ഉഗഴൈയിന്‍ തോററമും 
മുററുറ പ്പൊലിതരു മൂര്‍ത്തി യാ൯റനൈ 


അണ്ടര്‍കര്‍ം തുൃയരമു മരക്ക രാററലും 

വീണ്ടി ടപ്പൊലിതരും വിനൈവ ലാളളെ൩_ 
ക്കണണ്ടികൈ കടൈയൊട്ട കലവു നൂ൯മുറൈ.- 
ത്തണ്ടൊട്ട പൊലിതരു തടക്കൈയാ ന്‍റനൈ. 


ഇരുന്തുപോ യിരതമാ ബിണൈകൊഠം താണ്‍മലര്‍ 
വിഴുന്തനന്‍ വേന്തര്‍തം വേന്തൻ മെയ്‌മ്മൈയാന്‍ 
മൊഴിന്തന നാചികണ്‍മുതിയ നാന്‍മറൈ - 
ക്കൊഴുന്തുമേറ്‌ പടര്‍തര ക്കൊഴുകൊ മ്പായിനാ൯ 


https://archive.org/details/muthulakshmiacademy 


കമ്പരാമായണം 


330 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രിരാമാവതാരം 87 


74 അണയ amigo മുനികളാശിസ്റ്രൊ- 
ട്ടരുളുവേ ദശരഥന്ൃതപതിയും 
മഴമുകില്ലകൾ കണക്കു ദാനനീര്‍ 
പൊഴിക്കും കൈകളാല്‍ തൊഴുതു നിന്നുടന്‍ 


കയല്‌മിഴിയൊട്ടം കലാമണാളനെ- 
ക്കയററിനാന്‍ നിജ രഥത്തിലപ്പൊഴേ. 


വിധിവിഹിതമാമുപചാരം ചെയ്ത 
വിരയെത്ത൯ പുരിക്കകമെഴന്നള്ളി. 


75 മുരജവാദ്യങ്ങള്‍ മുഴങ്ങവേ,യബ്‌ജ- 
BUID മംഗല്ൃസ്തുതികള്‍ പാടവേ 
മുടി ചൂട്ടമംഗനൃപതിയും പൂകി 
മുനിയൊടൊപ്പമന്നഗരത്തിന്നുള്ളില്‍. 


76 മികച്ച പാപങ്ങളനുഷ്ഠിച്ചു പാരം 
കനത്ത കള്ളരായ്‌ ക്കഴിയുമൈവരെ 


അറുത്തു aym വസിഷ്ഠനുമരും 
മറവടിവാണ്ടു വിളങ്ങിടുന്നതാം 
വിശിഷ്‌ടനാം വിഭണ്ഡകാത്മജന്‍ താനും 


വിരാജിച്ചു രാജസഭാതലം തന്നില്‍, 418 


74 അയല'വരു മുനിവരും ആചി കൂറിട- 
പൃയല*പൊഴി തടക്കൈയാല്‌ തൊഴുതു AIMI- 
ക്കഷയല്‌പൊരു വിഴിയൊട്ട കലൈവ ലാളനൈ 
ഇയല്‌പൊട്ട കൊണര്‍ന്തന നിരത മേററിയേ. 


75 അടികുരന്‍ മുരചതി രയോത്തി മാനകര്‍ 
മുടിയുടൈ വേന്തൻ അമ്മനിവ നോട്ടമോര്‍ 
കടികൈയി നടൈന്തനന്‍ കമല വാണ്‍മുക 
വടിവുടൈ മടന്തൈയര്‍ വാഴ്‌ത്തെട്ടപ്പ വേ. 


76 കചട്ടറു വിനൈത്തൊഴിറ്‌കറം വരായുഴല” 
അചട്ടര്‍ക ളൈവരൈ യറുവരാക്കിയ 
വചിട്ടനു മരുമറൈ വടിവു പോന്‍റൊളിര്‍ 
വിചിട്ടനും വേത്തവൈ പൊലിയ മേവിനാര്‍, 


https://archi 


88 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


77 


78 


79 


കമ്പരാമായണം 


മണിമണ്ഡപത്തിലനന്തരം പൂകി 
മണിമയപീഠതലത്തില്‍ മേവിട്ടം 
മറയെതിരാണ്ട മഹനീയന്നായി 

മുറകള്‍ ചെസ്റരേവമരുളി മന്നവന്‍; 


““വരതപോനിധേ,; പരിപ്പാവനാത്മന്‍! 
അരിയതാം തവ കരുണയാലിനി 


പെരുമയാണ്ടിട്ടമടിയനുള്ളൊരീ- 
പ്പരമ്പരാഗതകുലം നിരാകുലം 


അടിയന്‍ ചെയ്തുള്ള തപോനിയമങ്ങ- 
ളഖിലവുമിന്നു സഫലമായല്ലോം.” 


മുനിവരനപ്പോളിനിയ കണ്‍കളാ- 
ലൂഴിഞ്ഞുകൊണ്ടേവം മൊഴിഞ്ഞു മെല്ലവേഃ 
*“നരവരകുലമകുടരത്തമേ, 

നലമെഴ്ചം നെടും തപസ്സിയലുന്ന 


വരിഷ്ഠമാമുനി വസിഷ്ഠന്‍ വാഴ്‌കവെ 
വിശിഷ്‌ടരിലേററം വിശിഷ്‌ടനാം ഭവാന്‍! 

അതുമല്ലാ ചൊല്ലാമുലകിലെ Ma- 

രൊരുവരുമില്ലാ നിനക്കു തുല്യനായ്‌,”” 436 


77 മാമണി ama ami മാചറു 
mami ത്തവീചിടൈ BBO! യേനികര്‍ 


കോമുനീ ക്കരചനൈ യിരുത്തീ ക്കോറംകടന്‍ 
ഏമുറ ത്തിരുത്തിവേ റിനൈയ ചെപ്പിനാ൯. 


78 25900018 219000) OBA മാതവം 
പോന്‍റൊളിര്‍ പുനിതനി Mee io’ പൂത്തഎന്‍ 
ആന്‍റതൊല്‌കലമിനി യരചിന്‍ വൈകുമാല* 
യാന്‍റവ മുടെടമൈയു മിഴപ്പി ന്‍റാമരോ. 


79 എന്നലും മുനിവര നീനിതി നോക്കുറാ 
മന്നവർ മന്നകേറാ വചിട്ട നെന്നുമോര്‍ 


നന്നെട്ട തതവ൯റുണെ നവൈയീലഴ ചെയ്‌ ക നീ 
നീന്നെയി വ്വ,ലകിനില* നിരുപര്‍ നേര്‍വരോ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രിരാമാവതാര്‍ം 89 


80 മധുരമീവിധം പലപല നവ- 
സുധാമയപ്രിയവചനങ്ങളോതി 
വിഭണ്ഡകാത്മജന്‍ തുടര്‍ന്നു: ““പര്‍വത- 
നിഭഭൂജന്യസ്തവിശിഷ്‌ടകോദണ്ഡ! 
വരുത്തി നമ്മെ നീ നലമെഴുന്നതാം 
ഹരിമഖമിങ്ങു നടത്തിടുവാനോ?”” 


81 “അഴലേശാതേതുമനേകവത്സര- 
മടിയന്‍ വാണേനിയവനിയാകവേ. 


ഇതുവരെയൊരു തനയന്‍ MW, A- 
സരോരുഹം കാണ്മാനിടയായതില്ലം 


അലകടല്‍ക്കാഞ്ചിയണിയുമിപ്പാരി- 
ന്നഖിലമാളവാന്‍ തിറമെഴുന്നോരായ” 


അണിപുകഴെങ്ങും പരത്തി വാണിടും 
തനയരെയിനിത്തരുമാറാക്കണം.”” 


82 ദശരഥനേവമുരസ്ക്വേ കുല- 
ഗുരു ചൊന്നാ: **നിനിയഴല്‍പ്പെടേണ്ട നീ, 


നിനയ്കത്രിലീരേഴ പതിന്നാലു ലോകം 
ഭരിക്കുവാനേറെപ്പടുത്വമാണ്ടോരെ 

നിനക്കു പുത്രരായ്‌ ലഭിക്കുമാറേറ്റം 
മഹത്വമുള്ളൊരു മഖം നടത്തുവാന്‍ 


മടിയാതെയിനിത്തുനിയുക ഭവാന്‍”” 


മഹര്‍ഷിയിങ്ങനെയരതുളിക്കേട്ടടന്‍ 458 


80 apom പറ്‌പല വിനിമൈ കൂറി നല്‌ 
കന്‍റുറഴ്‌ വരിചിലൈ ക്കുവവു ത്തോളിനായ്‌ 
നന്‍റുകൊ Boladh നടത്ത വെണ്ണിയോ 
ഇന്‍റെനൈ യഴത്തതിങ*കിയമ്പു വാ യെന്‍റാന്‍. 


81 ഉലപ്പില്‌പല്ലാണ്ടെലാം ഉദുക ണി൯റിയേ 
തലപ്പൊറൈ യാററിനെന്‍ തനയര്‍ വന്മിലര്‍ 
അലപ്പനീ രുട്ടത്തപാ രളിക്കു മൈന്തരൈ 
നലപ്പുകഴ്‌ പെറ വിനി നലക വേണ്ടുമാല”. 


82 എന്‍റലു മരചനീ യിരങ്‌ക ലിവ്വ,ലകു 
ഒന്‍റുമോ വുലകമീ Gog മോമ്പിട്ടം 
വന്‍റിീറന്‍ മൈന്തരൈ യളിക്കു മാമകം 
ഇന്‍റു നീ യിയററൂതറ്‌ കെഴുക വീണ്ടെന്‍റാ൯ം 


https://archive.org/details/muthulakshmia 


90 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പ്രാമായണം 


83, 84 മഖത്തിനുള്ളൊരു ഹലാദിയാമുപ- 


85 


കരണങ്ങളെല്ലാം വരുത്തിനാന്‍ നൃപന്‍. 
സരയുതിത്ഥത്തിലവഗാഹം ചെയ്ത 
പരി ശുഭ്ധനായിക്കടന്നു മന്നവന്‍ 
ച്യൃത്രിയേതുമില്ലാതിയററി നല്ലെഴും 
ശ്രുതിവിധികൃതയജനശാലയില്‍ 
മുഴങ്ങിക്കത്തിട്ടം ത്രയാഗ്നിയുജ്വലി- 
ച്ചിയങ്ങവേ ഹവിസ്സവയിലര്‍പ്പിച്ച. 
ദിവി മുഴങ്ങി ദുന്ദുഭി തിങ്ങളീരാ- 
റിതുവിധം യാഗം തുടന്നുപോകവേ 
ഇനിയിടമില്ലെന്നുരയ്തുമാറുമ്പ- 
രിടതിങ്ങി നിന്നു മറച്ചു വാനിടം. 


മുഖമലരൊളി തിരണ്ടു വാനവ- 
രഖിലരുമാത്തുവിളിച്ചു തിക്കിയും 
നറുമലരുകള്‍ പൊഴിക്കെ,യുത്തമന്‍ 
മുനി വൈഭണ്ഡകന്‍ ജ്വലിക്കുമഗ്നിയില്‍ 


വിധിപോലെയര്‍പ്പി ച്ചരുളിനാന്‍ ദിവ്യ 
സുതപ്രദായകം ഹവിസ്സു,മന്നേരം 476 


83 ആയതറ്‌കുരിയന കലപ്പൈ യാവൈയ്യം 
ഏയെന ക്കൊണര്‍ന്തനര്‍ നിരുപര്‍ ക്കേന്തലും 
തുൃയനറ” പുനല'പടിീഇ ച്ചരുതി നൂന്‍മുറൈ 
ചായ്‌വറ ത്തിരുത്തിയ ചാലൈ വപുക്കതനന്‍ 


84 QIM MLO മുമ്മൈയു മുട്ടകി യാകതി 
വഴങ്‌കിയേ യീരറുതിങ്‌കഠം വായ”'ത്തപിന്‍ 
തഴങ്‌കിന MWAI താവില്‌ വാനകം 
വീഴുങ*കിനര്‍ വിണ്ണവര്‍ വെളിയിന്‍ റെന്നവേ 


85 മുകമലരൊളിതര മൊയത്തു വാനുളോര്‍ 
അകവിരൈ MALIS QI യാര്‍ത്തെഴ 


ത്തകവുടൈ മുനീയു മത്തഴലീ നാപ്പണേ 
മകവരു ജാകുതി വഉങ കി നാനരോ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 9i 


86 


87 


88, 89 


കനലിങ്കല്‍ നിന്നുമഴകാണ്ട പൊന്നിന്‍ 
തളികയിലമൃതെതിരാം പായസം 

വഹിച്ചു പൊന്തിനാനെരിതി പോലേററം 
DAOOPYPo കേശം ചുവന്ന കണ്‍കളും 
കലര്‍ന്നു ചുഴവും പ്രഭ പൊഴിച്ചു കൊ- 
ണ്ടൊരു മഹാഭ്ൂൃതം, “എഹി” ശബ്ദോപേതം. 
MOM, മേലേയത്തളിക വെച്ചുടന്‍ 
മറഞ്ഞുയാഗാഗ്നിക്കകമവന്‍, പിന്നെ 


എടുത്തുടനതിലിരുന്ന പീയൂഷം 
*മടുത്തുകും മൊഴികളാം വധുക്കള്‍ക്കായ്‌ 
കൊടുക്കുക മുറ വിടാതെം'"യെന്നോതി- 
ക്കൊടുത്തു മന്നവന്‍കരത്തില്‍ മാമുനി. 


(൮ൃത്തഭേദം) 


അങ്ങനെ മാമുനി തന്നരുളപ്പാടു 

തിങ്ങിന തോഷത്തൊടേ കേട്ടു മന്നവന്‍ 
തങ്ങുമകില്‍പ്പുക കൊണ്ടൊട്ടു സൌരഭം 
തിങ്ങും ചുരുള്‍മുടിക്കെട്ടുമഴകാന്ന 
ചെന്തൊണ്ടി വായ്‌ മലരും ചേന്ന കൌസല്യ 


തന്‍കരം തന്നിലൊരു പങ്കു നല്ലിനാന്‍. 494 


86 ആയിടൈ ക്കനലിനി ൯റമ്പൊ 00521- 
ത്തുയനറ” ചുതൈനീകര്‍ പിണ്ട മൊന്‍റുചൂഴ്‌ 
തീയെരിപ്പങ*കിയു ഞ്വവന്ത കണ്ണുമായ്‌ 
“ഏ?യെന പ്പുതമൊന്‍ aogam തേന്തിയേ. 


87 വൈത്തതു തരൈമിചൈ മറിത്തു aje- 
ത്തെത്തതു പൂത മത്തവനും വേന്തനൈ 
2w TOM ല്ലമീര്‍തി നൈ യുരിയ മാതര്‍കട്‌കു 
അത്തക മരപിനാ ലളിത്തി യാലെന്‍റാന്‍ 


88 മാമുനിയരുറം വഴി മന്നര്‍ മന്നവന്‍ 
maaan ചുരികുഴല്‌ തൊണ്ണ്ടെ ത്തുയവായ്‌- 
ക്കാമരൊണ്‍ കൌശലൈ കരത്തി നോര്‍പകിര്‍ 
താമുറ വളിത്തനന്‍ ചങ്‌ക മാര്‍ത്തെഴ, 


https://archive.org/detail 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy | 


92 കമ്പരാമായണം 


ദേവകളാനന്ദസാന്ദ്രം മുഴക്കിനാര്‍ 
പാവനമാം ശംഖനാദമതന്ദ്രമായ്‌ . 
പൊയ്തുയുമാറും പൊഴിലും നിറയുന്ന 
പൊല്‍ത്താര്‍കളി ലരയന്നങ്ങള്‍ ചേന്നിടും 
കോസലനാട്ടിന്നു കോയ്മ കൊള്ളന്നവന്‍ 
കേകയറാണിക്കുമങ്ങനെ MINIY. 


(YMER) 


90 അമിത്രാവലിക്കായ്‌ നടുക്കം കൊടുക്കും 
നിമിഖ്യാതവംശൃന്‍ മഹാസത്വശാലി 


സുമിത്രാകരത്തിങ്കലവ്വണ്ണമേകീ 
ശമിച്ചു സുരക്കുററ ശത്രുത്വമപ്പോള്‍. 


(വൃത്തഭേദം) \ 


91,92 പിന്നെയും മന്നവന്‍ ശേഷിച്ചതിന്‍ തുള്ളി | 
തന്നെയും നല്ലി MOPD”. 


അപ്പോള്‍ തുടിച്ചിതു ദുഷ്ടക്കിടതു തോള്‍ | 
സല്‍പുമാന്മാര്‍ക്കു വാമേതരഭാഗവും. 518 | 


89 കൈകയൻ റനയൈതന്‍ കരത്തും അമ്യറൈ.- 
AW കൈയി നളീത്തനന്‍ തേവ രാര്‍ത്തെഴ- 


പ്പൊയ*കയും നതികളും പൊഴിലു മോതിമം 
വൈകുറു കോചല മന്നര്‍ മന്നനേ 


90 നമിത്തീരര്‍ നട്ടക്കറു നലങ്‌കൊണ്‍ മൊയ്‌മ്പുടൈ 
നീമീത്തിരു മരപുളാന്‍ മുന്നര്‍ നീര്‍മൈയിന്‍ 


ചൃമിത്തിരൈ ക്കളിത്തനന്‍ ചുരർക്കു വേന്തിന1- 
ച്ൃമിത്തതെന്‍ പകൈയെന ത്തമരൊടാര്‍പ്പവേ 


SDSS a EST 


| 


91 ama പ്പെരുന്തകൈ പിയിര്‍ന്ത വീഴ്‌ന്തതു 
തന്നെയ ഞ്ുമിത്തിരൈ തനക്കു നല“കിനാന്‍ 
ഒന്നലര്‍ക്കിടമുംവേ റുലകി നോങ്‌കിയ 
മന്നുയിര്‍ MASS MID വലമു ന്തുള്ളവേ, 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 93 


പുത്രകാമേഷ്ഠിയോടൊത്തശ്വമേധാദി 
സത്രങ്ങളും മുനി നിവ്യഹിച്ചീടവേ 

പങ്‌ ക്തിരഥനുമെഴന്നേററു സജ്ജന- 
പങ്‌ ക്തിസമാരാദ്ധ്യനായതി മോദേന 


93 മംഗല്യവാദ്യം മുഴങ്ങിയിരുളിങ്കല്‍ 
മുങ്ങിയ ലോകം തെളിഞ്ഞു വിളങ്ങി പോല്‍. 
യാഗകൃത്യങ്ങള്‍ നിറവേററി മന്നവന്‍ 
രാജസഭയിലെഴുന്നരുളീടിനാ൯ 


94 ദേവദേവന്‍ വിരാഡ്രൂപനും മററുള്ള 
ദേവാദികള്‍ക്കും കടമകള്‍ ചെയ്തടന്‍ 


ഭൂദേവവ്വന്ദത്തിനും സ്വണ്ണവൃഷ്ടിയാ- 
ലാവദാന്യന്‍ ചെയ്ത ദാനധമ്മങ്ങളെ. 


രാജ്യാധികാരത്തൊടൊപ്പം ധനങ്ങളും 
രാജകലത്തിനു നല്ലീ ദശരഥന്‍. 


95 പിന്നെക്കുതിര തേര്‍ ചേരും വസനങ്ങ- 
ളെന്നിവ നൽകിപ്പലര്‍ക്കും പലതരം 


ഭിന്നവാദ്യങ്ങള്‍ മുഴങ്ങെസ്സരയുവില്‍ 


ചെന്നാനവഭൂതസ്സാനത്തിഗായ്‌ നൃപൻ. 536 


92 വാമ്പരി വേഠംവിയു മകാരൈ നല്‌കുവ 
താമ്പുരൈ യാവുതീ പീറവു മന്തണന്‍ 
ഓമ്പിട മുടിന്തപി നലക കാവലന്‍ 
ഏമ്പലോ ടെഴുന്തന നിയാരു മേത്തവേ. 


93 മുരുടരു പല്ലിയ മുഴ്ങ്‌കി യാര്‍ത്തന 
ഇരുടരു മുലകമു മിടരി mIn” mIn 
തെരുടരു വേംവിയിന്‍ കടന്‍ക ടീര്‍ന്തുഴി 
അരുടരു മവൈയിന്‍ വന്ത രചനെയ്‌തിനാ൯. 


94 ചെയ്‌മ്യറൈ കട൯മുറൈ തീറമ്പ ലിന്‍റിയേ 
മെയ്‌മുറൈ കടവുളൂ ക്കീന്ത്ു വീണ്ണുളോര്‍ക്കു | 
അമ്മുറൈ യളിത്തു നീ ടന്തണാളര്‍ക്കും 
കൈമ്യറൈ യളിത്തനന്‍ കനക മാരിയ. 


95 വേന്തര്‍ കട” കരചൊടു വെറുക്കൈ തേര്‍പരി 
വായ്‌ന്തന ററുകിലൊട്ട വരിഭെച ക്കേറ്‌പന 
ഇതന്തനന്‍ പല്ലിയന്തു വൈപ്പ വേകിനീര്‍ 
തോയ്‌ന്തന൯ ചരയുന ററുറൈക്ക ണെയ്‌തിയേ; 


$ > 


https://archive.org/details/m 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


94 കമ്പരാമായണം 


96, 97 ഭേരീരവമുയന്നീടവേ, വെണ്മുത്തു 
ചേരുന്ന വെള്ളക്കുട നിവര്‍ന്നീടവേ 
സാമന്തമന്നര്‍ ചുഴലവും നില്ലവേ 
സാര്‍വഭാമന്‍ സഭാവേദിയില്‍ ajaasad 
നാന്മൃഖന്‍ പോലുമേ നാണിക്കുമാമ്മാറു 
നാന്മറയോതും മുനിവരന്മാരുടെ 
പാദപങ്കേരുഹം സാഷ്‌ടാംഗമായ്‌ വീണു 
പാപാപഹം കൂപ്പി നിന്നാനനന്തരം 
ശിഷ്ടതപസ്വി വസിഷ്ഠന്‍െറയാജ്ഞയാ- 
ലൃശ്യതൃംഗന്‍തന്‍ പദങ്ങള്‍ കുമ്പിട്ടടന്‍ 
ഇഷ്‌ ടവചനം പലതും മധ്യരമായ്‌ 
പുഷ്ടുമോദം ചൊന്നു, പിന്നെയുമോതിനാന്‍: 


98, 99 “sme ഞാന്‍ വിണ്ടുമുയിരാണ്ടു ലോകൈക. 
വന്ദ്യ! ഞാനാശിപ്പതില്ല മറെറാന്നുമേ. 
മത്‌പിതാവേ, ഭവദാശിസ്റ്റിനാലിവ- 
നത്‌ പതിച്ചേനഴല്‍പ്പാടിങ്കല്‍ നിന്നിതാ.” 
ഇങ്ങനെ മന്നവനോതിന നേരത്തു 


തിങ്ങും പ്രസാദമുള്‍ക്കൊണ്ടു മുനീന്ദ്രനും 554 


96 മുരചിനങ്‌കറങ്‌*കീട മുത്ത വെണ്‍കുടൈ 
വിരചിമേ നീഴററിട വേന്തര്‍ ചൂഴ്‌തര 
അരചവൈ യടൈന്തുഴീ യയനു MIMO 
ഉരൈചെറി മുനിവന്‍താഠം വണങ്‌കി യോങ'കീനാന്‍_ 


97 അരിയ നല്‌തവ മുടൈ Was നാണൈയാലഃ 
ഇരലൈനറ്‌ ചിരുങ്‌കമാ വിറൈവന്‍റൊടൊഴാം 
ഉരിയ പറ്‌പല വൃരൈ aiming) യയ്‌ന്തനന്‍ 
പെരിയന ററവവിനീ പ്പെറുവ തിയാതെന്‍റാന്‍. 


98 എന്തൈനി ന്നരുളിനാ ലീടറ1 നീങ്‌കിയേ A 
ഉയ്‌ന്തന നടിയനേ നെന്ന ama 
ചിഒന്തെയുണ്‍ മകിഴ്‌ചിയാല'* വാഴ്‌ത്തി aanda 
വന്തമാ തവരൊട്ടം വഴീക്കൊ ണ്ടേകിനാന്‍൯ sa 


99 വാങ്‌കിയ തുയരുടൈ മന്നന്‍ പിന്നരും 
പാങ്‌കുടൈ മുനിവര്‍താഠാം പഴിച്ചി യേത്തല” 


കൊണ്ടു 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 95 


മംഗലാശിസ്സുകള്‍ നല്‍കി വീണ്ടും മുനി- 
പുംഗവന്മാരൊത്തു യാത്രയായിടിനാന്‍. 
താപസന്‍ പോയതു ചിന്തിച്ചു ദുഃഖിച്ചു 
രാജസഭയില്‍ വസിച്ച, ദശരഥന്‍ 
പിന്നെയുമങ്ങു തപോധനന്മാര്‍കളെ 
വന്ദിച്ചു വാക്ക്ലിനാംരായവര്‍ Man ടരായ്‌ 
ആശിസ്സറരുളിയെഴുന്നള്ളി മന്നവ- 
നാസ്ഥാനമണ്ഡ പം തന്നില്‍ മരുവിനാന്‍. 


100 വിന്നെച്ചിലചില നാളുകള്‍ പോകവേ 
മന്നവന്‍ തന്‍െറ മഹിഷികള്‍ മൂവരും 
ഗര്‍ഭിണിമാരായതോടെ കിളരുന്ന 
ദുര്‍ഭരക്സേശങ്ങള്‍ വന്നു ഭവിക്കയാല്‍ 
നേരറെറാരാമുഖം പോലെ തിരുവുടല്‍ 
ചാരുത പുണ്ടു ചന്ദ്രപ്രഭമായിതു. 


101 അങ്ങനെ മാസം തികയവേ, ഭൂദേവി 
തിങ്ങിട്ടം സന്തുഷ്ടി കൊണ്ടു സമ്പുഷ്‌ടയായ്‌ 
സ്വര്‍ഗവാസീജനത്തോട്ട, aY NAUW 
കര്‍ക്കടരാശിയും നൃത്തമാടിടവേ 572 


ഓങ്‌കീയ വൃവകൈ യരാചി യോടെഴാ 
MIB aM രിരുന്തന നേമി വേന്നനേ, 


100 തെരിവൈയര്‍ മൂവരു ഞ്ചിറിതു നാട്‌ചെലി ഇ 
മരുവീയ വയാലൊട്ട വരുത്ത ന്തുയ്‌ത്തലാല്‌ 
പൊരുവരു തിരുമുക 2001 പ്പൊറ്‌പു MIF 
ഉരുവമു മതീയമോ ടൊപ്പ ത്തോന്‍റിനാര്‍. 


101 ആയിടൈ പ്പരുവം വന്തടൈന്ത വെല്ലൈയി൯ 
മായിരു പുവിമകണ്‍ മകീഴ്‌വി നോങ്‌കീട 
വേയ്‌പുൃനര്‍ aygo വിണ്ണു ളോര്‍ പൃകഴ്‌ 
MO കര്‍ക്കടകമു മെഴുന്തു തുള്ളർവ, 


https://archive.org/details/ 
p rodo aiai 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


96 കമ്പരാമായണം 


102 സിദ്ധരും യക്ഷരും മാനിനിമാര്‍കളോ- 
ടൊത്തു വിജ്ഞാനികളായ മുനികളും 


നിത്യസുരികളും വിണ്ണവന്മാരുമ- 
ങ്ങാര്‍ത്തുവിളിച്ചു നിരന്നു തിരക്കവേ 


103 ഭേദം വെടിഞ്ഞ സനാതനധര്‍മ്മമാം 
ദേവത ശീര്‍ഷമുയര്‍ത്തി നിന്നീടവേ 


ബ്രഹ്മപ്രളയദിനത്തിലണ്ഡങ്ങളെ- 
ത്തന്നുദരത്തിലടക്കി വിലസിട്ടം 


ആമ്‌നായതത്ത്വത്തിനജ്ഞാതനായിട്ടം 
അഞ്ജനവണ്ണനെ,ക്കാര്‍മുകില്‍മാല mad 


മഞ്ജിമ കാട്ടിടും ജ്യോതിഃസ്വരൂപനെ- | 
ക്കഞ്ജനയനയാം കൌസല്യ പെററിതു. 


104 ആശയും വാനവും തിങ്ങി വിണ്ണോര്‍ നില്ലെ 
വാസവമുഖ്യര്‍ വണങ്ങി വാശ്ത്രീടവേ 


പൂയവും മീനവും പൊന്തിയ നല്ല നാള്‍ 
കേകയപൂത്രിയാള്‍ പെററിതു പുത്രനെ, 588 


102 ചീത്തരു മീയക്കരു ന്തെരിവൈ മാര്‍കളും | 
വിത്തക മുനിവരും വിണ്ണു ളോര്‍കളും 
നീത്തരു മുറൈമുറൈ നെരുകി യാര്‍പ്പുറ- 
ത്തത്തുറ ലൊഴിന്തുനീറം തരുമ GAIN DOU. 


103 ഒരുപക ലുലകെലാ മുതര ത്തുട്‌പൊതുിന്തു 
അരുമറൈ ക്ഷണര്‍വരു മവനൈ യഞ്ചന- 
കരുമുകീറ്‌ കൊഴുന്തെഴില്‌ കാട്ടു ഞ്ചോതിയൈ- 
ത്തിരുവുറപ്പയന്തന൦ം തിറങ്‌“കൊഠം കോചലൈ. 


104 ആചൈയും വിചുംപു നിന്‍റമര രാര്‍ത്തെയ 
വാചവന്‍ മൃതലിനോര്‍ വണങ* കി വായ 
HA മീനമും പൊലിയ നല്‌കിനാഠം 
മാചറു കേകയന്‍ മാതു മൈന്തന്റ. 


wo- 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ae 
ശ്രീരാമാവതാരം 97 a 


105 താര്‍ പൊഴിഞ്ഞീട്ടന്ന കല്ലദൂമങ്ങളെ- 
യാളും നഗാരി തന്‍കൂട്ടരോടൊത്തുടന്‍ 
ആകാശവീഥിയിലാര്‍പ്പുവിളിക്കവേ- 
യാശിവിഷം കടകത്തൊട്ട ചേരവേ, 
പെററാളിളയവളായ MTO, w- 
പുറേറാരിളയരാജാവാം കുമാരനെ. 


106 പത്തികള്‍ പുണ്ട പല തല ചേന്നിട്ടം 
പാമ്പു ചുമക്കുമിപ്പാര്‍ നടമാടവേ 
സിംഹലഗ്നത്തില്‍ മകം മദിച്ചീടവേ 
സിംഫേന്ദ്രമദ്ധ്യയാള്‍ പെററിതു പിന്നെയും. 


“a 

* 

107 അപ്‌സരഃസ്ത്രീകള്‍ നടനമാടീടിനാര്‍ E 
സപ്തസ്വരവീണ വായിച്ചു കിന്നരര്‍ 4 


വാദ്യവിശേഷങ്ങള്‍ താക്കീ പ്രമത്തരായ്‌ 
ദൈത്യാരിവര്‍ഗമുലാത്തിയോടീടിനാര്‍ം 


108 ആളിമാരോടിയരചസവിധത്തി- 
ലാടിനിന്നാരമേയാനന്ദമത്തരായ്‌, 604 


105 തളൈയവിഴ്‌ തരുവുടൈ ച്ചയില കോപനും 
കിളൈയുമ ന്തരമിചൈ ക്കെഴുമി യാര്‍ത്തെഴ 
അളൈപൂക മരവിനോ SAIU വാഴ്‌വുറ 

ഇളൈയവറ്‌ പയന്തന ളിളൈയ മെന്‍കൊടി. 


2 agao 
ansio Bc > 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


98 കമ്പരാമായണം 


പക്കവും നാളും ഗ്രഹങ്ങളും ചിന്തിച്ചു 
നോക്കി*യിനിദ്ദോഷമെല്ലാമകന്നുപോയ്‌ 
ലോകത്തിലാനന്ദവേളയാ'യെന്നോതി 


ജ്യോതിഷക്കാറരും വന്നുകൂടീടിനാര്‍. 


109 മേടം, പുനര്‍വസു, ശുക്നനവമിയാം 
ഈട്ടററ പത്തില്‍ ബുധൻ; മററു നാലു പേര്‍ 
കര്‍ക്കടലഗ്നത്തിൽല്‍ നിന്നും പതിനൊന്നില്‍ 
നില്ലമാറോരോന്നുമുച്ചം ഭജിക്കുന്നു. 


110 ഇങ്ങനെ ദേവഗുരുവിനും സമ്മതം 
തങ്ങുമാറന്തണര്‍ സര്‍വേശജാതകം 
ചൊന്നാര,നന്തരജാതക്കുമവ്വിധം 


പൊന്നിന്‍ തകിടില്‍ മുറയ്തെഴുതീടിനാ൪. 


111 മാമുനി തന്നോടു മന്നവര്‍മന്നവന്‍ 
മാനസാനന്ദം കലന്നു സരയുവില്‍ 


സ്താനവും ചെയ്ത വിത്തോടു വിത്തങ്ങളും 
ദാനമായ്‌ നല്ല മധുരഫലങ്ങളും 


നല്‍കി, ശംഖദ്ധ്വനി പൊങ്ങവേ, കണ്‍കളാല്‍ 
പുല്‍കിനിന്നാന്‍ കുമാരാനനാബ്‌ ജങ്ങളെ. 612 


കൂടിനര്‍ നാളൊടു കോളു, നിന്‍റമൈ 
നാടിന രുലകി നി നവൈയി൯ റെന്‍റനര്‍, 


109 മേടമാ മതിതി നവമി മീന്‍൯കഴൈ | 
നീട്ടറു മാലൈ കര്‍ക്കടക MINIG 210 
ഓടൈമാ കളിറനാ നുതയ 02116 hI 
നാടിനേ കാതശര്‍ നാല്‌വരച്ചരേ. 


110 എന്‍റനര്‍ ചാതക 21000" കേനൈയര്‍ 
തന്തമക്കു ന്തകുംമുറൈയി ററാന്തെരിന്ത്ര 
ഒന്‍റിയ തമനിപ ത്തെഴുതി യോതിനാര്‍ 
UDA ചുരര്‍കുരു വാഴ്‌ത്തെ Sye. 


111 മാമുനി QAMIŞ AMÒ മന്നവന്‍ 


apa റപ്പനല*പടീഇ വിത്തൊ ടിന്‍പൊരുറം 
താമുറവഴങ്‌കിവെണ്‍ ചങ്‌ക മാര്‍പറ 


i, കോമകാര്‍ തിരുമുകങ* കുറുകി നോക്കിനാന്‍ 


t https://archive.org/details/muthulakshmiacademy 


ശ്രീരാമാവതാരം 99 i & 


112 


113 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy i < L 


“നാട്ടാരിനിമുതലേഴാണ്ടു നല്‍കേണ്ട 
രാട്ടിന്നു വേണ്ടും കരവും നികുതിയും Á 
പട്ടിണിക്കാരു കവരട്ടെ താഴിട്ടു 
പുട്ടന്നതില്ല ഭണ്ഡാരമെന്നിങ്ങനെ a 
കൊട്ടിപ്പറയടിച്ചീട്ടവി"നെന്നു സ- s 
മ്രാട്ടിന്‍റ കല്ലനയെങ്ങും പരന്നിതു. 


പോരൊഴിഞ്ഞിട്ടക, പോവട്ടെ മന്നരെ- 
പ്പേരും നിജ നിജ രാജ്യങ്ങളില്‍ സ്വയം, 


വേദിയര്‍ തങ്ങള്‍ക്കു വേണ്ടു ജപഹോമ- 
മേതും മുടക്കമില്ലാതെ നടത്തണം. 


ദേവാലയങ്ങളിലെങ്ങുമേയുത്സവം 
ദേവപ്രസാദം വരുത്താന്‍ നടത്തണം. 


ആലയമെല്ലാം പുതുക്കുവി,നന്തണ_ 

ശാലകള്‍ ശുംഗാടകങ്ങള്‍ നിര്‍മ്മിക്കുവിന്‍. 

മാല, വിളക്കും, മണികളും കോവിലില്‍ 
കാലത്തുമുച്ചയ്തുമന്തിക്കുമേകണം”. 628 


112 ഇറൈ തവി ന്തിട്ടക പാ രിയിണ്ടൊ രേഴ്‌നീതീ 
നിറൈതരു ചാലൈതാ ണീക്കി യാവൈയും 
മുറൈകെട വറിയവര്‍ മുകന്തു കൊഠംകെനാ 


യ á 
ക്ക വെങ്‌കണും- 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


100 കമ്പരാമായണം 


115 ഇങ്ങനെ രാജാധിരാജന്‍െറ കല്ലന- 
യങ്ങനെ തന്നെ നടപ്പിലാക്കീട്ടവാ൯ 
ആനപ്പുറത്തു കയറിയ വള്ളുവ- 
രാനകവാദ്യം മുഴക്കിനാരപ്പൊഴേ. 
ആയതു കേട്ട നഗരവാന്ധസീജന- 
മായതലോചനമാരോട്ട ചേന്നുടന്‍ 
ആവേശമോടേ മുഴുകിനാര്‍ മുററുമ- 
ത്യാനന്ദസാഗരാന്തത്തിലനന്തമായ്‌. 


116 ആര്‍ത്തുവിളിച്ചാരവര്‍ പുളകാങ്കര- 
ച്ചാര്‍ത്തിലുടല്‍ മൂടിയാകെ വിയര്‍ത്തുപോയ്‌! 
അത്ഥാദി നല്‍കിനാരാനന്ദസാന്ദ്രമാ- 


വാര്‍ത്തകളോതി വരുന്നവര്‍ക്കാകവേ. 
| തിത്ഥപാദന്‍ താനവതരിച്ചെന്നുള്ള- 
| തോര്‍ത്തോ ജനങ്ങള്‍ തിമത്തെന്നറിവീല! 


117 കാമിനിമാരും സഖികളമായൊത്തു 
കാമുകന്മാരും സുഹൃജ്ജനവ്യൂഹവും 
കാളമാഹ്ലാദം കലര്‍ന്നു, വിശാലത 
CHIAM കോസലപത്തനവീഥിയില്‍ 
എണ്ണ, കളഭവും, കസ്‌തൂരി, സദ്‌ഗന്ധ- 
ചൂണ്ണവും, നെയ്യും ചൊരിഞ്ഞു തെരുതെരെ. 649 


എന്‍പുഴി വള്ളുവ രിയാനൈ മീമിചൈ 
നന്‍പറൈ യറൈന്തനര്‍ നകര മാന്തരും 
മിന്‍പിറഴ്‌ നുചുപ്പീനര്‍ താമും വിമ്മലാല* 
ഇന്‍പമെ ൯റളങ്‌കരു മളക്ക രെയ*തിനാര്‍. 


നർ മുറൈമുറൈ യമ്പി നാനുടല* 


à A me 
a" aan 
| തോദുമേ, 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം ററ 101 


118 ഇങ്ങനെയപ്പുരിയീരാറു നാളുകള്‍ 
തങ്ങളെത്തന്നെ മറന്നു കഴിയവേ 
രാജകുമാരകന്മാര്‍ക്കു വസിഷ്ഠനും | 
നാമകരണം നടത്താന്‍ മുതിന്നിതു. s 


119 അന്നാ മുതല പിടിച്ചു വലഞ്ഞാകെ 
നിന്ന കരിവരന്‍ ഭക്തിവിവശനായ്‌ | 
*പന്നഗശായിന്‍! വരണ്വേയട്ടത്തെ"ന്നു 
ഖിന്നനായ്‌ നിന്നു കരഞ്ഞു വിളിക്കവേ 
ചെന്നു സംരക്ഷിച്ച നിത്യനു *ശ്രീരാമ”- | 
നെന്നു തിരുനാമമേകീ ഗുരുവര൯. 


120 കൈത്തലം തന്നിലെ നെല്ലിക്ക പോല്‍ വ്രത- 4 
തത്ത്വമരുളം മറപ്പൊരുളാകവേ 
സതൃദൃക്കാൽ കണ്ടറിഞ്ഞ വരദനി- 
ന്നിത്തിരുമേനിയിലംശാവതാരമായ്‌ ലം 
വന്നു പിറന്നോരൊളിക്കു “ഭരതാ”*ഖ്യ 
നന്നായറിഞ്ഞു കൊടുത്താൻ വസിഷ്ഠനും. 


121 ഇക്ഷണം വഞ്ചകരാകെ നശിക്കയാല്‍ 


ലക്ഷണപൂര്‍ണരായുമ്പരുയന്നുപോയ്‌ 664 


118 ഇത്തകൈ മാനക രീരറു നാളും 
ചിത്ത മുറുങ*കളിയോട്ട ചിറന്നേ A 
തത്തമൈ AWI മുണര്‍ന്തില താവാ 
മെയ'ത്തവ നാമം വിതിപ്പ മതിത്താന്‍. 


sa 
119 കരാമലൈയ COGS കൈക്കരി യെയ്‌ത്തേ ubi 
അരാവണൈ യില'തുയില" വോയെന വന്ന do De 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


102 കമ്പരാമായണം 


ഇക്ഷിതി നീണ്ട സന്താപം കളഞ്ഞുരു 
ലഷ്യ്രീസമേതയായേവമഗഡ്ൃഷ്യമറം 
ലക്ഷ്മടണതേജസ്സവതാരമേല്ലയാല്‍ 
“ലക്ട്മണ'നെന്ന പേരിട്ടാന്‍ ഗുരുവരന്‍. 


122 മുത്തുകൾ പൂരുഷാകാരമായ്‌, താമര- 
OWIM സന്ദര്യം തികഞ്ഞ തേജസ്സിനാല്‍ 
മെത്തുന്ന ദോഷങ്ങള്‍ തിരുമെന്നോര്‍ക്കയാല്‍ 
'ശത്രുഘ്ല'നെന്ന പേര്‍ നല്‍കീ കുലഗുരു. 


123 സന്മാര്‍ഗചാരി വസിഷ്ടനിതുവിധം 
MIMO നേരായ നാമങ്ങള്‍ MDE, 
സമ്മാനമായ” നൃപനേകീ നിധികള- 
- ന്നമ്മാമറയോര്‍ക്കനന്തമായ്‌ മേല്ല,മേല്‍, 


124 നീലോല്ലലങ്ങള്‍ക്കിടയ്ക്കു വിളങ്ങുന്ന 


ചേലൊത്ത ചെന്താമരപ്പുക്കളെന്ന പോല്‍ 
a ചായമെഴുതിയ ചിത്രം കണക്കതി- 


ചാരുസ്വരൂപനാം രാമനൊഴിഞ്ഞിനിീ 
pm 
z, ഇല്ലയി൪ വേറെയുടലുമെന്നെണ്ണിനാ- 
oe y നെല്ലാററിനും നാഥനായുള്ള മന്നവന്‍. csá 
y -i ad 
oat 


വിലക്കരു മൊയ്‌മ്പിന്‍ വിളങ്‌കൊളി നാമം 
ഇലക്കുവ നെന്ന വിചൈത്യന MAO. 


മുത്തുരു ക്കൊണ്ടുചെ മമുളരി യലര്‍ന്താല* 
ഒത്തിരുക്കം മൊഴി ലുടൈയവി വ്വൊളിയാല* 
എത്തിരു ക്കുങ്‌കെട്ട മെന്‍പതൈ യെണ്ണാ_ 
ച്ചത്തുരുക്ക AMM ച്ചാററിന നാമം. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 103 é 


125, പീയുഷയുഷത്തിനൊപ്പം മധുരിമ 

126 തോയും മൊഴികളവ്യക്തമായ്‌ ചൊല്ലിയും 
കണ്ണിനു കരതുകമാമ്മാറു ചാഞ്ചാടി 
മന്ദമന്ദം പിച്ചവെച്ചു,മിരുളിനെ 
നന്നായ്‌ത്തുരത്തും ദിനകരനെന്ന പോല്‍ 
ഭിന്നസ്വരം ചേന്നു വൃദ്ധി തേടീടുന്ന 
നാന്മറ പോലെയ്യം, നാടിനു വന്നൊരു | 
തിന്മകള്‍ തീരും കണക്കു കുമാരകര്‍ ' | 
ഓരോ ദിനവും വളരുന്ന കാലത്തു 
പാരാതെ ചരളമുപനയനാദിയും ം 
വെണ്മതിശേഖരതുലൃയന്‍ കുലഗുരു | 
വേദോചിതം ചെയ്ത, വേദശാസ്ത്രാദിയും 
നന്നായ്‌ കലകളഖിലവുമോതിനാ,- s ക്‌ 
നിന്നതെന്നോതുവാന്‍ ശേഷിയില്ലാത്ത പോല്‍. 


127 ആനയും തേരും കുതിര മുതലായ- ം 
തേറാനുമെന്നല്ല മററു കലകളും p 
ആയ്യധവിദ്യ ധനുര്‍വേദവും CO@- 
ബാധകമാമ്മാറു, വാനോര്‍ക്കഖിലവും 
നേരററ നായകന്‍ രാമന്‍ പഠിച്ചു 0- 
ന്നാരോമലാമനുജന്മാരൊടൊത്തുട൯. 


129 അമിര്‍തുകു കുതലൈയൊ ടണിനടൈ പയിലാ- 
ത്തിമിരമ തറവരു തിനകര നെനവും 
തമരമ തുടന്‍വളര്‍ ചതുമറൈ ഒയെനറ്യം 
കുമരര്‍ക ണിലമകഠം കുറൈവറ വളര്‍നാഠാംം 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


104 


കമ്പരാമായണം 


128 “*കര്‍മ്മദ്വയങ്ങളോടൊത്തു പൊയ്തോയിടും 


നമ്മുടെ ദുഃഖങ്ങളിന്നിവര്‍ മൂലമായ്‌ 
ആകയാല്‍ നാമീ നഗരത്തില്‍ നിന്നൊരു 
നാഴികപോലുമകലാതെ വാഴണം." 
വേദവിശാരദന്മാരാം തപസ്വികള്‍ം 
ദേവഗണങ്ങള്‍, ധരിത്രീഭഗവതി, 
പരരജനങ്ങളുമിങ്ങനെ ചിന്തിച്ചു 
മാറാതയോദ്ധ്യയില്‍ വന്നു തങ്ങി മുദാ. 


129 ആര്യനാം രാമനവരജനോടൊത്തു 
നെയ്യും കുഴലിനോടൊത്തോരിഴകള്‍ പോല്‍ 
, VIAN MSM 1a\HIo Md Howl ajo 
0190180 തങ്ങുന്ന ചോലനിലത്തിലും 
ഭൂദേവി ചെയ്ത തപസ്സിന്‍ ഫലാവലി 
പൂരിതമാമ്മാറു സഞ്ചരി ച്ചീടിനാന്‍. 


| 130 കേകയസൂനുവും തമ്പിയും കാല്‌ഞൊടി 
| വേര്‍പിരിഞ്ഞീടാതെ തേരിലേറുമ്പൊഴ്ചം 
8 അശ്വാധിരോഹണം ചെയ്യുമ്പൊഴും വേദ- 
മദ്ധ്യയനം ചെയ്തിരിക്കുംപൊഴുതില്ും 
എന്‍പൂരാന്‍ രാമനും തമ്പിയ്യമെന്ന പോ- 
ലെപ്പൊഴും ചേന്നു നടന്നാരിരുവരും. ഗം | 


128 അരുമറൈ മുനിവരു മമരരു മവനി- 
ത്തിരുവുമ നകരുറൈ ചെനമുന മിടരോട്ട 
ഇരുവിനൈ തുണിതരു മിവര്‍കളീ നിവണിന്‍റു 
ഒരുപൊഴ്ച തകല്‌കില മുറൈയെന വുറുവാര്‍ം 


മുടൈമൈക ടെരിതര നതിയ്യം 


൭. ാഴിലകളു 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 10% 


131 വീരകുമാരരവരജന്മാരൊത്തു 
സരരഭമോലുന്ന വാടങ്ങളില്‍ നിന്നു 
മാമുനിമാരെത്തൊഴ്തു സായന്തന- 
മാകുംപൊഴുതു തിരിച്ചുപോന്നീടവേ, 
നേരിട്ടു കാണുന്ന പരരവ്പന്ദം മേഘ- 
ധാരകള്‍ കണ്ട ധാന്യങ്ങളെപ്പോലെയായ്‌, 


132 അന്നഗരത്തിലെ നാരിമാരു,മവര്‍ 
തങ്ങടെ മാറു പുണരും പുരുഷരും 
മുററുമവര്‍ക്കുള്ള ബന്ധുക്കളും MM- 
മുററു കസല്യാദശരഥരെന്ന പോല്‍ i: 
“നീണാള്‍ കുമാരകര്‍ വാഴണേ'യെന്നാത്ത- 
മോദം ദിവാനിശം പ്രാത്ഥിച്ചുപോന്നിതു. 


133, വേദാദികള്‍ക്കുമവേദ്യനാമവ്യക്ത- 
134, നാദിനാരായണന്‍ രാമന്‍ തിരുവടി 
135 തമ്പിയോടൊത്തു വരുന്നതു കാണ്‍കവേ 

താമരപ്പൂക്കള്‍ വിരിഞ്ഞുലാവീടിന 

കാര്‍മുകില്‍മാല കടലുമായൊന്നിച്ചു 

നേരേ പനിമലയൊത്തു വരുന്നതാ൦ 742 


131 വീരനു മിളൈഞരും വെറിപൊഴില്‌ കളിന്‍വായ” 
ഈറമൊ ട്ടറൈതരു മുനിവര രിടൈ പോയ” 
ച്ചോര്‍പൊഴു തണിനകര്‍ തുറുകവ രെതിര്‍വാര്‍ 
കാര്‍വര വലര്‍പയിര്‍ പൊരുവുവര്‍ കളിയാല*, 


132 ഏഴൈയ രനൈവരു മിവന്‍തട മുലൈതോയ്‌ 
കോഴ“ കിളർ മതുകൈയര്‍ CPR LS മിനൈയാര്‍ 

വാമിയ രെനവവര്‍ മനനുറുകടവു൦ം P A 
താഴ്‌കുവര്‍ കവുചലൈ തയരതനെ ന വ 


as hall 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


106 


136 


കമ്പ്രാമായണം 


കാഴ്ചയാണെന്നു മാലോകരുറച്ചിതു; 
കല്യാണധാമനും കാണികളെക്കണ്ടു 
കാരുണ്യവായ്‌പില്‍ വിരിഞ്ഞതാമാനന- 
കഞ്ജത്തൊടേവം കുശലമുരച്ചിട്ടം; 
“*എന്തുവാനോതുവിന്‍ നിങ്ങള്‍ക്കു വേണ്ടതു- 
മെന്നോട്ട ചൊല്ലാന്‍ മടിക്കരുതേതുകേ 
അല്ലലില്ലാതെ കഴിയുന്നുവോ നിങ്ങ- 
ളില്ലത്തിലുള്ളവര്‍ക്കെല്ലാം കുശലമോ? 
ചൊല്ലിന്‍ കുട്ടംബിനിമാക്കുമറിവേററ- 
മുള്ള കുമാരകന്മാക്കും കുശലമോ?”” 


മാധ്മര്യമോടിതു കേള്‍ക്കെയപചാര- 

ധര്ൃമുരയ്തും നഗരവാസിജനം: 

““ഞങ്ങള്‍ക്കരചനായങ്ങു വാഴ്ചമ്പൊഴ്ച- 

തിങ്ങനെ മംഗല്യപൂണ്ണമായ്‌ വാഴ്‌വതില്‍ 
ഞങ്ങൾക്കൊരത്ഭുതമില്ലനാഥന്ചാര്‍ക്കു 

സങ്കടം പോക്കും പിതാവേ ജഗത്‌ പതേ! 

ഏഴ ലോകങ്ങൾ മുഴുവനുമിബ്രഹ്മ- 

ദേവനുടൽ വെടിഞ്ഞീട്ടന്നതുവരെ 

ഞങ്ങടെ ജീവനെയെന്ന പോലേ ഭവാ. 

നംഗീകരിച്ചു ഭരണം നടത്തണേ.ഴ voe 


134 എതിര്‍വരു മവര്‍കളൈ യെമൈയ്യടൈ യ1റൈവന്‍ 
മുതിര്‍തരു കരുണൈയിന്‍ മുകമല 8098109 
എതുവിനൈ യിടരിലൈ യിനിതനു മനൈയ്യം 
മതിതരു കുമരരും വലിയര്‍കൊ ലെനവേ. 


135 അഹ്‌തൈയ നിനൈയെമ തരചെന വൃടൈയയം 
ഇഹ്‌തൊരു പൊരുളൂല വെമതുയി mseme” 
മകിതല മുഴുതെയ്യ മുറുകവി മലരോന്‍ 
ഉകുപ്ക ലളവെന വൃരൈനനി പരിവാര്‍. 


136 ഇപ്പരിചണിനകരുറൈയും യാവരും 
മെയ്‌ പ്പുകഴ്‌ പുനൈതര വിളൈയ വീരര്‍കഠം 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ശ്രീരാമാവതാരം 107 


137 


ചാരുത ചേരുമയോദ്ധ്യാനഗരത്തി- 
ലാരുമിതുവിധം വാഴ്‌ത്തുമാറങ്ങനെ 
വീരകുമാരകസോദരര്‍ ചെയ്തിടും 
പാദസപര്യയാല്‍ സംപ്രീതനായ്‌ പരം 
ബ്രഹ്മാദി മുര്‍ത്തിത്രയത്തിനുമഗ്രിമന്‍ 
സമ്മോദപൂവ്വം നയിച്ചിതു നാളുകള്‍. 


സാര്‍വഭാമന്‍ ഭൂവഖിലം നിരുപമ- 
ശ്വേതാതപത്രച്ഛവിയാല്‍ വിളക്കിയും 

വെററിയെഴ്ചം മുരശെങ്ങും മുഴക്കിയും 

നിത്യം മുനിജനാരാദ്ധ്യ ചരിതനായ്‌ 

വേലാതി ഗാനന്ദവാരാശിയിലനു- 

വേലാ മുഴകിക്കഴിയുന്ന വേളയില്‍ 784 


തപ്പുറ വടിനിഴല” MPU യേത്തുറ 
മുപ്പരം പൊരുളിനു മുതല” വന്‍ വൈകുറും. 


137 അരചര്‍തം പെരുമക നകിലം യാവൈയ്ും 
വീരചുറു തനിക്കുടൈ വിളങ്ക വെന്‍റിചേര്‍ 
മുരചൊലി WOMB HIS മുനിവ രേത്തുറ- 

ക്കരൈചെയ വരിയതോര്‍ കളിപ്പി൯ വൈകുനാറം, 


omea ക 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


വിശ്വാമിത്രാഗമനം 


മുകുളവിലസി തകല്ലദ്രമങ്ങളാ- 
ലഴകെഴം നാട്ടിലെ നാഗരികര്‍ 
അഖിലരുമവരുടേതെന്നു ശങ്കിക്കുമാ- 
റത്യന്തസുന്ദരമായ്‌ വിളങ്ങും 
മണിമയമണ്ഡപം മാനസാമേയം വാ- 
നണി തൊടും പോലെയ്യയര്‍ന്നുമിന്നീ. 


അതിലൊളി ചേത്തുകൊണ്ടന്നൊരു നാളില- 
ദുശരഥമന്നനെഴന്നരുളി. 


അവിടെ രത്നാങ്കിതസിംഹാസനം തന്നി- 
ലമരുമരചനെക്കണ്ടുമെല്ലെ, 


വിതതവിഹായസ്സില്‍ത്തിരിയുന്ന ചാരണ- 
വൃന്ദം പ്ൃന്ദാരകനാഥനെന്നായ്‌ 


ഒരു നിമിഷം ശങ്കിച്ചു നില്ലവേ,യായിരം 
നയനങ്ങള്‍ കാണാഞ്ഞു പിന്മടങ്ങി! 


കൈയടൈപ്പുടലം 


1 നനൈവരു കറ്‌പക നാട്ടു നന്നകര്‍ 
അനൈവരു മണൈതര വയിര്‍ക്കു ഞ്ചീന്തൈയാ 
നിനൈയവു മരിയതു വിചുംപി നീണ്ടതോര്‍ 
പുനൈമണി മണ്ടപം പൊലിയ വെയ”തിനാന്‍. 


2 തുയമെല്ലരിയണെ പ്പൊലിന്തു തോന്‍റിനാന്‍ 
ചേയിരു വിചുംപിടൈ ത്തിരിയു ഞ്ചാരണര്‍ 
നായക നിവന്‍കൊ ലെന്‍റയീര്‍ത്തു നാട്ടമോര്‍ 
ആയിര മില്ലൈയെന്‍റൈയനീങ്‌കിനാര്‍. 


https://archive.org/details/muthulakshmiacademy 


14 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


വിശ്വാമിത്രാഗമനം 


(വൃത്തഭേദം) 


സമസ്സജീവജാലം തന്നെയു,മവ വാഴം 
സമസ്സലോകങ്ങളും വേറെത്താനുളവാക്കി 
“ദേവാദിഗണങ്ങളെ നാന്മ്രഖദേവന്നൊപ്പം 
വെറെയ്യം പടഗ്സ്ുവനിനിയയ;മെന്നിങ്ങനെ 
ഏവരും നടുങ്ങുമാറുച്ചത്തിലൂദ്ഘോഷിച്ച- 
മേവിന വിശ്വാമിത്രബ്രഹ്മഷി, മഹാസത്വന്‍, 
സിംഹവിക്രമനായ പാക്തിസൃന്ദനന്മുന്നി- 


ലന്നൊരുനാളില്‍ പോന്നുവന്നപ്പോള്‍, പൊടുന്നനെ 


അമ്മുനിവരന്‍തന്‍െറ മാറിലെ മനോഹരം 
പൊന്മണിമാല്യം സൂര്യപ്രഭമായ്‌ പ്രകാശിക്കെ, 
കമലോത്ഭവന്‍ തന്നെക്കണ്ടൊരു പുരന്ദര൯ 
കണക്കേ കാകുല്‍സ്ഥനുമെഴുന്നു കൈകൂപ്പിനാ൯. 


പൊന്‍പീഠം മണിമയം തന്നിലാമഹഷിയെ- 
യമ്പിനോടിരുത്തിത്തല്‍പങ്കജപാദങ്ങളെ 
അച്വനം ചെയ്ത മന്നനോതിനാൻ: ““കമ്മപാശ- 
മററുപോയല്ലോ ഭവത്സംഗത്താല്‍ മഹാത്മാവേ! 


മടങ*കല"പോന്‍ മൊയ്‌മ്പിനാല്‍ മുന്നര്‍ മന്നയിര്‍ 
അടങ്‌കലൂ മുലകുംവേ റമൈത്തു ത്തേവരോ- 
ടിടങ്‌കൊണാന്‍ മുകനൈയും പടൈപ്പ നീണ്ടെനാ- 
ത്തൊടങ്‌കിയ തുനിയുറു മുനിവന്‍ തോ൯റിനാന്‍. 


4 വന്തു മുനി യെയ്‌തുതല് മാര്‍പിനണ? യാരം 
അന്തരത ലത്തിരവി യഞ്ച വൊളി വിഞ്ച- 
ക്കന്തമല രീറ്‌കടവ്യ6ം തന്‍വരവു കാണും 
ഇന്തിരനെ നക്കടിതെ ഴന്തടി പണ്ടിന്മാ൯. 

5 പണിന്തു മണി ചെററുപു & യിററിയവിര്‍ പൈമ്പൊന്‍ 

അണിന്തതവി ചിീട്ടതിലരു ത്തിയൊടി രുത്തി 

ഇണൈന്ത കമ ലച്ചരണരുച്ചനൈ ചെയ്‌ MDE 
തൃണിന്ത തെന്‍വി നൈത്തോട രെനത്തൊഴുതു ചൊല്ലും 


https://archive.org/details/muthulakshmiacademy 


109 


30 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


110 കമ്പരാമായണം 


6 ഇന്നു ഞാന്‍ വലംവെച്ചു വണങ്ങും വണ്ണം ഭവാ- 
നിന്നിലം തന്നിലേവമെളതായെഴുന്നെള്ളാന്‍ 
ഇന്നിലത്തുള്ളോര്‍ ചെയ്ത തപസ്സി൯ ഫലമല്ലഃ- 
തെന്നുടെ പുണ്യേദയം കൊണ്ടുമല്ലല്ലോ ചൊല്ലാം 
എന്‍കുലത്തിങ്കലുള്ളോര്‍ ചെയ്തുള്ള തപസ്സിന്‍െറ 
സംഭൂതഫലം തന്നെയെന്നു ഞാനുറയ്തുന്നേന്‍.”” 
ഇങ്ങനെ ചാതൃയ്യത്തോടന്നരപതി ചൊല്ലെ- 
പ്പൊങ്ങിന തോഷം പൂണ്ടു ഗാഥേയനരുളിനാന്‍: 


7 “എന്നെപ്പോലുള്ള മുനിശ്രേഷ്ഠരും നിലിമ്പരു- 
മൊന്നഴല്‍പ്പെട്ടന്നേരം കൈലാസമഹാ ചലം; 
2 പാല്ലുടല്‍, പത്മാസനലോകവും, കല്ദ്രമ- 
a സല്‍കൃതം നഗരവും, പൊന്മണിമാടം ചേരും 
i സുന്ദരമയോദ്ധ്യയാമിമ്മഹാനഗരവും 
പിന്നിട്ടു മറെറാന്നിങ്കല്‍ ചെല്ലുമാറുണ്ടോ പണ്ടേ? 


É Eo 8 പല്ലവരമ്യം കല്പശാഖികള്‍ പൊഴിച്ചിട്ടം 

ല്ല നല്ലിളം തേന്‍തുള്ളികള്‍ തങ്ങിട്ടം തണലിങ്കല്‍ 

oe pea ഉല്ലസത്‌ കരതൂഹലമെഴ്ചന്നെള്ളീട്ടം ശചി- 
: | o: വല്ലഭനതിന്‍സൌഖ്യം വെടിഞ്ഞ, നിരുപമം | d 


നിന്നുടെ കുടക്കീഴിലൊതുങ്ങിയഭയാത്ഥി- 


യെന്നപോല്‍ നില്ലെ,ബ്‌ ഭവാന്‍ ശംബരാസുരന്‍തന്നെ 50 


നിലഞ്‌ചെയ്‌തവമെ ൯റുണരി M നെടിയോയെന്‍ 
നലഞ്്‌ ചെയ്‌വിനൈ യുണ്ടെനിനു മന്‍റുനകര്‍ നീയാന്‍ 
 വലഞ്‌ചെയ്‌ തു വണങ്‌ക വെളി വന്തവിതു മുന്തെന്‍ 
യ മെന്‍റിനിതു കൂറരുനീ കൂറും. 
~~ 


a 


നൈ മ മുനിവരരു മിമൈയവരു മിടൈയൂറൊന്‍റുടൈയ രാനാല്‌ 
$ Ri 


ള്ളി 


കരു മണിമാട വയോത്തിയെന്നും 
കടന്ത പുലവു വേലോയ്‌. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


വിശ്വാമിത്രാഗമനം 111 


സകുലം കൊന്നൊടുക്കി,യപ്പോഴേ സ്വര്‍ല്ലോകത്തി- 
ന്നധിപസ്ഥാനം ദാനം ചെയ്തതു പുരന്ദര൯ 
ഇന്നുമാളന്നൂ രാജ''നിങ്ങനെ മുനിവാകൃ- 
മുന്നതാനന്ദം കേൾക്കെച്ചൊല്ലി നാന്‍ ദശരഥന്‍: 


9 “മരഴിവാണതിന്‍ ഫലമിന്നു കൈവന്നു; ഭവാ- 
നോതണമരുളപ്പാടടിയന്‍ ചെയ്യേണ്ടതായ "' 
വിശ്വാസമോടിവണ്ണും വിശ്വപാലകവാക്യം 
വിശ്വാമിത്രനും കേള്‍ക്കെച്ചൊല്ലിനാ൯ സന്തുഷ്ടനായ? 


10, 11 “omad തിങ്ങും കാട്ടിലീയുള്ളോരനുഷ്ഠിക്കും 
തപസ്സും യാഗങ്ങളും മുടക്കുമരക്കന്മാര്‍ 
തപസ്വിജനങ്ങളെ ബാധിക്കും കാമക്രോധ- 
തമസ്സു പോലെ വന്നു വിലക്കും നേരത്തിങ്കല്‍ A | 
തനിച്ച പോരില്‍ നിന്നു കാത്തിടാന്‍ കരിമുകില്‍- 
നിറത്തോന്‍തന്നെ വേണം, നാല്‌വരിലൊരുവനെ”” | 
ജീവനെ യാചിക്കുന്ന May omawan- | 
ദേവനെയല്ലോ കണ്ടു സൃപനാമുനിയിങ്കല്‍! | 
വേല്‌മുനപിളന്നുള്ള മമ്മത്തിന്‍ പൂണ്ണില്‍ കനല്‍ 
വീണപോത, വിശ്വാമിത്രവാക്യങ്ങൾ കണ്ണങ്ങളില്‍ 68 


ക്കന്‍റളിക്കുങ” കലമണിത്തോട്‌ ചമ്പരനൈ ക്കുലത്തോട്ട ന്തൊലൈത്തു 
നീകൊണ്ടു 


അന്‍റളിത്ത വരചന്‍റോ പുരന്തരനി ൯റാഠാകി ന്‍റതരച വെന്‍റാ൯. r 


൯ മുകനോക്കി യുള്ളത്തിനൊരുവ രാലും 
രു പേരുവകൈ BOSA പെരു ക്കരങ്‌കഠം കൂപ്പി 
നന്‍മ ററിനിച്ചെയ്വ OTRA DZ — i 
മാഴീയപ്പന്‍ മൊഴിയുമുനിവ നാങ്‌കേ 


9 ഉരൈചെയു മളവിനവ 
കരൈചെയു വരിയമതാ 
അരചെയ്തി യിരുന്തപയ നെയ്‌തി 
മുരചെയ്യു കടൈത്തലൈയാന്‍ AVA 


തരു 


വെരുവര ച്ചെന്‍റടൈകാഥ വെകളിയെന റ 
ഞ്ചെരുമുകത്തു ക്കാത്തിയെന നിന്‍ 2419; 


ല്‌ പായ്‌ന 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


112 2 കമ്പരാമായണം 


പതിക്കെ,പ്പകയോക്കു കാലനാം നരപതി 
മുഴക്കും ശോകമുന്തിത്തള്ളിമാററിയ മൂലം 
സാരമാമുയിരൂയലാടവേ, കണ്ണിന്‍ കാഴ്ച 
നേടിയും നഷ്‌ടപ്പെട്ട ജാതൃന്ധനായിപ്പോയി! 


12 തേനൊലിപ്പുമാലകളണിഞ്ഞ മന്നന്‍ പിന്നെ 
ഖേദമൊട്ടകലവേ ചൊല്ലിനാൻ മുനിയോടായ്‌ : 


“ഭഗവന്‍! രാമനേതുമുററമില്ലല്ലോ പോരില്‍. 
പ്പറകിലവ൯ ബാലന്‍; കല്പനതന്നെന്നാലോ 
ഗംഗയെച്ചുടും ദേവന്‍, നാന്മൃഖന്‍, പുരന്ദര- 
നിങ്ങനെയിവരെല്ലാം ചെയ്തിട്ടം പകയാകെ 


എതിത്തുപോക്കീടുവാന്‍ പോരുമീയുള്ളോന്‍, ഭവാന്‍ 
മുതിന്നു യാഗംചെയ്തകൊണ്ടാലും മടിക്കേണ്ട”? 


i 13 ഇത്ഥമാനരപതിയോതവേ വിശ്വാമിത്രന്‍ 

E ക്രഭ്ധനായ്‌ സമുത്ഥാനം ചെയ്യവേ, ദേവാദികള്‍ 

i ശംകിച്ചുപോയി ബ്രഷപ്രളയമായെന്നപ്പോള്‍; 
ത൯കരമാദിത്യനും ചുരുക്കി മറഞ്ഞുപോയ്‌! 
കോപത്താല്‍ മുനിയുടെ തടിച്ചപുരികങ്ങള്‍ 

$ ചാപത്തി൯മട്ടില്‍ച്ചെന്നു ഫാലത്തിലേറിത്തത്തി. 

ചുവന്നു നയനുങ്ങ,ളൂറന്നു ചുണ്ടില്‍ 21101, 
പരന്ന ദിക്കെല്ലാമേ കൂരിരുള്‍ കൂട്ടത്തോടെ. 


ഉണ്ണിലാ വിയതുയരം പിടിത്തു ന്തവാരുയിര്‍ നിന്‍റൂചലാട- 
ക്കണ്ണിലാന്‍ പെററിഴന്താലെന വുഴന്താന്‍ കുട്ടന്തുയരങ്‌കാലവേലാന്‍. 


തൊട യൂററീ ത്‌ത്രേ൯റുളിക്കു നറുന്താരാ നൊരുവണ്ണു WWO നീക്കി, 
പ്പടൈയൂററ മിലഞ്ചിറിയ നിവന്‍ പെരിയോയ്‌ പണീയിതു വേര്‌ 
പനിനീര്‍ ക്കമൈം 


ടെ QoQ ഞ്ചടെടയാനും 
€ നാന്മകനും പുകുന്തു ചെയ്യും, 
റ യാന്‍ |  കാപ്പെന്‍ ട്‌ “വീക്കെഴുക 


വെന്‍റാന്‍൯. 


നിന്‍റനവു 3 mermo a miam കെ 
ചെന്‍റന വ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


വിശ്വാമിത്രാഗമനം 113 


14-15 മുഴുത്ത കോപം പൂണ്ട മുനിതന്നഭിലാഷം 
മുഴക്കെദ്ധരിച്ചെല്ലാം പൊറുക്കെന്നുരച്ചടന്‍ 
വസിഷ്ഠന്‍ ചൊന്നാൻ: “og നിന്മകനലഭ്യമാം 
വിശിഷ്ടസിദ്ധിയെല്ലാം ലഭിക്കും വേളിയിങ്കല്‍ 
തടുത്തു നിത്തീട്ടന്നോ? പെയ്തിട്ടും മഴവെള്ള. 
മെടുത്തുകൊള്ളം കടരലന്നപോല്‍ വിദ്യാജലം 
ധരിത്രീനാഥ! തവ പുത്രനിന്നരുളമ്പോള്‍ 
തടുത്തിടൊല്ലാ ഹസ്തലബ്ലമിമഹാഭാഗ്യം"" 


| 16 ഗുരുവി൯ വാക്യം കേട്ട ഭൂപതി കുമാരനെ. 
സ്പവിധമാനയിക്കാന്‍ കല്പന കൊട്ടക്കവേ 
തമ്പിയ്യമൊത്തു വന്നു താതസന്നിധി നിന്നാന്‍ 
| തന്തിരുവടി രാമചന്ദ്രനും വിനിതനായ്‌. 


17 മക്കളെ മഹഷിക്കു കാട്ടിയാമന്നന്‍ ചൊന്നാ൯ഃ- 

| **മൽപ്പിതാവായുള്ളേനേ നല്ലന്നേനിവരെ ഞാന്‍ 
അവക്കു നല്ലച്ഛനു,മവക്കു നല്ലമ്മയു- 

i മവിടന്നല്ലോ വേണ്ടും കാരൃങ്ങള്‍ ചെയ്യിച്ചാലും”” 94 


14 കറുത്ത മാമുനി കരുത്തെ YMI നീ 
പൊറുത്തി യെന്‍റവറ്‌ ayh നന്മകറ്‌ കു 
ഉറുത്ത ലാകലാ വുറുതി യെയ്‌തുനാള്‌ 
മറുത്തി യോവെനാ വശിട്ട൯ കൂറിനാന്‍ 


ie 


15 പെയ്യു 2001090" പെരുകു വെള്ളംപോയ്‌ 
മൊയ്‌കൊള്‌ വേലൈവായ്‌ മുട്ടക മാറുപോല” 
അയ്യ നിന്‍മകറ്‌ കളവീല്‌ വിഞ്ചെ വന്തു 
എയ്‌തു കാലമിന്‍ റെതിര്‍ന്ത താമെന്‍റാന്‍. 


16 കുരുവിന്‍ വാചകം കൊണ്ടു കൊററവന്‍ 
തിരുവിന്‍ കേള്‌വനൈ ക്കൊണര്‍മിന്‍ ചെന്‍െറന 

വരുകവെന്‍റന നെന്ന ലോട്ടം വന്തു 

അരുക ചാര്‍ന്തന നറിവി നുമ്പരാ൯ 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


114 കമ്പരാമായണം 


18 ദോഷങ്ങള്‍ മൂന്നും വിട്ട മാമുനി കുമാരരെ- 
ത്തോഷത്തോട്ടടനേററു കോപത്തെ വെടിഞ്ഞല്ലോ. 
ആനന്ദപുവ്വമവക്കാശിസ്സും നല്‍കി, മുനി 
“നാമിനി യാഗം വേഗം നടത്താന്‍ CINI ODAMIY. 


19 ഉലകം തന്നില്‍ത്താങ്ങും ദേവന്‍ തന്‍ വാമപാശ്വ- 
ത്തുലകം വെല്ലും ഖഡ്‌ഗം ബന്ധിച്ചു, സത്ൃതുല്യം 
ഉലയാതുദ്ദിപിക്കും തുണിീരം തോളില്‍തുക്കി, 
മലപോലുള്ള മറേറത്തോളത്തു വെററിവില്ലും, 


20 അങ്ങനെ രാമന്‍ നിജസോദരനോടും ചേന്നര 
തങ്ങടെ പിതാവിന്‍െറ ജീവന്‍ പി൯തുടരവെ 
ഉന്നതന്‍ തപസ്വിയെ ഛായപോല്‍ തുടന്നപോയ്‌ 
പൊന്നണിമതില്‍ aAj~o നഗരം കടന്നുപോയ്‌. 


i 21 വരങ്ങള്‍ നിര്‍ദ്ദോഷമായ്‌ വരുവാന്‍ തപം ചെയ്യം 
സുരന്മാര്‍ വാഴ്ച നാട്ട നാണിക്കും നഗരിയെ 

പിന്നിട്ടു കണ്ടാര്‍, നൃത്തരംഗത്തില്‍ ചിലങ്കക- 

By ളെന്നപോലരയന്നം ചിലയ്ക്കും സരയുവെ. uo 


18 കൊട്ടത്ത മൈന്തരൈ ക്കൊണ്ടു AAW AW 
എടുത്ത 211900 വീട്ടിയിതു വാക്ക്രിമേല്‌ 
അടുത്ത വെള്‌വിപോയ്‌ മുടിത്തു നാമെനാ 
നടത്തന്‍ മെയിനാന്‍ നവൈക്ക ണീങ്കിനാന്‍ 


വെ൯റി വാള്‌പുടൈ വിചിത്തു മെയ്‌ മ്മൈപോല്‌ 
aqo തേയ്‌വൂറാ ത്തുണീ യാത്തിരൂ 

കറം പോ൯റുയര്‍ തോളിറ്‌ കൊററവില്‌ 

ഒ൯റു താങ്കിനാ നുലകം താങ്കിനാന്‍. 


അന്ന തമ്പിയും താനു മൈയനും 
രയ” ഴിക്കൊണ്ടാലെന__ 


ടൂവാര്‍ ചിലമ്പിന 


ഇമം വാര്‍പുനറ്‌ ചരയു & 


————————— ee 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


വിശ്വാമിത്രാഗമനം 115 


22 


23 


24 


കരിമ്പിന്‍ നിര കാററത്താടവേയുലഞ്ഞീട്ടം 
കവുങ്ങിന്‍ തലപ്പുകൾ ചോത്തീട്ടം തേന്‍തുള്ളികള്‍ 
വരമ്പു കവിയുമാറാറുപോലൊലിക്കുന്ന 
മരുതനിലത്തിങ്കലള്ളൊരു പുഞ്ചോലയില്‍ 

ഇളതാം കൊങ്ക ചേരും മങ്കമാക്കെഴും ചുരു- 

ളൊളി കാര്‍കൂന്തല്‍ പോലാം വണ്ടുകളാക്കും ദിക്കില്‍ 


സരയുനദി താണ്ടിച്ചെന്നാനമ്മുനിവര- 

നരിയ കുമാരകന്മാരൊത്തു മുത്താന്നുള്ളോ൯ 
തങ്ങിടും മുകില്‍ക്കൂട്ടം കൊണ്ടൊരു നെററിപ്പട്ടം 
തങ്ങിട്ടം പടിഞ്ഞാറെപ്പവ്വതമൂര്‍ദ്ധാവിങ്കല്‍ 
ആദിതൃദേവന്നുള്ളോരശ്വങ്ങളേഴും ചെന്നി- 
ട്ടാദിക്കിലന്നേരത്തു മറഞ്ഞുനിണന്നാരല്ലോ. 


ദേവാസ്യസഞ്ജാതമാം ഹോമധൂപത്തിന്‍ വ്യാഫ്ലി- 
താവിട്ടമൊരു മനോമോഹനം വനം കാണ്‍കെ 
“ഏതുവാനിതെ"ന്നേററമാദരപുവ്വം മുനി- 
പാദരോടന്വേഷിച്ച ശ്രീരാമന്‍ സകരതുകം. 126 


മമ കരുമ്പ കാല്‌ചൊര ക്കഴനി വാര്‍ന്ത തേന്‍ 
വരമ്പു മീറിട്ട മരുത വേലിവായ്‌ 


അരുമ്പു കൊങ്കൈയാ രമ്മെ ലോതിപോല” 
ചുരുമ്പു വാഴ്വതോര്‍ ചോലൈ വൈകിനാര്‍ 


23 താഴ്ച മാമെ T Fat നെററിയാല” 
ചൂഴീ യാനൈ പോല” തോന്‍റു മാല്‌ വരൈ_ 
പ്യാഴി മാമുകട്ടച്ചി പ്പച്ചൈമാ— 
ഏഴു മേറപ്പോ WIG മേറിനാര്‍ 


24 തേവു മാതവ റെറാഴ്ചതു തേവര്‍ തം 
നാവു ളാവുതി നയക്കും വേഭ്‌വിവായ*— 


ത്താവു മാപ്ൃകൈ OFA ചോലെ കണ്ടു 
യാവതീതെന്‍റാ ഒനവര്‍ക്കു മേനി൯റാന്‍, 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


താടകാവധം 


1 തിങ്കളണിഞ്ഞ ജടയുടയോന്‍െറ നേ- 
ക്കിങ്ങു നിന്നമ്പെയ്ത മാരദേവന്‍ പുരാ 
പൊങ്ങുന്ന കോപക്കനല്‍ മിഴി യേറാപോ- 


തംഗങ്ങള്‍ വെന്തന്നനംഗനായ്‌ ത്തീന്നു പോയ്‌! 


2 അന്നാ മദനാംഗമാകെ വെണ്‍ ചാമ്പലായ്‌- 
ത്തീന്ന൯ ചിതറിയ ദേശമിതാണുപോല്‍. 
അന്നു തൊട്ടംഗാഖ്യ വന്നു നാടിന്നതി- 


സുന്ദരമി സ്ഥലം കാമാശ്രമവുമായ്‌ . 


3 ബന്ധവുമാശയും വേരററു ജന്മാദി- 
ബന്ധമറുത്തുണര്‍വുററ മഹേശ്വരന്‍ 
ബന്ധിച്ചു യോഗാസനമിങ്ങു, ചൊല്ല,മ- 
റെറന്തുവേണം ശുദ്ധിയിന്ധ്ഥലത്തിന്നിനി?”” 


താടകൈ വതൈപ്പടലം 


1 തിങ്കണ്‍ മേ വുഞ്ചടൈ ത്തേവ൯മേന്‍ മാരവേജള്‌ 
ഇങ്കനി ന്‍െറയ്യവു മെരിതരും നുതല്‌വീഴി- 
പ്പൊങ്കുകോ പഞ്ചുട പ്ുളൈവീയന്നത൯ 
അങ്കം വെന്തന്‍റുതൊ ട്ടനങ്കനേ യായിനാന്‍. 


2 വാരണത്തുരിവൈ യാന്‍ മതനനൈ ച്വീനവുനാള്‌ 
ഇരരമററങ്കമിങ്ക കുതലാലിവണെലാം 
ആരണത്തുറൈയുളാ യങ്കനാടിതു QA- 
ക്കാരണക്കുറിയുടൈ ക്കാമനാച്ചിരമമേ. 


പററവാ വേരോട്ടം പശൈ യറപ്പിറവി പോയ്‌ 
മുരരുവാ ലുണര്‍വു മേന്‍ മുട്ടകിനാ രറീവു ചെന്‍റു 
900919 MUMIS ന്തിയോകുചെയ* തനനെനിറ* 
ചൊററവാ മളവതോ മററിയന്‍ രൂയ്‌മൈയേ. 


https://archive.org/details/muthulakshmiacademy 


12 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


താടകാവധം 117 


4 


ഏവം മുനി മൊഴിഞ്ഞീടവേ amu- 
ഭാവം കലന്ന രഘുവീരരപ്പൊഴേ 
ഉന്മേഷമോടങ്ങു വന്ന തപസ്വിമാ- 
രൊത്തന്നു രാത്രി നയിച്ചാ,രനന്തരം 
പിറേറന്നുഭയാദ്രിമേലംശ്ുമാന്‍ നിന്നു 
00890190981 വീശുന്ന വേളയില്‍ 
ചുടേററു പാരം വരണ്ടിരിക്കും മണല്‍. 
ക്കാടേറി വിണ്ടും നടന്നു തുടങ്ങിനാര്‍. 


അന്നിലത്തുള്ള നനവാകെ വാനില്‍ നി- 
ന്നൊന്നോടെയക്കന്‍ കുടിക്കുന്ന മൂലമായ്‌ 
വെന്നിക്കൊടിയേന്തി വേനലല്ലാതെ ക 
ണ്ടിന്നോളവുമൃതു മറെറാന്നു പോലുമേ 
വന്നീല,തിനാലനലനാ ദിക്കിനെ- 
യൊന്നോര്‍ത്തുപോകിലോ വെന്തിട്ടമുള്ളവും. 
എന്നല്ലതുവന്നൊരു നോക്കു കാണ്‍കിലോ 
തന്നയനങ്ങളും ചാമ്പലായ്‌ത്തീന്നിട്ടം. 


അക്കൊടുതാം മണല്‍ക്കാടിനെറ ചൂടിനെ- 
പ്പററിപ്പറകിലോ നാവുവേവും Buo. 
മുററുമേ മൂട്ടമിരുളമാ മാനവും 
മുററുമെരിയയം മിരുളകന്നിടവേ 

വേകും രവി. വെത്തുപോകും മുകിലുകള്‍ 
വേകുമിടിമിന്നല്‍, വേവാതമതെന്തുവാന്‍? 


34 


4 എന്‍റവന്തണനിയനമ്പല്യം വിയ myw 
ചെന്‍റുവന്തെതിരെഴും ചെന്നിറ ച്ചെല്‌വരോട്ട 
അ൯റുറൈ ന്തലര്‍കതിര്‍ പൂരിതിമണ്ടിലമകല” 
കുന്‍റിനി ന്‍റിവരവോര്‍ ചുട്ട ജംറകിനാര്‍. 


5 വരിതിവാനവനില മ്പശൈയര പൃരുകവാന്‍ 
വിരുതുമേറ്‌കൊണ്ടുലാം വേണിലേ യല്ലതോര്‍ 
ഇരുതുവേ റിന്മൈയാ ലെരി ചുടര്‍ ക്കടവുളും 


കരുതിന്‍ വേമുള്ളമുഠ കാണിന്‍ വേം നയനമും. 


വെമ്മൈയൈ പ്പകരിനും പകരുനാ- 
മുടിയവേം ASIWA ടിരുളംവാന്‍ മുകട്ടംവേം 
വിടിയുമേല്‌ വെയിലുംവേം മഴൈയും വേം മിന്നിനോട്ട്‌ 
ഇടിയും വേ മെന്നില്‌വേ റിയാവൈവേ വാ തലേ, 


6 പടിയിന്‍ മേല്‌ 


https://archive.org/details/muthulakshmiacademy ൨ 


118 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


പേമാരി പോലവേ വേലും ശരങ്ങളും 
മേനിയിലേററു ശരിക്കും പൊരുതവേ 
വഞ്ചനയേററിട്ടു മാനം വെടിഞ്ഞേററ- 
മഞ്ചുന്ന വിരന്‍െറ ഹൃത്തെന്നപോലവേ 
ആ മണതക്കാട്ടകളെക്കാലവും തപി- 
ച്ചാറാത്ത മട്ടിലെരി പൊരിക്കൊള്‍കയായ്‌ . 


പേയ്‌പിളര്‍ന്നെ നപോതക്കാഞ്ഞ പെരുംകള്ളി 
തായ്‌ മരം പൊട്ടിയടര്‍ന്നുള്ള കാരകില്‍ 

വേണു പിളന്നൂന്ന വെണ്മൃത്തു,സര്‍പ്പങ്ങള്‍ 
വായ്‌ പിളന്തുന്ന മാണി കൃരത്തങ്ങളും, 

ഈ വക്യല്ലാതെ മറെറാരു UWAN- 
മാവനഭൂവില്‍ വിളഞ്ഞില്ലൊരേടവും. 


അന്നിലം ചൂടുവിട്ടോടിയില്ലപ്പുറ- 

മൊന്നു നീങ്ങാത്തതിനാകാത്തമുലമായ്‌. 

അന്നിലമാളന്ന കാളിയാം ദേവത- 

്ങ്ങുനിന്നോടാതെ മറെറത്തുവാന്‍ ഗതി? 
അന്നിലത്തിന്നുമേല്‍ ചെല്ലുമാറില്ലപോ- 

ലെന്നാളമേ സുരമണ്ഡലം പോലുമേ. 

കാര്‍മുകില്‍ മേലേ ചരിക്കുമാറില്ലൊരു 

കാററുപോലും വീയുമാറില്ലൊരിടവും. 54 


7 വീഞ്ചുവാന്‍ മഴൈയിന്‍ മേലമ്പും വേലും പട- 


ച്ചെഞ്ചെവേ ചെരുമുകത്തമര്‍ ചെയ്യും തിറനിലാ 
വഞ്ചര്‍ തീ വിനൈയിനാന്‍ മാനമാ മണിയിഴന്തു 
അഞ്ചിനാര്‍ നെഞ്ചുപോ ലെ൯റുമാ റാതരോ. 


8 പേയ്‌പിള ന്തൊക്കനിന്‍ റുലര്‍ചെരും &88 110d 
തായ്‌പിള ന്തൂക്കകാ രകില”കളും തഴൈയിലാ 
വേയ്‌പീിള ന്തുക്കവെ ണ്ടരളമും വിടവരാ 
വായ്‌പിളന്തുക്കചെ മ്മണിയുമമേ വനമെലാര. 

9 


പാരു മോ SIM നീ ടാതെനും പാലതേ_ 
ഞൂരുമോ ടാതു കൂ ടാതരോ ചൂരിയന്‍ 
തേരുമോ SIM മാ മാകമീ തേരിനേര്‍ 
താരുമോ SIM നീള്‌ കാലുമോ ടാതഭരാ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


താടകാവധം 119 


10 കണ്ണു പിളര്‍ക്കും വിഷമെഴും ശേഷന്‍െറ 
മിന്നും ഫണാമണിജ്വാലകളെന്ന പോല്‍ 
വിണ്ണു പിളരുന്ന മിന്നലി൯ കാന്തി പോൽ 
മന്നിന്‍െറ പുണ്ണിലെച്ചോരപോലാ വെയില്‍. 


11 ചണ്ഡകിരണതാപത്താലസഹൃത 
പൂണ്ടു വേതണ്ഡയുഥങ്ങള്‍ വിവശരായ്‌ 
ഗര്‍ജ്ജിച്ചു ശീതളകഷ്ണായ നോക്കിക്കൊണ്ടു 
സജ്വരം പാഞ്ഞങ്ങുമിങ്ങുഥോടീടവേ 
ചെന്നകപ്പെട്ടപോയ്‌ ക്ഷുത്തോടജഗര- 
പൃന്ദങ്ങളൊട്ട പിളത്തിയ വായ്‌ കളില്‍! 


12 ഘോരബഡവഗ്നിയേററു കരിഞ്ഞുള്ള 
കാര്‍മേഘപാക്തി കണക്കങ്ങസംഖ്യമായ്‌ 
ചട കനലരശാണ്ടോരബ്‌ ഭൂമിയില്‍ 
വട്ടകിടന്നു കരികളും കാകരും. 


13 അക്കൊട്ടം കാട്ടിലെക്കാനല്യയര്‍ന്നുയര്‍- 


ന്നുല്‍ക്കടതാപം സുരര്‍ക്കിയററിടാതെ 70 


10 കണ്‍ കീഴി ത്തുമിഴ*വിട ക്കനലരാ വരശു കാര്‍ 
വിണ്‍ കീഴി ത്തൊളിരുമി ന്നനൈയപൻ മണി വെയിന്‍ 
മണ്‍ കിഴി omis വെഴ്ും ചുടര്‍കള്‌മണ്‍ മകളുടറ* 
പൂണ്‍ കീഴി ത്തിടഭവഴ്യം കുരുതിയേ പോലുമേ. 


11 പുഴുങ്കുവെം പശിയൊട്ട പുരളും പേരരാ 
വീഴുങ്കവന്തെഴ ന്തെതീര്‍ വിരിത്ത വായി൯വായ്‌ oe 
gem തിണ്‍ കരിപകു മുട്ടകി മീമിശൈ 
വഴങ്കവെ അതിര്‍ ചൂട മറൈവൃ തേടിയേ. 


12 ഏകവെം കനല്ര ചീരുന്ത കാട്ടിനില്‌ 


കാകമും കരികളും കരിന്തു ചാമ്പിന 
മാകവെങ്‌ കനലെനും വടവൈ ത്തീച്ചുട 


മേകമും കരിന്തിടൈ വീഴ്‌ന്ത പോലുമേ. zs 


13 കാനകത്തീയങ്കിയ കഴുതിന്‍ തേര്‍ ക്ഷലം y 


താനക ത്തെഴുതലാല്‌ തലൈക്കൊ ണ്ടാടി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


120 


14 


15 


കമ്പരാമായണം 


നല്‍ക്കുളിര്‍ത്തണ്ണീരെഴും വാപി കാരുണ്യ 
വായ്‌ പോട്ട ചുററും വഹിച്ചിതക്കാനനംം 


എങ്ങും പരന്നൊരത്തീക്കനലില്‍ നിന്നു 
പൊങ്ങും മരീചികാശ്രേണി കണ്ടാകിലോ 
അങ്ങാണ്ട വേനലാം MMM തീര്‍ത്തൊരു 


പൊന്‍കാല്‍പളുങ്കിന്‍െറ പീഠമായ്‌ ത്തോന്നിടും, 


നീക്കാനരുതാത്ത കമ്മദ്വയങ്ങളെ- 
പ്പോക്കിയും ശത്രത്രയത്തെയകററിയും 
മുക്തിക്കു വെമ്പുന്ന മാഗസം പോലെയും 
മൃശ്ധാംഗിയാം വേശ്യ MAAMs പോലെയും 
അത്ൃന്തതാപത്തിനാധാരമസ്ഥല- 
മാര്‍ദ്രത തെല്ലുമില്ലാതെ കഠിനമാം. 


കത്തും ചരല്‍ക്കല്ല തിങ്ങിയടിവരെ- 
യെത്തും വിടവാണ്ടൊരാനിലം മുലമായ്‌ 
അത്യൂജ്ജ്ിലമണി ചേരുമരവാദി 
മെത്തുന്ന നാട്ടില്ലമെത്തീ രവിപ്രഭാ 


മേനിമീര്‍ ന്തെഴുന്തിടില” വീശുമ്പും വേമെനാ 
വാനവർ ക്കിരങ്കിനീര്‍ വളൈന്ത തൊത്തതേ. 


14 ഏയ്‌ന്തവ ക്കനല്‌ടൈ യെഴുന്ത കാനറേറര്‍ 
കായ്‌ ന്തവ ക്കട്ടവനം കാക്കും വേനിലിന്‍൯ 
വേന്തനു ക്കാത്തുവീ ററിരുക്ക ച്ചെയ്തതേഃര്‍ 
പായ്‌ന്ത പൊറ്‌കാലുടൈ പ്പളിക്കു പ്പീടമേ 


15 താവരു മിരുവിനൈ ചെററു ത്തളൂളരും 
മുവകൈ പ്പുകൈയാണ്‍ HSW മൃത്തിയില്‌ 
പോവതു പുരിപവര്‍ AMAI പൊന്‍വിലൈ - 
പാവൈയര്‍ AMAO പോറ്‌ പശൈയു മററതേ 


16 പൊരിപരല്‌ പടര്‍നിലം ചൊടിത്തു algo 


വിരിതലിറ്‌ പെരുവഴി വിളങ്കി ത്തോന്‍റലാല്‌ 
അരിമണി പൃണത്തരാ വരശ നാട്ടിനും 
എരികതീിര്‍ 49101904 ക്കീയങ്ക ലായതേ. 


https://archive.org/details/muthulakshmiacademy 


86 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


താടകാവധം 121 


17,18 ഏവമെരിപൊരി കൊണ്ടതാമദ്ദിക്കി- 


19 


20 


ലെത്തിയപോതാ മുനീശ്വരനോത്തുപോയ്‌ 
“എത്രയുമൂര൪ജസ്വലരിവരെങ്കിലു-- 
മത്തല്‍പ്പെടാമിക്കുമാരര്‍ സുമോപമര്‍* 
കോമളാകാരരാ രാജന്യബാലക- 
രാമുനിപാദങ്ങള്‍ വന്ദിച്ചു നില്ലവേ 
MIMU പണ്ടുപദേശിച്ച മന്ത്രങ്ങ- 
ളാമുനി നല്‍കി ,യതേററാരിരുവരും. 


ചെന്തീ ചിതറുമക്കാട്ട നിരാഴിതന്‍ 
ചന്തമിയന്നതായ്‌ത്തോന്നി മന്ത്രത്തിനാല്‍ 
ചെന്താമരാക്ഷനതുപെഴുതമ്മുനി-- 
തന്തിരുപാദങ്ങൾ വന്ദിച്ചു ചൊല്ലിനാൻ! 


“ഗംഗയും തൊങ്കലും ചുടുന്ന ദേവന്‍െറ 
ചെങ്കനല്‍ക്കണ്ണിലീനാട്ട വെന്തെന്നതോ? 


എന്തുവാനെത്രയും പുണ്യവാന്‍ മന്നവന്‍ 


സന്തതം കാക്കുമീനാട്ട കാടാകുവാന്‍””? 102 


17 എരിന്തെഴു കൊട്ട ഞ്യര മിനൈയ തെയ്‌തലും 
അരുന്തവ നിവർ പെരി തളവി ലാററലൈ-_ 
പ്പൊരുന്തിന രായിനും പൂവിന്‍ മെല്ലിയര്‍ 
വരുന്തവര്‍ ചിറിതെ നമനത്തി നോക്കിനാ൯ 


18 നാക്കിന നവര്‍മുക നോക്ക നോക്കുടൈ- 
ക്കോക്കുമ രരുമുടി കുറുക നാ൯മുക൯ 
ആക്കിയ വിഞബ്ചൈക glom മവ്വഴി 
ഉയക്കിന നവൈയവ രുള്ള ത്തുള്ളിനാര്‍ 


19 ഉള്ളിയ കാലൈയി ന്തഴി ത്തീയൈയും 
എള്ളൂറു കൊഴുങ്കന ലെരിയും വെഞ്ചുരം 
തെള്ള Mend പൂനലിടൈ ച്ചേറ ലൊത്തതു 
വള്ളല മുനിവനൈ വണങ്കി ക്ളൂറുവാന്‍ 


20 ചുഴിപട്ട കങ്ങൈയം തൊങ്കണ്‍ മൌലിയാ൯ 


വീഴീപട വെന്തതോ GMI നുണ്ടോ 
പഴി പടര്‍മന്നവന്‍ പടൈത്ത നാട്ടിന്തങ്ക 
അഴിവതെന്‍ കാരണ മറിഞ കൂറെന്‍റാ൯ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


122 കമ്പരാമായണം 

21,22 രാമനെ നോക്കിപ്പറഞ്ഞാല്‍ മുനിഃ “യൊരു 
യാമിനിചാരിണി, ഘോരസ്വരൂപിണി 
ജീവജാലങ്ങളെ ക്കൊന്നൊട്ടക്കി ത്തിന്നു 
മേവും കൃതാന്താവതാരമെടുത്തവള്‍ 
ഇങ്ങുഴന്നീട്ടന്നതുണ്ടവഃളായിരം 
കുഞ്ജരന്മാരുടെ കെല്‍പുകലര്‍ന്നവള്‍. 
ക്രദ്ധിച്ചു മന്നിടം പൊക്കിയെട്ടക്കുവാ൯ 
വാര്‍ഭ്ധീജലം കുടി ച്ചാകെ വററിക്കുവാന്‍ 
സ്വര്‍ഗ്ഗലോകത്തെയടിച്ചു പൊടിക്കുവാ൯ 
ഒക്കെയുമായ വള്‍ക്കായിട്ടമൂക്കിനാല്‍. 
എണ്ണവും രൂപവുമില്ലാത്തപാപങ്ങ- 
ളൊന്നിച്ചു MIOTA രൂപമായ്‌ത്തീന്നവള്‍. 


25 രണ്ടുപെരും മലയോടും വിഷമുള്ളി- 
ല്ണ്ടായിടിയുമൌര്‍വാഗ്നിയും താങ്ങിയും 
അമ്പിളിക്കിറുകള്‍ കാട്ടിയൊരു കട- 
ലുണ്ടാകുമെങ്കിലതിനു സമാനമാം. 


കാണികൾ കണ്ണിനു നാണമുണ്ടാക്കുമ- 
ക്കണപി തന്നുടല്‍ കണ്ടാലറച്ചിടും. 120 


21 എന്െറെറലു മീരാമനൈ നോക്കി യിന്നുയിര്‍ 
കൊ൯റുഴല്‌ വാഴ്‌ ക്കൈയള“ കൂററി നേറാററത്തള* 
GOMOD മൈയിരു നൂറു മൈയന്‍മാ 
ഒ൯റിയ വലിയിന BAO! കേളെനാ. 


22 മണ്ണരു ത്തെട്ടപ്പിനും കടലൈ വാരിനും 
വിണ്ണരു ത്തീടിപ്പിനും sumo” ചെയ്‌കിറ്‌പാള* 
എണ്ണുരു ത്തെരിവരും പാവ മീണ്ടിയോര്‍ 
പെണ്ണരു ക്കൊണ്ടെന ത്തെരിയും പെററീയാള്‌ 
23 പെരുവരൈ യിരണ്ടൊട്ടം പിറന്ത maamo 
DBAS” മുരുക്കൊട്ട മൂഴിത്തീയൊട്ടം 
ഇരുവിറൈ ചെറിന്തെഴു കടലുണ്ടാമെനിന്‍ 
വെരുവരു തോററത്തണ്‍ മേനി മാനുമേ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


താടകാവധം 193 


24 കാകോദരം കൊണ്ടു കങ്കണം ചേന്നുള്ള 
കൈകളില്‍ ശുലമെട്ടത്തൊരു രാക്ഷസി 
കാടകം AIPM കാമോപമാ, കേള്‍ക്ക 
താടകയെന്നാണവളടെ നാമവും, 
കാരുണ്യമാണ്ടു കമലാസനന്‍ തന്‍െറ 
കൈകളാല്‍ Tos Slo) ജീവജാലങ്ങളെ 
കാലനു തൂല്യമക്കോപാഗ്നി കൈക്കൊണ്ടു 


കാമസ്വരൂപിണി തന്നുയിര്‍ പോററുവാന്‍ 


കാരുണൃമില്ലാതെ കൊന്നുതിന്നുന്നൊര- 
ക്രൂരതന്‍ വീര്യശൌര്യങ്ങൾ നീ കേള്‍ക്കണം. 


25 വിസ്മയനീയബലനായ്‌ രിപുകല- 
ഘസ്തരോഷ്‌മാവായ്‌ വിജിഗീഷ്ടവായിട്ടം 
ത്ധര്‍ത്ധരഖ്യാതനാം യക്ഷന്‍റ പുത്രനാ- | 
QOB,DNID' സുകേതു ശുഭാത്മകന്‍. | 

i | 
| 


26 അമ്മഹാനന്നനപത്യത കൊണ്ടതി- 
സമ്മോഹമാര്‍ന്നു വിരിഞ്ചനാം ദേവനെ 
വന്‍താപം ചെയ്താന്‍, നെട്ടനാള്‍ പഴകിയ 
സന്നിയമാദികള്‍ പാലിച്ചുകൊണ്ടവന്‍. 136 


24 ചൂടക വരവുറഴ്‌ ചൂല ക്കെയിനള്‌ 
കാട്ടറൈ വാഴ്‌ ക്കൈയള. കണ്ണിവ്കാണ്‍ പരേല” 
ആടവര്‍ പെണ്‍മൈയൈ യവാവും തോളിനായ്‌ 
താടകൈ AWO ച്ചഴക്കി നാമമേ 


25 ഇയക്കര്‍തം കലത്തുളാ നുലക മെങ്കണും 
വിയക്കുറു മൊയ്‌മ്പിനാ നെ 
മയക്കിലന്‍ ശരനെന്നും 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


124 


27 


28 


29 


30 


കമ്പരാമായണം 


നാന്മറകള്‍ക്കധിദേവതയാകുമാ- 

MIm, UN പ്രത്യക്ഷനായേവമോതി നാന്‍ഃ- 
“ആണ്‍മക്കളുണ്ടാവുകില്ലാ ഭാവനൊരു 
പെണ്ണപിറന്നിട്ടം പൂമാതിനൊത്തവള്‍ 
ആ രമ്ൃഗാത്രിയാമപ്പത്രിയാണ്ടിടു- 
മായിരമാനകല്‍ക്കുള്ള മഹാബലം” 


ആശിസ്റ്റനല്ി മറഞ്ഞാന്‍ വിധാതാവു- 
മാനന്ദചിത്തനായ്‌ത്തീര്‍ന്നു സുകേതുവും, 
പിന്നെ നാള്‍പോടകെപ്പിറന്നാളൊരു മകഃ- 
810310099940 മനോഹാരിണിയവള്‍ 


വന്നിതവള്‍ക്കു പരിണയകാലമാ- 
രിന്നുവരനായ്‌ വരേണ്ടുവെന്നോര്‍ത്തുടന്‍ 
നന്നായ്‌ ത്തിരഞ്ഞ, സുകേതു യക്ഷേശനാ൦- 
സുന്ദനു നല്ലിസ്സുതയെ കൃതാത്ഥനായ്‌. 


കാമന്‍ രതിയോട്ട ചേര്‍ന്നു രമിപ്പതെ- 
ന്നാരും പറയ്യമാറന്നാളി വരും 


27 AWIN നരുമറൈ ക്കിഴവന്‍ മുററുനിന്‍ 
ചീന്തനൈ യെന്നെന ച്ചിറുവ രിന്മൈയില്‌ 
നൊന്തന നരുള്‌കെന നുണങ്ക കേള്‌വിയായ്‌ 
മൈന്തര്‍ ക ളിലൈയൊരു മകളുണ്ടാമെന്‍റാന്‍ 


28 ajas മയിലിനൈ പ്പൊരുവും പൊറ്‌പൊടും 
ഏമുറു മതമലൈ യീരൈഞ്ഞു റു ടൈ. 
ത്താമിക വലിയൊട്ടം തനയൈ തോ൯റു നീ 
പോവെന മലരയന്‍ പുകന്‍റു പോയിനാന്‍. 


29 ആയവ നരുള വഴി യലര്‍ന്ത താമരൈ_ 
ച്ചേയവ ളെനവഭര്‍ ചെവ്വി കണ്ടിവട്‌കു 
ആയവന്‍ പ്പാക്കൊലെന്‍റായ്‌ന്തു തന്‍കിളൈ 
നായകന്‍ MIND പവറ്‌കു കല്‌കിനാന്‍ 


30 കാമനു — മിരതിയ്യം കലന്ത കാട*ചിയര്‍തു 
ആമെന വീയക്കനു AM നാളും വേറു 


https://archive.org/details/muthulakshmiacademy 


142 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


താടകാവധം 125 7 


രാവും പകലും കഴിയുന്നതോരാതെ 
മേവിനാരോരോ വിലാസവിലീനരായ്‌ | 
ആരുമില്ലാത്തോരിടങ്ങളിലായവ. 

രാനന്ദസാഗരം തന്നില്‍ മുഴുകിനാര്‍ 


31 അങ്ങനെ നാളകൾ നീങ്ങവേ പങ്കജ. 
മങ്കയെപ്പോലഴകാണ്ടോരവളുടെ ; 
ഗഭത്തില്‍ വന്നു പിറന്നു ഭവനത്തി- 
നല്ലേതരപീഡ ചേക്കുന്നൊരര്‍ഭകര്‍ 
പ്വ്ൃതതുല്യളജനായ മാരീച- 
നുവ്വരാഭീകരമല്ലന്‍ സുബാഹുവും 


32 തായയെക്കാളുമവക്കു കരുത്തൊട്ട. 
മായവും വഞ്ചനാശീലവും കാണ്‍കയാല്‍ ന്ന്‌ 
ആയവര്‍ക്കൊപ്പം ജനകനാം യക്ഷനു- x 
മാനന്ദമേററം വളര്‍ന്നു ദിനം പ്രതി. 


33 ആസുരപീഡകൾ തീര്‍ക്കാനലകട_ 
ലാചമിച്ചുള്ള തപോധനന്‍ തന്നുടെ 


ആശ്രമദേശത്തിലെത്തിത്തരുനിര- 


യാകെപ്പിഴുതാനൊരു ദിനം സൂന്ദനും. 160 


യാമരും പകല്യമോ രീറിന്‍െറ ന്നലായ്‌-- 
N ത്താമുറു പെരുങ്കളി ച്ചലതി Qo" ain 


81 പറ്‌പല നാട്ട്‌ ചെലീ ഇപ്പതുമൈ പോന്‍െറിളീര്‍ 
പൊറ്‌പിനാള്‌ വയിററിടൈ പ്പവന മേങ്കിട 


വെറ്‌പണി പുയത്തു 290100000 വിറല്‌ ന്‌, 


ee 
മറ്‌ പൊരു ശുവാകുവും വന്തു തോന്‍റിനാര 


ണ്ടിട്ട 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


126 


34 


35 


36 


37 


അത്രയുമല്ല തപസ്വീജനം പരം 
ശ്രദ്ധയാ പോററും മൃഗങ്ങളെ നിര്‍ദ്ദയം 
കൊന്നാ,നതുകണ്ടഥസ്ത്യനും കോപാഗ്നി 
തന്നിലവനെശ്ശൂലഭമാക്കീടിനാന്‍. 


തന്‍ കണവന്‍ മരിച്ചെന്നറിഞ്ഞായുവ- 
സുന്ദരി ചെന്തീകണക്കു കോപിച്ചു Sad 
തന്മക്കളോട്ടമൊത്തമ്മുനിപുംഗവന്‍൯ 
തന്നാശ്രമത്തിലണഞ്ഞാള്‍ പൊടുന്നനെ. 


കല്ലാന്തവാതൃ കാലാനലനോടൊത്തു 
ഞെട്ടവേ നിര്‍ത്ധരശ്രേണിയോടിടവേ 
സുയ്യചന്ദ്രാദി ചുളങ്ങവേ മിന്നലും 
കാര്‍മുകില്‍ ക്കൂട്ടവുമൊട്ടുപേടിക്കവേ 
ബ്രഹ്മാണ്ഡഭേദകഗജ്ജനം ചെയ്തവ- 
ളമ്മുനിവാടത്തിലോടിയടുക്കയായ്‌. 


അപ്പോൾ ദ്മിഡസരസ്വതീസാഗരം 
കല്ലിച്ചരുളിയ മാമുനി കണ്‍കളില്‍ 


കമ്പരാമായണം 


176 


34 വിഴൈവുറു മാതവം വെഹ്‌കിനോര്‍ വീരുമ്പ 


ഉഴൈകലൈ യിരലൈയെ യ്യയിരു ണ്ടോങ്കിയ 


വഴൈമൃതല്‍ മരനെലാ മടിപ്പ മാതവ൯ 
തഴലെഴ വിഴിത്തനന്‍ ചാമ്പരായിനാന്‍. 


35 മററവന്‍ വിളിന്തമൈ മൈന്തര്‍ തമ്മൊട്ടം 
പൊറെറാടി കേട്ടു വെങ്കനലിറു” ചൊങ്കുറാ 
മുററുറ മുടിക്കുവെന്‍ മുനിയെ യെന്‍െറഴാ 
നററവ നുറൈവിട മതനൈ നണ്ണീനാള്‌* 


35 ഇടിയൊട്ട മടങ്കലും വളിയു മേങ്കീട_ 
ക്കടികെട വമരര്‍കള്‌ കതിരു മുട*കുറ- 


ത്തടീയുടൈ മുകിറ്‌കലം ചലിപ്പു വണ്ടമും 
വെടിപട വതിര്‍ത്തെതിര്‍ വിളീത്തു ameo 


37 തമിഴെനു വളപ്പരും ചലതി തന്തവന്‍ 
ഉമിഴ്‌കനല്‌ വീഴിവഴി യൊഴക വുങ്കരിത്തു 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


MISHIAIWO 127 3 


തീപ്പൊരി ചിന്തിശ്ശൃപിച്ചാ:-*'നരുതാത്ത | 
കൃത്യങ്ങള്‍ ചെയ്തിടും നിങ്ങളെല്ലാവരും ലി; 
രക്ഷസ്സുകളായധ.പതിച്ചീട്ടവി””;- 

5 നക്ഷണം ബീഭത്സവ്വത്തികളായവര്‍ 


38 മാനവന്മാരെയും വാനവന്മാരെയ്യം 
മാംസാശനരവര്‍ കൊന്നുതുടങ്ങിനാ൪. 
ഇങ്ങനെ മാമുനിശാപമേററായതി- 
നൊന്നുമെതിരു ചെയ്യാന്‍ കരുത്തേലാതെ 


39 അന്നിലം വിട്ടവരോടിസ്ററുമാലിയെ 
ച്ചെന്നു കൂപ്പീട്ടപേക്ഷിച്ചാളിതുവിധം:- 
“ഇന്നുമുതല്‍ ഞങ്ങളങ്ങന്ത്കു മക്കളായ്‌- | 
ത്തീര്‍ന്നു; ഭവാന്‍ കാത്തുരക്ഷിച്ചുകൊള്ളണേ”” റ 


40 പാതാളലോകത്തു ചെന്നാര്‍ ദശമുഖ- i 
മാതുലഖ്യാതരായ്‌ താടകാപൃത്രരും. F} 
അപ്പാപിനീസുതര്‍ ലോകം മുഴുവനും 
കല്ലാന്തവഹ്നിപ്പോല്‍ ചുററിത്തിരികയായ്‌. 194 


അഴിവന ചെയ്‌തലാ ലാക്ക രാകിയേ 
ഇഴികെന വൃരൈത്തന നശനിയെഞ്ചവേ 


38 വെരുകൊള വുലകൈയ്ും വിണ്ണു ളോരൈയും 
മുരുക്കിയെ U, WIG മുണ്ടുഴലു മൂര്‍ക്കരാം. 
അരക്കര്‍ക ളായിന രക്കണത്തിനില” 


ഉ ജക്കിയ ചെമ്പെന വൃമീഴ്‌കട്ടീയിനര്‍. 
[Pe ae 


39 ആങ്കവന്‍ വെകളിയു മറൈന്ത ച 
താങ്കിനര്‍ ശുമാലിയൈ നേരത്തു ന 
നീങ്കിനര്‍ ശുമാലിയൈ 1690 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


128 


4) 


44 


43, 44 


കമ്പരാമായണം 


കത്തുമഴലുള്ളിലാണ്ടു നിശാചരി 
ശക്തരാം മക്കളെവിട്ൂപിരിഞ്ഞുപോയ്‌ 
ഉത്തമതാപസകോപം ഭയന്നവ- 
ളെത്തിനാളിക്കൊട്ടം കാട്ടില്‍ കഴിയുവാന്‍, 


എണ്ണമററുള്ള ഗുണങ്ങളെ ലോഭമൊ - 
ന്നൊന്നാകവേ നശിപ്പിക്കുന്ന പോലവേ 
ദുഷ്‌ടയാം താടകയേകയായിബ്‌ ഫല- 
ajan smo നാടിതു കാടാക്കി മാററിനാള്‍. 


ലങ്കാധിപാജ്ഞയാ മക്കളുമായ്‌ മല 

OM കരുത്തോടവൾ ഭഞ്ചിച്ചിതെന്‍ മഖം 
അഞ്ജനവണ്ണാ, സകലം കൊലചെയ്തി- 
തംഗദേശത്തിങ്കലെങ്ങുമലഞ്ഞവള്‍. 
തന്നുയിര്‍പോലെയി ലോകത്തെ രക്ഷിച്ചു 
വന്നിട്ടും മന്നന്‍െറ നന്ദന, മറെറാന്നു 
ചൊല്ലുന്നതെന്തു ഞാന്‍? ദുഷ്‌ടയാം രാക്ഷറയി 
കൊല്ലും സമസ്തലോകങ്ങളെ നിര്‍ണ്ണയം.” 


41 മികുന്തിറന്‍ മൈന്തരെ വേറു നീകറാ- 
ത്തകുന്തൊഴിന്‍ മുനിവരന്‍ ചലത്തൈ യുന്നിയേ 
വകത്തുവിന്‍ വതശ്ുവരി വതിന്ത നിവ്വനം 
പുകുന്തന ഇഴലെന പ്പഴുങ്ക നെഞ്ചിനാഭള്‌ 


42 ഉളപ്പരും പിണിപ്പരാ വുലോപ മൊന്‍റുമേ 
അളപ്പരും കുണങ്കളൈ യഴിക്കു മാറുപോല്‌ 
കിളപ്പരും കൊട്ടമൈയ വരക്കി കേടിലാ 
ലളപ്പരാ മരുതവൈ പൃഴിത്തു മാററിനാള്‌ 


43 ഇലങ്ങകെയരചന്‍ പണിയമൈന്തൊരിടൈ o2- 
വിലങ്കല്‌ വലി കൊണ്ടെനതു വേള്‌വീ നലികി൯മാളു്‌ 
അലങ്ക മുകിലേ വവളി വൃങ്കനീല മെകും 
കലംകളൊടടങ്കനനി ADI തീരികിന്‍റാള്‌. 


44 രുന്നുലകളീത്തരുനി തന്തവുയിപ്പിരെല്ലാം 
omm വെനക്കരുതു തന്മൈയി MADAIG" 
എന്നിനിയയണര്‍ത്തവ തീനിച്ചീറീതു mig In 
മന്നുയിരനൈത്തെയും വയിററിനിട്ട മെന്‍റാന്‍ 


https://archive.org/details/muthulakshmiacademy 


110 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


താടകാവധം 199 i 


45 ഇങ്ങനെ മാമുനി ചൊല്‍കവേ രാമനും 
മഞ്ജുമലരണിശ്ശീഷം കല്ൃക്കിനാന്‍. 
“എങ്ങവൾ വാഴ്ചന്ന'തെന്നു ചോദിക്കവേ 
“ഇങ്ങാമല”യിലെന്നോതിനാന്‍ mpm. 


46, 47 അപ്പൊഴേക്കുമൊരു നീലമഹാമല 
തീപ്പൊരി ചിന്നിയണഞ്ഞു പൊടുന്നനെ 
ശൈലങ്ങളാല്‍ തരിയിട്ട ചിലമ്പുകള്‍ 
കോലുന്ന കാല്ലകൾ കൊണ്ടാനിലങ്ങളില്‍ 
ആഞ്ഞു ചപിട്ടിക്കുഴിയുമിടങ്ങളില്‍_ 
പ്പൊങ്ങി നിറഞ്ഞ, നിറകടല്‍നീരവും. 


46, 49 അങ്ങനെ നക്തഞ്ചരിയണഞ്ഞിടവേ 
പവ്വതപംക്തികള്‍ പിന്നാലെ പാഞ്ഞിതു. 
പാതാളലോകത്തിലോടിയൊളിച്ചുപോയ്‌ 
പാരം ഭയപ്പെട്ട കാലനുമഗ്നിയ്യം. 
ഒട്ടു കട തുടിച്ചീട്ടം പരികങ്ങ- 
ളിട്ട വിറപ്പിച്ച, ചന്ദ്രക്കല പോലെ 116 


45 അങ്കിറൈവ നപ്പരിശു രൈപ്പവതു കേളാ 
കൊങ്കുറൈ നറൈക്കുല മലര്‍ച്ചെനി കുലുക്കാ 
എങ്കറൈവ മിത്തൊഴി ലിയററുപവ ളെന്‍റാന്‍ 
ചങ്കറൈ കരത്തൊരു തനിച്ചിലൈ തരിത്താ൯ 


46 കൈവരൈയെനത്തകെകയ കാളൈയുരൈ കേളാ 
ഐവരൈ യകത്തിടൈ യടൈത്തമുനി Hawa 
ഇവ്വരൈ യിരുപ്പതവ ളെൻപതനിന്‍ മുന്‍പോര്‍ ' 
മൈവരൈ നെരുപ്പെരിയ വന്തതെന വന്താള്‌ 


‘ ക്വ ദെ ലിലെ 
e JP വിഴിത്താറം 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


180 കമ്പരാമായണം 


ദംഫ്ലങ്ങള്‍ ചേരും കടവാ കലർന്നുള്ള 
വക്‌ത്രമാം ഗഹ്വരം കാട്ടിയും കൊണ്ടവള്‍ 
കാളിമ പൂണ്ട കടലില്‍ ബഡവാഗ്നി 
പാളികള്‍ രണ്ടായ്‌ മുളച്ചെന്ന പോലവെ 
തീപ്പൊരി പാറിട്ടം കണ്ണു തുറിച്ചു വ- 
ന്നെത്തി വേദങ്ങള്‍ മറുക്കും നിശാചരി, 
തുമ്പിക്കരം ചേര്‍ത്തു മത്തകുഭിന്ദ്രരെ- 
ക്കൊണ്ടൊരു മാലയണിയുകമൂലമായ്‌ 
അസ്പെക്കുഴയുമരക്കെട്ടടയവ- 
ളമ്പരുലകുമീരേഴലോകങ്ങളും 

ഒട്ടു വിദുരദിശകളും കേട്ടങ്ങു 
ഞെട്ടമാറുച്ചത്തിലാര്‍ത്തു വന്നീടിനാള്‍. 


90, 9. ആര്‍ത്തു വിളിച്ചിട്ടവരെ നോക്കിയവ- 
ളോര്‍ത്തു ചിരിച്ചു നട്ടക്കമുണ്ടാക്കിനാള്‍. 
കൂത്ത ത്രിശൂലമാമന്തകന്‍ തന്നെയും 
വാത്തിട്ട പല്ലുകടിച്ചു ഞെരിച്ചുടന്‍ 
ഗത്തതുല്യം വക്‌ ത്രമാകെപ്പിളത്തിയൊ- 
ട്ടിത്തരം ചൊന്നാളിടിക്കാറൊടൊത്തവൾ: 
“*ആക്കുമടക്കാനരുതാത്ത കെല്ലൊട്ു 
കാത്തുരക്ഷിക്കുമിക്കാനനത്തിങ്കല്‍ ഞാന്‍ 198 


49 കടങ്കലുഴ്‌ തടങ്കളിറു കൈയൊട്ട കൈ തെററാ 
വടങ്കൊള നുടങ്കമിടൈ യാണ്‍മറുകി വാനോര്‍ 
ഇടംകളുനെ ട്ടന്തിശൈയു GAIA DAO 
അടങ്കലു PFU മഞ്ചനനി .യാര്‍ത്താള* 

50 ആത്തവരൈ നോക്കി നകൈ ചെയ്‌തെവരു AMI 

ക്ളൂര്‍ത്തനുതീ മുത്തലൈ യയീറ്‌ കൊടിയ 0000 


പ്ലാരത്തെയിറു തി൯റു പക വായ്‌മുഴൈതി റംതോര്‍ 


വാര്‍ത്തെ S 5 
WAAD ചെയ്‌തനള' ടിക്കു മഴൈ omg“ 


51 കടക്കരും വലത്തനതു കാവലിതില* 


യാവും 
തെട soma! gon 


ന നിനിച്ചുവൈ കിടക്കും 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


താടകാവധം 1 
പേര്‍ത്തുമൊരെണ്ണവും ശേഷിച്ചിടാത്ത m- 

ട്ടോരത്തറുത്തീടിനേന്‍ ജീവജാലങ്ങളെ. | 
പിന്നെയും സ്വാദിഷ്ടമാം മാനുഷാമിഷ- 

മിന്നെനിക്കേകുവാനോ വിധിമൂലമായ്‌ 

തന്നെ മരിപ്പാൻ നിനച്ചോ പറയുവിന്‍ 
വന്നതിഗ്‌ഘോരകാന്താരദേശാന്തരേ”” 


52 കാര്‍മേഘജാലങ്ങള്‍ പൊട്ടിച്ചിതറന്ന 
മാതിരി കണ്ണുതുറിച്ചു നോക്കിയവള്‍ 
മാനത്തുമുട്ടം മലകള്‍ പൊട്ടമ്മാറു 
താഴെ നിലത്തു ചവിട്ടി മെതിച്ചുട൯ 
ചന്ദ്രക്കല ചേര്‍ത്തുവെച്ചപോലുള്ളതാം 
ദംഡ്ലങ്ങള്‍ കാട്ടി ത്രിശൂലമുയര്‍ത്തിയ്യം 
ശ്രീരാമചന്ദ്രന്‍തിരുമാറു ലക്ഷ്യമായ്‌- | 
ത്തീരുമാറായവശ നിന്നാള്‍ മുഹുത്തമേ. | 


53,54 ഉത്തമനാം മുനി സമ്മതിച്ചെങ്കിലും at 
നക്തഞ്ചരി മരിക്കാതിരുന്നിട്ടവാ൯ 


ഉത്തമപുരുഷന്‍ ബാണം തൊട്ടത്തീല, 
തത്തനുനാശകമത്തൊഴിലെങ്കിലും. 144 


വീടക്കരി തെനക്കരുതി യോ വിതി കൊട്ടന്ത 
പ്പടക്കരുതി യോപകര്‍മിന്‍ വന്ത പരിചെന്‍റ — 


52 


പാകമെനു മുറെരയി 


AD) HAO വുയ്‌ത്തെറ' 


a 
i) 


54 വെറിന്ത ചെമ്മയിര്‍ 
> എറിന്തു കാല്‍വെനെ ന 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


132 കമ്പരാമായണം 


പെണ്ണെന്നു നണ്ണി മനസ്സില്‍ വനമാലി 
തിണ്ണെന്നതുകണ്ടു ചൊല്ലിനാൻ താപസന്‍ 


55, 56 ““പാപകൃത്യങ്ങളഖിലവും ചെയ്യുമി- 
പ്പാപിനി പാവങ്ങളായ്‌ക്കണ്ടു ഞങ്ങളെ 
കൊന്നുതിന്നാതെ വിട്ടെന്നതു മാത്രമാ 
ണിന്നിവര്‍ക്കുള്ളോരു പോരായ്‌മ പാക്കുകില്‍. 


ഏതൊരു ജാതിയിക്രൃരയെന്നോരക്കണം 
മാധവ! നാരിയെന്നെണ്ണൊല്ലിവളെ നീ. 
ഇന്നിവളോടടപൊരുതുവാന്‍ നാണിച്ചു 
നിന്നവര്‍മാത്രമുയിരോട്ട uym. 
വല്ലവത്തമെഴുമാണുങ്ങളപ്പേരു 
ചാല്ലുമ്പോഴേക്കും പരാജയം കൊള്‍കിലോ 
ചൊല്ലുവിനാണത്തമെന്ന ഗുണമാക്കു 
ചൊല്ലിടാമാണിലോ പാക്കിലിപ്പെണ്ണിലോ? 


57 ഇന്ദ്രനിവളോടു തോററാന്‍; MOIY- 
സന്തതിയോടീ പടകള്‍ നശിക്കയാല്‍. 160 


ച്ചെറിന്ത താരവന്‍ ചിന്നെ ക്കരുത്തെലാം 
അറിന്തു നാന്മ റൈ യന്തണന്‍ KUI 


55 തീതെന്‍റുള്ളവൈ യാവൈയും ചെയ്തെമൈ_ 
ക്കോതെ ൯റുണ്ടിലളി ത്തനൈ യേകുറൈ 
യാതെ ന്‍െറണ്ണവ തിക്കൊടിയാ ളൈയ്യം | 
മാതെ APOMU തോമണി പ്പൂണിനായ*, | 


56 നാണ്‍മൈ യേയുടൈ യാര്‍പ്പിഴൈത്താല* നകൈ | 
ആണ്‍മൈ യേപെററ വന്‍റിറടലാടവര്‍ | 
തോണ്‍മൈയയേ യിവള്‌ പേര്‍ ചൊലത്തോകു മാല്‌ | 
ആണ്‍മൈ യെന്നമ താര്‍വശ ത്താകുമേ | 


57 ഇന്തി രന്‍ നിടൈന്താ നുടൈ ന്തോടിനാര്‍ 
തന്തിരം പട ത്താനവര്‍ വാനവർ 
മന്ത രമ്മിവള്‌ തോളെ നിന്‍ മൈന്തരൊട്ട 
അന്ത രംമിനിയാതുകൊ ലാണ്‍മൈയേ, 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


താടകാവധം 133 


58,59 മന്ദരത്തോടൊത്ത തോളിവള്‍ക്കാകയാല്‍ 
ഹന്ത! മറഞ്ഞു പുരുഷരില്‍ പൌരുഷം. 
മന്നവനന്ദന, മറെറാന്നു ചൊല്ലുവ- 
നിന്നിയും പൂവ്വകഥ, മുറ കാട്ടവാന്‍ം 


60 പണ്ടു ഭൃഗുപത്തിയാം ഖ്യാതി ദൂര്‍വൃത്തി- 
യാണ്ടു, ഹനിച്ചാനവളെ മഹാവിഷ്ണു. 
വാനില്ലം പാരില്മുള്ളവരെക്കൊന്നു 
തീനാക്കിനാളൊരു ദാനവനാരിയാള്‍ 
വാനവനായകന്‍ AIMI കുമതിയാ- 
മാനാരിയെത്തന്‍െറ വജ്രായയധത്തിനാല്‍. 


61 ആകയാലാഖന്ധലന്നും ഹരിക്കുമി- 
ന്നാരെങ്കിലും പഴിചൊല്ലുമോ ചൊല്ലു നീ. 


൫2 ആശാന്തമാജ്ഞ നടത്തിയിപ്പാരിട- 


മാകെ രക്ഷിച്ച വംശത്തില്‍ പിറന്ന നീ 174 


58 amò മന്നവന്‍ കാതല മററുമൊ൯റു 
ഇന്നംയാ നുരൈ ക്കിന്‍റതീ യാതെനിന്‍ 
BEMIS കാല നികഴ്‌ന്ത മുറൈമൈ WID 
എന്ന വോതലു 00900 തവ ത്തീറിലാ൯ 


59 പീരുക വെന്നും പെരുന്തവന്‍ തന്മനൈ 
വരുക യറ*കട* കിയാതി വല്ലാശുരര്‍ക്കു 


DBA കാത ലുറ AJO വായലേ 
കരുതി യാവി കവര്‍ന്തന൯ നേമിയാന്‍. 


60 വാന കന്തനി൯ മണ്ണിനി൯ മന്നുയിര്‍ 
പോന കന്തന ക്കെന്‍രണും പുന്തിയ 
താന വള്‌കമ തിപ്പെയ രാടണൈ 
ഉയനൊ ഴിത്തന൯ വച്ചിര ത്തുമ്പര്‍കോന്‍ 


61 ആത ലാലരി ക്കാകണ്ട ലൻ റനക്കു 


BID കീത്തി യു ണ്ടായ തല്ലാ തിടൈ 
ഏത മെന്‍പന വെയ്തയിയ വോചൊലായ്‌ 
താത ടര്‍ന്തു ത്യങ്കീയ താരിന്ായ്‌. 


62 oom samla രീപ്പടി കാത്തവര്‍ 
പിത്ത ടെപ്പെരി യോയ്‌പെരിയോരൊട്ട 


https://archive.org/details/muthulakshmiacademy ; TAO 


134 


63 


64 


65 


ശാശ്വതധമ്മവിലംഘിനിയായ്‌ ലോക. 
നാശകകമ്മം നടത്തുമിവള്‍ക്കിനി 


ആണ്ടയും കൂടെയനുവദിക്കുന്നാകി- 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കന്പരാമായണം 


ലാഹന്ത! മറെറന്തതില്‍പ്പരം ശോച്യമായ! 


മുന്നേ വിധിച്ച നാളായുസ്സറുന്നതു 
തന്നെ കരുതിസ്സുകൃതം ഗണിച്ചുടന്‍ 


വിണ്ണേററും മെന്നതല്ലാതെ തദ്ഘ്രാണന- 


മൊന്നേററുകൊണ്ടൊരു ജിവിയെക്കൊന്നിട്ട 


തിന്നാന്‍കൊതിക്കുമിവള്‍ക്കു തുല്യം കാല- 


നിന്നേതുവേറെ, യരിന്ദമം ചൊല്ലു നീ. 


എന്നും പലപല ജീവികളെക്കൊന്നു 
തിന്നുന്ന നീചത നോക്കുന്നതാകിലോ 
പിന്നും തഴക്കഴലുള്െളൊരു പാവമാം 
പെണ്ണെന്നിവളെ നിനുപ്പതജ്ഞാനമാം. 


ഈറകൊണ്ടല്ലിതു ചൊന്നേന്‍ സനാതന- 


ചാരുധമ്മം തന്നെ നോക്കിപ്പറഞ്ഞു ഞാന്‍ 


കോപമടക്കി നീ നില്പതു ധര്‍മ്മമോ? 


കൊല്ലുക രാക്ഷസിതന്നെ*"യെന്നാന്‍ മുനി. 


മറങ്കൊ ടിത്തരൈ മന്നുയിര്‍ മായ്‌ത്തു MIG 
അറജ്െെ ടുത്തവട്‌ കാണ്‍മൈയ്യം വേണ്ടുമോ 


63 ശാററു നാളററ തെന്‍റു തരുമം പാത്തു 


ഏററും വീണ്ണെന്‍പ തന്‍റ യീവളൈപ്പോല്‌ 


നാററം കേട്ടലും തിന്ന നയപ്‌തോര്‍ 


HO ണ്ടോചൊലായ്‌ കൂററുറഴ്‌ വേലിനായഃ. 


64 മന്നാ പല്ലയീര്‍ വാരിത്തന്‍ വായ്‌പ്പെയ്‌തു 
= 


തിന്നും afmasawial’ തീമൈയെ തോടവയ 


ലീന്നും യാഴ്‌കഴറ്‌ പേടെതദദമ പെ 
എന്നും തദ ഒയ്ളിദെമയി൯ പാലതേ 


65 ഈറില” നല്ലറം പാര്‍ത്തിശൈ ത്തേനിവട്‌ 


ചീറി നിന്‍റിതു ചെപ്പുകി ന്‍േറനലേ൯ 
ആറി നീന്‍റ തരുള രരക്കിയൈ- 
യക്കാറി SWI WITI രന്തന൯ കൂറിനാ൯ 


https://archive.org/details/muthulakshmiacademy 


Wa 


182 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


താടകാവ്വധം 135 


66 “'ധര്‍മ്മമല്ലാത്തതു വന്നാലതുതന്നെ 
ധര്‍മ്മ്യമെന്നങ്ങു നിയമിച്ചുവെങ്കിലോ 


ധര്‍മ്മജ്ഞ, ഹേ സത്യവാദിന്‍, ഭവദീയ- 
ശര്‍മ്മദം വാക്യമെനിക്കു വേദോപമം. 


ധര്‍മ്മമായ്‌ ഞാനതു കൈക്കൊണ്ടു ചെയ്തതേ 
ധര്‍മ്മപഥ"'മെന്നു ഒ പാല്ലിനാന്‍ രാമനും. 


67 ഗംഗാജലപുതകോസലദേശീയ- 
സങ്കല്ലസ്ധാരമറിഞ്ഞു പൊടുന്നനെ 
മങ്കതന്‍ രൂപമെട്ടത്തൊരക്കാലാഗ്നി 
ത൯കരലഗ്നത്രിശൂുലമാമഗ്നിജയ 
ചെംകനല്‍ക്കട്ടയാം നോട്ടത്തൊടേ രാമ- 
ചന്ദ്രന്‍െറ പൂമേനി നോക്കി വീശീടിനാള്‍. 


68, 69 താപസവാക്യം പ്രമാണീകരിച്ചൊര- 
ദുാശരഥിക്കു മേലക്കാലവഹ്തിയോ 
രാകേന്ദുബിംബം ഗ്രസിപ്പാനട്ടക്കുന്ന . oe 
രാഹുവെപ്പോലെ പാഞ്ഞെത്തി ഭയാനകം. 198 


66 ഐയ നങ്കതു കേട്ടറ നല്ലവും 
AQ DO! നാലതു ചെയ്‌കവെ നേറവിനാന്‍ 
മെയ്യ നിന്നുരൈ വേതമെന കൊട്ട്‌ 
ചെയ“കൈ യന്‍റോ വറഞ്ചെയു മാറെന്‍റാന്‍ 


67 കമൈത്തീം പുനനാട൯ കരുത്തെയും x 
anam ത്തീയനൈ WIG മനക്കൊളാ- 
ച്ചെമൈം ച്ചുലവെ ന്മീയിനൈ ത്തീയത്ല്‍ — ‘i 
ചെങ്ക. SGD cao “ചെല വീശരിനാഥം. oe 


68 പൃതിയ 200500 യാള്‌ 'പുകൈ ന്മേവ 
കയി aaia ക്കാലവെ 


> മതീയിന്‍ മേല്‌ “വയം കേ 2080 | 


കപടത 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


136 കമ്പരാമായണം 


= 


70 


71 


രാമചന്ദ്രൻ ക്ഷണം ബാണമെട്ടത്തതും 


ADWY തന്‍െറ ചാപം കുലച്ചതും 


കണ്ടതില്ലാരും; ത്രിശൂലം തകര്‍ന്നങ്ങു 


തുണ്ടതുണടായതേ കണ്ടാരിരുവരും, 


ചൊല്ലുന്നമാത്രയിലാഴി മൂടും വിധം 
കല്ലുകളത്രയെടുത്തു തന്‍ കൈകളാല്‍ 


അല്ലിലെക്കാറിന്‍ നിറമൊത്ത താടക 


മല്പനയനനെര നേരേ ചൊരിഞ്ഞിതു. 


വില്ലിങ്കല്‍ നിന്നം ചൊരിയുന്ന മാരിയാ- 
ലെല്ലാം തടുത്താനിനകുലനന്ദനന്‍. 


ചൊല്ലുള്ളവരുടെ ചൊല്ലൊത്തതിജവം 
ചെല്ലുന്നൊരു നിശി തോഗ്രമാകും ശരം 


അല്ലി൯ Momemaigas നേര്‍ക്കെയ്ത 
ഫൃല്ലാരവിന്ദദളാക്ഷന്‍ രഘുവരന്‍. 


വജ്രഗിരിശിലയ്ത്രൊത്തൊരു മാറത്തു 
വന്നു തറച്ച ശരമങ്ങു തങ്ങാതെ 
ബോധഹിനന്നുപദേശിച്ച വിദ്യയെ- 


പ്പേലെ നില്ലാതെ മറുപുറം പാഞ്ഞൃപോയ്‌! 


70 


71 


കാല നൈപ്പറി ത്തക്കടി യാള* വീട്ട 
ചൂല മററന തുണ്ടങ്കറം കണ്ടനര്‍. 


അല്ലീന്‍ മാരി യനൈയ നിറത്തവള* 
ചൊല്ലു മാത്തിരൈ യിറ്‌കടല' തുരപ്പതോര്‍ 
കല്ലി൯ മാരീയൈ ക്കൈവകു ത്താളതു 
വില്ലിന്‍ മാരിയിന്‍ വീരന്‍ വിലക്കിനാന്‍, 


ചൊല്ലൊക്കും കടിയ വേകച്ചുട്ട ശരംകരീയ ചെമ്മല്‌ 
അല്ലൊക്കു നിറത്തിനാണ്‍ മേല 


ക്കടല്ലാക്കു നെഞ്ചില” 


വീട്ടത്തലും വയിരക്കന്‍റ- 
തങ്കാ തപ്പൂറം DIDI കല്ലാ- 
പ്പുല്പര്‍ക്കു ന്ല്ലോര്‍ ചോന്ന പൊരളെന പ്പോയിററനന്‍േറ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


താടകാവധം 


72 


73 


74 


പൊന്മലയ്ക്കൊപ്പം കരുത്തെഴും രാമന്‍െറ 
കൂര്‍മയെഴും ശരമാം പ്രളയാനിലന്‍ 
ആര്‍ത്തടിച്ചീടവേ കന്മഴ പെയ്യവാ- 
നാഞ്ഞൃ, വാനത്തു യുഗാന്തകാലങ്ങളില്‍ 
പൊങ്ങിയ മേഘമിടിമിന്നലോടൊത്തു 
മിന്നല്‍പതിച്ചപോല്‍ വിണാള്‍ നിശാചരി. 


ധൂളി നിറഞ്ഞൊരക്കാട്ടിലെങ്ങും ചുട്ട 
ചോരക്കരുതി പരന്ന പൊങ്ങും വിധം 
അത്തടി വിത്ത നക്തഞ്ചരി, Boya- 
ളൊത്തതാം വക്‌ത്രഗഹ പിളന്നങ്ങനെ 
പത്തു മുഖമാര്‍ന്ന രക്ഷോധിനാഥന്‍െറ- 
യത്യയത്തിന്നൊരുല്‍പാതം കണക്കിനെ 


ധാത്രിയില്‍ പൊട്ടിപ്പതിച്ച വെററിക്കൊടി- 
OIG നിലത്തുയിരററു വീണിടിനാള്‍, 


അക്കാടൊരു കടലായി മാറും വിധം 
നക്തഞ്ചരിയുടെ മാരില്‍ നീന്നുരിയ 
രക്തമൊലിച്ചതു കാരണം കാനനം 
രക്താംബരം പൊട്ടിവിണതു പോലെയായ്‌ 


72 പൊന്നൊട്ടം കന്‍റ മന്നാന്‍ ayh d പ്ൃകഴിയെന്നും 
മന്നെട്ടം കാലവങ്കാ ററടിത്തലു asio വാനില” 
കന്നെട്ട മാരി പെയ്യ ക്കടൈ യൃകത്തെഴുത്ത മേകം z 
മിന്നൊട്ട മശനി യോട്ടം OAD പോല CRA മാ, 


137 


236 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| 188 കമ്പരാമായണം 


| 75 താമരപ്പുമകനൊത്തൊരു താപസന്‍ 

| തന്മൊഴി ലംഘിയാതാ രാജനന്ദനന്‍ 

| അന്നു നടത്തിയ കന്നിയടരിങ്ക- 

| ലൊന്നാദ്യമായി നിശാചരജീവനെ- 
ആശയുണ്ടെങ്കില്ലമാശരഭിതിയാ- 

| ലന്നോളമെത്തിനോക്കാത്തതാം CTD 
അന്തകനന്നു രുചിച്ചു നോക്കിടിനാഃ- 
നങ്ങനെ നേടി ചിരാഭിലാഷം യമന്‍! 


76 ““ഞങ്ങള്‍ക്കിരിക്കപ്പൊറുതി കിട്ടി, മുനേ 


ഭംഗം വിനാ യാഗകര്‍മ്മങ്ങള്‍ ചെയ്ക നീ 
അങ്ങിനി നല്ലക ദിവ്യായുധങ്ങളീ 
മന്നവനന്ദന””നിങ്ങനെ ദേവകള്‍ 
മാമുനിയോട്ട പറഞ്ഞു വില്ലേന്തിയ 
കാര്‍മുകില്‍ വണ്ണനെം,യാശിവ്വദിച്ചടന്‍ 
മാനത്തു നിന്നു ചൊരിഞ്ഞു പുവഷമ- 
Pe ത്യാനന്ദപൂര്‍വകം പോയ്‌ മറഞ്ഞാരവര്‍. “ee 


75 വാശ MI മലരോ നന്ന മാമുനി പണിമ റാത 
കാത്രലാം കനക DINS” കാകുത്തന്‍ കന്നിപ്പോരിറ്‌ 
കൂശിവാ ളരക്കര്‍ തങ്കള്‌ പേലത്തുയിര്‍ കുടിക്ക വഞ്ചി 
ആശൈയാ ലുഴലും കൂററുഞ്ചുവൈചിറി തറിന്ത തന്‍റ. 


യാമുമെ മ്മിരുക്കൈ പെറേറ മുനക്കിടൈ QQ മില്ലൈ 
കോമകറ്‌ ക്കിനിയ തെയ്‌വ പടൈക്കലം കൊട്ടത്തി യെന്നാ 
മാമുനി ക്കരൈത്തുപ്പിന്നര്‍ വിറ“കൊണ്ട മഴൈയനാന്‍ മേല്‌* 


agasso പൊഴിസ്ത്് വായ്ക്കീ WUS പോയിനാരേ. . 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


യാഗരക്ഷ 


വിശ്വാമിത്രോപാഖ്യാനം 


1, 2, 3 വിണ്ണവര്‍ പോയ പിന്നെപ്പുമഴക്കളിരാണ്ടു 
മിന്നിട്ടം വിശാലമക്കാനനം വിശ്വാമിത്രന്‍ 
വെടിഞ്ഞ, നടന്നുപോയ്‌, വറുതിപ്പണിയ്ക്കുാരറ- 
മരുന്നായ്‌ വെണ്ണനല്ലൂരമരും പ്രഭ വിന്‍െറ 
പാഴായ മ പെടാച്ചൊല്ല പോലവേ വിളങ്ങുന്ന 
പാവനം ദിവ്യാസ്തങ്ങള്‍ നല്‍കിനാന്‍ കുമാരന്നായ്‌ം 
യമിയാം മഹാജ്ഞാനി മന്ത്രോപദേശം ചെയ്‌കെ 
സ്വയമാഗതമായ ദിവ്യാസ്ത്രസമുച്ചയം 
ശുദ്ധമാനസന്‍ ചെയ്ത സല്‍കമ്മഫലം മുററും 
മറെറാരു ജന്തത്തിങ്കല്‍ ലബ്ദയമായ്‌ത്തിരും പോലെ 
ആത്തസന്തോഷം രാമഭദ്രങ്കലെത്തിച്ചേന്നി- 
ട്ടിത്തരം ചൊന്നു; “വീര! ത്വത്സേവാരതര്‍ ഞങ്ങള്‍ 

zie തമ്പിയെപ്പോലെ സദാ വത്തിപ്പാന്‍ വന്നു””ദേവ- 
നമ്പിനോടപ്പോള്‍ ചൊന്നാൻ: “*നല്ലിനേനനുവാദം”” 14 


വേള്‌വിപ്പടലം 


1 വിണ്ണുവര്‍ പോയ പിന്‍റൈ വീരിന്ത af മടഴെയി നാലേ 
തണ്ണെനും കാന നിമ്മി ത്തരംകരു ന്തവത്തിന്‍ 21649900 
മണ്ണവര്‍ വറുമൈ smog, മരുന്തന ചടയന്‍ വെഒണ്ണെയ്‌ 
അണ്ണരന്‍ ചൊല്ലേ യന്ന പടൈക്കല മരളി നാനേ. 


2 ആറിയ വറിഞന്‍ കൂറി യളിത്തല്യ മണ്ണു റന്‍പാല്‌ 
agolo വുവകൈ യോട്ട മുമ്പര്‍തം പടടെക ളെല്ലാം 
കേറീയ മനത്താന്‍ ചെയ്ത നല്‌വിടെന പ്പയന്‍ക ളെല്ലാം 

- മാറിയ പിറപ്പീ റേറടി വര്വപോല്‌ വന്ത പറ്റേ a 


3 മേവിനം പീരിത ലാറേറം വീരനീ ooo നെമ്മൈ 3 ല്‍ 
ഏവിന ചെയ്തു Mag മിളൈയവന്‍ പോല വെന്‍ TL 
തേവര്‍തം പടൈകള” ചെപ്പ ചെവ്വിതെ ൯൨ 


പൂടെവപോ_നിറത്തി നക own: 


140 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


4 തദനു രണ്ടു കാതം ദുരമന്നവര്‍ പോകെ 


ശ്രവണം ചെയ്താരെന്തോ ഘോരമാരവമാരാല്‍ 
എന്തുവാനതിന്‍ മുലമെന്നതാരാഞ്ഞു രാമ- 
ചന്ദ്രനു,മപ്പോള്‍ മുനിപുംഗവനേവം ചൊന്നാൻ: 


5 *“മാനസസരസ്സിങ്കല്‍ നിന്നുമുത്ഭവിച്ചതു 
കാരണം സരയ്യവെന്നുള്ള പേരാന്നും നിത്യം 
ദേവസന്നതയായും ലസിക്കും നദി ചെന്നു 
ഗോമതീനദിയോട്ട ചേന്നീട്ടം ധ്വനിയല്ലോ”” 
അപ്പുറം ചെന്നാരവ൪ ഭവബ ഡങ്ങള്‍ പോക്കു. 


മപ്പണ്യനദീദ്വയസംഗമസ്ഥാനഃ മപ്പോള്‍ 


ആരാഞ്ഞാ൯ രാമചന്ദ്രൻ *”എന്തുവാന്‍ സുരന്മാരു- 


മാരാധിക്കുവാന്‍ തക്ക ശുദ്ധിയീ നദിക്കുണ്ടായ്‌?”” 


6 ചൊല്ലിനാൻ മുനി കഥ; ““പയജസമുത്ഭവ൯ 
നല്ലിയ ജയവീര്യസാരങ്ങള്‍ കൈക്കൊണ്ടൊരു 
മന്നവന്‍ കുശാഭിഖ്യ൯ വിളങ്ങി പണ്ടും പുത്ത- 
രന്നരപതിക്കുണ്ടായ്‌ നാലു പേര്‍ ഗുണവാന്മാര്‍. 


7 കുശനും; SOMI, ധൂത്തനും, വസുവേവ- 
മിവരില്‍ കുശന്‍ വാണു കശാംബീപുരം പുരാ 


ഇനൈയന നികഴ്‌ന്ത പിന്നര്‍ ക്കാവത മിരണ്ടു ചെന്‍റാര്‍ 
അനൈയവര്‍ കേട്‌ക വാണ്ടോ രരവംവ ന്തണുകി ത്തോന്‍റ 
രുനൈവവീ യിയാവ TYI AMU UMU YIM 
വിനൈ WA നോററു നി൯റ മേലവന്‍ വിളമ്പ ലൂററാന്‍ 


മാനശ മട്ടവി റേറാ൯റി വരുതലാറ്‌ ചരയയ വെന്‍റ 
മേ൯മുറൈ യമരര്‍ പോഠററും വീഴ്നനതി WOMI നോട്ടം 
ആനകോ മതിവ ന്തെയ്തു മരവമ തെന്ന വപ്പാറ്‌ 
പോനപിന്‍ പവങ്ക ടീര്‍ക്കും പുനിതമാ നതിഭെയ യുററാര്‍. 


od തൊഴു തിറൈഞ്ചര കൊത്ത MMM യാവ തെന്‍റു 
വരമുനീ തടേന്ന യണ്ണല്‌ വീനവുറ മലരു" വൈകും 
aloan ന്‍രളീത്ത വെന്‍റീ പ്പെരുന്തകൈ ക്കശനെയന്‍റാതും 


SHOWS കോന്‍ മനൈവി തപാ ലളിത്തവര്‍ നാല*വരാകും 


കുശന്‍കുശ MID കോതില്‌ കണത്തിനാ തുര്‍ത്തന്‍ കൊററത്തു 
തുഗൈ Gay വശ്ുുവേന്‍്റോതു മിവര്‍ പെയ മിവര്‍ക sæla“ 


https://archive.org/details/muthulakshmiacademy 


32 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


യാഗരക്ഷ 141 


രണ്ടാമന്‍ മഹോദയത്തിങ്കലും: ധര്‍മ്മാരണ്യം 
മൂന്നാമന്‍ വാണ്ുഃ ഗിരിവ്രജത്തില്‍ വസു താനും. 


8,9, LO അവരില്‍ കശനാഭമന്നനു പിറന്നല്ലോ 
മധുരാധരിമാരായ്‌ നൂറു പെണക്ക;ളവര്‍ 
വളര്‍ന്നു യുവത്വത്തെയാണ്ടൊരു നാളിലേററം 
വളരും കരതുഹലം പൂണ്ടൊരു പുഞ്ചോലയില്‍ 
ലീലാത്ഥമെല്ലാവരും മേളിക്കെ വന്നാ൯ കാമ- 
ഭലാലനായ്‌ പവമാനന്‍, ചൊല്ലിനാനവദനേവം: 
*“*ആലോലായതരമ്യലോ ചനമാരേ, ഞാനു- 
മാലസ്യമാണ്ടേനല്ലോ നിങ്ങളെക്കാണ്‍കയാലേ. 
മീനകേതനനെയ്യം ശരത്താല്‍ ഞാനോ മുററും 
ഭൂനനായ്‌ത്തീര്‍ന്നേ,നെന്നെപ്പുണര്‍ന്നുകൊണ്ടാലുമേ.”” 
കന്ന്യകമാരന്നേരം ചൊല്ലിനാ൪: ““പിതാവോടു 
ചെന്നിതു പറഞ്ഞാലും, സമ്മതം തമന്നന്നാലോ 
അങ്ങയോടൊരുമിച്ചു ചേന്നിടാം ഞങ്ങ”” ളാശാ- 
ഭംഗത്താലതിമാത്രം ക്രഭ്ധനായനിലനും 
ഒളി പുണ്ടിട്ടം വളയണിഞ്ഞ തമ്പംഗിമാ- 
ക്കാളി കെട്ടീട്ടമ്മാറു കുബ്‌ജാത്വം വരുത്തിനാ൯. 50 


കുശന്‍കവു ശാമ്പി നാപന്‍ കുളിര്‍മകോ OMA തുര്‍ത്ത൯ 
വശൈയിറന്‍ മവന മറൈറ AID കിരി വിരചം വാഴ്‌ന്താര്‍, 


8 അവര്‍കളീറ” കശനാ പറ്‌ കേ യൈയിരു പതിന്‍മരഞ്‌ ചൊല* 
തുവരീതഴ” ത്തെരിവൈ നല്ലാര്‍ തോന്‍റിനര്‍ വളരു നാളില 
ഇവര്‍ പൊഴി ററലൈക്ക ണായ ത്തെയ'തുഴി വായു auw o- 
ക്കവര്‍മന ത്തനനാ യന്ത ക്കന്നിയര്‍ തമെമ്മേ നോക്കി 


9 കൊടിത്തനി മകരങ്‌ കൊണ്ടോ൯ കുനിചിലൈ ച്ചരത്താനൊ 
വടിത്തടങ്‌ കണ്ണീരെന്നെ മണത്തിരെന്‍റു രപ്പവെന്തൈ 
അടിത്തല ത്തുരൈത്തു നീരോ ടളിത്തിടിന തു 
ഒടിമ്തനന്‍ വെരിനൈ വഴ്‌ന്താ രൊളിവടെ J 


mwa om നകന്‍റ പി 


142 


11 


12 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


വീണുപോയവര്‍ താഴെ ക്ഷീണരായ്‌; സമിരണന്‍ 
കേണുടന്‍ മറഞ്ഞപ്പോള്‍ കന്യകമാരെല്ലാരും 
ഇഴഞ്ഞു വലിഞ്ഞെത്തിത്താതനോടെല്ലാം കൊഞ്ചും 
മൊഴിയിലുണത്തിനാട രന്നേരം നരപതി 
അവരെസ്സമാശ്വാസം ചെയ്തപിന്നജ്ഞാനത്തി- 
MAD!) വന്ന ബ്രഹ്മദത്തനു ദാനം ചെയ്താന്‍. 


1 അമങ്മുനി ബിസതുല്യകോമളം കരങ്ങളെ- 
യമ്മട്ടില്‍ ഗ്രഹിക്കവേ കന്യകാജനമെല്ലാം 


Lo വിട്ടെഴുന്നേററു, കുന്നിക്കും മോദമേററു, 
കുത്സിതരൂപം വിട്ട, കൂടുതലഴകാണ്ട, | 
ഭൃവനാധീശൻ കുശനാഥനും പുത്രരില്പാ- 
ഞ്ഞുഴന്നാ,നപ്പോള്‍ പൂത്രകാമേഷ്ടിചെയ്തീടിനാന്‍. 


12 ജ്വലിക്കും യാഗാഗ്നിയില്‍ നിന്നേററം ഗതിവേഗം 
വഹിക്കും തൃരംഗമവ്രാതമൊത്തൊരു സുതന്‍ 
പിറന്നു വന്നാന്‍, ഗാഥിയെന്നല്ലോ നാമം M UW 
വളര്‍ന്നു, SOMI സ്വരല്ലോകമണയവേ 
അമ്മഹോദയമാണ്ടു മന്നനായ,ക്കാലത്തു 
തന്മകനായി ഞാനും പിറന്നേന്‍ രഘൃത്തമ! 6 


നിമീര്‍കുഴന്‍ മടവാര്‍ ത്തോററി നിറൈതവന്‍ ചൂളി നലക 
ന്തീമീരറു പ്രമ MDD” കളിത്തന ന്തീരുവ നാര. 


അവ൯മലര്‍ ടെക്കെക SIM ക്കൂനിമിര്‍ ന്തഴകു വായ*ത്താര്‍ 
പുവനമു ററുടൈയ കോവും പൃതല്‌വരി ല്ലാമൈ വേള*വീ 
തവർ കളീറ” പുരിത ലോട്ടം തകൈ Yo ത്തഴലി നാപ്പണ്‍ 
കവനവേ കത്തു രങ്ക ക്കാത്തിവ ത്തുതയ ഞ്ചെയ്‌താന്‍. 


അന്നവ POME വേന്ത നരശൊട്ട മുടിയ്യ മന്തു 
പൊന്നക രടൈന്ത പിന്നര്‍ പൃകഴ്‌മ കോ തയത്തില- വാഴും 
മന്നവ൯യകാതിക്ക1 യാനും കവൃശികീ യെന്നു മാതും 


മുന്നര്‍വ woy വന്ത മുടിയുടെ വേന്തര്‍ വേന്തന്‍ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| 
യാശരക്ഷ 148 | 
19 എനിക്കു പെങ്ങളായിക്കശികി വില്ലാലത്തു 
ജനിച്ചാ,ള ചീകന്നു പത്നിയായ്‌ വാണാളവള്‍. 
വേദജേഞാത്തമനായോരമ്മഹാന്‍ ചില കാലം 


പോകവേ തപോനിഷ്ഠ കൊണ്ടെത്തീ സത്യലോകം. 


14 കണവന്‍ സുരലോകം പുകവേ മത്സോദരി | 
വിരഹം സഹിയാതെ മാഴ്‌കിനാളടന്‍ തന്നെ 
ദിവ്യമീ നദീരൂപം പൂണ്ടു തന്‍ പ്രിയന്‍ തന്നെ j 
ദിവ്യലോകത്തേയഷ്ത്കുനുധാവനം ചെയ്തിടിനാള്‍. 
ആ മഹാതപസ്വിയുമായതു കാണ്‍കെച്ചൊന്നാന്‍: 
“ഹേ, മനസ്വിനി പോകൂ മേദിനീതലം തന്നില്‍ 
അങ്ങു നീ സ്ധ്രോതസ്വിനീരൂപമായ്‌ത്തന്നെ വാണു 
മംഗളം നല്‍കൂ ഭവസങ്കടമുള്ളോര്‍ക്കെല്ലാം.”” 

15 നാഥാജ്ഞ കൈക്കൊണ്ടെന്‍െറ സോദരി മഹനീയ- 
മായൊരീ മഹാതീത്ഥമായ്‌ ത്തന്നെ വിലസുന്നു” a 
വിശ്വാമിത്രനുമേവം ചൊന്നതു കേട്ട്‌ രാമന്‍ 
വിസ്തയസ്തബ്ലനായിക്കടന്നൂ പുണൃതീത്ഥം. 
പിന്നെയും ചെററു ദുരം ചെല്ലവേ കണ്ടാര കൊണ്ടല്‍ 
തന്നിറം പുണ്ട വനം മോഹനം പൃഷ്ട്ഠാങ്കിതം 
““ഏതൊരു വനമായ””തെന്നവര്‍ ചോദിച്ചപ്പോ 
ളാദരപൂവ്വം തപസ്സമ്പന്ന൯ ചൊന്നാനേവംഃ 88 


13 പിരുകുവിന്‍ മതലൈ യായ പെരുന്തകൈ പിതാവു മൊവ്വാ 
ഇരിശിക നെന്‍പ വറ്‌ക മെല്ലീയ ലാളൈ യീന്താന്‍ 
അരുമഒറെ യവനും ചിന്നാ ളറംപൊരു BIU മുററി 
വീരിമലര്‍ ത്തവിചോ MOM 1198)" വിഴുത്തവം. seta 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


144 


18 


17 


18, 19 


16 


17 


18 


കമ്പരാമായണം 


“പതിദേവതമാരാം മങ്കമാര്‍ മനം പോലെ 
വരിപാവനമാണിപ്പുവന, മിനിയും കേള്‍ 


വേദങ്ങള്‍ക്കതീതഥാം ശ്രീമഹാവിഷ്ണു മുന്നം 
വേണ്ടുന്ന മഹാതപം ചെയ്തതുമിങ്ങാണല്ലോ. 


വാമനാവതാരം 


(വൃത്തഭേദം) 


ഇത്രി ലോകത്തിലുള്ള വരെല്ലാരു- 
മത്തിരുനാമമല്ലോ ജപിപ്പതും. 
ആര്‍ക്കറിയുമവനുടെ മായങ്ങ- 
ഭളോര്‍ക്കിലത്ഭുതാനന്ദപ്രദങ്ങളാം. 
ആരറിയുമമലനാമദ്ദേവ- 

നോരും കാരൃമിപ്പാരിലും വാനില്പം? 
അഞ്ചിരുപതു ചെല്ലും ചതുരൃഗ- 
മഞ്ജനവര്‍ണ്ണനിങ്ങു തപം ചെയ്താന്‍. 


അക്കാലത്തു വരാഹമൂര്‍ത്തിക്കൊപ്പ- 

മുള്‍ക്കരുത്ത കലര്‍ന്ന മഹാബലി 

പാരും വാനവും പാതാളവും തപഃ 

പ്രാഭവം കൊണ്ടു തന്‍കീഴിലാക്കിനാന്‍. 108 


തജ. MI) VAMI റെറയ്‌വ ന്താന്‍പിറി തില്ലെ ൯റുന്നും 
2668296 ചിന്തൈ പോല ത്തുയതു മററും കേളായ്‌ 
എങ്കുണാ൯ മറൈക്കും തേവ രറിവിര്‍കു പിറര്‍ക്കു മെട്ടാ- 
ച്ചെടംണ്‍മാ ലിരുന്തു മേനാട* ചെയ്തവ ഞ്ചെയ്ത തന്‍റ. 


പാരി൯ പാല്‌” വീശുമ്പിന്‍ പാലും പററ പ്പടിപ്പ mond 
പേരെന്‍പാനവന്‍ ചെയ്‌മായ പ്പെരും പിണക്കൊരുങ്ക തേര്‍വാര്‍ 
ആരെ൯പാ നമല മുത്തി കരുതിയ തറീിത റേററാം 

ഈരൈമ്പാ നൂഴി ക്കാല മിരുന്തവ മിയറാ1 യിട്ടാന്‍ 
ആനവ നിങ്കുറൈ കിന്‍റവ ന്നാള*വായ* 

ഉഈനമി ഞ്ഞാല മൊടുജം മെയിററാന്‍ 

ഏന മെനു ന്തിറ൯ മാവലി യെന്‍ പാന്‍ 

വാനമും വൈയമും വെളവുതല്‌ ചെയ്താന്‍ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


= oi 145 


ഉഗ്രമാം തപസ്സാളന്ന വാനോക്ക- 
മഗ്രൃതാപസനമാക്കുമരുതാത്ത 
അദ്ധ്വരമൊന്നു പുര്‍ത്തിയാക്കീട്ടവാ- 
നങ്ങൊരുങ്ങിനാനമ്മഹാപ്രാഭവന്‍. 
യജ്ഞസാഫല്യത്തിങ്കലസന്ദിശ്ധ- 
ചിത്തനായ്‌ ബലിയന്തണന്മാര്‍ക്കായി 
ഭൂധനാദിദാനങ്ങള്‍ നടത്തുവാ- 

നാ ധരാധിപനോങ്ങിയാ വേളയില്‍, 


20 ആയതു കേട്ട വാനവരെല്ലാരും 
മായാവല്ലഭനോടൊന്നു യാചി ച്ചാര്‍: 
*“നിഷ്ഠരനാം ബലിയുടെ സാഹസം 
തീര്‍ത്തു ഞങ്ങളെ രക്ഷിക്കവേണമേ”” 


21 നീലനീരദവര്‍ണ്ണനാം വിശ്വേശ൯ 
ആലമരുന്ന വിത്തെന്ന പോലവെ 
വന്നവതാരം ചെയ്താനദിതിക്കു 
നന്ദനനായി വാമനാകാരനായ്‌. 


22 മുപ്പിരിനൂലും മുഞ്ജയുമഗ്നിയു- gs | 
മത്ഭുതാകാരനേന്തിയൊരുണ്ണിയായ്‌ 122 


19 ചെയ്‌തവൻ വ:നവ തഞ്ചെയ ലാററാ 
നെയ്‌തവഴ* വേള”വിയെ മുററിട NII 
ഐയമില്‌ ചിന്തൈയ നന്തണര്‍ OMINI" ; xe 
വൈയമും യാവും വഴ്ക വലിത്താന്‍ 


20 ആയ തറിന്തനര്‍ വാനവ omg” 
മായനൈ വന്തു വണങ്കി യിരന്താര്‍ 
തീയവന്‍ വെന്തൊഴീല* തീരെന നിന്‍റാര്‍ 
നായക നമ്മതു ചെയ നയന്താ൯ 


കാല നുനിത്തുണര്‍ കാശിപ നെന്നും 


146 


23 


24 


25 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


വേദമന്ത്രങ്ങളോതിയും വൈദിക 
വേദ്യനെത്തി മഹാബലിസത്രത്തില്‍. 


മൂന്നു ലോകമടക്കി വാഴം ബലി 

താണു കൂപ്പി സ്കതിച്ചാനിതുവിധം: 
*“അന്തണരാരുണ്ടങ്ങയെപ്പോലിത്ര 
മുന്തിയോരി,വന്‍ ധന്യനായ്‌ സ്വാഗതം,” 


അങ്ങനെ ബലിയോതവേ സവ്വജ്ഞ- 
നിങ്ങനെ ANIMI: ““നത്ഥികള്‍ക്കായ്‌ ഭവാന്‍ > 
വേണ്ടതുപോലെ നല്‍കുന്നു, MIMS- 
ത്താണ്ടവരതി പ്രാഭവമാണ്ടിടും.”” 


മോദമാണ്ടു മഹാബലി ചോദിച്ചാന്‍ 
ae , 
ഓതണമിവനെന്തിനിച്ചെയ്യേണ്ടൂ?”” 
മൂവടി മണ്ണ യാചിച്ച വാമനന്‍ 
*“ഏകിനേ””നെന്നു ചൊന്നാനസുരനും. 


ശുക്രമാമുനിയപ്പോള്‍ തടഞ്ഞുകൊ- 
ണ്ടിത്തരം രഹസ്റ്റിങ്കലരുളിനാ൯: 138 


അറ്‌പൃത നറ്‌പൃത രേയറി YMD 
ചിറ്‌പത മൊപ്പതൊര്‍ മെയ്‌ക്കൊട്ട ചെന്‍റാന്‍ 


അ൯റവ൯ വന്ത തറിന്തുല കെല്ലാം 
വെന്‍റവ൯ മുന്തി വിയന്തെതിര്‍ കൊണ്ടാന്‍ 
ചി൯റണി നന്തണ രില്ലൈ നിടറെന്തോയ" 
എ൯റണി നുയ്‌ന്തവര്‍ യാരുള രെന്‍റാന്‍ 


ആണ്ടകൈ യവ്വകൈ ഭൂറവ റിന്തോന്‍ 


വേട്‌കൈയിന്‍ മേറ്‌പട വീശി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


യാഗരക്ഷ 147 


26 “DAMI രൂപം കൈതവമോര്‍ക്കിലോ 
കൊണ്ടൽവര്‍ണ്ണനാം, വാമനനല്ലിവന്‍. 
അണ്ഡമെന്നല്ലഖണ്ഡവുമുണ്ടവ-- 
നണ്ഡജനാഥവാഹനന്‍ ലോകേശന്‍? 


27 ഓതിനാന്‍ ബലി ““യോര്‍ക്കിലിത്താഴാത്ത 
കൈയ്‌ കളെന്‍ കൈയ്ക്കു താഴെയിതുവിധം 
കാറൊളിവണ്ണന്‍ താക്ത്രിയതില്‍പരം 
കൈയ്‌വരാനെനിയ്തെന്തുണ്ടു മേന്മയും? 
അത്ഥികള്‍ ശത്രുവെന്നതു ശാസ്ത്രാത്ഥ- 
തത്ത്വവേദികള്‍ ചൊല്ലമാറില്ലല്ലോ. 


28 മുന്നില്‍ വന്നിട്ട യാചിച്ച ദാനമ- 
തൃന്നതക്കു ലഭിക്കേണ്ടതെങ്കിലോ 
ഇന്നിവനു സമാനനായത്ഥിയാ- 
യുന്നതനോക്കിലാരുണ്ടു മദ്‌ ഗുരോ? 


29 “വെള്ളി"യായതുമൂലം ഭവാനിതു 
ചൊല്ലി;യുത്‌ കൃ ഷ്ൂദാനങ്ങളേവരും 154 


26 കണ്ട നിറത്തിതു കൈതവ മൈയ 
കൊണ്ടല്‌ നിറക്കുറ ളെന്‍പതു ദൊഭ്ളേല” 
അണ്ടമു QoQ മകണ്ടമു മേനാള്‌* 
ഉണ്ടവ നാമി തുണര്‍ന്തുകൊ ABIN. 


27 നിനൈ ക്കിലൈ യെങ്മെ നിമിന്തിട വന്തു 

തനക്കീയ ലാവകൈ താഴ്‌വതു താഴ്‌വില്‌ 
കനക്കരി യാനതു കൈത്തല മെന്നിന്‍ ` 
എനക്കി തന്‍ മേനലം യാതുകൊ ലെന്‍റാന്‍ 


DAA, 


148 


30 


31 


32 


30 


31 


32 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചെയ്‌വതു ദാതാവെന്ന പേരിന്നുതാ൯ഃ 
നല്‍കും വസ്തുവതേതുണ്ടു നിസ്സാരം? 
തന്നുയിരുമിരപ്പതു നിന്ദ്യമാം 
തന്നുയിരും കൊടുപ്പതു പുണ്യമാം. 


ചത്തവരല്ലാ ചത്തവര്‍, കൈനീട്ടി- 
യത്ഥനം ചെയ്ത ജീവിപ്പചരല്ലോ, 
ചത്തവരെല്ലാം ചത്തവരെങ്കില്യം 
ചത്തവരല്ലാ ദാതാക്കളെങ്കിലോ. 


ശത്രുത ചെയ്‌വോരല്ലല്ലോ ശത്രക്ക- 
BO ദാനം മുടക്കുവോര തന്നെയാം: 
തങ്ങളെ മാത്രമല്ല കൊടുപ്പോരെ- 
ത്തമ്മെയും കെടുത്തീടുന്നിതക്കൂട്ടര്‍. 
ആയതിനാല്‍ കൊട മുടക്കുന്നതേ- 


ANIBO പാതകമെന്തണ്ടിപ്പാരിങ്ക൭* 
Qa 


തത്ത്വസാരപ്രകാരം തന്‍ കയ്യിലെ 
സ്വത്തശേഷം കൊടുത്തു പുകഴാണ്ടു 
പുണ്യം നേടാന്‍ മൃതിരുന്നവരുടെ- 
യുള്ളിലെ വൈരി ലോഭമതൊന്നുതാന്‍. 


എള്ളൂവ വെന്‍ചില വിന്നയി രേനും 
കൊളളൂത റീതു കൊട്ടപ്പതു mova” 


മായ്‌ന്തവര്‍ മായ്‌ന്തവ രല്പര്‍കണ്‍ മായാതു 
ഏന്തിയ കൈക്കൊ ടിരന്തവ രെന്തായ" 
വീന്തവ രെന്‍പവര്‍ വീന്തവ രേനും 
ഈന്തവ രല്ല തിരുന്തവര്‍ യാരേ 


അട്ടപ്പ വരും പഴി ചെയ്‌ഞ്ഞരു മല്ലര്‍ 
കൊട്ടപ്രവന്‍ മുന്‍പു കൊടേലെന mimg 
തട്ടപ്പുവ രേപകൈ Maazay മന്നാര്‍ 
കൊട്ടപ്പവ രന്നതൊര്‍ കേടിലൈ യെന്‍റാന്‍ 


കട്ടരൈ യിഠറമ കൈത്തുളപോഴ്‌തേ 
ഇട്ടിശൈ കൊണ്ടുറ നെയ്ത AWEDA 


https://archive.org/details/muthulakshmiacademy 


കമ്പരാമായണം 


172 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


WIN AM - 149 


നാമതു വെടിയേണ്ടതാം ദോഷമെ- 
ന്നാവതും വിജ്ഞരോതുന്നു നിത്യവും. 


(വൃത്തഭേദം) 


38 എടുത്തൊരുവന്നു കൊടുപ്പതിന്‍ മുന്നേ 
തടുപ്പതു ഭവാനഴകുതന്നെയോ? 
കൊട്ടപ്പതു തടഞ്ഞിട്ടം ഭവാനുണ്മാ- 
നുടുപ്പാനില്ലാതായ്‌ വിടുന്നു ഞങ്ങളെ” 


(വൃത്തഭേദം) 


34 ഇങ്ങനെയെല്ലാം ചൊല്ലി- 

ത്ത൯ശുരു മഹാക്രൃ൪- 
നെന്നേവം നിണ്ണയിച്ചു 

തദ്വാക്യം നിരസിച്ചു 
അങ്ങളുന്നെട്ടത്താലും 

മൂന്നടി aap mS- - 
നമ്മഹാവദാന്യന്‍െറ " _ 

വാക്കുകള്‍ കേൾക്കേ ശില്ലം 
ധാമനന്‍ വികൃതാംഗന്‍ ae 

നീട്ടിനാ൯ ദാനോദകം | 


വാങ്ങുവാന്‍ കുറുതായ 
തന്‍കൈകള്‍ ശങ്കാഹീനംം 


184 


ഉട്ടെറു വെമ്പകൈ യാവതു ലോപം റ 
വിട്ടിട ലെന്‍റു വിലക്കിനര്‍ താമേ , 


33 എടുത്തൊരു വ്യക്കൊരുല കപ്തനിന്‍ മുന്ത 
തട്ടപ്പതു നിനക്കഴകി തോ തകവില്‌ വെള്ള 
കൊട്ടപ്പതു വിലക്കു കൊടി ദയായുനതു 240 
ഉട്ടപ്പതുവു groupe മദി angan 


മുടീയ വി മ്മൊഴീഒ മെ: 
രത്ത്ചൊ 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


150 കമ്പരാമായണം 


35 ശുദ്ധമാം ജലം കൈയില്‍ 
തൊട്ടൊരു മാത്രസ്ത്രാക്കു_ 
മെത്രയും നിന്ദ്യനായി 
ത്തോന്നിയ മാണവകന്‍ 
അത്ഭുതാദരപൂര്‍വ്വ- 
മേവരും കാണ്‍കെ, പ്രാജ്ഞ- 
ലബ്‌ ധമാം സഹായം പോ_ 
AJWA വാനത്തോളം. 


36 നിന്ന കാലടി മന്നി- 
ലെല്ലാമേ പരന്നിതു; 
മന്നിടം ചെറുതല്ലേ, 
യങ്ങൊട്ടുമൊതുങ്ങീലാ. 
തന്നൊടു തുല്യം നിന്ന 
വാനകം മുഴുവനും 
തന്നിലേയൊതുക്കിയും 
വാനവലോകത്തേയും 
കടന്ന മറേറപ്പാദ- 
Dgo ചെല്ലാനേതു- 
മിടമേ കിട്ടാഞ്ഞിട്ടു 
പിന്‍വാങ്ങി മടക്കിനാന്‍. 


37 ഉലകമെല്ലാമേവം 


രണ്ടടി ക്കുള്ളിലാക്കി 
നിലമില്ലാതെ വന്നു 


പിന്നെയുമടിവെയ്ക്കാന്‍ 196 


35 Aw തരു നറുംപുനല്‌ കൈയി ററീണ്ടലും 
പയന്തവര്‍ കളുമികഴ്‌* SOF പാത്തെതിര്‍ 
വീയന്തവര്‍ വെരുക്കൊള വിതുമ്പി നോങ്കീനാന്‍ 
ഉയര്‍ന്തവര്‍ ക്കുതവിയ വ൮ുതവീ യൊപ്പവേ 


36 Mime താല്‍ മടഞ്ഞുലാ നീരപ്പി Vyoo 
aada പാ വിററിലൈ ചിറിതു പാരെനം 
SMO വാ നകമെലാ മമാട്ടക്കി YID 
വെന്‍റ താണ്‍ മീണ്ടതു വെളിപെ റാമൈയേ 


37 ഉലകെലാ മുള്ളടി യാക്കി യോരടിക്കു 
അലകിലാ തവ്വടി ക്ക൯പ൯ മെയ്യതാം 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


യാഗരക്ഷ it 


38 


39 


38 


ഇലകള്‍ ചേരും നല്ല 
തുളസീ മലര്‍ മാല്യം 
തലയില്‍ ചുടുന്നോനേ,- 
യന്‍പെഴുമസുരനെറ 
ഉടലില്‍ തന്നെ മൂന്നാ. 
മടിയ്യമുന്നീ, പാര്‍ക്കി. 
ലൂടയോന്‍ തന്‍െറയുട- 
ലെത്രയും ചെറുതല്ലോ! 


പാകാരിക്കുപകാര-- 
മാകാമെന്നോത്തു WA- 
ലോകവും മരതക 
മേചകവണ്ണ൯ നല്ലി. 
ലോകത്തെയളന്ന H- 
പ്പാദങ്ങൾ പത്മാലയാ 
പാകത്തില്‍ത്തലോടവേ, 
പാടലപ്രഭമാകെ, 
പാലാഴിതന്നില്‍ ഫണി- 
തല്ലത്തില്‍ ത്രിവിഷ്ടപ- 
പാലനശിലന്‍ ലീലാ- 
ലോല്പപ൯ പള്ളി കൊണ്ടാ൯. 
കമ്മബന്ധത്തെപ്പോക്കും 
ശര്‍മ്മദ, കടന്നീട്ടം 


ജന്മസാഗരമാരു- 
മീവനം കണ്ടെന്നാകില്‍ം 


ഇലൈകലാ൯ തുഴായ്‌മുടി യേക നായകന്‍ 
ചലൈകലാന്‍ തോളിനായ്‌ ചിറിയ൯ ചാലവേ 
golv 
0310101600 പ്യാര്‍കടറ്‌ പള്ള്‌ 
കൂരീയവ നു ല sa 
തിരുമകഠം കരന്തൊഃ ച്ചി 


A 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


‘152 കമ്പരാമര്‍യണ്‌ം 


വൈദികയജ്ഞം ചെയ്യ- 
മെനിക്കു വസിപ്പാനി- 


ന്നീദിഡ്യദേശം പോലെ ` 
മറെറാന്നുമില്ലാ പാരില്‍. 


യാഗരക്ഷ 
40 ഇനി ഞാനാരംഭിക്കാം 
യാഗ""മെന്നോതി വേഗം 
i മുനിയും ajayanel- 
| സങ്കലം വനം പൂകി 
വേണ്ടുന്ന സംഭാരങ്ങള്‍ 


— e 


കൊണ്ടിട്ടു മാരോപമ- 
സുന്ദരന്മാരെക്കാവല്‍ 
നിത്തിനാന്‍ യാഗം'ചെയ്‌ വാന്‍. 


41 വിണ്ണവക്കാരോ താര- 

മഞ്ചെണ്ണം നല്ലീ മുന്ന 

മെണ്ണിടാനരുതാത്ത റ 
മഹത്വം ചേന്നീടുന്നോന്‍ 

അമ്മുനി ചെയ്യും യാഗം i 
കാത്തുരക്ഷിച്ചാരവര്‍ം 

കണ്ണിനെയിമപോലെ 
മന്നവകുമാരന്മാര്‍ം 


SUOMA മുറൈമൈയാല്‌ വേളവി മുററുവേറ* 


കു 
_ ഈതലാ തില്ലൈവേ റിരുക്കറ്‌ പാലതേ 


Jo പട്ചവത്തു നെറിയി നെയ്‌തിപ്പില്‍ _ - 


വി മേവീനാ൯ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കാത്തു ചുററീട്ടം യുവ- 
വീരന്മാരിരുവരിത്‌ 
മൂത്തവന്‍ മുററുമുണ- 
വ്യൃററതാം മുനിയോടായ്‌ 
““നിതൃകല്യാണഗുണ- 
സദ്‌ മമേ Bayon- 
രെത്തുവതെപ്പോ””ഴെന്നു 
ചോദിച്ചാന്‍ ജിജ്ഞാസുവായ്‌ം 


43 മുനിയോ മൌനം പൂണ്ടാന്‍, 


44 തൊട്ുടത്താര്‍ OMD- : = EEE 


42 


43 


മാനിയാ വില്ലാളിയോ 
തൊഴുതു വാങ്ങിപ്പിന്നെ 

മാനത്തു കണ്ണോടിക്കെ 
ചീത്ത കാര്‍മേഘാവലി 

പോലവേ വാനിതത്തിങ്ങി- . 
യാത്തിടിനാദം ചെയ്ത 


 രാത്രിചാരികളച്ചം. . = 238 


ളെറിഞ്ഞാര്‍ വേലും കല്ലും 
പൊഴിച്ചാര്‍ നീരും തിയും, 
ചാണ്ടിനാര്‍ വെണ്‍മഴ്ചക്കള്‍ം 


കാത്തനര്‍ തിരികിന്‍റ കാളൈ വീരരില്‌ 

മൂത്തവന്‍ മുഴുതുണര്‍ മുനിയെ മുന്നി നീ 
തീ ത്തൊഴി ലിയററുവ രെന്റ തീയവര്‍ 
ഏത്തരും കണത്തിനായ്‌ വതവതെ adodo k; 
വാര്‍ത്തേമാ രുരൈത്തില൯.മുനി D Be 
പ്പോര്‍ത്തൊഴിര്‍ കുമരനും തൊഴുതു പോന്മപ 
പാര്‍ത്തനന്‍ വിശ്തുമ്പിടനെ പ്പരുവ & 
ആര്‍ത്തന നീടിത്തന im. « 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| 154 കമ്പരാമായണം 


പ്പറിച്ചു വീശി ക്കൊണ്ടാര്‍, 
ഗച്വിതരേവം പല 
മായങ്ങളനുഷ്ടഠി ച്ചാ൪. 


പവ്വതനിരകളെ- 
[| 


45 മാസരൂഷിതമാകു- 
മായയധജാലം കാല- 
വഷം പോല്‍ മറച്ചിത- 
ക്കാനനഭാഗം സവ്വം. 
മത്സ്യസങ്കിണ്ണാണ്ണു൨ം 


രാക്ഷസസൈന്യം ചുററി | 


മാനത്തെ മറയ്ക്കും പോല്‍ 
i വളഞ്ഞു നിന്നു മേലെ. 


46 വാദ്യങ്ങള്‍ താക്കി, o- 
മാരികള്‍ രതൂകിംയൊളി- 
| RS വാളുകൾ വീശി, പ്പേത്തും 
Te ' ഘോരമായലറിയും 
Mare - വാനില്‍ നിന്നെതിരിട്ട- 

മപ്പട കല്ലാന്തത്തില്‍ 
വാച്ചിടുമതുല്യമാം 


മേഘനിരഘോഷം പോലായ്‌! 


വൈതനര്‍ തെഴിത്തനര്‍ മുഴുക്കൊ ണ്ടോച്ചിനര്‍ 


ചെയ്‌തന രൊ൯റല തീയ മായമേ. 


നനക പടൈക്കല മുരത്ത വീശിന 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


യാഗരക്ഷ 155 


47 ദഷ്ലേങ്ങള്‍ കാട്ടി agy 
കടിച്ചും ചെമ്പന്‍മുടി- 
യംസാന്തം ചിന്നിക്കണ്ണില്‍- 
ത്തീപ്പൊരി ചിതറിയും 
വന്നിട്ടമരക്കരെ- 
ക്കാണ്‍കവേ “വിശ്വാമിത്രൻ 
ചൊന്നവരിവ''രെന്നു 
ചൊല്ലിനാൻ ശ്രീരാമനും. 


48 ലക്ഷണനതുകേട്ട 
കണ്‍കളില്‍ കനല്‍മുററി- 
ത്തല്‍ക്ഷണം വിണ്ണിങ്കലും 
വില്ലിലും കണ്ണോടിച്ചു 
“ഇക്ഷണമിവരുടെ- 
QS ഞാന്‍ തുണ്ടാക്കുവ””- 


നിങ്ങനെ ATIPO- 
ചെയ്ത തയ്യാറായ നിന്നാ൯. - 


48 രാക്ഷസരക്തം ഹോമ- 
കണ്ഡത്തില്‍ പതിക്കായ്‌വാന്‍ 


ശിക്ഷയിലണ്ണോജാക്ഷന്‍ 


നിര്‍മ്മിച്ചു ശരകൂടം. 158 


47 കവരുടൈ യെയിററിനര്‍ കടിത്ത വായിനര്‍ 
തുവര്‍നിറ പ്ൃങ്കിയര്‍ ചുഴല്‌ക ട്ടീയിനര്‍ 
പവന്‍ ചടൈ യന്തണന്‍ പണിത്ത തീയവര്‍ 
ഇവരെന വിലക്കുവര്‍ കിരാമന്‍ കാട്ടിനാ൯. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| 156 കമ്പരാമായണം 


. 50 നഞ്ചുവന്നുയരവേ 
നടുങ്ങിപ്പണ്ടു ദേവ- 
സഞ്ചയം മതി ചുടും 
ചെഞ്ചിടയോനെപ്പോലെ 


വഞ്ചകരരക്കരെ- 
പ്പേടിച്ചു തപോധന- 
രഞ്ജനവണ്ണന്‍ തന്നെ- 
യഭയം പ്രാപിച്ചല്ലോ. 


51 “പോരുമേ ഭിീതി'യെന്നു | 
ചൊല്ലിന രാമന്‍ കര. | 

| താരിങ്കല്‍ ചിലയേന്തി- 

| ക്കാതോളം വലിച്ചതാം 

| ദിവ്യമാം ഞാണിലമ്പു- 


തൊടുത്തു -രക്താണ്ണവ- 
ta മൂവ്വിയിലളവാക്കി- - 
| ne ത്ത്ലകള്‍ കൊയ്തകൂട്ടി. .... 
1. 


we 52 താര്‍മകള്‍ കാന്തന്‍ നിജ- DATE cee = 
) ഭിവ്യാസ്ത്രത്താലേ, പിന്നെ- 

ത്താടക പെററുണ്ടായ 

വിരരിലൊരുവനെ 


50 mams വെഴുതലു നടുങ്കി നാണ്മതി_ 
ചെഞ്ചടൈ ക്കടവൃളെ WASSYe തേവര്‍പോല" 
വഞ്ചനൈ യരക്കരൈ വെരുവി മാതവര്‍ - - 
അഞ്ചന വണ്ണനതിന്‍ നപയംയാ മെന്‍റാര്‍. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


യാഗരക്ഷ t57 


സിസ്ധുവിലൊളിപ്പിച്ചു, 
രണ്ടാമന്‍ സുബാഹുവെ- 

യന്തകപുരി ചേത്താന്‍; 
ഓടിനാര്‍ മററുള്ളവര്‍. 


53 പിണച്ചു പുമാലക- 
ളണിഞ്ഞ ദേവന്‍ ശരം 


പൊഴിച്ചു നിറച്ചിതു 
വാനത്തെ; മററുള്ളവര്‍ 

“പിണത്തിന്‍ മേലേയിവ൪ 
നടന്നു വന്നു നമ്മെ 


ിടിക്കു' മെന്നോതിക്കൊ- 
ണ്ടോടിനാരോരോരുത്തര്‍. 


45 തുടര്‍ന്നു മിന്നല്‍പ്പ്പിണ- 
രെന്നപോല്‍ ബാണാവലി. 


നിരന്നു കബന്ധങ്ങള്‍ 
നര്‍ത്തനമാടിതെങ്ങും, 


ഉയര്‍ന്നു രാമദേവ- 
സ്തോത്രങ്ങള്‍ പിശാചോക്തംം 


പരന്നു വാനില്‍പ്പന്ത- 
ലെന്നപോല്‍ കഴുകുകള്‍, 


പിളര്‍ന്ന വാനോര്‍ തൂകും 
j പൂക്കളപ്പന്തല്‍പ്പുര, 


വെരുവരി നൊരുവനൈ ക്കടലി misom 
ഒരുവനൈ DADAM പൂരത്തീ Mw ongoa 


CC-0. 


158 


55 


56 


57 


55 


56 


57 


In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


DIBO വാനോര്‍ താക്കും 

മുന്ദൂഭിസ്തനിതങ്ങള്‍ം 
ഇന്ദ്രാദിവ്വന്ദാരക- 

വൃന്ദങ്ങള്‍ ദിവി തിങ്ങി 
സുന്ദരനാകും രാമ- 

ചന്ദ്രനെ AYO! ചെയ്താര്‍. 


പുണ്യവാന്മാരാം തപ- 

സ്മ്പന്നരാശീര്‍വാദ- 
വണ്ണസുനങ്ങള്‍കൊണ്ടു 

പുജിച്ചു വഴിപോലെ. 
മുനിയുമപ്പോള്‍ ക്രതു 

QOGalIM നിറവേററി- 
യിനിയ വചസ്സുക- 

ളോതിനാന്‍ സന്തുഷ്ടനായ്‌. 


““ഭാഗ്ൃയമീയുള്േളോനിയ- 
ന്നെന്നതല്ലാതെയതി- 
ശ്ലാഘൃമിക്കൃത്യം ഭവാ- 
നെന്നതു ഗണിപ്പില. 
ഭവനം സൃഷ്ടിചെയ്തി_ 
ടൂഖീലമുള്ളിലാക്കി_ 
യവനം ചെയ്യുന്നോനി- 
സ്വനം സാരം താനോ?” 


പന്തരൈ ക്കിഴിത്തതു പരന്ത പൂമഴ 
അന്തര തുന്തുമി യലൈയി നാര്‍ത്തന 
ഇന്തീരന്‍ മുതലീയ വമര രീണ്ടിനാര്‍ 
ajmo വില്ലിയൈ ത്തൊഴുതു UIP INIS 


പുനിത മാതവ രാശിയി൯ പൂമഴൈ പൊഴിന്താര്‍ 
അനൈയ കാനത്തു മരങ്കള മലര്‍മഗൈ ചൊരിന്ത 

മുനീയു മവ്വഴീ വേള്വിയൈെ മുറൈമൈയി൯ മുററീ 
ഇനിയ ചിന്തൈയ നീരാമനു ക്കിനൈയന വിശൈത്താന്‍ 


പാക്കി യമ്മെന മ്ഭളതെന നിനൈവുറും പാന്യൈ 
പോക്കി നിറ്‌കിതു പൊരുളെന വുണര്‍ങ്കിലെന്‍ 
ആക്കി മററവൈ യകിലമു മണീവയി ററടക്കി_ 

ക MISTIS മലളുവികാ ത്തനെയൈനും കരുത്തേ 


ajaimo 


https://archive.org/details/muthulakshmiacademy 


290 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


യാഗരക്ഷ 159 


58 ഇങ്ങനെ മുനി ചൊല്ലെ- 
ക്കുന്നുപോല്‍ ഗുണഗണം 
തിങ്ങിന രാമന്‍, യതി- 
പുജിത, നേവം ചൊന്നാ൯: 
““ഇന്നിനിയിഞാന്‍ ചെയ്‌ ക 
വേണ്ടുന്നതെന്തെന്നതു 


നന്ദിയോടാജ്ഞാപിക്ക- 
വേണമേ തപോനിധേ”' 


59 ആയതു കേട്ടു വിശ്വാ- 
മിത്രനുമുരചെയ്താ- 
“നാര്യനാം ഭവാനേതു- 
കാര്യവും സുകരമാം. 
എങ്കില്ലും മഹത്തായ 
കൃത്യങ്ങൾ പലതുണ്ടു 
മംഗല്യതരം ചെയ്‌വാ;- 
നായവ ചൊല്ലാം പിന്നെ. 
വിരിഞ്ഞ പുഴകളം 
തെളിഞ്ഞ നിലങ്ങളും 
വളഞ്ഞ മിഥിലാഖ്യ- 
പൂുരിയില്‍പ്പുകാമിപ്പോള്‍. nil 
അന്നാട്ട മന്നന്‍ ചെയ്യും TA 
യാഗവും ചെന്നു കാണാ- 


മിന്നിനി പ്റപ്പെടാ””- 
മെന്നോതി വിശ്വാമിത്രന്‍. 


| awm വിശൈത്താന്‍ 


തു പിന 


പുരിയും വേരാവിയും 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹല്യാമോക്ഷം 


| 1 ഉലയും മാമണിയാരം ചേന്നി- 
+ | ടുകിലണി പുളിനമതാം 
| മുലയു,മിളം പുങ്കൊടിയാമിടയു- 
മിണങ്ങി വിളങ്ങീട്ടം 
അലയാം മേഖലയാന്നും പൂുതുമല- 
രണിയും കരിമണലായ്‌ 
വിലസിന കൂന്തല്‍ം ചുഴന്നിട്ടം മല 
ന യായ ചിലമ്പോടും 
ലലനാമണി പോലങ്ങു ലസിക്കും 
ശോണാനദി ചേര്‍നആു 
കുലചില കൈയ്യിലെടുത്ത കുമാരകര്‍ 
മുനിയോടൊത്തുടനേ. 


2 അന്നേരത്തരുണന്‍ Mad കണ്ണിന്‍ 

നോക്കിന്നകലത്തായ്‌ 

മിന്നും കുതിരകള്‍ പൂട്ടിയ തേരോ 
ടൊത്തക്കതിരോനും 

പിന്നെയുദിക്കും പൊഴ്ചതില്‍ ളി) 
വന്നീടാനായോ 

pos തന്നിലെഴും ചൂടാകെക്കടലില്‍- é 

ക്കഴുകനായ്‌ച്ചെന്നാന്‍. 102 


അകലികൈപ്പടലം 


ത്തോടകിലനൈ പുളിനം 
ഒ poe, ബ്ല poses 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹല്യാമോക്ഷം s 161 


3 തെളിമ കലന്ന തടാകങ്ങളില്‍ നീള്‍- 

നാളം ചേന്നീട്ടം 

നളിനമനോഹരദേവാലയനിര- 
യിതളാം നട മൂടി 

കളിയില്‍ക്കരതുകമാണ്ടീട്ടന്നോ- 
രളിനിര Man, E10 

നളിനി വെടിഞ്ഞിണയോടേ വാഴ്ചം 
വനതലമവരെത്തി. 


4 വനതലമതുലമതേതെന്നപ്പോ- 

ളാരാഞ്ഞു രാമന്‍; 

വിനകളറും തപമേറെറാരു മുനിയും 
ചൊന്നാനീവണ്ണം: 

“പണ്ടൊരു കാലം കാശ്ൃപമഹിഷീ 
മക്കള്‍ പിറക്കാനായ്‌ 

നീണ്ടൊരു താപസവ്വത്തി തുടര്‍ന്നാഃ- 
ളായതുമിങ്ങല്ലോ. 


5 അണ്ഡകടാഹാതിതം ശ്രീ വൈ- 
കുണ്ഠം, മല്‍പതിയാം 
കൊണ്ടൽക്കാറൊളിവണ്ണന്‍ വാഴ്ചം 
ശാശ്വതപദമെത്തി 20 


ന്തന ളിവണെന വ വലിത്താന്‍. 


+ തബ ലേ തത ൭൫൭ യാ 
easel’ നീള്പത തയ്‌തിയോര്‍ വ 


162 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


തണ്ടാര്‍മകളെ CMO ചെയ്താ- 
ളൊരു വിദ്യാധരിയും 

വണ്ടുകളുണയുംമാറൊരു മാല്യം 
നല്ലീ ശ്രീദേവി. 


ആ മലര്‍മാല്യം വീണത്തണ്ടി_ 
ലന്‍പൊടു കെട്ടിക്കൊ- 
ണ്ടാമധുരാംഗി വിധാതൃപൂരിക്കാ_ 

യഴകൊട്ട പോകുമ്പോള്‍ 


എതിരേ വന്നാന്‍ ദുര്‍വാസാവു; 
“മിവളെന്‍ ദേവിക്കായ്‌ 

ശ്രുതിമധുരം olge വിദ്യാ- 
ധരി” യെനോത്തു മുനി 

പദതളിര്‍ കൂപ്പിപ്പലവുരു നുതിചെ- 
PZC ചൊന്നാള- 

പ്പരഭൂുതമൊഴിയാള്‍ പാരം മാനസ- 
തോഷം വുണ്ടേവം:. 


**ഉലകം മുഴുവന്‍ തോററിപ്പോററി- 
യഴിക്കും ദേവന്‍ mad 
വിലസിന മാ൪വിലെഴ്ചന്നരുളം മലര്‍ 
മങ്കസ്ണണിയായി 
പുരികുഴലിങ്കൽ വിളങ്ങിന മഞ്ജുള- 
മാല്ൃമിതങ്ങസ്ക്റായ്‌ 
പരിചൊടു ഞാനിത നല്ലീട്ടന്നേന്‍, 
കൈയ്തൊണ്ടിടേണം”: 


ചുണ്ട രീകമെന്‍ പതത്തിയൈ പ്ലക്‌” ന്തനള* പുക 
വണ്ട റാമതു മാലൈ കൈ ക്കൊട്ടത്തനണ്‍ മകിഴ്‌ന്ത 


അന്ന മാലൈയൈ യാഴീഭെട പ്വീണത്തയ നുലകം 
കന്നി മീടലും കശട്ടറു മുനിയെതിര്‍ കാണാ 
എന്നെ യാളുടൈയ നായകീ ക്കിശൈയെട്ട 


പ്രവളെ ൯റു 
അന്നന്‍ താളിണൈ വണങ്കിനി നേറത്തലു, 


മനൈയാന്‍ 
ഉലകം യാവൈയും പടൈ ത്തളി ത്തുണ്ടുമി ഴൊരുവന്‍ 
ഇലകു മാര്‍പക ത്തീരു ന്തുയീര്‍ യാവൈയ്യ AIO 
തിലക വാണുതല്‌ ചെന്നീയീറ* ചൂടിയ തെരിയല* 
അലകിന്‍ മാമുനി ചെറുകെന വളിത്തന ളളിയാല* 


https://archive.org/details/muthulakshmiacademy 


32 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അആഘമ്ാമോക്ഷ 163° 


8 തന്തിരുവടി തിരുമുടിയില്‍ ചൂടിയ : 
മാല്യം നേടാനായ്‌ 
എന്തൊരു പുണ്യാം ചെയ്‌ തൂതാനെ_. 
ന്നോത്താ മുനിവരനും 


സന്തോഷത്തൊട്ട നത്തനകലവിക്‌ 
ളാടി, ശീഷത്തില്‍ 

ബന്ധുരമാം മലര്‍മാല്യം ചൂടീ, 
വൂകീ സ്വര്‍ല്ലോകം. j 


9 ചെന്താമരകളൊരായിരമുടലില്‍- 


= 
ച്ചന്തമൊടേ ചേത്തും 
ചെങ്കതിരോന്‍ കിരണങ്ങളണിഞ്ഞും 


വിലസിന മെയ്യോടേ 


പെയ്യും മഴമുകിലഴകിയ വെള്ളി 
ക്കുന്നിന്മേലേറി 

മിന്നും പോലൈരാവതമസ്തക- 
മേറീ സുരനാഥന്‍. 


10 ചുതായുധതുണീരം വെല്ലം 
ജംഘയില്‍ മിന്നീട്ടം 
നൂപൃരജാലം ത്ധംത്ധല്‍കാരം 
മധുരമുതിത്തിടവേ 


"e 


8 തെയ്‌വ നായകി ചെന്നിയിര്‍ ചൂട 


താമര 


മ പോന്‍റാളിരും 


ത 49810010 മേല്‌ വ? 


10൭ അരന്പൈ മേനകൈ തിലോത്തമൈ 


=~ p 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


164 


11 


12 


കമ്പരാമായണം 


മധുരിമകൊണ്ടു കരിമ്പി൯ നീരിനു 
കയ്‌പു കലത്തിട്ടം 

മധുമൊഴി കൊഞ്ചി *“പ്പധനിസ""പാടി- 
പ്പലപല താളത്തില്‍ 

ഉര്‍വ്വശി മേനക രംഭ തിലോത്തമ- 
മാരവരാടി മൃദാഃ 

സവ്വരുമവിടെത്തെരുവുകൾ തിക്കി- 
ത്തിങ്ങി നിറഞ്ഞല്ലോ. 


നീലക്കുന്നിന്നണിയായ്‌ മിന്നും 
ന്‌ലാവി൯ OODD പോല്‍ 

ചേലൊക്കുംപടി വെഞ്ചാമരനിര 
തത്തിച്ചാഞ്ചാടി. 

പാലൊളി തൂകും പാര്‍വ്വണചന്ദ്രന്‍ 
പൊന്തിയ ചന്തത്തില്‍ 

മേലേ ചെന്നു നിവന്നു വിളങ്ങീ 
വെണ്‍കൊററക്കുടയും. 


പൊങ്ങും ഭേരീനാദം ശംഖ- 
ദ്ധവനിയുമിലത്താളം 

തങ്ങിയെഴുന്നൊരു CASALI 
മംഗലഗീതത്തെ. 


ക്കരുമ്പൈ യുഞ്ചുവൈ കൈപ്പിത്ത കതലൈയര്‍ go 


11 


12 


നറരമ്പ്യ പാടലോ ടാടിനര്‍ വീതിക ണെരുങ്ക. 


നീല മാല്‌വരെ തവഴ്‌തരു നിറൈനിലാ ക്കറൈറ 


പോല വേയിരു പുടൈയിനും ചാമരൈ വുരള- 
ക്കോല AAD കുറൈവറ നീറൈന്തൊള1 കലാവ 


മേലി വര്‍ന്നെന വെള്ളീയ ന്തനിക്കുടൈ വീളങ്ക 


Drm പേരിയും കുറട്ടൊട്ട പാണ്ടിലും amo 
HE കമ്പലൈ മങ്കല കീതത്തെ മറൈപ്പ i 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹല്യാമോക്ഷം 185 


ആഴിയിരമ്പും പോലേ നാന്മറ- 
യോത്തിന്നൊലികള്‍ കിളര്‍- 

നആഴിയെ മൂടി; യുത്സവമിതുൃക- 
ണ്ടാമുനി മോദിച്ച. 


13 മാമുനിവരനാമാല്യം വാസവ- 
നേകീ, നീട്ടിയതാം 
മത്തഗജാങ്കശപുച്ഛം കൊണ്ടതു 
വാങ്ങി വാനേശന്‍ 
ഹസ്തിവരന്നുടെ മസ്തകസീമനി 
ചേക്കെം സ്റ്റാലസമം 


പ 


ഹസ്തം കൊണ്ടതെടുത്തു ചവിട്ടി 
ത്തേച്ചു ദന്തിന്ദ്രന്‍. | 


14 ആയതു കണ്ടാമുനിയുടെ മിഴിവഴി 
ചിതറും തിപ്പൊരിയാ- 
ലണ്ഡകടാഹം വെണ്ണിറാമെ- $ 
ന്നോത്താ വിണ്ണവരോ 
ഇണ്ടലൊടേ പോയ്‌ മാറീ, തേജോ- 
ദ്വയവും മങ്ങിപ്പോയ്‌, 


വിണ്ടലമാകെയിരുണ്ടം, സം്ര2- 
മാണ്ട, ലോകങ്ങള്‍. 


മുഴ നാന്മറൈ മൂരിനറര്‍ മുഴക്കെന വുലകൈ 
aiga മാവരും വീഴാവണി കണ്ടുളം വീയന്താന്‍ 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


166 


15 


16 


17 


bade 


15 


16 


17 


11 0I0IO ero 


ഉച്ല ാസത്തില്‍ ധൂമം ചിതറീ, 
മുപ്പുരവൈരികണ- 
ക്കജ്ജ്വലഹാസം ചിന്തീ, ഭ്രകടികള്‍ 
പൊന്തീ ഫാലത്തില്‍ം 
അഗ്നിജ്വാലകള്‍ ചിന്നും മിഴിയോ- 
ടശനി നടുങ്ങുമ്മാ- 
റത്രസ്ത്രേറേക്കോപത്തോടെ 
ചൊല്ലീ മുനിയേവം;- 
““ശതമഖ! ശൃണു മമ വാക്യം, ഞാനിതു 
നേടിയ്യത്തമമാം 
വ്രതനിയമാദികളാലൊരു വിദ്യാ- 
ധരിയില്‍ നിന്നിന്നാള്‍. 


പഞ്ചമഹാഭ്ൂതങ്ങള്‍ക്കധിപ൯ 
ഭൂമീവല്ലഭനാം 
കഞ്ജദളായതനേത്രൻ വേദാ- 
wom വനമാലീ 
അത്തിരുവടിയുടെ തിരുമാറിങ്കല്‍ 
വിളങ്ങും ശ്രീദേവി- 
ക്കുത്തമമാമവതംസം പാത്താ- 
ലിത്തിരുമാല്യം കേള്‍. 


ഇന്നിതു തന്നേന്‍ നിന്നുടെയുത്സവ_ 
ഘോഷവിശേഷം ക 

ഒട്ടന്നതതോഷത്തോടേ നീയതു 
നിന്ദന ചെയ്തല്ലോ. 


പൂകൈയെ FWN വുയിര്‍തൊറു aawa 
നകൈയെ ഴുന്തന നിവന്തന പരുവ നന്നുതലിര്‍ 
ചികൈയെ ഴഞ്ചുടര്‍ വിഴിയിന നശനിയും തികൈ 
മികൈയെ Ymg ശതമക കേളെന വെകുണ്ടാന്‍ 


പൂത നായകന്‍ പുവിമക mivan പൊ 
CUD നായകന്‍ മാര്‍പക ത്തിനിതു വീററീരുക്കും 


ആയീ നായകി വിരപ്പറു തെരിയല്‌കൊ ണണൈന്ത 


മാത രാഠംവയിന്‍ പെററനന്‍ മുയന്‍റമാ ouma 


QHQ നീന്‍പെരും ചെവ്വിക ണ്ടുവകൈയി നീന്ത - _ 
amo ലജന്താജെട 'യികഴ്‌ന്തനൈ mmn gas നീ തീയും 


https://archive.org/details/muthulakshmiacademy 


വില 


പൊടി ത്തവനീന്‍ 


A ae, 


74 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹല്യാമോക്ഷം 


തവ നവനിധികളുമൊന്നില്ലാതെ പ 
വിളങ്ങും സമ്പത്തും 

ജലധിയിലാണ്ടിടദ്ദേ, യപഗത- 
മഹിമാവായ്‌ പോ നീ”” 


18 സുരനാരികളും കല്പകവ്വക്ഷം 

നവനിധി പിയുഷം 

സുരഭിയുമെന്നല്ലൈരാവതതുര- 
ഗാദിയയമെന്നേവം 

ഒരു പൊരുളെന്നിയശേഷവുമാഴിയി- 
ലോടിയൊളിച്ചല്ലോ 

പെരുമയെഴുന്നൊരു കണ്ണന്‍ തന്നുടെ 

വൈരി കളളെന്നതുപോൽം 


19, 20 ദുവ്വാസാവിന്‍ ശാപം മൂലം 
സ്വര്‍ല്ലോകാദികളാ 
ഭൂര്‍വ്വാരം ദാരിദ്ര്യം ബാധി- 
ച്ചവശമുഴന്നപ്പോള്‍ - 
MIM, U പരമേശനുമൊത്താ- 
വാനവരെല്ലാരും 


ado ലാതപല' വളങ്കള മുവരിപു ക്കെരളിപ്പം- 
€8M01 നീതുയ രുറുകെന വുരൈത്തനന്‍ കൊടിയോന്‍ 


18 അരമ ടന്തൈയര്‍-കറ*പക്‌ നവനിതി valo- 
240011 വാംപരി മതമലൈ മുതലിയ തൊടക്കററു 
ഒരുപെ രുംപൊരു ളിന്‍റിയേ യുള്ളന വെല്ലാം 
വെരുവി swisi ase oe വിരിതിരൈ കട്ല; 


19 വയ്യ രാമുനീ വെകളിയാല്‌ വിണ്ണുക മുതലാ. 
ടെവയ മീയാവൈയ്ും വറു നോയ നലിതര ന 
ഒതെയല്‌ പാകനും ചതുമക MSG കൂടി 
ചെയ്യ താമരൈ കടു ae പ്പ ക 


20 reise sara വെകളിയയലേ* , വിളൈന്തഞെ anami 


ക്ക്ത്ച്‌ നാണ്‍മ്ലര്‍ DINSA കടവ്യളൂര്‍ വിറ്ത്ം ` കഷ 


https://archive.org/details/muthulakshmiacademy 


187 


83° 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


168 


കമ്പരാമായണം 


നാരായണനോടിക്കഥയെല്ലാം 
വിരവോടറിയിച്ചാര്‍. 

““ബ്രഹ്മാദികളേ വെടിയി൯ ഭിരുത””- 
യെന്നാന്‍ ഭഗവാനും 

സമ്മോദത്തൊട്ട സാത്വനമോതി- 
ച്ചൊന്നാനീവണ്ണം: 


21 “**മന്ദരശൈലം മത്തായ്‌, വാസുകി 


കയറായ്‌, കടതുണായ്‌ 
ചന്ദ്രനെ വെച്ചും ദേവാസുരനിര 
നിന്നിട്ടിരുപങ്കം 
കടയിന്‍ പാല്ലുടലമുതമെട്ടക്കാ- 
നോഷധി മേലേ ചേ, 
ത്തവിടേയ്ക്കുത്താം ഞാനും വെക്കം, 
നിങ്ങള്‍ പൊഞണ്തരൊള്ളിന്‍”” 


പാലാഴിമഥനം 


(വ൮ൃത്തഭേദം) 


22 ഹരിയുടയ തിരുമൊഴികളിങ്ങനെ കേട്ട പോ- 


21 


താദിതേയന്മാരതിതുഷ്ടരായിതു. 


തഞ്ച മില്ലൈനിന്‍ ചരണമേ ശരണെന ച്ചലിയാതു 
അഞ്ച ലഞ്ചലെ ൯റുരൈത്തന നുലകെലാ agemi 


മത്തു മന്തരം വാശുകി കടൈകയീ റടൈതുണ്‍ 
തമത്തു ചന്തിരന്‍ (09006 വേറു വേറുള്ള 
കൊത്തി രണ്ടുപാല” വലിത്തവ രോടതി കൊട്ടത്തു_ 
ക്കത്തു വാരിതി മറുകറ വമിഴ്‌തെഴ ക്കരടെമിന്‍ 


യാമ ayw വരുതുനീര്‍ കതുമെന aruga 
പോമി നെ൯റരുഠം പുരീതലു മിറൈഞ്ചിനര്‍ 
നാമ മി൯റന ക്കുനീത്തനര്‍ നല്ലര വൊഴിന്തതു 


GHIA നമ്പരും കളിത്തു ക്ഷറുത്ലാ Aland 


പൃകജ്‌ന്താര്‍ 


https://archive.org/details/muthulakshmiacademy 


30 


ചീന്ത്‌ ത്രിതിയ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹ്ല്യാമോക്ഷം 160 


23 “അഴലൊഴിയുമിനിയതിനു സന്ദേഹ'മില്ലേവ- 
മതൃന്തമാത്തു തിമിത്തപോയാരവര്‍ 
കനകഗിരിനികടമവര്‍ ചെന്നുകടയൊട്ടം 


കൈയ്യിലാക്കിക്കൊണ്ടു പോന്നു മത്താക്കുവാന്‍. 
ഉരഗപരിവപ്വഡരനെയൊരു പാശമായ്‌ ബന്ധിച്ചു 
തൂണായി നാട്ടിനാര്‍ വെണ്മതിബിംബവും. 
അലകടലിനുപരിയവരൌഷധവല്ലി h- 
ളാകെപ്പരത്തിക്കടഞ്ഞു തുടങ്ങിനാര്‍. 
അലയിളകി, യവനിനില പതറി, യതലാന്തത്തി- 
ലാദിശേഷന്നുടല്‍ ഞെങ്ങിഞെരിഞ്ഞുപോയ്‌. 


24 അറനെറികള്‍ വെടിയുമവരുള്ളത്തില്‍ മേവാത്തെ- 
രതൃന്തകാരുണ്യശാലി നാരായണന്‍ 
പടിമയൊട്ട കമഠവടിവാണ്ടുടന്‍ മന്ദരം in 
പാണികളായിരം കൊണ്ടങ്ങുയത്തിനാ൯ഃ 
അനഘയമിമുഖഗളിതശാപത്തിനാല്‍ May- 
മായുള്ള സമ്പത്തു വീണ്ടുകൊണ്ടീടിനാന്‍. 


25, 26 അസുരഗണമദിതിസുരനിരയൊട്ടരുമാത്സര്യ- 
മാണ്ടപോതെന്‍ a JOI മോഹിനിയായുടന്‍ 
മധുരതരമമൃതമഥ ഭേവകള്‍ക്കായുട൯ 


മാധവന്‍ മാനിച്ചു നല്‍കി, യനന്തരം 112 


23 മലൈപിട്ട്കിനര്‍ ange! പിണിത്തനര്‍ മതിയൈ 
നിലൈചെ റുമ്പടി MEM രോടതി തിരൈത്താര്‍ 
അലൈപെ റുമ്പട। പയോതതി കടൈന്തന owm] ൦ ൦ 
നിലൈ തളര്‍ന്തിട വനന്തനും കീഴറ ame ത്താന്‍. ir 


വിറല്‌കൊ ളായിരം തടക്കൈകഠം > 
ീന്തന ൦ 


joð 
നി മടന്തൈ 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


170 കമ്പരാമായണം 


കഠിനതരഭയജനകകാളക്കൂടത്തെയ്യം 
കല്ൃദമിന്ദുകലയെയും സാദരം 

പ്രമഥപതി പ്ൃഷഭവരവാഹനനായുള്ള 
പാവ്വതീകാന്തനു നല്‍കി നാരായണന്‍. 
അമരപരിവ്വഡ്യനു വരമന്ദാരദാരുവു- 
മത്ളുതമായയള്ള മററു വസ്തുക്കളും 
അധികതരകുതുകമൊട്ട നല്‍കി കുബേരന്നു- 
മത്യനരഘങ്ങളാം ശേവധിസഞ്ചയം. 
കമലയൊട്ട വിമലതരകൌസ്കൂഭരത്തവും 
കല്യാണധാമന്‍ ധരിച്ചു മാറില്‍ സ്വയം. 


27 തദനു ദിതിയരിയ തൃയരകമലരിലാണ്ടുടന്‍ 
തല്‍പതി കാശ്യപന്‍ Mad കാല്‍ വണങ്ങിനാള്‍ം 
“അയി! കണവ, മമ തനയരമരവരകാപട്യ- 
മേററു മുതിപ്പെട്ട പോയാഃരവരെയും 
വിരവിലിനി വിണ്ടുകൊണ്ടീട്ടവാന്‍ പോന്നൊരു 
വീരതനയടനത്തന്നരുളേണമേ.” 


28 ദയിതയുടെ വചനമിതി നിശമനദശാന്തരേ 
ദാന്തനാം DINJI ചൊന്നാനിതുവിധം: 
“സുമുഖി തവ വാഞ്ചരിതം പൂരിതമായിട്ടം 
സൂക്തം 2 ദീയമനുസരിച്ചീട്ട നീ. 192 


26 വെരുവു മാലമും പിറൈയും വെ വ്വിടൈയവര്‍ കീന്ത 
തരുവും വേറുള തകൈമൈയ്യം ശതമകര്‍ കരുവി 
മരുവു CDIA” പെരു വനങ്കളും വേരുറ-വഴങ്കി_ 
ത്തിരുവു മാരമു മണിന്തനന്‍ ശീതര മൃത്യി. 


27 അന്ത വേലൈയി ററീതി പെരും തുയരുഴ ന്തഴിവാരം 
വന്തു കാശിപ൯ മലരടി വണങ്്്യെന്‍ മൈന്തര്‍ 


amw 'രായീയര്‍ പൃണര്‍പ്പിനാ ലിരന്തന രെനക്കോര്‍ 
മൈന്ത നീയരു ഉവര്‍തമൈ മടിത്തലു ക്കെന്‍റാം 


28 എന്‍റു കൂറലു മകവുന ക്കളിത്തന മിനി നീ F 
aag പാരുന്ത്ടെ പ്പയുവയമാ രായിരം ത്ര .. . ൦ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹഛല്യാമോക്ഷം 171 


ഭവനതലമാശു നി പുകിയൊരായിരം 
പൂര്‍ണ്ണസംവത്സരം ചെയ്ക മഹാതപം. 
അതിനുടയൊരറുതിയതിലയി തവ ജനിച്ചീട്ട- 
മത്ഭുതാകാരനാം പുത്രനത്യൃത്തമ൯'" 
നിജദയിതവചനമതു കേട്ട ദിതിയിങ്ങു 

നീണ്ട തപോവ്രതമാചരിച്ചീടിനാള്‍. 


29 സുരവരനുമൊരുദിവസമവളുടയ സന്നിധി 
ചെന്നാനടിമയായ്‌ വാണുകൊണ്ടീട്ടവാന്‍. 
വ്രതനിയമകൃതഹൃദയവിവശതരയായന്നു 
വിശ്രമിച്ചിടിനാൾ മദ്ധ്യാനവേളയില്‍ 
ധനദദിശി oaan ദക്ഷിണദിക്കിലായ്‌ | 
പാദവും വെച്ചു സുഖനിദ്ര ചെയ്‌ കവേ 
സൂരവരനുമധികതരകൌതുകമാണ്ടുടന്‍ 
meyan ഗഭപിണ്ഡത്തെ നുറുക്കിനാ൯. 
ഉദരഗതകലലമുടനേഴു ഖണ്ഡങ്ങളാ- .. 3 ൦ 
യുണ്ടായിതേഴ് മരുത്തുകളപ്പൊഴേ 
ദിതിയ്യമുടനധികതരരോദനം ചെയ്‌ കയാല്‍ 
ദിവ്യമരുത്തുകളായ്‌ ഖ്യാതരായവര്‍- 


(വൃത്തഭേദം) 


30 അങ്ങനെയാസുരി വ൯തപം ചെയ്തുള്ള 
മംഗലദേശമാണിസ്ഥല, മപ്പുറം | 
കാണാം ശരവണപ്പൊയ്‌ക, യങ്ങാണുപോ- | 
ലേണാങ്കചുഡന്നു പുത്രനായ്‌ ഷണ്മുഖന്‍ 154 | 


mig മാതവം പൃരിത1യേ നിണെവുഴ ററുതിയെ൯റു. 
അ൯റു കൂറിട പ്പുരിന്തന ഇരുന്തവ മെനയാന്‍ 


29 കേട്ട വാശവ mmus” കടിമൈയീര്‍ കിടടെത്തു 
വാട്ട മാതവ ത്തുണര്‍ന്തവഠം UW ദു മകവൈ 


വീട്ടി യേയെഴു കൂരചെയ്‌ തിട്ടതലും വിമ്മി ae esr 
നാട്ട നീര്‍തര മരുഭത്തെനു നാമമു നവി൯റാന്‍ 


ZO. mma തിവ്വീട മ്വിട മവീര്‍മതി pero ee) ee 
go വല്‍്റന്‌ക്കമൈവയി റേറാന്‍റീയ തൊല്െ  * 


` 


https://archive.org/details/muthulakshmiacademy 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


172 കന്നാരാമായത്തം 


NONI വായുദേവന്നുമുള്ളൊരു 
ഗവ്യം കെടുക്കും ബലവീയ്യയുക്തനായ്‌ 
പാവ്ൃതീപുത്രനായ്‌ വന്നു പിറന്നതു; 
MABON വളര്‍ന്നുള്ളോരിടമതാം. 


31 കാറൊളിവണ്ണനെഠ കൌസ്തൃഭരത്നസം- 

at ശോഭിതമാം തിരുനാഭിയില്‍ നിന്നെഴ്ം 

| നാന്മ്രഖാലങ്കുതം മൂലപങ്കേരുഹ- 
മുന്മയഖം പൊങ്ങി വിടര്‍ന്ന ചന്തത്തോടെ, 

: കാലനെറ മേനിപപോല്‍ കാളിമ പുണ്ടുള്ള 

കൂരിരുള്‍ നീക്കിയുലകു പാലിക്കുവാന്‍ 

നിലക്കടലിങ്കല്‍ നിന്നു നിറകതി- 

coe വിവസ്വാനുയന്നു വിളങ്ങിനാന്‍. 


ഗംഗോല്‍പത്തി 


അങ്ങുനിന്നാമുനി രാജന്യപുത്രരൊ- 

ത്തന്നു പുറപ്പെട്ടു യാത്ര തുടരവേ 
ചെങ്കണ്ണുടയവന്‍ തന്‍ ചടക്കാട്ടിലെ- 
BOOM കുളിര്‍ക്കൊന്നമലര്‍മാല നീളവേ 
തങ്ങുന്ന കാരണം *പൊന്നി”യോടൊത്തൊരു 
ഗംഗാനദി കണ്ടു കൌതുകം പൂണ്ടുടന്‍ 
മാമുനിയോടു ചോദിച്ചു രഘുവരന്‍:- 
**മാഹാത്മ്യമെന്തീ മഹാനദിയ്ക്കോതണേ"? 


വായു വുംപുനര്‍ കങ്ങകെയും ചൊര്‍ക്കലാ വലത്ത 


_ ചേയ്‌വ BAWB ശരവണ മെന്‍പതും തെരിത്താന്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹല്യാമോക്ഷം 


34 


35 


ചൊല്ലിനാൻ MAINTA: “നീ പിറന്നുള്ള 


ചൊല്ലെഴും വംശത്തിലുണ്ടായി പണ്ടെടോ 
കോസലവാസി സഗരാഖ്യനാം നൃപന്‍ 
ഭതലാഖണ്ഡല൯ ഭൂരിഭൂജബലന്‍. 


അല്ജയശീലനാം മന്നനുണ്ടായ്‌ രണ്ടു 
പത്നിമാര്‍; മൂത്തവള്‍ വൈദഭിതന്നുടെ 
ഗഭത്തില്‍നിന്നുളവായീ mamm; 
തല്‍പുത്രനായിപ്പിറന്നവനംശുമാന്‍ം 
പത്രീന്ദ്രസോദരിയായ സുമതിയാം 
ധാത്രീന്ദ്രധമ്മദാരങ്ങള്‍ രണ്ടാമവള്‍. 
സത്വബലന്മാരറുപതിനായിരം k 
പുത്രരവള്‍ക്കു പിറന്നു ധമ്മിഷ്ഠരായ്‌, 


ആണ്ട ബലം തികഞ്ഞോരു സഗരനും 
കണ്ടാന്‍ തനയപ്രഭാവങ്ങ,ളാകയാല്‍ 
കൊണ്ടാന്‍ വ്രതമശ്വമേധാത്ഥമായതു 

കണ്ടു വാനോരും കുപിതരായ്‌ തല്‍ക്ഷണം 
വണ്ടിണ്ടതെണ്ടിട്ടം പുമാല പൂണ്ടൊരാ- 
ഖണ്ഡലന്‍തന്നെയറിയിച്ചിതക്കഥം 
അണ്ടര്‍കോനാമഖാശ്വത്തെക്കപിലാഖ്യ- 
കൊണ്ട മുനിതന്‍ പിറകിലൊളിപ്പിച്ചു. 


ഇന്ത മാനതി ക്കററുള്ള തകൈമൈയ യാവ്യം 


എന്തെ കുറുകെ ന്‍റീരാകവന്‍ വിനവുറ വെനൈയാ൦ം. 


മൈന്ത നി൯റി 
വിന്തൈ ചേര്‍പ്യയന്‍ ചകരനീ മ്മേതീനി 


'വാശവര” കുരൈ; 


173 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


174 i കമ്പരാമായണം 


86: കാവലായ്‌പ്പിന്‍ചെന്നൊരംശുമാന്‍വാജിയെ 


37 


38 


36 


37 


38 


ക്കാണാതവധനായ്‌ ത്തേടിനാനെങ്ങുമേ 
ഭൂവിലൊരേടവും കണ്ടിലഃദേവാധി- 
ദേവനച്ചെന്തതു തെല്ലുമറിഞ്ഞിലം 
വേവലാതിപ്പെട്ട ചൊന്നാനശാന്തനായ്‌ 


മേവും പിതാമഹനോട്ട സമസ്തവും. 


കേട്ടാനരചന്‍ ALO, മനസ്റാകവേ 
വാട്ടംകലന്നു സഗരരോടോതിനാന്‍. 


Bayoaid ബഡവാഗ്നിയായ്‌; ഭൂതല- 
മൊട്ടുക്കു തേടിനടന്നാര്‍ കുതിരയെ. 


വെട്ടിക്കുഴിച്ചു പൃഥിവിയെപ്പാതാള- 
മൊട്ടകാണുംവരെയാന്പനന്ദനര്‍. 


യോജന നറു വിസ്താരമാ,യത്രയും 
യോജന താഴ്‌ത്തി വടക്കുകിഴക്കിടം 


ഭൂതലം വെട്ടിക്കുഴി ച്ുചെന്നെത്തിനാര്‍ 


പാതാളലോകം, കപിലാശ്രമം കണ്ടു, 


വാജിയേയും കണ്ടു കോപിച്ചു ഗവ്വൊട്ട 
യോജിച്ചു ഭര്‍ത്സിച്ചു താപസമുഖ്യനെ. 


വാവു വാശിപിന്‍ ചെന്‍റന നംശുമാന്‍ മറുകി_ 
equ ലോരിട മി൯റിരയ mosimm വുകുന്തു 

തേവര്‍ കോമകന്‍ കരന്തതൈ യറികില൯റികൈത്തു 
മേവു താതൈത ൯റാതൈപാ ലുരൈത്തന്‍ മീണ്ടു 


കേട്ട വേന്തനു മതലൈയര്‍ ക്കമ്മൊഴി കിളത്തി 
വാട്ടമീക്കൊള ച്ചകരര്‍കഠം വടവൈയിന്‍൯ മറുകി 
നാട്ടം വെങ്കനല്‌ പൊഴിതര താനിലന്തടവ1. 


ത്തോട്ടറുങ്കിനര്‍ പുവിയിനൈ പ്രാതലും emmo 


നൂറി യോചനെ യകലമു 2992 നുടങ്ക- 


കൂറു പെയ്തന രെന്‍പരാല്‌ വടകണ തിശൈയി൯ 
ഏറുമാതവ ക്കചിലന്‍പി Massie ണ്ടെരിയിര്‍ 


ചീറി വൈതനുര്‍ ചെരുക്കിന൪ നെതക്കിനര്‍ ചെറുത്താര്‍ 


https://archive.org/details/muthulakshmiacademy 


212 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹ്ല്യാമോക്ഷം 


39 


40 


41 


ആളുന്ന കോപംകലന്നു കവിലനു_ 
മാളിട്ടം തിപ്പൊരിവഷി ചു കണ്‍കളില്‍ 
ചീളെന്നു രുദ്രഫാലാക്ഷിയില്‍ Quo- 
മാളുന്നവരെക്കണക്കവര്‍ ചാമ്പലായ്‌ 
ആളൂകളോടിസ്റ്റഗരനോടക്കഥ- 


യാകെയറിയിച്ചനേരമാമന്നനും 


ആകുലചിത്തനാശ്‌ കത്തവ്ൃമൂഡനാ_ 
യംശുമാനാം തനെറ പൌഈത്രനോടോതിനാ൯ 
““ആഹന്ത! മത്സൃതര്‍ പോയെങ്കിലും യാഗ. 
മാരബ്ദമായതപുണ്ണമാക്കീടണോ?”” 
അപ്പോളതുകേട്ടൊരംശുമാന്‍ പാതാള- 
മുള്‍പ്പുക്കു ചെന്നു മാപിലാശ്രുമം, തദാ 


കണ്ടിതു ത൯പിതാക്കന്മാരുടലുക- 
ളിണ്ടദലാടങ്ങൊരു ചാമ്പലി൯കുന്നു പോല്‍ 
വിണ്ട മനസ്ത്രൊടും മാമുനിത൯ പാദ- 
പുണ്ഡരികങ്ങളില്‍ വീണു നമിക്കവേ 
*“കൊണ്ടുപോഷ്ക്കൊള്ളു കുതിരയെ” 'യെന്നുര- 
ച്ചുണ്ടായതാം കഥ ചൊന്നാൻ കപിലനും. 


39 മൂളും വെഞ്ചിന ത്തരുന്തവന്‍ മുനി ന്തെരി വിഴിപ്പ - 


പ്പളൈ ചൂടി ത്തങ്കെയിനി ലെയില്‌പൊടി ന്തനപോല" - 


ആളു മൈന്തരാ റയുതരും ചാമ്പരാ യവിന്താര്‍ 
augu കണ്ടനല്‌ വേന്തനു ക്കരൈത്തനര്‍ GUWA Oo 


40 ഉജൈത്തു വെന്തുയര്‍ ക്കീറുകാണ്‍കില നുൂണര്‍വൊഴിയാ 
അഴൈത്തു മൈന്തന്‍റന്‍ മൈന്താനെ യവര്‍കഴിന്തനരേല്‌ 
ഇടെഴത്ത വേള വിയിന്‍ റിഴപ്പതോ വെനവവ നെഴ്ടന്തു 
തഴൈത്ത മാതവ ക്കപിലന്‍വാഴ്‌ പാതലം ചാര്‍ന്താന്‍. 


41 വിണ്ടു MIMIN രുടലുക പിറങ്കല്‌വെണ്ണീറു 
കണ്ടു തൃണ്ണെനു മനത്തിനന്‍ കപിലമാ മുനിതനു 
പണ്ട രീകന ററാടൊഴു തെഴുന്തനന്‍ പുകല_ 
ക്കൊണ്ടു പോകനി ന്നിവൃളിയെ ന്‍റുറരതും കുറിത്താന്‍ 


https://archive.org/details/muthulakshmiacademy 


230 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


= oS a 


| 176 കമ്പരാമായണം 


| 42 താപസപാദങ്ങള്‍ വന്ദിച്ചു മാനസ- 
താപമകന്നംശുമാന്‍ മഖാശ്വത്തിനെ 
താനേ MWI AJS തന്‍പൂരിപുക്കതന്‍ 
താതന്‍െറ താതനു നല്‍കി ശുചിവ്രതന്‍. 

വ വിന്നെസ്സഗരന്‍ മുഴുമിച്ചു തന്മഖം 

ii മന്നിടമാശുമാനേകി പൃകീ ദിവം. 


| 
| 43 സാഗരര്‍തോണ്ടി വളത്തതു കാരണം 
| സാഗരമെന്ന പേരുണ്ടായ്‌ ക്കടലിനും. 
| | ആഗസ്സകററിയവനീതലം കാത്തു 

| സാഗരനന്ദനനംശുമാനേറെ നാള്‍. 
രാഘവ! തല്‍ക്കുലത്തിങ്കലൊരു നൃപന്‍ 
ജാതനായ്‌ പ്പിന്നെബ്‌ ഭഗീരഥനാമവാന്‍. 


44 ഏകാധിപത്യം കലന്ന ഭഗീരഥന്‍ 
ലോകാധിപത്യം വഹിക്കെയൊരുദിനം 
ശോകാത്മകമാം പൂരാവ്വത്തവ്വത്താന്ത_ 
മാകവേ കേള്‍ക്കുവാന്‍ കാതുകംകൊള്‍കയാല്‍ 

ളു ഏകാന്തഭക്ത്യാ കുലഗുരുപാദങ്ങ_ 
ളാകലഹീനം നമിച്ചു സാഷ്ടാംഗമായ്‌ 

> സാഗരമന്നവരാം കുലപൂര്‍വ്വര്‍ത- 

ന്നാഗസ്സപോക്കാനുപായമാരായ്ക്കുയായ്‌. 


ച ° 
ae 42 BTI ലാതവ നുരൈത്തചൊറ്‌ കേട്ടല്യം പരിവാല* 
തൊഴുതു വാമ്പരി കൊണര്‍ന്തവീ ത്രരര്‍കള ക്കീയാ 
REMO വേള. “വിയെ മുററുവി ത്തരശനഃ മുടിന്താന്‍ 
എഴുതു കിര്‍ത്തിയായ്‌ മൈന്തനു ക്കരശിയ ango 
ര 


തല o ¥ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹല്യാമോക്ഷം 177 


45 “*കോപാകലനാം കപിലന്‍െറ ശാപമേ- 
ററാപദമാണ്ടൊരെന്‍ പൂവ്വരെയാകവേ 
ഘോരനിരയത്തില്‍നിന്നു രക്ഷിക്കുവാന്‍ 
ചേരുന്ന കമ്മമടിയനോടോതണേ!"* 


45 ചൊന്നാൻ വസിഷ്ഠനും: “'മന്നവന്മാക്കററ 
മന്നവ! നിന്‍കലപുവ്വക്കു സദ്ഗതി 
വന്നീട്ടവാനായ്‌ തപസ്സനുഷ്ഠിക്കണ- 
മിന്ദീവരാലയന്‍തന്നെ നീ രാപ്പകല്‍.” 


47 രാജ്യഭാരത്തെസ്സുമന്ത്രരിലപ്പിച്ചു 
പ്രാജ്യതപസ്സനുഷ്ഠിക്കാന്‍ ഭഗീരഥന്‍ 
യോഗ്യമായീട്ടം ഹിമാലയം പൂകിനാന്‍; 
സജ്ജനായിപ്പതിനായിരമാണ്ടുകള്‍ 
ഉജ്വലമാം തപശ്ചര്യ പുണ്ടിടവേ 
സജ്വരം പ്രത്ൃക്ഷനായ്‌ ബ്രഹ്മദേവനും 

48 ചൊല്ലിനാനേവം: ““പരിതുഷ്ടനായ്‌ തവ 
ചൊല്ലെഴും നിഷ്ഠയാല്‍; നിന്‍കലപുവ്വിക൪ ES 
എല്ലാവരും മുനികോപാഗ്നിയില്‍ വെന്ത- Cam 
തല്ലോ; നിനയ്്കിലവക്കു മോക്ഷാത്ഥമായ്‌ 268 ie 


45 കൊടിയ മാമുനി വെകുളിയിന്‍ മടിന്തവെ ങ്കരവര്‍ 

മുടിയ നീണിര യത്തിനി elganlg മുറൈമൈ 
t കടിയു മാറെന ക്കരുന്തവ മഒമൈകറു കരുമം ete 
| അടികള്‌ മാററുക വേന്‍ലലു AMM നറൈവാന്‍ 


46 വൈയ മാളുടൈ മന്നവർ മടിന്തോര്‍ 
ഉയയ നീടവ മൊഴിവറു പകലെലാ മൊ 
ചെയ്യ നാണ്‍മലര്‍ ക്കിഴവനൈ നോക്കിന 
നെയ ലെന്‍റിന തുരൈത്തന J 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


178 കമ്പരാമായണം 


സ്വര്‍ല്ലോകഗംഗയൊഴുക്കിയവരുടെ - 


യെല്ലുകളാകവേ സംശുദ്ധമാക്കണം. 


49 ആകാശഗംഗയവനിതലത്തിങ്ക- 
ലകുമ്പൊഴുതവള്‍ക്കുള്ള വേഗത്തിനെ 
ആക്കു താങ്ങീടാം പൂരിചിടയുള്ളൊരാ- 
മുക്കണ്ണദേവനല്ലാതെ? ഭവാന്‍ Go 
അക്കലാചുഡനെസ്സേവിച്ചുകൊള്ളക”” 
ചിക്കെന്നു പോയി മറഞ്ഞിതു MIMm, AA. 


50 മങ്ക പകുതിയുടയോനെ നോക്കിയ- f 
പ്പങ്കമറേറാ൯ പതിനായിരമാണ്ടുകള്‍ 
മങ്ങാതെനിന്നു തപംചെയ്തുഃ നെററിയില്‍ 
ചെങ്കനല്‍ക്കണ്ണള്ള ദേവനും വന്നിതു. | 
““നിന്‍കരള്‍ക്കുള്ളിലുള്ളാശ സാധിച്ചിടും”” 
ശങ്കരനേവം മറഞ്ഞാന്‍; മഫിന്ദ്രനോ | 
ഗംഗയെ പ്രുതൃക്ഷമാക്കുവാനാണ്ടുക- 
ളങ്ങായിരം പോക്കിയുഗ്രതപസ്വിയായ്‌. 


51 ആ വരവാഹിനിഗംഗഭയാ സുന്ദരി- 
യാം വരവണ്ണിനിയായ്‌ വന്നു ചൊല്ലിനാൾ 
“നീ വരമാം തപസ്സേവമനുഷ്ഠിച്ചു 
കേവലമെന്തുണ്ടിതിനാലൊരു ഫലം! 288 


മന്‍പെ രുംപൂവി യതനില്‌വാ നതി കടിതണുകീ 
agay തോയുമേ ലീരുങ്കതി പെറുവരെന്‍റി ശൈത്താന്‍ we 


49 മാക MAN]! പൂവിയിടൈ വരുകിന്‍മ ററവടന്‍ 
വേക മാററുതല്‌ കണ്ണുതറ്‌ കന്‍റിവേ റരിതാല* 
തോകൈ പാകടെൌന നോക്കിനീ യരുംതവം തൊടങ്കെന്‍റു 
ഏകി നാനുല കനൈത്തുമെ ൮൮,യിര്‍കളു മന്താന്‍ 


50 മജൈ പാകനൈ നോക്കിമു൯മൊഴിന്തന വരുടം 
താങ്ക മാതവം പുരിതലും തഴനി ക്കടവുഠം 


അങ്ക വന്തുനിന്‍ കരുത്തിനൈ മുടിത്തുമെ ൯റകന്‍റാന്‍ 
കങ്കെ ദെയത്തൊഴ ക്കാലമൈ യായീരം കഴീത്താ൯ 


51 ഒരുമ ടക്കൊടി യാകീവന്തുനതൃമാ തവമെന്‍ 


പാരുപ നറ്‌കൊടി വരീ 
LER : വ Ses Co പൊറുപ്പാര്‍ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹല്യാമോക്ഷം 


52, 53 


ഏവൻ പൊറുക്കുമലകളിളക്കിയ- 
ദ്ദേവഗംഗാനദി ഭൂതലം പുകുകില്‍ 

ദേവന്‍ ഹരന്‍ ചൊന്നതോര്‍ത്താല്‍ വിനോദഭമഃ 
സേവിക്ക വിണ്ടുമദ്ദേവനെ mitm.” 


ഏവമുരച്ചു മറഞ്ഞിതു ഗംഗയു- 
മാവിലചിത്തനായ്‌ ത്തീര്‍ന്നു ഭഗീരഥന്‍. 


കൊന്നയും കൂവളമുമത്തപുഷ്ണവും 
പിന്നെക്കരന്തയും കൊണ്ടണിപുണ്ടതായ്‌ 
പൊന്നിന്‍ജടകളിണങ്ങി വിളങ്ങിയും 
മിന്നിട്ടമഗ്നിപ്രഭപുണ്ട ദേവനെ 

മന്നവന്‍ രണ്ടായിരത്തഞ്ചു നൂററാണ്ടു 
പിന്നെയും നിന്നുതപസ്സുചെയ്തീടിനാന്‍. 
സുന്ദരന്‍ കൈലാസശൈലാലയൻ ശിവന്‍ 
വന്നുനിന്നാന്‍ മുന്നി,ലേവമുരഷ്ണുയായ 
““ഇന്നിനിയെന്തെടോ നിന്നഭിവാഞ്ചിതം?”” 
ചൊന്നാൻ YU ഗംഗ ചൊല്ലിയതാകവേ. 
എന്നവാറോതിനാന്‍ ശങ്കരന്‍ ““നിയിതി- 
ലെന്നുമേ പേടിക്കവേണ്ട ഞാന്‍ കാക്കുവന്‍ 
പിന്നെയും രണ്ടായിരത്തഞ്ചു നൂററാണ്ടു 
മന്നവന്‍ നിന്നു തപസ്സുചെയ്തീടിനാന്‍. 


179 


180 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


54 


55 


56 


54 


കമ്പരാമായണം 


വെള്ളം, പൊടി, വായു പിന്നെ വെറുമില 
വെള്ളിവെളിച്ചം പൊഴിക്കും കിരണവും 
ഉള്ളിലാക്കിക്രമത്താലവയും സ്വയം 
തള്ളിക്കളഞ്ഞൊന്നു പോലുമ്ൃശക്കൊള്ളാതെ 
ഉള്ളരുക്കും ഭക്തിയോടു മുന്രമട- 

ങ്ങുള്ള പതിനായിരം വഷമങ്ങനെ 
തള്ളിനാന്‍ ഘോരതപശത്വര്യയില്‍ത്തന്നെ- 
യുള്ളമുടലുമുതുകമാറാനൃപന്‍. 


ചെന്താരരമകന്‍ വാഴന്ന ലോകവു- 
മിന്ദ്രാദിവുന്ദാരകക്കെഴും ലോകവും 
സാന്ദ്രധ്വനിയാല്‍ നടുക്കിയൊഴുകിയാ_ 
മന്ദാകിനി ധാത്രിതന്നില്‍പ്പതിക്കവേ 
ചന്ദ്രചൂഡന്‍ 93599350 വിരിച്ചിററു 
ചിന്താതെ വെള്ളമൊതുക്കിമറച്ചിതു. 


പുൂല്‍ക്കൊടിത്തു ബിലെത്തുമഞ്ഞുതുള്ളിപോല്‍ 
പുണ്യസ്വരൂപജടാമകടാന്തരേ 


സ്വര്‍ന്നദി പുകിയൊളിക്കെ നരപതി 

പുണ്പെട്ടം ചിത്തം കലന്നു നമിക്കവേ 
“ഒന്നുകൊണ്ടും വിഷാഭിക്കേണ്ട വിണ്ണാറു 
വന്നെന്‍ജഡയില്‍ കുടികൊണ്ടിട്ടന്നിതാ” 
എന്നരുളിച്ചെയ്തമാപതിയാനദി 

തന്നിലൊരുകണം വിട്ടുകൊട്ടക്കവേ 330 


പെരുക നീരൊട്ട പൂഴ്തിയും വായുവും atom 


ചരുകും വെങ്കതി രൊളിയൈയും തൃയ്‌ത്തുമ ററതൈയും 


പരുത ലി൯റിയേ മുപ്പതി നായിരം പരുവം 
ഉരുശം കാതലിന്‍ മന്നവ നരുന്തവ മുയന്‍റാന്‍ 


55 


ഒന്തീ യംപൂയ ത്തുതിത്തവ നുറൈതരു മുലകും 


ഇന്തീ രാതീയ CALA നട്ുക്കുറ വിരൈത്തു 
വന്തു തോന്‍റിനള്‌ വരനതി 2ലൈമകഠം കൊഴ്ടന൯ 
ചീന്തി ടാതൊരു ചടൈയിനിര്‍ കരന്തനന്‍ ചേര 


56 


പുന്നു നിത്തരു പനിയെന momol amio 
ചെന്നി യിറ്‌കരന്‍ തൊളീതര വണങ്കിന ന്‍റികൈത്തു 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹല്യാമോ-ഷേം 181 & 
” 


മന്നിടത്തിങ്കല്‍ കുതിച്ചുപാഞ്ഞ, ദിവ്യ 
amal മന്നവന്‍ നോക്കിനില്ലെ;ത്തദാ. a 


57, 58 ഇങ്ങനെ പോന്നതാം ഗംഗതന്‍മുന്നിലായ്‌ 
മംഗലാത്മാവാം ഭഗീരഥമന്നവന്‍ | 
തുംഗവേഗം MSM seu, പൂവ്യിക | 
മംഗല്യദാനത്വരയാന്നുപോകവേ, 
അങ്ങു വഴിക്കു മഹാമുനി ജഹ്‌നുവി൯ 
സംഗതമാഗ മഖശാല തകക്കവേ 
ഭഞ്ജിതയജ്ഞകോപാകുലന്‍ താപസന്‍ 
ഗംഗയെത്തന്‍കൈക്കുടുന്നയിലാക്കിനാന്‍ം 


അഒങ്ങഴും വൈദികരാം മഹഷിഗണം 
കണ്ടേററമാനന്ദമാളംപടി മുനി 
ഗംഗയെത്തന്നുള്ളിലാക്കിനാന്‍, മന്നവൻ 
വിങ്ങും മനസ്ത്രൊട്ട വീണു വണങ്ങിനാന്‍. 
മുന്നേ നടന്ന കഥ മഹാതാപസന്‍ 
തന്നോട്ട ചൊന്നാൻ സകലം നരപതി 
എന്നതുകൊണ്ടതികാരുണ്യമാണ്ടുടന്‍ 
സ്വര്‍ന്നദി കാതു വഴി വിട്ട ജഹ്‌നുവും 
പിനെക്കുതികൊണ്ടു ജാഹ്‌ നവി, ചാമ്പലായ്‌ - 
so 
Ax 


Ed 
T 


ത്തീന്ന മന്നോക്കുടല്‍ ശുദ്ധമാക്കീടിനാള്‍. 


മന്ന നിററലും വരുന്തനന്‍ ചടൈയള്‌വാനതിയി൯റു — 
എന്ന വിട്ടന നൊരുചീറീ തവനിപോ ന്തിഴിന്താറാ. 


തിയ മന്നവർ തിവ 
അഴുന്തു 2 മാതവ ama a } 
016 


182 


CC-0. 


59 


60 


61 


59 


60 


61 


In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


നാരകലോകമണഞ്ഞ സഗരര- 
ന്നേരമടഞ്ഞിതു സദ്‌ ഗതി, വിണ്ണവര്‍ 
വാരിയെറിഞ്ഞ, നറുമല,രത്ഭുത- 
സ്റ്റാരഹൃദയരായാത്തുവിളിച്ചുപോയ്‌- 
ഭേരിമുതലാം പലപല വാദ്യങ്ങൾ 
വേരിയെതിരാം മധ്യരഗിതങ്ങളും 
ധാരമുറിയാതുയരവേ മന്നവന്‍ 
നേരെയണഞ്ഞിതയോദ്ധ്യാനഗരിയില്‍. 


അണ്ഡഗോളങ്ങള്‍ക്കതിതനായ്‌ മേവിട്ടം 
പുണ്ഡരീകാക്ഷനിലോകമളക്കവേ 


പുണ്ഡരികോപമം തല്‍ത്തിരുക്കാല്‍കളില്‍ 
പുണ്ഡരികോത്ഭവന്‍കൊണ്ടതാം തിര്‍ത്ഥമായ്‌ 
ഉണ്ടായൊരി വരവാഹിനി ശങ്കരന്‍ 
കൊണ്ടിതു തന്‍ജടാജുടത്തി,ലങ്ങനെ 


കൊണ്ടുവന്നല്ലോ ഭഗീരഥന്‍ മേദിനീ 
മണ്ഡലത്തിങ്കല്‍, മകനേ ധരിക്ക നീം 


ഏവം സഗരതനയക്കു വേണ്ടിയാ 
ദേവപ്രിയനാം ഭഗിരഥമന്നവന്‍ 


ഭൂവിലവതരിപ്പിച്ചതാം ഗംഗയ്ക്കു 
താവി ഭാഗീരഥിയെന്നൊരു നാമവും. 


ജഹ്‌നുമഹഷിതന്‍ കാതില്‍പ്പിറക്കയാല്‍ 
ജാഹ്നവിയെന്നു വിഖ്യാതയായ്‌ ത്തീന്നിതു.”? 372 


നീരയ മുററിയ ശകരര്‍ക AMELO ചെല്ല 

വീരൈമ ലര്‍പ്പപൊഴി ന്തരാര്‍ത്തന വിണ്ണവര്‍ കുഴങ്കാഠം 
BOW മുററീയ പല്ലിയ മുറൈമുറൈ മുഴങ്ക : 
അരശ നപ്പൊഴു തണിമതി ലയോത്തി ചെ ന്‍റടൈന്താന്‍ 


അണ്ട കോള കൈ പ്പുറത്തതാ യകിലമ ന്‍റളന്ത 
പണ്ട രീകമെന്‍ പതത്തിടൈ പ്പിറന്തുപൂ മകനാര്‍ 
കൊണ്ട തീര്‍ത്യമാ യരന്‍കൊള പൃകീരതൻ കൊണര 
മണ്ട ലത്തുവ ന്തടൈന്തതി പ്വാനതീ മൈന്ത 


ശകരര്‍ തമ്പൊരു ട്ടരുന്തവം പെരുപക റള്ള1 

Halo തന്‍കൊണർര്‍ ന്തീട്ടതലാര്‍ പകീരതി യാക1 
മഷിത ലത്തിടൈ HMU 9210110191 വരലാലഃ? 
നീക്രില” ചാനവി യെനപ്പെയര്‍ പരടെത്തത്‌? ന്നീത്തം 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹല്യാമോക്ഷം 183 we ii 


62 എന്നു ഗാഥീസുതന്‍ ചൊല്ലവേ രാഘവര്‍ = 
വന്ദിച്ചു ഗംഗയെ വിസ്തയാവിഷ്ടരായ്‌. $ i 
പിന്നെയാ മുവരും ഗംഗ കടന്നുടന്‍ $ 
ചെന്നെത്തിനാര്‍ വിശാലാഖ്യനഗരിയില്‍. 
അന്നഗരത്തി ലരുളുന്ന മന്നവന്‍ ലം 
കുന്നിനോടൊത്ത തോളള്ള മഹാബലന്‍ 
വന്നെത്തിനാന്‍ രഥത്മതിങ്കലാ മുവരെ 
വന്ദിച്ചു നിന്നാന്‍ മധ്യരോക്തിപുവ്വകംം 


രാജസല്‍ക്കാരം പരിഗ്രഹിച്ചു മുനി 
രാജന്യപുത്രരുമായ്‌ നടന്നീടിനാന്‍. ; 


` 


മിഥിലാപ്രാന്ത വണ്ണന 


| 
63 താമര പുത്ത വയലില്‍ മയങ്ങുന്ന i i j 
കോമളഹംസങ്ങൾ കണ്മിഴിച്ചിടവേ [ന്‌ 


അങ്ങു കള പറിക്കുന്ന ചെറുമികള്‍ 
തങ്ങൾക്കെഴും കള്ളനീണ്ചിഴിക്കോണുകള്‍ 
വെള്ളത്തിനുള്ളില്‍ നിഴലിച്ചുകണ്ടതു 

തുള്ളും കയല്‍മീന്‍നിരകളെന്നോര്‍ത്തുടന്‍ 
കൊത്തിക്കുടയവേ നാണിക്കുവാനിടം < 
മെത്തും പരന്ന പാടങ്ങള്‍ ചുഴന്നിടും “5 
ചെമ്മെഴും ശ്രീമിഥിലാപുരം പൃകിനാ- 
നമ്മുനിശ്രേഷ്ഠന്‍ കുമാരകന്മാരുമായ്‌ . 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


184 കമ്പരാമായണം 


64 തിങ്ങിവിതുമ്പും തടാകം കവിഞ്ഞോവി- 
ലാഞ്ഞ നീര്‍ച്ചാട്ടം ദുദംഗം മുഴക്കവേ 
മുററി വിടരുന്ന പൂങ്കുല കൊണ്ടങ്ങു 
ചുററുമശോകം വിളക്കു കൊളത്തവേ 
തെനൊലിപ്പുക്കളില്‍ത്തങ്ങിയ വണ്ടിണ്ട 
വീണാമൃദുഗാനമെങ്ങുമുതിര്‍ക്കവേ 
മഞ്ജുളമമ്മിഥിലാപൂരിയിങ്കലെ- 
പ്ൃഞ്ചോലകള്‍തോറുമാടീ മയിലുകള്‍. 


69 ചാരുകടാക്ഷദത്ൃത്തിനാല്‍ക്കാന്തരെ- 
പ്പേരാ൯ കൊതിച്ചു വരിക്കും ചെറുമികള്‍ 
പാരമുഴന്നു മനസ്താ,ലഴവുകാര്‍ 
വാരുററ താമരപ്പുക്കര്‍തോറും സ്വയം 
വാരിയെറിഞ്ഞുകളയാം കുവലയ- 
ത്താരുകള്‍ പൊയ്തയിലെങ്ങുമേ കാണ്‍കവേ! 


66 കൊഞ്ചും കയില്‍മൊഴിമാരുടെ മഞ്ജിമ 


തഞ്ചും നട കണ്ടു ഹംസികളെന്നോര്‍ത്തു 
TAUM CHIAM തുവലെഴും ഹംസ- 
ജാലമവരൊത്തു പൊയ്‌കയില്‍ മുങ്ങവേം 
അമ്മങ്കമാരുടെ മാറിലെക്കുങ്കുമ- 


പങ്കമിഴുകി നിറം മാറി നില്ലവെ, 412 


64 വരമ്പില്ലാഞ്ചിറൈ മതകുകണ്‍ മുഴവൊലി aise, 
അരുമ്പു നാണ്‍മല രശോകംക gadug ക്കെട്ടപ്പ 
നരമ്പി നാ൯ന്‍റതേന്‍ റാരൈകൊ ണറുമലര്‍ യാഴിര്‍ 
AIBN പാണ്‍ ചെയ ത്തോകൈനീ ന്‍റാട്ടവ ചോലൈ . 


65 വട്ട വാണുതന്‍ മടന്തൈയര്‍ പാര്‍പ്പെനും തുതാല്‌ 
എട്ട വാതരി ത്തുഴല*പവ രിതയംകഠം വെറു 
വട്ട നാണ്‍മമരൈ മലരിന്‍മേല” വയലീടൈ മുള്ളര്‍ 
കട്ട കാവീയം കട്‌കടൈ കഴിപ്പന കഴനീ 


66 തുവിയന്നന്ത നിനമെന്‍റു നടൈകണ്ടു തൊടരും 


മെ൯കയിര്‍ കുതടെ . 
ക്വു ലയര്‍. കുടൈന്തതണ്‍ പുനല*വായ* 


= https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹല്യാമോക്ഷം 185 


പേടയും ചേവലും തങ്ങളിതത്തങ്ങളി- 
ലൂഡ്വശങ്കം കലഹിക്കുകമുലമായ്‌ 
വുക്കളുറങ്ങിലും പുള്ളറങ്ങീടാതെ 
MIRIM പൊയ്‌ കകളങ്ങു കണ്ടാരവര്‍. 


67 മുററിവളന്നൊരെരുമകള്‍ mane! 
വിട്ടൊഴുകിസ്വയം പായുന്ന ദൃശ്ധവും 
ആററരികത്തു തഴച്ച മരങ്ങളില്‍. 

Q4OQe പഴങ്ങള്‍ ചൊരിയും രസങ്ങളും 
വെട്ടിമുറിച്ച കരിമ്പുകളാലയി- 
ലിട്ടാട്ടിവിണൊഴകുന്ന ചാറും പരം 
പൊട്ടിയ തേന്‍കൂട്ടില്‍നിന്നൊഴ്ചകും തേനു- 
മൊട്ടനിാഞ്ഞാറൊഴുകി നീരില്ലാതെ! 


68 നൂലിഴപോല്‍ നനുത്തുഭ്ളോരിടയുല- 
ഞ്ഞാടിയും കുത്തുമുലകൾ തുഭൂമ്പിയും 
നെഞ്ചു കുളിര്‍ക്കുന്ന പുഞ്ചിരി തൂകിയും 
മങ്കമാര്‍ നര്‍ത്തനം ചെയ്യന്ന വേളയില്‍ 
നട്ടവന്മാരരങ്ങത്തു മിഴാവുകള്‍ x 
കൊട്ടുമൊലിയാല്‍ വിരള ന കുന്നുകള്‍ 
ചാരത്തു നീര്‍ച്ചാലിലാഞ്ഞു ചാടീടവേ 
മേലേയരണ്ടു കുതിക്കുന്ന മീനുകള്‍ 
തീരത്തു miem കേരക്രമുകാദി- 
ചാരുതരുക്കളിന്‍ തുഞ്ചത്തലയ്ക്കുയായ്‌. 


ഓവില്‌ കുജംമ 2101390 വൊെറാ ASIASI- 
aay റങ്കിനും പുള്ളൂറ DION പൊയ്‌കൈ. 3 4 


. 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| 188 കമ്പരാമായണം 


| 69 വേല്‌യെട്ടംകണ്‍വാളിമയാമുറകളില്‍ 
പോയിടുമ്മാറും പരന്ന നിര്‍പ്പപൊയ്‌ കയില്‍ 
തമ്പംഗിമാര്‍ മുങ്ങിനില്ലൃവേ, പാലാഴി 
തന്നില്‍ നിവര്‍ന്ന പുമങ്കമാരായവര്‍! 
| ' വെണ്മ കലര്‍ന്ന വളകള്‍, നിര്‍പ്പക്ഷികള്‍ 
തന്‍കളാരാവം കലന്നു കിലുങ്ങവേ, 
വണ്ടിനം വന്നു പതിക്കയാല്‍ വാസന 
പൂണ്ടിട്ടം പുക്കള്‍ ചാഞ്ചാടിയപ്പൊയ്‌” കയില്‍. 


M അഹല്യാമോക്ഷം 


തങ്ങുമുയര്‍ന്ന മതിലുകള്‍ aye ന്നിടും 


| രമ്യമിഥിലാനഗരഭ്ൂപ്രാന്തത്തി- 
if ലുന്നിദ്രകൌതുകം ചെന്നുനിന്നാരവര്‍. 


70 ഇങ്ങനെ മിന്നുമാനാട്ടില്‍ കൊടിക്കൂറ 
} 


= 


a ed ചാരിത്രധര്‍മ്മമഴിഞ്ഞമൂലം മഹാ- 

ഗി ശാപസമ്മുഡയാം താപസപത്തിയെ 
കണ്ടാരവരൊരു കല്ലായ്‌ വെളിയിട- 
ത്തിണ്ടലോട്ടം കിടന്നീട്ടന്നതായ്‌ തദാ. 


71 കണ്ടതാമക്കല്ലില്‍ വീണു 'കാകുത്സ്‌ഥനന്‍െറ 
തണ്ടലര്‍ത്തൃക്കാല്‍ തഴുവിയ പൂമ്പൊടി 
à ഉണ്ടതാം മോഹമിഴിയവേ ദിവൃത്വ- 
മാണ്ട രൂപം പൂണ്ടു തന്മയയണന്രടന്‍ 454 


69 പടൈനെട്ടംകണ്‍വാ ളറൈപുക പ്പടര്‍പുനന്‍ QI h 
CED) ക്‌ ചെടുന്തീരു Gago പടീകാട്ടീ 
മിടൈയും വെളവളൈ പുളെളാട്ട മൊലിപ്പ മെല്ലീയലാര്‍ 
വണ്ടിനം കടിമലര്‍ കുടൈവന കുളങ്കള* 


Wy Dat 4 


മടനൈയിന്‍ മാട്‌ 


കനൈയു മേട്ടയര്‍ കരുങ്കലേ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


Ser 


“es 


അഫല്യാമോക്ഷം 187 


കൊണ്ടല്‍നേര്‍വര്‍ണ്ണന്‍െറ പാദങ്ങള്‍ ചേന്നപോ- ** 
തിണ്ടല്‍്വെടിഞ്ഞവള്‍ ശാപവിമുക്തയായ്‌ x 
പണ്ടു കലന്ന വടിവാണ്ടു നിന്നതു 

കണ്ടു മുനിവരന്‍ ചൊന്നാനിതു വിധം:- ¥ 


72,73 ““ആകാശഗശേയെ മേദിനിതന്നില- 
ങ്ങാക്കിയ മന്നന്‍െറ വംശജനാം ഭവാന്‍ 
കേട്ടാല്യമിന്നുററ നന്ദിയോടാ മിന്നല്‍ 
തോറേറാരുടലോടൊതുങ്ങിയീ നില്ലവള്‍ 
തീവിന ചെയ്തൊരു ദേവരാജന്‍ DMI- 
ക്കായിരം ചെങ്കണ്ണരുളിയോന്‍ തന്നുടെ 
വത്നിയായ്യളേളോരഹല്യതാ”” നിങ്ങനെ 
പത്മജാവല്ലഭന്‍ കേട്ടപോതേററവും 
അത്ഭുതം പൂണ്ടുടന്‍ ചോദിച്ചു “DIGEN 
അമ്മയെപ്പോല്ുള്ളൊരിമ്മാന്യയിങ്ങനെ j 
പാപം ഭജിപ്പാനൊരു ഹേതുവെത്തുവാന്‍? 
പ്രാരബ്ദകമ്മമോ മററു വിനകളോ?” 


74,75,76 അങ്ങനെ രാഘവവാക്യം ശ്രവിച്ചുട- 
നാ മുനിശ്രേഷ്ഠനുരച്ചാന്‍ ““ശൃണ്ട ഭവാന്‍. 
പണ്ടു കുലിശധര, നസൂയാദികള്‍ൾ 
തീണ്ടാത്ത ഗൌതമനില്ലാത്ത വേളയില്‍ 474 


കൊണ്ടു AAW AMË പവ൯കഴല” കൂടിയ തൊപ്പ - 
പ്പണ്ടെ വണ്ണമായ” നന്‍റനണ്‍ മാമുനി പണിപ്പാന്‍, 


72 മായീരു വിശുമ്പിറ്കമൈ മണ്‍മശൈ ക്കൊണര്‍ന്തോ ഒന്ദെന്ത 

J മേയിന വുവകൈ യോട്ട മിന്നെന വൊതുങ്കി നിന്‍റാഠം 
തീനൈ നയന്തു ചെയ്‌ത തേവര്‍കോന്‍ റനക്കു ചെങ്കണ്‍ 

ആയിര മജിത്തോ൯ പന്നി യകലികൈ യാകു മെന്‍റാന്‍. 


പൊന്നെയേര്‍ ചടൈയാന്‍കൂറക്കേട്ടല്യം പൂരിന്‍ കേ; 


മുന്നൈയൂഴ്‌ വിനൈയി നാലോ 
അന്നെയേ യനൈയാട്‌ കിവ്വാ 


188 


0-0. 


77 


75 


76 


77 


In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


പുണ്ഡരീകാക്ഷിയഹല്യതന്‍ കൊങ്കകള്‍ 
പുണ്ടുകൊള്‍വാനിച്ഛു പുണ്ടാനൊരുദിനം. 
തയ്യലാള്‍ തന്‍െറ നയനവേല്ും കാമ- 
നെയ്യും ശരങ്ങളും മെയ്യില്‍ തറസ്റ്യാല്‍ 
വയ്യാതെ മാരമാല്‍കൊണ്ടു വശം കെട്ടു 
വല്ലഭനാം മുനിതന്നെയകററുവാന്‍ 
തക്കൊരുപായമെടുത്തു. കളവരററാ- 
രക്കല്യഗൌതമരൂപം ധരിച്ചുടന്‍ 
പുക്കാനഹല്യാസമീപഃ മിരുവരും 
മിക്കതാം കാമസമാഗമമാം മധു 
മത്തരായാകണ്ഠമാസ്വഭിച്ചീടവേ, 
ചിത്തമുണര്‍ന്നിതവള്‍ക്കുട,നെങ്കില്ലം 
തക്കതല്ലി നില താണതാണെന്നതു- 
മോക്കാതവളതിലാണ്ടുകൊണ്ടിടിനാള്‍. 
താഴാത്ത വെഭവം പൂണ്ട മുനിയതു 
താനേയറിഞ്ഞുവന്നാ൯ ത്രിണേത്രോപമന്‍, 


അമ്പാല്‍ തടയാനരുതാത്ത ശാപവും 
അ൯പാല്‍ വരവുമരുളം മഹാമുനി 


ആശ്രമമെത്തവേ, യാചന്ദ്രതാരമേ- 
യാതൃന്തികമപവാദം കലന്നവള്‍ 


ആമുനിപത്തിയാള്‍ നിന്നാൾ വിറച്ചുകൊ- 
ണ്ടാഖണ്ഡലന്‍ നിന്നിതാഖുഭൂഗ്രുപമായ്‌. 


തൈയലാ ണയന വേലു മന്മതന്‍ ശരമും പായ 
ഉയ്യലാ മുറുതി നായി യുഴല്‌പവ നൊരുനാ 800 
മൈയലാ Malu നീങ്കി മാമുനി ക്കററം ചെയ്തു 
പൊയ്യിലാ വുള്ള ത്താന്‍റ നുരുവമേ കൊണ്ടു പൃക്കാന്‍. 


പുക്കവളോട്ടം കാമ പ്പുതുമണ മതുവി ൯േററല'* 

ഒക്കവു ണ്ടിരുത്ത ലോട്ട മുണര്‍ന്തന ളൂണര്‍ന്ത പിന്നും 
തക്കതൻ റെന്ന വോരാഠാ താഴ്‌ന്തന ളിരുപ്പ ത്താഴാ 
മുക്കണ നനൈയ വാററന്‍ മുനിവനും മുട്ടകി വന്താന്‍. 


ശരന്തരു ശാപ മല്ലാ ററടുപ്പരും ശാപം വല്ല 

വരന്തരു മുനിവ നെയ്‌ത വരുതലും വെരുവി മായാ 
നിരന്തര മുലകി നിറ്‌കു നെട്ടംപഴു പൂണ്ടാഠം 900900 
പുരന്തര നടുങ്കി യാങ്കോര്‍ വൂച്ചയായ്‌പ്പോക ലുററാന്‍ 


https://archive.org/details/muthulakshmiacademy 


496 


അഹല്യാ 


78 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മോക്ഷം 


അപ്പോഴിരുവരും ചെയ്തതറിഞ്ഞുട൯ 
തീപ്പൊരി പാറിട്ടം കണ്ണാല്‍ മുനിവര൯ 
നോക്കിയ്യരച്ചിതു; ““നിന്‍കയ്യില്ലള്ളതാ- 
മക്കലിശത്തിനു തുല്യമെന്‍ വാക്കുകള്‍! 
ഉണ്ടാക നിന്മേനിയിങ്കലൊരായിര- 
മുണ്ടാക യോനികളായിരം മേനിയില്‍!” 
ശാപവചസ്സുകൾ വിണതോടൊപ്പമേ 


ഹാ! പാപമിന്ദ്രവപുസ്സം വികൃതമായ്‌. 


79 നാണവും പൃണ്ടവനാക്കും പരിഹാനധ്യ- 


നായിപ്പഴിയോടു പോയശേഷം മുനി 
മെല്ലിടയാളാമഹല്യയോടിങ്ങനെ 
ചൊല്ലിനാൻ: '“കല്ലായ്‌ക്കഴിക നീയുമിനി”? 


80 അപ്പോള്‍ പരവശയായ്‌ പറഞ്ഞാളവൾ: 


78 


79 


80 


“തൃത്പതേ, ഫാലനേത്രോപമാ മാമുനേ, 
എപ്പൊഴചമുന്നതന്മാര്‍ പൊറുത്തീടുന്നി- 

തല്ലരാം പാഴര്‍ ചെയ്തിടും പിഴകളെ. 
ആകയാലീയുള്ളവര്‍ക്കരുളീടണം 
ശാപമോക്ഷം, കരുണാലയ, പാഹി മാം” 
ചൊന്നാൻ മുനി: ““യെങ്കിലണ്ടാം നിനക്കിനി. 
യിന്നീയഴല്‍പ്പാടില്‍ നിന്നൊരു മോചനം, 


തീവഴി ചിന്ത നോക്കി ച്െയ്തതൈ യ്യണര്‍ന്തു ചെയ്യ 
നവനൈ നിന്‍ കൈ ച്ചട്ടശര മനൈയ ചൊല്ലാല്‌ 
വറികുറി യുനക്കു ണ്ടാകെന്‍റു 

ലാംവ ന്തിയൈന്തന വിമൈപ്പിന്‍ മുന്നം. 


തുയവ 
ആയിര മാതര്‍ക്കുള്ള 
ഏയിന നവൈയെ 
എല്ല്പയി നാണ മെയ്‌തി യാവര്‍ക്കു നകൈവ ന്തെയ്‌ത — 
പ്പല്ലിയ പഴിയി നോട്ടം പുരന്തരന്‍ പോയ പിറ 

മെല്ലിയ ലാളൈ നോക്കി വിലൈ മക ളനൈയ നീയും 
ARID ലാതി യെന്‍റാന്‍ കരുങ്കലായ്‌ മരുങ്ക വീഴ*വാഠം 
പിഴൈത്തതു പൊരുത്തലെന്‍റും പെരിയവര്‍ ASEM AWIG 


ആഴററരും കടവു ളന്നായ്‌ മുടിവിതറ്‌ കരു കെന്ന- 


https://archive.org/details/muthulakshmiacademy 


189 


516 


190 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


Bl 


82 


83 


81 


82 


83 


കമ്പരാമായണം 


തണ്ടാരണിമാല പുണ്ട വനമാലി 
കൊണ്ടല്‍ നിറമാര്‍ന്ന ദാശരഥിയുടെ 


തൃക്കഴല്‍പ്പുമ്പൊടിയേളുന്ന വേളയി- 
ലിക്കല്ലരുവം വെടിയാം നിനടക്കടോ”” 
ഇന്ദ്രനെക്കണ്ടു ദേവന്മാര്‍ MANY. 
തന്നെ മു൯നിത്തിയപേക്ഷിക്ക കാരണം 
അക്ഷണം കോപം വെടിഞ്ഞു മുനി സഹ_ 
സ്രാക്ഷനായ്‌ മാററിനാനശ്ശൂചീകാന്തനെ. 
അങ്ങനെ സന്തൂഷ്ടരായ്‌ പ്പോയി വാനവഃ- 
രിങ്ങനെ കല്ലായ്‌കിടന്നിതു തയ്യലാള്‍, 


ഇങ്ങനെയല്ലോ നടന്നു പണ്ടി; ന്നിയു- 
മിങ്ങനെ വന്നുപെടാതെയിപ്പാരിനു 


ജീവനമുണ്ടാകയെന്നി, തുയക്കൊരു 
കാരണം കാ൪കൊണ്ടല്‍വണ്ണ, ഞാന്‍ കാഞണ്മിലം 


അങ്ങു ഞാന്‍ കണ്ടേന്‍ തവ ബാഹ്ൃവൈഭദവം 
ഭംഗമില്ലാതെയാ രാക്ഷസീഹത്യയില്‍. 


ഇന്നിതാ കണ്ടേന്‍ തവ പാദപങ്കജ- 
ത്തിന്നെഴും മാഹാത്മൃമാകെ മനോഹര!” 


തിന്മ തിണ്ടാത്തോരുതവിയണസ്ക്കുന്ന 
പൊന്മയം ചേവടി ചേരുന്ന തമ്പുരാന്‍ 


ത്തതൈത്തുവ ണ്ടിമീരും തണ്ടാര്‍ ത്തശരത രാമ നെന്‍പാന്‍ 
കഴററുകള്‌ കതുവ വിന്ത ക്കല്ലരു ത്തവീര്‍തി യെന്‍റാന്‍, 


അന്തവി ന്തിരനൈ ക്കണ്ട വമരര്‍കഠം പീരമന്‍ മൂന്നാ 


വന്തുകോ തമനൈ വേണ്ട മററവൈ MUISTO മാറാ. 
ച്ചിന്തൈയീന്‍ മുനിവു തീര്‍ന്തു ചീറന്തവാ യീരംക ണ്ണാക്ക- 


ത്തന്തമതുലകു പൂക്കാര്‍ ഒതൈയലും കിടന്താഠം കല്ലായ്‌ 


ഇവ്വണ്ണ നീകഴ്‌ന്ത വണ്ണ മിനിയന്ത ayaa ക്കെല്ലാം 
ഉയ്‌വണ്ട aol മറേറാര്‍ തുയര്‍ വണ്ണ മുറുവ തുണ്ടോ 

മൈ വണ്ണുത്തരക്കി പോരിന്‍ മഴൈ വണ്ണ ത്തണ്ണൂലേയും ' 
കൈവണ്ണ മജംമ്യണ്ടേന്‍ കാല”വണ്ണ മിങ്ക ക്കണ്ടേന്‍ 


തീതീലാ വൃതവി ചെയ്ത ചേവടി ക്കരീയ oaran”? 


കോതിലാ ക്കുണത്താന്‍ ചൊന്ന പൊരു agai മനത്തിര്‍ കൊണ്ടു 


https://archive.org/details/muthulakshmiacademy 


536 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അഹല്യാമോക്ഷം 


അത്മുനിതന്നുടെ വാക്യമെല്ലാം മനം 
തന്നിലുറപ്പിച്ച ചൊന്നാനിതുവി ധം: 
*“പോന്നാലുമമ്മേ, വഴിയിലിടര്‍ പെടാ- 
തിന്നു കാത്തീട്ടമേ ഗൌതമാശിസ്ററുകള്‍”” 


84 ശ്രീരാമചന്ദ്രനരുളാലഹല്യയും 


പോയാളവരുമൊന്നിച്ചു മിഥിലയില്‍. 
ഗതമമാമുനി തന്നാശ്രമമവ- 
രാതങ്കഹിനം പ്രവേശിച്ചപോതുടന്‍ 
വന്നോരതിഥിജഗനത്തെയും ഗൌതമ. 
നുന്നതാനന്ദമുപചരിച്ചീടിനാന്‍. 
ഗാഥിസൃതനതുനേരം മഹഷിയോ- 
ടാദരപുവ്വം പറഞ്ഞാ.നിതുവിധം: 


85 “അഞ്ജനവണ്ണന്‍െറ തൃച്ചേവടിപ്പൊടി- 


84 


85 


യങ്ങണഞ്ഞിട്ടന്നതിന്‍ മുന്‍പു മാമുനേ 
അത്ഭുതം ദേവിയഹല്യയാള്‍ മുമ്പുള്ളൊ- 
രാകമ്രരൂപം ധരിച്ചാ; ളിനിബ്‌ഭവാന്‍ 
ഏതുമുള്ളാല്‍ പിഴ ചെയ്യാഞത്തൊരിമ്മാനൃ- 
മാനിനിതന്നെപ്പരിഗ്രഹിച്ചീടണേ” 
കഞ്ജഭവതുല്യഗൌതമനാവാക്യ- 
മംഗീകരിച്ചു കൈക്കൊണ്ടാനഹല്യയെം 


മാതവ MBB ണ്ടാക വഴിചട്ട പടരു റാതേ 
പോതു നീയന്നൈ AMG പൊന്നടി വണങ്കി പ്പോനാന്‍. 


അരുന്തവ നുറൈയു ടന്നൈ യനൈവ രണുക ലോട്ടം 
വീരുന്തിനര്‍ തമമ്മേക്കാണാ ഒമെയ്‌മുനീ വിയന്ത നെഞ്ചന്‍ 


പരിന്തെതിര്‍ കൊണ്ടു പുക്കു ക്കടന്മുടെറ പഴതു റാമല” 
പുരിന്തപിന്‍ കാതിചെമ്മല്‌ പുനിതമാ തവടെന നോക്കി. 


അഞ്ചന വണ്ണ ത്താന്‍റ നടിത്തുകള്‌ കതുവാ മുന്നം 
വഞ്ചിപോ ലിടൈയാണ്‍ മുന്നെ വണ്ണത്ത ളാകീ നിന്‍റാഠം 


നെഞ്ചിനാര്‍ പീഴൈപ്പി ലാളൈ നീ യലഴെ ത്തിട്ടക വെന്ന. 


ക്കഞ്ചമാ മുനിവ നന്ന മുനിവനും å രുത്തുട്‌ കൊണ്ടാന്‍ 


https://archive.org/details/muthulakshmiacademy 


191 


556 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy | 


192 കമ്പരാമായണം 


86 അല്ലേതരഗുണശാലിയാം രാഘവ- 
നപ്പോള്‍ നമിച്ചിതു ഗൌതമപാദങ്ങള്‍, 
വിന്നെത്തൊഴുതു വലംവെച്ചു യാത്രയും 
നന്നായ്‌മൊഴിഞ്ഞു പുറപ്പെട്ട മുവരും. 
പൂമണം തങ്ങിത്തുളമ്പമച്ചോലവി_ 
ട്ടാമോദപൂവ്വമവര്‍ കണ്ടു മുന്നിലായ്‌ 
നാനാമണിഗണശോഭിതപ്രാകാര- 
മാനാകമൌന്നത്യമാളന്ന ഗോപുരം. 564 


86 കണം കളാ ലൂയര്‍ന്ത വള്ളല്‌ കോ തമന്‍ കമല ത്താഠംകഠം 
വണംകീനന്‍ വലം കൊ ണ്ടെത്തി മാശറു കറ*പിന്‍ മിക്ക 
അണങ്കിനൈ യവന്‍കൈ യീന്താ ണ്ടരുന്തവ നോട്ടം വാശം 
മണംകിളര്‍ ചോലൈ നീക്കി മണിമതിര്‍ കീടക്കൈ കണ്ടാര്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 


1 “കുററമറെറഴ്ം മലര്‍ 
വിട്ടിട്ടു പുമങ്കയാള്‍ 
മുററും താന്‍ നടത്തിയ 
പെരിയ തഡസ്സാലെ 
ഇങ്ങുവന്നവതാരം 
ചെയ്ത'” വെന്നല്ലോ ചൊല്ലീ 2 
പൊങ്ങിയ രത്തദ്ധ്വജ- re, | 
ഹസ്തങ്ങള്‍ നീട്ടിക്കൊണ്ടേ 
കാവലാണ്ടിട്ടം പൂരി 
കമലനേത്രന്‍ രാമ- 
ദേവനെ വിളിക്കുന്നൂ 3 
വിരയെ വന്നീട്ടവാന്‍. 


2 മററാരുമില്ലാ രാമ- 
നല്ലാതെയുചിതനാ-- 
യുററവനായുമെന്നു 
നിനച്ചും കൊണ്ടു തന്നെ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


194 


കമ്പരാമായണം 


ധര്‍മ്മത്തെത്തന്നെ ദൌതൃ- 
കര്‍മ്മത്തിന്നയന്ത്വേ,- 

യമ്മനോജ്ഞാംഗിക്കിതാ 
മംഗല്യം ചാര്‍ത്തീട്ടവാന്‍ 


വന്നിട്ടന്നല്ലോ രാമ- 
നെന്നു സമ്മോദം പൂണ്ട 
സ്വര്‍ന്നാരീജനം നൃത്തം 
ചെയ്‌വതുപോലെ കണ്ടാര്‍ 


നിറന്നമേടകളി- 
ലണിയായുയന്നിട്ട 

നിരന്ന കൊടിക്കൂറ 
കാററിലാടീടും HIP. 


പകലിന്നൊളി പാടേ 
മറച്ചുംം മാനം പാലി൯ 
കടലായ്‌ മാററിക്കൊണ്ടും, 
മിഥിലാനഗരത്തി൯ 
മാളികമേലേ നീണ്ടു 
നിന്നിടും കൊടിത്തുകില്‍- 
മാലകള്‍, മുകില്‍ക്കുലം 
തൊട്ടിട്ടം പൊഴ്ുതെല്ലാം 
നനയും, വീണ്ടും മുകില്‍ 
കുഴ്‌ന്നതാമകില്‍പ്പുക 
തടവും തോറും പെട്ടെ 


ന്നുണങ്ങും കാഴ്ച കണ്ടാര്‍. 20 


വരംപില്‌പേ രഴകി നാളൈ മണം ചെയ്‌വാന്‍ UTSI റാനെന്‍റു 
അരംഭപെയര്‍ വീയശുമ്പിീ നാട്ട മാടലി നാട ക്കണ്ടാര്‍ 


പകര്‍ക്കതീിര്‍ മറൈയ വാനം പാര്‍ക്കടലഴ* കട്ടപ്പ നീണ്ട 

തുകീര്‍കൊടി മീതിലൈ മാട ത്തുമ്പരില* തുവ൯റി നീന്‍റ 
മുകിര്‍ക്കുലം തടവും തോറു നനൈവന മുകിലില* ചൃഴ്‌ന്ത 
അകീര്‍പുകൈ ക്തുവും തോറും പൂലര്‍വന വാക ക്കണ്ടുര്‍ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മീഥിലാദര്‍ശനം 195 


4 ആശയോടമൃതത്തില്‍- 
ത്തുലിക മുക്കി, ത്തനി- 
ക്കായതില്ല വയവ- 
സൌന്ദയ്യം വരച്ചിടാന്‍ 
ആ വിധം Mamam- 
യത്ഭുതസ്തബ്യനാക്കു- 
ഞാറേററമഴകുററ 
സീതയെപ്പെററ മൂലം 
ഇന്ദിരയിരുന്നെഴ്ചം 
പങ്കജമായിത്തീന്ന 
പൊന്മതിലാളും പൂരി 
വുകിനാരവരപ്പോള്‍. 


ട്‌ ഭാഷയ്ക്കു ശാസ്ത്രം ചൊന്ന 

മാമുനി കുടിക്കയാല്‍ 
ശേഷിച്ച രത്നാകര- 

വിസ്‌ തൃതതലം പോലെ, 
അല്ലിങ്കല്‍ത്തി ളങ്ങുന്ന 

മീനൊളി വാനം പോലെ, 
നല്ലഴകാണ്ടും നീണ്ടും 

വിളങ്ങും വീഥികളില്‍ 
വെണ്ബതിക്കലപോലാം 

ഫാലത്തിന്നൊളിയാളും 
പ്പെണ്മണിമാരും കാന്ത- 

വൃന്ദവും വെറുക്കയാല്‍ a2 


4 ആതരി ത്തഴകിര്‍ കോറോയ” ത്തവയവ മമൈക്കും തഒന്മെ 
യാതെന ത്തികൈക്കു മല്ലാന്‍ 2 DMO" മെഴുത വൊണ്ണാ- 
ച്ചുതൈയൈ ത്തരുത ലാലേ തിരുമകളിരുന്ത ചെയ്യ 
പാ മന പ്പൊലിന്തു തോന്‍റും പൊന്മതിന്‍ മിതിലൈ പുക്കാര്‍. 


5 ചൊര്‍ചലൈ മുനിവ നുണ്ട ചുടര്‍മണി ക്കടല്യം തുന്നി 
ആര്‍ കലം തിലങ്ക പന്‍മീ നരുമ്പിയ വാനും പോലു 


https://archive.org/details/muthulakshmiacademy 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


198 


കമ്പരാമായണം 


പൊന്നണിയെല്ലാമൂരി- 
യെറിഞ്ഞു കളഞ്ഞവ 

മിന്നിട്ടം വീഥികളില്‍- 
പ്പകിനാരവരപ്പോള്‍. 


അങ്കശമറുത്തേതു- 
മഞ്ചാതെ കുന്നിന്നൊക്കും 
BROA പൊഴിക്കുന്ന 
മദനീരാറായ്‌ത്തീന്ര. 
അക്കരിയാറും, കടി- 
വാളത്തോടോടുന്നതാ- 
മശ്വത്തിന്‍ വായ്‌ വെണ്‍നുര. 
പ്പഴയും കലന്നൊന്നായ്‌ 
തേരുരുളാലേ ചെളി 
പപെട്ടതി൯ മീതെ വീണ്ടും 
തേരുകള്‍ പോകെപ്പൊടി- 
പൊന്തിയു, മിതേ മട്ടില്‍ 
ഒന്നിനോടൊന്നു മാറി- 
യിന്നപോലെന്നോതീടാ- 
നെന്നാക്കുമരിപ്പമാം 
തെരുവിൽ ച്ചെന്നാരവര്‍. 


ഇമ്പമായ്‌ മൊഴിഞ്ഞീട്ടം 
പെണ്‍കൊടിമാരക്കാമ- 

സമ്പ്വഹാരത്തില്‍ കോപ്പി- 
ച്ചെറിഞ്ഞ പൂമാലകള്‍, 


വീര്‍കടലെ നുതലി നാരു മൈന്തരും വെറുത്തു നീത്ത 
പൊര്‍കലൻ കിടന്ത മാട നെട്ടന്തൊരു വതനീര്‍ പോനാര്‍ 


താറുമായ” തറുകട്‌ ക൯റ ന്തടമത വരുവി താഴ 
ആറു മായ്‌ ക്കലിന മാവി ലാഴീയാ ലഴിന്തോരം റായ” 


ച്ചേറുമായ്‌ ത്തേര്‍ക ളോട ത്തുകളുമാ യൊന്‍േറോ ടൊന്‍റു 
മാറുമാ റാകി വാളാ കിടക്കിലാ മറുകീര്‍ ച്ചവന്‍റാര്‍ 


തണ്ടുത ലി൯റി യൊന്‍റി ത്തലൈത്തലൈ പീറന്ത കാതല്‌ 
പിന്‍ കലവി പോരി നെ j 
gma J പ്പ ശിന്തമെന്‍ മകളി രേപ്പോല* 


https://archive.org/details/muthulakshmiacademy 


44 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 197 


8 


നിങ്ങാതെയിരുപുറ- 

മൊരു പോലൊന്നായ്‌ത്തീര്‍ന്നു 
വിങ്ങീട്ടം കാമക്കനി- 

യാസ്വദി ച്ചതി൯ ശേഷം 
താന്തയായ്‌ ശയിക്കുന്ന 

കാന്താംഗി കണക്കെങ്ങും 
വണ്ടുകള്‍ മേലേ പൂണ്ടും 

തേന്‍തുള്ളി വീഴ്‌ത്തി ക്കൊണ്ടും 
ചന്തത്തില്‍ക്കിടക്കുന്ന 

പൂമേടത്തെരുവിങ്കല്‍ 


സാന്ദ്രസമ്മദം പൂണ്ടു 
നടന്നു ചെന്നാരല്ലോ. 


തേനൊലി പോലെ നിണ്ടു 
തിരണ്ട വീണാനാദം 
താനമായ്‌ച്ചേരും കള- 
കണ്ഠജഗാനത്തോടെ 
മദുളദ്ധ്വാനം പൊന്തി- 
യിണങ്ങും മേളം പൊങ്ങി, 
ഹസ്തങ്ങള്‍ ചെല്ലുന്നിടം 
നേത്രങ്ങ, BUNGRIE Io 
ചിത്തവും ചെല്ലെം ക്ൃശ_ 
മദ്ധ്യകൾ മനോഹര- 
നത്തനമാട്ടം സ്വര്‍ണ്ണ- 
ശാലകൾ കണ്ടാരവര്‍. 


ae ലവീയ്‌ se 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


198 കമ്പരാമായണം 


9 വണ്ടുകള്‍ കൃശോദരം 
കണ്ടേററമനുകമ്പ 
പുണ്ടതിദൈന്യത്തോടെ 
മുരണ്ടു പൊന്തീടവേ 
ചെനമ്മെഴും പവിഴക്കാ 
ചേന്ന നന്മരതകു- 
സമ്മിതം കവുങ്ങിന്മേല്‍- 
ത്തങ്ങിട്ടമുഞ്ഞാലിന്യേല്‍ 


കന്മഷം മുററും ജന്മം 
പോലവേ വന്നും പോയും 
പെഞ്ജണിമാരാട്ടമ്പോ- 
ളായതിന്നൊപ്പം തന്നെ 
കണ്ടു നിന്നീട്ടന്നോരു 
കാമുകന്മാക്കും ചിത്തം 
തിണ്ടാട്ടം മനോഹര- 
ദൃശ്യവും കണ്ടാരവര്‍. 


10 രത്നവും പൊന്നും ഹാരം 

ചമരിവാലും കാടു- 

പെററതാമകിൽ, മയില്‍- 
പ്പീലിയുമാനക്കൊമ്പും 

വയലില്‍ വരമ്പിന്നു 
കഷകര്‍ കൂമ്പാരങ്ങള്‍ 

കുമിക്കം പടി aol- 

ao ക്കാവേരി, കരകളില്‍ : 68 


9 പൂശലി നെടുന്ത വണ്ടു മരുങ്കിനു ക്കിരങ്കി പ്പൊ 
മാശ്ുറ പിറവി പോല വരുവതു പോവ താകീ_ 


ക്കാശറു പവള ച്ചെങ്കായ്‌ മ്മരതക ക്കരുകിര്‍ പൂണ്ട 
ഉയശലി൯ മകളിർ മൈന്തര്‍ ചിന്തൈയോ ട്ടലവ ക്കണ്ടാര്‍ 


10 വരപ്പറു മണീയും പൊന്നു മാരമും കവരി വാലും 
ചുരത്തിടൈയകിലും 2ഞ്ഞൈത്തോകൈയും തുമ്പിഭക്കാന്പും 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിശ്കിലാര൪ജനം 199 


പരത്തും പോലെ, വണികി- ine 
ശ്രേഷ്ഠന്മാരിവയെല്ലാം 

നിരത്തി വിററീടുന്നോ- ലൂ 
രാപണം കണ്ടാരവര്‍ം 


11 മത്തുകോല്‍ തയിര്‍ക്കല- 
ത്തിങ്കല്‍പോല്‍ മനസ്സിനെ 
മന്മഥബാണം മഥി- | 
ച്ചുന്മത്തപ്രേമമോടെ 
പിണങ്ങിപ്പിന്നെപ്പോരി- 
ലിണങ്ങും ജായാവരര്‍- 
ക്കിണയായ്‌ വജ്ൂദന്ത- 
ദ്വന്ദ്വങ്ങള്‍ കൊണ്ടു കുത്തി 


കത്തിട്ടം കോപം കണ്ണില്‍ 

കാട്ടി മാമല പോലെ 
മത്തമാതംഗം മാറാ- i 

തേററിട്ടം രംഗം കണ്ടാര്‍. 


12 കൂര്‍പ്പിച്ച നഖം മിന്നും 
കൈത്തളിര്‍ നോവും പടി 
കെല്ലോടു മുറുക്കാണി 
പിടിച്ചു തിരുകിയും 
തേനൊലി പോലാം വീണ- 
ക്കമ്പികള്‍ മുറുക്കിയും 


_പരപ്പിയ പൊന്നി യന്ന വാവണം പഠ c 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


200 കനിരാമായണ്ടം 


മാനസം വിരതത്തുമ്പി- 
ന്നൊപ്പമേ ചെല്ുത്തിയും 

| പുഞ്ചിരിതൂകി, വിരു. 

| നട്ടം പോല്‍ കല്യാംഗികള്‍ 

| കൊഞ്ചിട്ടം തെളിഗാനം 


നുകര്‍ന്നു ചെന്നാരവര്‍. 


i 13 മണ്‍കുടം മെനയുന്നോന്‍ 
തിരിക്കും ചക്രം പോലെ 
മണ്ഡലഗതിയോട്ടം, 
മഹത്വമാളന്നവര്‍ 
തങ്ങളില്‍ക്കൊള്ളും പ്രേമം 
പോലേററമഭംഗമായ്‌ 
നീങ്ങിയും ജ്ഞാനിക്കുള്ള 
ബോധം പോലേകാഗ്രമായ്‌ 
കടിഞ്ഞാണിട്ടോരശ്വ- 
ജാലങ്ങള്‍ കണ്ണിന്നേതും 
പിടികിട്ടാതേ ശീഘ്രം 


ey പാഞ്ഞിടും കാഴ്ച കണ്ടാര്‍. 


രാകിയ വേലം രതീ- 
DIMOVA വില്ലം ഭംഗ 
രാജികള്‍ പോലാം mie- 


ച്ചുരുളം ചെന്തൊണ്ടിയും 


ല വാളിയിന്‍ വ 


Ass 


ovaio" 


വെന്‍റു omotana on 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍രനം 201 


തന്നിലേ കൊണ്ടും, നീണാള്‍ 

തങ്ങിയ കളങ്കത്തെ- | 
യൊന്നോടെ നീക്കിക്കൊണ്ടും 

മണിമാളിക തോറും | 
നിരക്കെക്കണ്ടാരവര്‍ 

ജാലകദ്വാരങ്ങളി- 
ലൃദിച്ചു പൊന്തും പൂണ്ണ- 

ചന്ദ്രമണ്ഡലമേറെ. 


15 വളൂങ്കകിണ്ണങ്ങളില്‍- 
YDM നറും പൈന്തേ൯ 
പരുകിം പ്പാല്‍പ്പുഞ്ചിരി 
തുകിയും പേയോതിയും 


ഒളിപ്പിച്ചാലുമേതു- 
മൊളിയാപ്പി ണക്കങ്ങള്‍ 


വെളിക്കു കാട്ടീട്ടന്നോ- 
രാനന്ദത്തഴപ്പാര്‍ന്നും 


നിരക്കെക്കണ്ടാരവ- 
രങ്ങെങ്ങും ചെന്താമര- 


മലക്കൊത്തിട്ടം മഞ്ജു- 
വദനം മനോരമ്യം. 


16 മെയ്യോട്ട മെയ്‌ ചേര്‍ന്നുണ്ടാം 
ഭോഗവുൃമതിന്മിതെ 
മെയ്യിനു വിലയായി - 
പ്പുണവും കൊള്ളുന്നോരായ്‌ 


മൊക്ക വുടനുണ്ടു വിലൈ 


ലാര്‍ത മുള 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


202 കമ്പരാമായണം 


ഉരഗഫണം പോലാം 

ജഘനമെഴും വാര- 
തരുണിമാര്‍ക്കുള്ളതാ- 

മുള്ളം പോല്‍, പളിങ്ങ പോല്‍ 
OMAR ad മുനയേല്ലെ,- 

ക്കറുത്തും കൈത്തലത്തി- 
ലെത്തുമ്പോള്‍ ചെമപ്പാര്‍ന്നും 

തോന്നുമാറാതിരമ്യം 
കന്ദുകജാലങ്ങളെ- 

ക്കൊണ്ടങ്ങു പലതരം 
സുന്ദരലീലാരംഭം 


കണ്ടുകണ്ടവര്‍ ചെന്നാര്‍. 


17 കടകം കണ്ഡലവും 
ഹാരവും കാലിംഗമാം 
വസനം വിണാദിയ്യ_ 
മങ്ങനെ പലവക 
പന്തയം വെച്ചുകൊണ്ടും 
സൌരഭം മുറവും കുനു- 
കുന്തളാവലിയേറെ- 
ച്ചന്തമോടഴിയവേ 
ABE കരുക്കളെ- 
പ്പാടലപ്രടമാക്കി- 
പ്ൃങ്കനയനകള്‍ 


കൃതാടുമിടം കണ്ടാര്‍. 116 


മൈയരി നെട്ടം ക ണോക്കം പട്ടതലും കരുകീ വന്തു 
ടെകപുകിറ്‌ ശിവന്തു കാട്ടും കുന്തുകം പലവും കണ്ടാര്‍ 


17 കടകമും കുഴൈയും പൂണു മാരമും കലിംക mgpa 
വടകര മകര WIJO വട്ടിനി കൊട്ടത്തു വാശ- 


ത്തൊടൈയലം കോതൈ ചോര പൂളിങ്നായ്‌ചിവപ്പത്തൊളു- 
പ്പടടെനെടും കണ്ണാ രാട്ടം പഴെണ്ണുകറം പലവും കണ്ടാര്‍ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 203 oi 


18 പങ്കജം, കരും നെസ്ത,- i be 

ANMIEJo, പടര്‍വള-- 

പ്പുങ്കൊടി, നീലോല്പലം, 
ചെങ്കിട, തരംഗങ്ങള്‍, y - 

കെണ്ടമിന്‍൯, ചെനവരാല്‍ 
—ഈ വകസ്തെല്ലാമഴ- 

ലാണ്ടിട്ടം പടി തുല്യ- | 
മററുള്ളോരവയവം d 


പുണ്ടിട്ടമഴകുററ 
മങ്കമാര്‍ സവിലാസം 


നീന്തിട്ടം പുമ്പൊയ്‌കകള്‍ 
പലതും കണ്ടാരവര്‍. 


19 അങ്ങെങ്ങും വാഞ്ഞുചെല്ലു- 
മിന്ദ്രിയഗ്രാമങ്ങളില്‍ 
മങ്ങിയും മയങ്ങിയും 
നിന്നിട്ടം ബോധം പോലെ 


പൊങ്ങിയും മേലേ തങ്ങി 
മറഞ്ഞും നില്ലം മട്ട 

ഭംഗിയായ്‌ യുവാക്കന്മാ- 
രാടിടും കാഴ്ചകണ്ടാര്‍. 


20 പകലോനൊളിയാര്‍ന്ന 
മേനിയും പൊരുളാക്കും 


പകരും തന്മയുള്ള 
കരളും കലര്‍ന്നുള്ളോര്‍ 


18 പജ്കയ ക്കുവളൈ യാല്‌ പടര്‍കൊടി വ ള്ളെ നീല 
Se 
ല 


+ Ý 9 
Fe es 

ത്തങകഠാവേ റുവമൈ യില്ല DW T 
മങ്കൈയര്‍ വിരുമ്പി 


| CC-0. In Public Domain. Digtized by Muthulakshmi Research Academy € 


204 കമ്പരാമായണം 


പകയായ്‌ പരമേശന്‍ | 
തൃക്കണ്ണിലെരിക്കാതെ 
പുകഴായ്‌ പ്പുലര്‍ന്നീട്ടം 
പുവമ്പന്മാരായുള്ളോ൪ 
പകയോര്‍ക്കേററം GW- 
മുണ്ടാക്കും വരിവില്ലു 
പകഴിയോടും ചെന്താ൪ 
ക്കൈയ്‌കളില്‍ വിളങ്ങുന്നോര്‍ 
പകയാററാനായ്‌ പത്മ- 
ലോചനാപാദം താങ്ങി 


സ്വകമാം ശിരസ്സിങ്കല്‍ 
ചെഞ്ചായമേററുളള വര്‍ 
സകലജനചിത്ത- 
നേത്രങ്ങൾ കവര്‍ന്നീടും 
സരസയ്യവവീര- 
ന്മാരെയും കണ്ടാരവര്‍. 


21 പൈങ്കിളിയോട്ടം പല 

പാല്‍മൊഴി ചൊല്ലീ നാക- 
പ്പെണ്ബണിമാര്‍ നാണിക്കെ- 

പ്പങ്കല കൊയ്യുന്നേരം 
മയിലും പുവല്ലിയും 

പോലെഴും മല്ലാക്ഷികള്‍ 
വഴിയേ തോറേറാടീടു- 

മരയന്നത്തെക്കാണ്‍കെ 
വണ്ടിനം കളിയാക്കിട 

യാത്തിട്ടും പൃങ്കാവുകൾ 
Sides: 


നാണ മലര്‍ ഒ കൊയ്യും 
ന്നവര്‍ d 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


തിഥിലാദര്‍ശനം 205 


22 ഉമ്പക്കു ചേരും MM- : 

സൌധത്തിന്‍ നിഴല്‍പാഞ്ഞി- 

ട്ടിങ്ങുതാന്‍ ദേവലോക 
സരന്ദര്യമെന്നോതിയ്യം 

ഗംഗയോടൊത്തും രാജ- 
ഗേഹത്തില്‍ പൊന്നിന്‍മതി- 

ലെങ്ങുമേ ചുഴ്‌ന്നു മിന്നും 
കിടങ്ങു കണ്ടാരവര്‍. 


23 വൊന്നിനുള്ളൊളി, പൂവിന്‍ 
കാന്തിയും മണം, MECO- 
നിന്നെഴ്ം രുചിയ്യം പോല്‍, 
കാവ്യത്തി൯ രസം പോലെ 
അന്നങ്ങള്‍ പേടയൊത്തു TE 
വിളയാടിട്ടം കാഴ്ച 
കന്നിമാടത്തി൯ മുന്‍പില്‍ 


കണ്ടാരൊട്ടയലത്തായ്‌ . 


24 പത്മജന്‍ മുതലായോ- 
രെല്ലാരുമുപമിക്കാ- 
നെട്പൊഴുമഴകിങ്കല്‍ 
പത്മയെ MMY; l 


മമ amid ക്കേയും മാളികൈ യോളി m 
ഇമ്പര്‍ ത്തോന്‍റും നാകര്‍ക നാട്ടി നെഴില്‌ കാട്ടി 


പ്പമ്പി പ്പൊങ്കം HOARD) നാഴ്‌ന്ത പടൈമ( 
അമ്പൊര്‍ കോയിര്‍ പെ രില്‌ 2499 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


206 


25 


26 


കമ്പരാമായണം 


അപ്പത്മയല്ലോ നില്‍പു; 
മറെറാന്നായുപമാനം 

കല്ലിപ്പാനില്ലാതായി 
കവികള്‍ക്കാക്കും തന്നെ! 


പാര്‍വതിഭേവിക്കൊക്കും 
പാല്‍മൊഴിമാരെല്ലാരും 
പാത്തിടില്‍ കരാഞ്ജലി 
ശീഷത്തിലര്‍പ്പിച്ചീടും 
പാരമക്ഷാമഗുണ.. 
ശാലിനിതിരുമേനി 
പുരിക്കുമഴകൊളി- 
ക്കന്തമേ കാണത്തവ൪ 
പാരിങ്കലുള്ള്ളോരെല്ലാം 
കണ്ണുകള്‍ക്കിമ വന്ന- 
പാടോര്‍ത്തു ശപിച്ചീടും 
തന്നെത്താന്‍ നിരന്തരം 
വാനവരനിമേഷ- 
രോര്‍ത്തീടുമിരുകണ്ണാല്‍ 
നൂനമിന്നൊരുഫല- 
മില്ലാതെ വന്നെന്നേവംം 


മാനിനെ വെന്നും കൊല 
വാളിനെക്കൊന്നും DWD- 
മീനിനെപ്പിന്നാക്കിയും 
പിടയും കണ്ണള്ളവള്‍ 


അപ്പെൺടാനേ യായിന പോതിം കയല്‌ വേറോര്‍ 
ഒപ്പെം കേകൊണ്‍ ടെവ്വകൈ നാടീ HAAD ചെയ്‌വേം 


25 


ഉടമെയാ ളൊക്കു മങ്കെയ രുച്ചി ക്കരം വൈകും 


കമൈയാണ്‍ മേനി കണ്ടവര്‍ കാട്‌ചി ക്കുരൈ കാണ 
ഇമൈയാ നാട്ടം പെററില മെ൯റാരിരു agoa” 
 അമൈയാ AMOI രന്തര വാന ത്തവരെല്ലാം 


26 വെന്‍റം മാനൈ ത്താരയില്‌ വേലും കൊലൈവാളും 
HIMO മാന പ്പേര്‍കയ ലഞ്ച 4109" കണ്ണാം 


https://archive.org/details/muthulakshmiacademy 


164 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 207 


മേരുവും പാലാഴിയു- 
മില്ലാതെ വാനോരന്ന- 

ച്ചാരുവാം വെബ്ാടത്തിൽ 
ച്ചേന്നതാമമൃതല്ലോ. 


27 തേന്മൊഴിയാളാമൊരു 

പെണ്ണിനെത്തരാനിനി 

നാന്മ്രഖനസാദ്ധ്യമാ- 
വാനവരിരന്നാല്യം 

നയണിയെഴ്യമാഴി- 
MADEO വേറെ- 

യൊന്നിനിത്തന്നീട്ടവാ- y 
നാവതല്ലോര്‍ത്തിടണം, 


' ൭8 വാനകം കാത്തീട്ടന്നോ- 
രിന്ദ്രനും കൊതി തോന്നും 
മേനക തുടങ്ങിയ ae 
മാന്മിഴിമാരെല്ലാരും 
ആ നവനിതാംഗിത- 
ന്നഴകു കണ്ടിട്ടേററം 
മാനസമഴല്‍പ്പെടു 
DIS’ കുന്ത ദിനംതോറും. 
മാനിനിമണിമാരാ- 
മവര്‍തന്മ്ൃഖശീത- 
ഭാനുവിന്നെന്നും പകട 
ലെന്നായിത്തിര്‍ന്നു Na. 


കന്‍റം മാട ക്കോവി നളിക്കും കടലന്‍റി 


അ... SAF 2 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


‘208 കമ്പരാമായണം 


29 ചെന്താരു വെടിഞ്ഞിന്നീ 

മങ്കയാള്‍ മന്നില്‍ പ്പിറ- 

ന്നെന്നതി൯മൂലം, മേനി 
വാട്ടിട്ടം തപോവ്രതം 

അന്തണന്മാരോ ധമ്മ- 
മുരത്തിയോ ദേവന്മാരോ 

സന്തതം ചെയ്താരെന്ന- 
തെങ്ങനെയയരച്ചീടാം? 


80 തങ്ങള്‍ക്കു തുല്യം തങ്ങ. 
ളെന്നോതും മട്ടില്‍ മിന്നും 
മങ്കമാര്‍ "മാനേ! തേനേ! 
അമ്മണീ! അമൃതമേ!” 
ഇങ്ങനെ താലോലിച്ചു 
മുന്നിലായ്‌പ്പുക്കൾ ga- 
യങ്ങതിന്‍മീതേ മന്ദം 
കാല്‍ത്തളിര്‍വെയ്‌ പു ദേവി. 


91] പൊന്നണിക്കിങ്ങിണിയും 
രത്തനമാലകള്‍ aggy- 
സുന്ദരഹാരടങ്ങളും 
മേഖലാഭരണങ്ങൾള്‍ 
എന്നിവയണിഞ്ഞങ്ങു 
പൂങ്കൊടിമാരും തോഴി 197 


29 മലര്‍മേ നീന്‍റിം മങ്കെയി വ്വൈയ ത്തിടെവൈക_ 
“= പ്പലകാ ലുന്തം മെയ്‌ന്നനീ വാട്ടം പടി നോററാര്‍ 
അലകോ വില്ലാ വന്തണ രോന ല്ലറമേയോ 
ഉലകോ വാനോ വുമ്പര്‍കൊ ലോവര്‍ തുണരേമാല” 


80 തന്നേ olgj മങ്കൈയര്‍ ചെങ്കെ ത്തളിര്‍മാനേ 

+ അന്നേ തേനേ യാരമിര GMA wD M0S1 പോററി 
മുന്നേ മുന്നേ മൊയ്‌മ്മലര്‍ MUI മുറൈ ചാര 
പ്പൊന്നേ ചൂഴും പുവി നൊതുങ്കി പ്പൊലികിന്‍റാഠം 


31 പൊൻചേര്‍ മെ൯കാര്‍ കിണ്‍കിണി യാരം വൃനൈയാരം 
കൊഞ്ചേ ALI HM മേകലൈ താങ്കി ക്കൊടിയന്നാര്‍ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 


വൃന്ദങ്ങള്‍ ചുററും നില്ലെ 

വിളങ്ങി മനോജ്ഞാംഗീ 
മിന്നലിന്‍ ശതകോടി 

ചുററിലും സേവചെയ്കെ 
മിന്നിട്ടം മഹാറാണി- 

യാകിയ മിന്നല്‍ക്കൊപ്പം. 


32 കൊന്നിട്ടം വേലും കാല- 
നെന്നിവ മുഴുവനും 
വെന്നിട്ടമെന്ന മൊഴി 
ചൊന്നിട്ടം മിഴിയുള്ളോള്‍ 
അന്നിലയുറേറാൾ തന്നെ. 
യെങ്കിലും കല്ലും പുല്ലും 
കുന്നുമെന്നിവ കണ്ടാ- 
ലുരുകും കനിയല്ലോ. 


33 കനതുകവൂവ്വം നോക്കും 

കണ്ണകള്‍ക്കൊരുത്സവ- 

കതുകം ചേക്കം മങ്ക_ 
മാരുടെ കണ്ണിന്നെല്ലാം 

കനതുകമുണര്‍ത്തുന്നോ- 
രമൃതായ്‌ത്തീരും ദേവി 

കാകുത്സ്‌ LAMHA- 
ന്നെന്തുതാനായിത്തീരാം! 


തന്‍ചേര്‍ കോല ത്തിന്നെഴില്‌ കാണ ച്ചതകോടി 
മിന്‍ചേവിക്ക മിന്നര ചെന്നും പടി 1009900 


കൊല്ലം വേലും കൂററമു മെന്നും മിവൈയെല്ലാം 
വെല്ലം വെല്ലം മെന്ന മതര്‍ക്കും വിഴികൊണ്ടാഠം poe 
കൊല്ലം തന്തൈ TOMOD ADO 

RIO പുല്ലും കണ്ടുരു കപ്പെണ്‍ 


| CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


210 കമ്പരാമായണം 


34 കാതണികളും മണി- 
മാലയ്യമതിന്‍മുന്നേ 
കാമിനിമാര്‍ക്കെല്ലാക്കും 
കാമ്യമാമണിയായി; 
കാതരമിഴി സീതാ- 
ദേവിയാളണിഞ്ഞപ്പോ- 
ളായവയ്യെല്ലാമഴ- 
| കേററവുമുണ്ടായ്‌ വന്ത! 


| 35 എണ്ണിടാ നന്മയാളും 

| ദേവിയാളേവം നില്ലെ- 

| I ക്കണ്ണോടു കണ്ണുരണ്ടും 

tg ചേര്‍ന്നൊന്നു മറെറാന്നിനെ 

കവന്നനേരമുണ-- 
വ്യയററവരൊന്നായ്‌ ചിത്തം 

കലര്‍ന്നിട്ടാര്യന്‍ നോക്കീ; 

É: as ദേവിയും നോക്കിടിനാള്‍. 


37 ആ നോട്ടമാകും പാശം 
കൊണ്ടവര്‍ പരസ്പര. 4 


മാലോലചിത്തം തങ്ക- 
ലാക്കിനാരിരുവരും 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 211 


അങ്ങനെ വില്ലാളിയും 
മല്ലാക്ഷിതാനും മന- 

മങ്ങിങ്ങു മാററിത്തങ്ങ- 
ളൊന്നായിത്തിന്നാരല്ലോ! 


38 തന്വംഗീമണിയാളം 

താമരദനത്രന്‍ താനു- 

മൊന്നായിത്തിന്നാരേവം 
കണ്ടൊരാനിമിഷത്തില്‍ 

ഒന്നിച്ചു പാലാഴിയില്‍ 
പള്ളികൊണ്ടവര പിന്നെ. 

യൊന്നിക്കും നേരമൊന്നു- 
ചൊല്ലുവാനുണ്ടോ വേറെ? 


39 അന്തമററഴകിന്‍െറ 
മന്ദിരമാകും രാമ- 

ചന്ദ്രനെ ച്ചന്ദ്രാനന 
നോക്കിനാളനിമേഷം നു 


സുന്ദരപ്രതിമപോല്‍ 
നിന്നുപോയ്‌ പൊന്നിന്‍വള 227 


വീക്കിയ കമനെകഴജല്‌ വീരന്‍ ചെങ്കണും 
താക്കണം കനൈയവ ടനത്തി ഒറെറത്തവേ. 


37 പരുകിയ നോക്കെനും പാശത്താര്‍ പിണിത്തു 
ഒരുവരൈ യൊരുവര്‍ ത മുള്ള AIA IT eII 
വരിചിലൈ യണ്ണലും വാടക ണങ്കെയും _ 

ഇരുവരു മാറിപ്പ ക്കിതയ മെയ്‌തിനാര്‍ ~ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy y 


കമ്പരാമാ 
212 യണം | 


തന്‍തിരുക്കൈത്തണ്ടിന്മേ- 
ലണിഞ്ഞോരലസാംഗി 

ചിന്തയും ധുതിയൊത്തു 
പിന്‍തുടന്നല്ലോ യുവ- 

സുന്ദരന്‍ മുനിയുമായ്‌ 
മറഞ്ഞനേരം മന്ദം. 


40 പൂമണം ചിന്തും മാല- 
യണിഞ്ഞ പുരാ൯ കണ്ണു 
പുകാത്ത ഭൂരത്തെത്തി 


മറയും മുഹത്തഞ്ഞില്‍ 
പുത്തനാം തിങ്കൾപ്പൊളി- 
ARAN) വിളങ്ങുമ- 
3 പ്പങ്കൊടിക്കുളവായീ 
ഭാവഹാവങ്ങളാകെ. 


ചിത്തമാം മദയാന 
ത്കുറെറാരു നിയന്ത്രണ- 
മററുപോയ്‌ ധൈര്യാഖ്യമാ- 
മങ്കകശമയഞ്ഞ പ്പോള്‍, 
രാമനെക്കണ്ടതോടെ 
കണ്‍വഴിയുള്ളില്‍പ്പുകും 
പ്രേമമക്കൃശമദ്ധ്യ- 
ജുള്ളിലുമുടയിലും 


ന്തെയു നിറൈയ്യമെയ്‌ ന്നലനും പി൯ചെല 
DAD AM മറൈയ പ്പോയിനാന്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മീഥിലാദര്‍ശനം 213 


പാലിങ്കല്‍ കലന്രള്ളോ- 
രുറപോലെല്ലാടവും 

ചാലവേ പരക്കയായ്‌, 
നോവേററം വളര്‍ക്കയായ്‌. 


42 നൊന്തവളതിന്‍ കഥ. 
യാരോട്ടം ചൊല്ലാന്‍ വയ്യാ- 
തന്തരാ വിമ്മിക്കൊണ്ടാ- 
ഉമഭപാലവശയായ്‌?ഃ 
ചെന്താരിന്‍ ശരം കാമന്‍ 
തൊടുത്താ; നപ്പോളതു 
വെന്താളുമെരിതീയില്‍ 
വിറകായ്‌ക്കലാശിച്ചം 


43 നെയ്യിടാതേയും തീയ്യില്‍ 
കാച്ചാതെ നിശിതമായ്‌- 
ച്ചെയ്തിടും വേലുണ്ടെന്നാ- 
ലായതിന്നൊക്കും നേത്രം 
തൂയമാം കദപാലത്തി- 
ലൊളി വിശിട്ടം കമ്മ- 


ലായ പോലെത്തിത്തൊട്ട- 
MASPo മനോജ്ഞാംഗി 


ചായല്ും പുഞ്ചേലയു- 
മഴികെ വാടിടിനാള്‍ 


തിയാളമിടംതന്നില്‍. 


പ്പതിച്ച പുവല്ലിപ്പോല്‍. 250 


കാലുറു കണ്‍വഴി പ്പുകുന്ത കായനോയ്‌ 
പാലുറു പിരൈയെന പ്പരന്ത തെങ്കുമേ 


42 നോമുറു നോയ്‌നിലൈ നുവല @1001e100 
ഉയമരിന്‍ മനത്തിടൈ യന്നി വിമ്മുവാഠം 
കാമനു മൊരു ശരം കരുത്തി AAWON 
വേമെരി യതനിടൈ വീറകി ട്ടെന്നവേ. 


43 നീഴലിീട്ട കുണ്ടലമതനി നെയ്യീടാ 
അഴലീടാ മിളിര്‍ന്തിട്ട മയല്‌കൊഠാ കണ്ണിനാഠം 


ചുഴലീട്ട കൂന്തലും തുകിലും ചോര്‍തര- 
ത്തജലിട്ട വല്ലിയേ പോല ച്ചാമ്പിനാഠം 


https://archive.org/details/muthulakshmiacademy 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


214 കമ്പരാമായണം 


44 മുഴങ്ങുമരഞ്ഞാണു. 
മുഞ്ഞ ധൈര്യം, ശംഖും 
ഉഴന്നോരുള്ളം, ബോധം, 
മെയ്യഴകിവയെല്ലാം 


ഇഴിഞ്ഞോ, ളിമയറേറാര്‍ 

കടയും നേരമെല്ലാം | 
വഴിഞ്ഞ കടല്‍ പോലെ 

വറു മിയുറേറാളായി. 


അണികള്‍ വീണും നാണ- 
മൊഴിഞ്ഞും നിറമററു- 
മണിമാര്‍ത്തട്ടി ലല- 
രമ്വേരറും മാന്‍പേടപോല്‍ 
അവശം വീഴം ae- 
യ്യായലാള്‍ തന്നെ ത്താങ്ങി- 
യവിടം വിട്ടാരാളി- 


മാരേറെ വിഷണ്ണരായ്‌. 


46 കാതണിയാളും aw- 
ക്കണ്ണിയെ സ്സഖികുലം 
പാദവും കരതല- 
മൊത്ത നല്‍ത്തളിരാലേ 


wiw കലൈകളു നിറൈയ്യം como 
SID റുള്ളമു മറിവു മാമൈയും 
ള വര്‍ കടൈയ യാവൈയ്ും 


റിയ ളാ ĝo 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ ശനം 215 


ശീതളതരമായി- 
പ്പട്ടത്ത മെത്ത om- 
ലാതുരഭാവം തീര്‍പ്പാന്‍ 
ചേത്തിതങ്ങനന്തരം. 


47 പഞ്ഞിപോല്‍ പനിമഴ 

പെയ്ത താര്‍പ്പൊയ്ക പോലെ 
പാമ്പു തിണ്ടിട്ടം ചാരു 

വെണ്തിബിംബം പോലെ 
പാരമപ്പതുമലര്‍_ 

പ്പമെത്ത വാടും വണ്ണം 
പാരവശ്യത്തോടങ്ങു 

കിടന്നതു കുമാരിയും. 


48 മലമേല്‍ത്തടത്തിങ്കൽ 

പൊഴിയ്യം മഴപോലെ 

മുലമേല്‍ നെടുംകണ്ണ 
വീഴ്‌ത്തിട്ടം തൂമുത്തുകള്‍ 

ചിലയാം പുരികത്തില്‍. 
ത്താക്കിയ വേല്‌ക്കണ്ണാള്‍ ത- 

ന്നുലയാം ചൂട്ടവീര്‍പ്പി- 
ലപ്പപ്പോള്‍ മാഞ്ഞു മുററും. 270 


താതൊട്ടം കഴൈയൊട്ു മട്ടത്ത തണ്‍ പനീ 
ച്ചതനു ണ്ടുളിമല രമളി ച്ചേര്‍ത്തിനാര. 


47 നാളറാ നറുമല രമളി നണ്ണിനാ൦ം 
പുഭൈ വീ പൃരൈപനി പ്ൃയര്‍ക ത്തേമ്പിയ 
MBO) മരൈമലര്‍ തതെന്ത പൊയ്‌ കൈയും 
വാളരാ നുങ്കിയ മതിയും പോലവേ 


48 മലൈമിശൈ ത്തട്ടത്തുക മരഴെക്കണാലി പോല്‌ 
മുലൈ മുകട്ടതീര്‍ന്തന നെടുങ്കണ്‍ മുത്തിനം 
ചിലൈനുകര്‍ കടൈയുറൈ ചെറിത്ത വേര്‍കണാഥം 
ഉലൈമുക പ്പുകൈനിമി രുയിര്‍പ്പിന്‍ മായ്‌ന്തതേ 


https://archive.org/details/muthulakshmiacademy 
7% 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| 216 കമ്പരാമായണം 


i 

| 49 അന്‍പെഴാ വനവേട൯ 

| തൊടുത്തു വിട്ടിട്ടന്നോ- 
| രമ്പേററു തളര്‍ന്നീടും 1, 
j മായൂരി കണക്കവള്‍ 

| വെമ്പിയൊട്ടുള്ളം കത്തി- 

| ക്കാളവേ വാടീടും ad- 
ങ്കൊന്പുപോത പുമെത്തയില്‍- 


ക്കുഴഞ്ഞു ചാഞ്ഞീടിനാള്‍. 


50 ചൊരിഞ്ഞ നറുമല൪ i 
i തറഞ്ഞു പൂമേനിയില്‍; 
i പൊരിഞ്ഞ 01.9490 DD 
തീപ്പപൊരിയായിത്തി൪ന്നൂടു 
എരിഞ്ഞ കനലേററി- 
ട്ടിഴനുലററം പോയി; 
കരിഞ്ഞ മട്ടായിതു 
വിരിച്ച തളിര്‍ത്തൊത്തും. 


ദാസികള്‍ൾ പോററമ്മമാ൪ 


മററമ്മ തന്മക്കളും 
വൈശസമിതുകണ്ടു 


വല്ലാതെ മനം മാഴ്‌കി 


കമ്പമില്‌ കൊട്ടമന ക്കാന വേടന്‍കൈ 
snis ചോര്‍വതോര്‍ Sos മണം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മീഥിലാദര്‍ശനം 217 


ആ സുഖവിപര്യയ- 
ഹേതുവൊന്നറിയാതെ- 


യാശിസ്റസറുകൂറിപ്പല- 
വുക്കളാലുൃഴികയായ്‌. 


52 ആളികളട്ടത്തു ml- 
ന്നാലവട്ടങ്ങൾ വീശിഃ- 
യാളിടുമെരിതീയ്യാ- 
ക്കാററിനാല്‍ കത്തിക്കാളിഃ 
മാലകള്‍ കരികയായ്‌, 
കനലാഃയേവം ദേവി- 
യാലയിലുരുകുന്ന 
പൊന്‍പാവ കണക്കായി. 


53 ““അല്ലിനെ വകുത്തൊരു 
പുമാലക്കാടാ മുടി; 
URIM തോളോ BMI 
പച്ചക്കല്‍ക്കുന്നായിടാംഃ 
കണ്ണുകൾ കമലങ്ങള്‍ഃ 
മാരിവില്ലോട്ടം പാരില്‍ 
വന്നവതാരം കൊണ്ട- 


കൊണ്ടലാം കൊണ്ടല്‍വണ്ണ൯. 29൧ 


യാതുകോ ലിതുവെന വെണ്ണ റേ ററലര്‍ 
പോതുട നയിനി നീര്‍ 249001 പ്പോററിനര്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


218 കമ്പരാമായണം 


54 ഞെരുക്കിയുള്ളില്‍ച്ചെന്നെന്‍ 
ധൈര്യവും ലജ്ജാദിയു- 
മൃരുക്കിയുയിരാണ്ടു 
പോയൊരായുവധീിരന്‍ 
ശരിക്കും കാമനല്ലാം 
കുന്നൊത്ത തോളില്‍ പുണ്യം 
പെരുത്തു ചാഞ്ഞ വില്ലു 
കരിമ്പിന്‍ തണ്ടല്ലല്ലോ. 


55 മാനിനിമാക്കുള്ളോരു 
മാനവും മര്യാദയും 
നാണവും വിവേകവും 
ഞാനേതും കാണ്മിലല്ലോ. 
മണ്ണിങ്കല്‍ തൃക്കാല്‍ നോവും 
വണ്ണമേ നടന്നിങ്ങു | 
വന്നെന്നില്‍ ക്കടന്നാന- 
ക്കള്ളനെന്‍ കണ്ണിലൂടെ. 


ഇന്ദ്രനീലത്തിന്നൊളി 


പുണ്ടതാം കേശങ്ങളു- 
മിന്ദുവിന്നൊപ്പും മുഖ- 
മാജാനുബാഹുക്കളും 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 219 


സുന്ദരം നിലശൈല- 
സന്നിഭം ഭൂജങ്ങളു- 

മെന്നിംയെന്നുയി൪ കൊണ്ട- 
തോക്കിലാ മന്ദദസ്തരം! 


57 പരന്നു പാരമൊളി 
പരന്നുംം കാണ്മോരുയി൪ 
പരുകും മാറും, ചെന്താർ 
ക്കഴല്ും മാത്രമല്ലാ 
ചൊരിയും മദനിര- 
മാന്നതാം ഗജേന്ദ്രന്‍െറ 
നടയും നന്നായെന്‍െറ 
കരളില്‍പ്പതിഞ്ഞല്ലോ. 


58 നിനഷ്ക്കിലനിമേഷ- 
നല്ലവന്‍ നറുമണം 
തഴയും ചെന്താമര- 
ക്കണ്ണുകളിമത്കുന്നോന്‍ 
ധരിക്കും വരിവില്ലു 
കരത്തില്‍; പൂണൂൽ മാരില്‍ഃ 
ശരിക്കുമൊരു രാജ- 


നന്ദനനെന്നേ CMIM- 312 


ചുന്തര മണി വരൈ ത്തോളു മേയല്ല 
മുന്തിയെ നനുയിരൈയം മുറുവലുണ്ടതേ 


57 പടര്‍ന്തൊളി പരന്തുയിര്‍ പരുക മാകവ്യം KR 
തടന്തരു താമരൈ ത്താളു മേയല ge 
കടന്തരു മാമത ക്കളിനല്‌ യാഒ 


220 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


59 എന്നുടപ്പിറപ്പായ 

ധൈര്യമാം യന്ത്രം ചൂഴ്‌ന്ന 
കന്യകാത്വമാം കോട്ട 

ഭേദിച്ച കുമാരനെ 
കണ്ണിനാലൊരു കുറി- 

യിനിയും കാണും മുന്നേ- 
യെന്നുയിര്‍ പോയീടുമോ- 

യെന്നഴതകൊണ്ടിടുന്നേന്‍”” 


60 ഇങ്ങനെ പൂലമ്പിനാശള്‍ 
പലതും; “മുന്നില്‍ വന്നു 
നിന്നിതോ? പിന്നെപ്പോയി 
നീങ്ങിനാ'"നെന്നും ചൊല്ലി 
തിങ്ങിന മാരാതപം 
വിങ്ങിട്ടം മനമോടേ- 
യൊന്നിനൊന്നല്ലാതോരോ- 
ന്നങ്ങനെ MMU. 


അന്നത്തിന്‍ നടയാള്‍ക്കു 


പെരുകും കാമത്തീയു 
തന്നെയും ചുടുവതു 
പൊറുക്ക വയ്യെന്നോതി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 221 


മുന്നമേ വേവും കതി. 
രാന്നവന്‍ കരമെല്ലാം 

തന്നിലേ ചുരുക്കിയ- 
ക്കടലില്‍ 94951 വേഗം. 


62 വിടന്ന പുവി൯മണം 
കലന്ന തെന്നലാകും 
വീശിയ പാശത്തോട്ടം 
ചെമ്മാനമിരുളോട്ടം 
ചെമ്പകമേനിയ്ക്കുഴല്‍ 
ചേക്കുവാനെത്തീ രാവും 
ചെമ്പിച്ച കേശം പൂണ്ട 
കറുത്ത കാലന്‍ പോലെ. 


63 മിതെയപ്പറവയാം 
പറയും കീഴേ തുള്ള- 
മോതയാം ചിലമ്പൊടും 
ചെത്മാനച്ചോരയോടും 
പാതകമേററുമിരുള്‍- 
പ്പുതപ്പും ചാത്തി വരും 
ഭൂതമാമെന്നേ സന്ധ്യാ- 


വേളയെച്ചൊല്ലീടാവു. 332 


നന്നെട്ടം കരംകളൈ നട്ടക്കി യോടിപ്പോയ്‌ 
മുന്നൈ വെം കതിരവന്‍ കടലിന്‍ മുഴ്‌കിനാ൯. 


വീരിമലര്‍ ത്തെന്‍റലാം വീശു 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


eee ST] 


222 


64 പൊയ്‌കയാം തീയില്‍ച്ചാടി- 
പ്പുക്ളിന്‍ വിഷം പുശി- | 
പ്പോന്നീട്ടം തെന്നല്‍ വന്നു | 
നുഴയ്യം പൊഴ്യതെല്ലാം | 
കാമന്‍െറ കൂരമ്വേററു 
പുണ്‍പെട്ട പുമേനിയില്‍.- 


IBM നോവേററിട്ട 
കാമിനി തളന്നുപോയ്‌! 


65 കടലോ കാറോ നീല- 
മലയോ കായാമ്പുവോ 
പടരും നീലോല്പലം 

1s കറുത്തോരാമ്പല്‍പ്പുവോ? 

6 ഇ ടര്‍ചേര്‍ മങ്കയ്തയിര്‍ 

Re പോക്കുവതേതെന്നോക്കെ- 
യടരാണ്ടിട്ടം ONDANSA 

നിറത്തോടെത്തീയന്മതി. 


66 പരക്കും കരിനിറം, 
താരമാമെകിര്‍പ്പല്ലും 
moo കാററാമൂത്തും 
ചെമ്മാനവിഷവായും 
നിരക്കെയിവയാളു- 
മന്തിയാം പാമ്പേ നാക്കു 


(HOD ളെന്നും കനറോയ്‌ത്തു കടിനാണ്‍ മലരി൯ വിടംപൃശീ 
om തതന്‍റന്‍ മയ്യതവേ ABQ പുണ്ണിനിടൈ നുഴൈയ 


വു manele മുരുക്കി ച്ചേര്‍വാ goag 
1 യിതുവോ 001% വടിവെ൯റാഠം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 223 


വളച്ചു നീയെന്തിന്നു 
വരുത്തീടുന്നു ദുഃഖം? 
എയ്യവാനൊരാളെന്നെ- 
ത്തയ്യറായ്‌ നിന്നീടുന്നു 
പൊയ്യല്ല കയ്യൂൃക്കേററ- 
മുള്ളവന്‍ മലരമ്പന്‍ 
ഈയ്ുഭേളാര്‍ക്കുയിരൊന്നേ; 
വേറില്ല; പോററാനേതും 
വയ്യെന്നോ? പഴിയേല്പ- 
തെന്തിനോ? പകയുണ്ടോ? 


67 “ലോകത്തില്‍ കാളകൂടം 
പരന്നോ? കരിങ്കടൽ 


തീരത്തെക്കവിഞ്ഞെങ്ങും 
കിളന്നോ? ചിന്തിക്കുകില്‍ 


നീലക്കാര്‍ നിറമെങ്ങും 
നിരക്കെക്കാണുന്നതു 
നീലാളിവണ്ണന്‍ തന്നെ 
യെല്ലാരും നിനപ്പാനോ? 
കാലന്‍െറ കരിന്നിറ- 
മഞ്ജനത്തിങ്കല്‍ ചേത്തു 
ചാലവേ കുഴച്ചിട്ട 
വാനവും പാരും മുററും 
നന്നായി മെഴുകിയ- 
തെന്നായും വരാം ചുററും 


കുന്നിക്കുമിരുട്ടിന്‍റ 
കൂത്താട്ടം കണ്ടീട്ടകില്‍. 


എയ്‌വാ നൊരുവന്‍ കൈയോയാ നുയിരു aaresto 
, van 
ക 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


224 കമ്പരാമായണം 


68 “കണ്മുന്നില്‍ നിന്നോന്‍ പോയി- | 
മറഞ്ഞാഃ; നാരും DAM- | 
യമ്മനാഹരന്‍ തന്നെ- | 
ത്തടുപ്പാ൯ മുതിന്നില്ല! 
ഇങ്ങനെ ഗതിയററ 
പെണ്ണെന്നു നണ്ണാതേ നീഃ- 


യിങ്ങനെ യൊളിയനമ്പു 
കോകമേ ഒതാടുക്കാതേ! 


ഇരുട്ടത്തേവം ചെയ്യാ- 
നോതിയതലരമ്പന്‍ 
കരുത്തഃ നല്ലെന്നാലോ 
ഞാന്‍ ചെയ്ത പുരാപാപം!”” 
69 അങ്ങനെയഴലേററം 
ചിന്തയില്‍ നീറിപ്പാര_ 
മംഗനാമണി നില്ലെ,- 
യങ്ങേററം വാനത്തോളം 


തുംഗതയാളം കന്നി- 

മാടത്തില്‍ ചന്ദ്രകാന്ത- 
സുന്ദരശിലാവേദി 

തന്മേലേ വിളങ്ങീടും 
നെയ്‌ വിളക്കുകള്‍ നീക്കി- 

പ്പുകരം ചുടാകാത്ത 
പൊയണിദീപം വെച്ചു 
രാവെല്ലാം പകലാക്കി. 


വെളിനി ൯റവരോ പോയ്‌മ റൈന്താര്‍ വിലക്ക വൊരുവറു- 
തമൈക്കാണേ൯ 
മാരേ ജെല്ലി, യാമത്തിരുളൂടേ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 225 


70 7100 മഹാവിഷ്ണു 
നാട്ടിയുമതിന്മീതേ 
ബന്ധുരം നാഗമണി- 
ത്താമ്പൊന്നു ചുററിക്കൊണ്ടും 
അംബര ചാരീജന_ 
മമുതുണ്ടാക്കിയുള്ണ്ണാ- 
നംബുധി കടഞ്ഞപ്പോള്‍ 
ച്ചിന്തിയ രത്നങ്ങളും 
അംഭസ്സിന്‍ കണങ്ങളു- 
മനന്തതാരാഗണ- 
സ്ംഖൃയ്തമതിവേല- 
മായ്‌ മിന്നിത്തിളങ്ങവേ 
അംഭസാം നിധി moo- 
യമൃതശാതകുംഭ- 
കുഭംപോല്‍ പൊന്തിപപ്പാന്തി- 
യുദിച്ചു ഡെണ്‍തിങ്കളും. 


71 പണ്ടാലിന്നിലമേലേ 
കിടന്നു പാരും നീരു- 
മുണ്ടാനമക്കാണ്ടല്‍വണ്ണ- 
നുണ്ടായ വിശപ്പോടെ : ‘ 
വണ്ടായിട്ടജനന്നു 
| നാന്മറ മുരണ്ടപ്പോ- 
ഉണ്ടായീ ചെന്താമര. 
പ്പൊക്കിളാമാഴിക്കുള്ളില്‍! 


70 പെരുന്തി ണ്ണെട്ടമാല” വരരെനിറു 


J 


വിരിന്ത തിവലൈ 
അരുന്ത വമരര്‍ കലക്കി 


0-0. In Public Domain. Digtized by Muthulakshmi Research Academy 


526 കമ്പരാമായണം 


കണ്ടാവാമതു, കടല്‍, 
മറെറാരു നല്ല വെള്ള- 

ത്തണ്ടാരായ്‌ വെന്തിങ്കളെ- 
യുയത്തീ വാനില്‍ത്തദാ. 


72 താരകനിരപുത്ത 
പുള്ളിവാനത്തിന്നുള്ളില്‍ 
ചേരും കൂരിരുള്‍ക്കൂട്ടം 
നക്കിട്ടം നിലാക്കററ 
കിഴക്കേ ദിക്കി൯മിതേ 
വെച്ചതാം വെണ്‍കുംഭത്തി_ 
ന്നകത്തു വിരിയുന്ന 
പൂക്കുല പോലേ മിന്നി. 
അക്കാഴ്ച കാണുന്നേര- 
മെന്തെല്ലാം വികാരങ്ങ_ 
ളക്കിളിമൊഴി ക്കണ്ടാ- 
മെന്നു ഞാനോത്തീടുന്നു! 


73 നിറന്ന സന്ധ്യാകാല- 


ഹസ്തങ്ങള്‍ നീട്ടി, പ്പാരില്‍- 
പ്പരന്നോരിരുട്ടെല്ലാം 


വിഴുങ്ങാന്‍ മതി യൊത്തു 400 


ഉണ്ടാനുന്തി ക്കടല്‌ പൂത്ത തോയക്കടലും താന്‍ വേറോര്‍ 
വെണ്ടാമരൈയിന്‍ മലര്‍ പൂത്ത തൊത്ത mov വെണ്ടിങ്കഠം 


72 പുള്ളി ക്കുറിയി ട്ടൌ വൊണ്‍മീന്‍ പൂത്ത വാനം പൊലികങ്കല്‌ 
നള്ളീര്‍ ചിറന്ത വിട്‌പിഴവമ്പൈ നക്കി miale നിലാക്കുറൈറ 


കീള്ള്ളെ ക്കിളവി ക്കെന്നാംകൊല?* കീഴ്‌പാ ററിശൈയിന്‍ 


മിശൈവൈത്ത 
വെള്ളി ക്കുംപ ത്തീളങ്ക മുകില്‍ പാളൈ പോന്‍റു വീരിത്തു ളതാല” 


73 വണ്ണ മാലൈ കൈപരപ്പി യുൂലകൈ വളൈന്ത വ 


Iwa 
ഉണ്ണ വെണ്ണുീ ത്തണ്‍മതിയ ത്തുതയത്തെഴുന്ത നി ളല്ലാം 


21999809 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 227 


കിളന്ന നിലാക്കററ 

പരന്നു വിണ്ണും മണ്ണും 
നിരന്നു mego “ചട- 

Wof OMO പുകള്‍പോലെ. 


74 നീരാഴി തന്നില്‍ നിന്നും 
പൊന്തിയ തിങ്കൾത്തച്ചന്‍ 
പാരാകെപ്പരത്തിയ 
കരങ്ങള്‍ കൊണ്ടുമേലെ 
സാരായണന്‍ തന്‍ തിരു- 
നാഭിയില്‍ പ്പണ്ടുണ്ടായോ. 
രീരേഴുലോകം വീണ്ടും 
പുതുക്കാനെന്ന മട്ടില്‍ 
വാരെഴം പുതുവെണ്ഞ 
പണ്ടുള്ള സധാമയ- 
നയാരമാം നിലാവെങ്ങും 
പൃശിനാന്‍ പുരുമോഭം, 


75 ശൂമണം വഴിഞ്ഞുള്ള 
താമരപ്പൂക്കള്‍ വാടീ 
ശ്രീമഹാലക്ഷ്മി ഭൂംഗ- 
രാജി യൊത്തൊഴിയവേ 
ആ മഹാച്ക്രവത്തി- 
യൊഴികെ സ്ത്റാമന്തന്മാ൪ 
കേമത്തമാളംപോലെ- 
വിടന്നിതാമ്പല്‍പ്പുക്കള്‍, 


വിണ്ണ മണ്ണും തീശൈയനൈത്തും വിഴുങ്കി ക്കൊണ്ട വ 
പ്പണ്ണെ വെണ്ണെയ്‌ ച്ചടൈയന്‍റന്‍ പൃകഴ്‌പോ ലെജ്ം 


ണ്ട നും തച്ചന്‍ — 
ണ്‍ച്ചതൈയാര്‍ 


tee om 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


228 


76 


77 


78 


76 


77 


78 


കമ്പരാമായണം 


“കുററാക്കുററിരുട്ടിന്‍റ 

മട്ടില്‍ വന്നലഷത്തെ 
മുററുമേ വിഴങ്ങിയ 

കറുത്ത തിക്കട്ടയില്‍ 
പെട്ടെന്ന പൊന്തിക്കൊണ്ട 

വെണ്‍തിീയാം ഭവാന്‍ നിദ്ര 
വിട്ടിടാതെഴുന്നോരാ- 

നീലക്കാര്‍ APRA തന്‍െറ 
നിറത്തോടേററു തോററു 

പുറമേ പോയിട്ടേററ- 
മലയുമാഴിക്കൊപ്പ- 

മെനിക്കുമഴലേററി.”” 


കൊടിയോനല്ലല്ലോ നീ 
തിങ്കളേ, കൊല്ലാത്തവ൯ 
വടിവിലമൃതത്തോ- 
ടൊത്തിങ്ങു വന്നോനല്ലി? 
പിടിയി൯ നടയാളാം 
പപെണ്ണ്ണൊട്ടം പിറന്നവന്‍ 
യകാടിയ ചൂടേററുന്നോ 
കടലിന്‍ മകനാം നീ? 


വാനത്തു തിങ്ങിവിങ്ങും 
വെണ്ണിലാക്കതിര്‍ച്ചാട്ട- 

വാറങ്ങു മാറില്‍ക്കൊണ്ട- 
വാറങ്ങു വരാംഗിയാള്‍ 


നീതാ മായൈ യവര്‍തമക്കു നിറമേതോററു പ്പുറമേപോയ്‌ 
ഏങ്കാക്കിടക്കു മെറികടര്‍ക മെനക്കും കൊടിയൈ യാനായേ 
ഓങ്കാ നി൯റ വിരുളായ്‌വ ന്തുലകൈ വീഴ്ചങ്കി മെന്മേലും 
വീങ്കാനിന്‍റകരു നെരുപ്പിനിടൈയേ യെ 
wa 
പ്പ ഭന്തവെണ്ണെെരുദപ്പ 


കൊടിയെ യല്ലെ നീ യാരെയും ഉകാല്‌കിലായ* 
വട്ടവി amA തത്തൊട്ടം UMAM 


പീടീയിന്‍ കെ൯നടൈ പ്പെണ്ണോടെ ന്‍റാലെനൈ 
21901 യോകട റേറന്‍റിയ തിങ്കളേ 


QD മൊയ്‌ത്തെ g വെണ്ണല വിന്‍കതീര്‍ 
മോതു മത്തികൈ NAJAN മേറ്‌പട 
= i nS 


https://archive.org/details/muthulakshmiacademy 


424 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 


79 


80 


വാരുറെറാരന്നപ്പേട 

൨. 
കനലില്‍പ്പെട്ടം പോലെ 

വാരിജപ്പമെത്തയി.ല്‍ 


വിണുരുണ്ടാടല്‍പ്പെട്ടാള്‍, 
Qu 


നീങ്ങാതെ പരന്നുള്ള 
പൃനിലാക്കതിരേററു 
മങ്ങിയാ മനോജ്ഞാംഗി 
വേവുററു തളന്നു പോയ്‌ 
വിടന്ന ചെന്താമര- 
പ്പക്കളും വാടിത്തെല്ലു 
കിടന്ന നേരം പൃവ- 
ലാംഗിയ്യം വാടിടിനാള്‍. 


ചന്ദനം സുരഭിലം 
മേനിയില്‍പ്പൂശുന്തോറും 
സുന്ദരി താപാത്തയാ- 
YILMI; ളാളീജനം 
പൊന്‍താലവ്വന്തം കൊണ്ടു 
വീശവേ കൊങ്കത്തട- 
ത്തിങ്കലും കനലൊളിഃ 
മരുന്നില്ല മാലിന്നോ. 


79 


80 


ഓതി മപ്പെടൈ വെങ്കന ല്റെറന-. 
പ്പോതു മൊയത്തമ ളിപ്പുരണ്ടാളരോ 


നീക്ക മീന്‍റി നിമിര്‍ന്ത നിലാക്കതിര്‍ 


താക്ക വെന്തു തളര്‍ന്തു ചരിന്തനന്‍ 
ചേക്കെ യാകി മലര്‍ന്ത ചെന്താമരൈ 


പ്പൂക്കഠം പട്ടത പ്പുവൈയും പട്ടനഠം 


വാശ മങ്കല വൈക്കളി വാരിമേര്‍ 
പൂശ പ്ൃശ പ്പലര്‍ന്തു പുഴുങ്കിനള്‌ 


വീശ വീശ വെതുമ്പിനണ്‍ മെന്മലെ 
ആശൈ നോയ്‌ക്കു മരുന്തുമു ണ്ടാങ്കൊലോ, 


https://archive.org/details/muthulakshmiacademy 


229 


434 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


230 
81 
82, 83 
81 


82 


83 


കമ്പരാമായണം 


പുമ്പൊടി ചിന്തും പുതു 
വൂക്കളെക്കൊണ്ടും പൃത്തന്‍ 
നാമ്പെഴ്ചം തളിരാല്ും 
തിത്തുള്ള പുമെത്തകള്‍ 
പുമേനിച്ചുടാല്‍ക്കരി- 
ഞ്ഞിടവേ യവമാററി- 
ത്തായമാക്കൊക്കും ചേടി- 
മാരവരോരോന്നായി 
ആയവര്‍ വിണ്ടും വീണ്ടും 
വിരിച്ചാരേവം മെത്ത- 
യായിരത്തിരട്ടിയാ- 


യട്ടക്കി വെച്ചാരല്ലോ. 


(വൃത്തഭേദം) 


അങ്ങനെ കന്യക കന്നിമാടത്തിലെ- 
പ്പൊന്നൊളിപ്പയമെത്തതന്നില്‍ ശയിക്കവേ 
മിന്നലൊളി മേനിയാളെപ്പൊടുന്നനെ_ 
ക്കണ്മുന്നിലായ്‌ ക്കണ്ടു കാമവിവശനാം 
ശ്രീരാമദേവനോ മാമുനിയൊത്തുത൯ 
നേരാമനുജനുമൊന്നിച്ചു ചെല്ലവേ 

മന്നന്‍ ജനകനവരെയെതിരേററു 

നിന്നാ, രനന്തരമുത്തമമായൊരു 


തായ രിറ്‌പരി ചേടിയര്‍ താതുകൂ 

വീയ രിത്തളിര്‍ മെല്ലണൈ മേനിയില്‌ 
കായെ രിക്കരി യക്കരി യക്കൊണര്‍ന്തു 
ആയി രത്തീനീരട്ടി യടുക്കിനാര്‍. 


കന്നി നന്നക രിര്‍കമഴ* ചേക്കെയ്യറം 
അന്ന മിന്നണ മായിന BIMAIG 
മിന്ദിന്‍ മിന്നിയ cami ക ണ്ടാനെനു- 


ചൊന്ന വണ്ണുലുക്കുരറതു ചൊല്ലുവംം 


ഏകി മന്ന്നെ ക്കണ്ടെതിര്‍ കൊണ്ടവന്‍ 


ഓകൈ യോടു മിനിതുകൊ ണ്ടുയ*ത്തീട, 


https://archive.org/details/muthulakshmiacademy 


448 


EE aah assassin 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥീലാദര്‍ശനം 231 


പൊന്മേട തന്നിലവരെ aol- 
ചൃയിഷത്‌ കതുകം സല്‍ക്കരിച്ചീടിനാ൯. 


84 ചെന്താമരത്തിരുച്ചേവടിപ്പ,മ്പൊടി 
തന്തളിര്‍മേനിയിലേററവള്‍ തന്മക൯ 
വന്തപസ്സാകാരമാര്‍ന്നു വന്നാന്‍ ശതാ- 
നന്ദനാമന്ദിരം തന്നിലമന്ദമേ. 


85 വന്ന തപോധനന്‍ തന്‍പദം കൂപ്പിനാന്‍ 
സുന്ദരന്‍ ശ്രീരാമനാനന്ദപൂവ്വകം 
തന്നേക്കെതിരേറരു വന്നതാമഗ്ലാഥി- 
നന്ദനന്‍ തന്നരികത്തു ചെന്നീടിനാന്‍ം 


86 ഗാഥിസൂതനാം തപസ്വിയോടിങ്ങനെ- 
യോതിനാ൯ ഗതമനന്ദനന്‍ സാദരം :- 


“പൂതമിഭൂതലംചെയ്ത തപോഫല- 


മേതാദുശം Yo മദാഗമനോത്സവം. 452 


പ്പോക പൂമിയിര്‍ പൊന്നക രന്നതോര്‍ 
മാക മാട ത്തനൈവരും വൈകിനാര്‍ 


84 വൈക മവ്വഴിമാതവം യാവുമോര്‍ 
ചെയ*കൈ കൊണ്ടു നടന്തെന ത്തീതറു 


മൊയ്‌ കൊഠാ വീരന്‍ മുളൂരിയ ന്താളീനാ൯ 
മെയ്‌ കൊണ്‍ AHHH യരുണ്‍ oae 


കാർ 


232 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


87 ആ സരോജാസനദേവസമാന നാം 
ഭാസൂരാത്മാ ശതാനന്ദതപസ്വിയെ 
ആസാദിതശാസ്ത്രതത്ത്വനാം കാശിക 
നാസ്ഥയാ നോക്കിപ്പറഞ്ഞിതേവം വിധംഃ- 


88 “കേൾക്ക തപോനിധേ! താടകാഭിതിയെ- 
പ്പോക്കിയ വീരനീ 092303090 NI. 
പിന്നെയെന്‍ യാഗത്തെ രക്ഷിച്ചു, നിന്നുടെ 
ധന്യയാമമ്മയ്ക്കു ശാപമൊഴിച്ചുടന്‍ 
എന്നുള്ളിലുള്ളോരിടരാകവേ നീക്കി - 
യെന്നുള്ളതെല്ലാമറിഞ്ഞാലുമേ ഭവാന്‍.” 


വിശ്വാമിത്രോപാഖ്യാനം 


89 ഇങ്ങനെ കാശികന്‍ ചൊല്ലവേ NVDO- 
നന്ദനനോതിനാനാനന്ദമഗ്നനായ';- 
“എല്ലാം തവ ദയാവായ്‌പിനാല്‍ വന്നതെ- 
ന്നല്ലോ നി നപ്പു ഞാന്‍ താപസോത്തംസമേ! 
അല്ലായ്ക്കിലിവീരരാജന്യനന്ദന- 
രൊല്ലാത്ത കാര്യങ്ങളെങ്ങനെ ചെയ്‌വതും?” 468 


പൂന്തൺ ചേര്‍കെക്കെ NMO നൈയേ പൊരു 
ഏയ്‌ന്ത കോണ്‍മൈ ച്ചതാനന്ത നെന്‍റുരൈ 
വായ്‌ന്ത മാതവന്‍ മാമുക നോക്കി ma” 
തോയ്‌ന്ത ചിന്തൈയൻ കാശിക൯ ശൊല്ലവാന്‍ 


$8 വടിത്ത മാതവ കേട്ടിയി ച്വള്ളറാന്‍ 
ഇടിത്ത വെങ്കര ററാടകൈ യാകക്കൈയ്യം 
അട്ടത്തെന്‍ വേള്‌വിയു നിന്നനൈ ശാപമും 
മുടിത്തെ ന്നെഞ്ച ത്തിടര്‍മുടി ത്താനെന്‍റാംം 
89 ADDQ കോശികന്‍ കൂറിട വീവിലാം 
UDA പോതനന്‍ മാതവ നിന്നുരുഠം 
ഇ൯റു mma തേലരീ തീയാതിന്ത 
auta വീരര്‍ ക്കെനവും വിളയ്‌പിമേലഃ 


https://archive.org/details/muthulakshmiacademy 


Se ~ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 


90 ഇന്ദ്രനീലോപലം നിലോല്പലം ലസ- 
ദിന്ദിന്ദിരകലം മംബൂദജാലവും 
ചന്തമെഴുന്ന കായാവിന്‍ സുമമിവ- 
BMAD മഴകററതാം തിരുമെയ്യൊളി 
സന്തതാനന്ദസന്ദായകം കണ്ടു ക 
ണ്ടന്തരാ നന്ദി ച്ചുകൊണ്ടതിശാന്തനാം 
വന്ദ്യ യമി ശതാനന്ദന്‍ മൊഴികയാ- 
യിന്ദുസമാനനം നോക്കിയേവം വിധം'- 


91 “നാഥ! MOLI മാല പുണും വിശ്വ- 
നാഥ! കഥിപ്പന്‍ കഥ യൊന്നു കേള്‍ക്ക നീ 
ഗാഥിസൂതനീ മുനി പുരാ ധാത്രിക്കു 
നാഥനായ്‌ നീണാള്‍ നയിച്ച കാരുണ്യവാന്‍. 


92 ധമ്മസംരക്ഷണം ചെയ്ത വാഴ്ചംകോല- 
മമ്മഹാന്‍ കാട്ടില്‍ നായാട്ടിന്നെഴുന്നെള്ളി 
ബ്രഹ്മഷി ലോകൈകവന്ദ്യന്‍ വസിഷ്ഠന്‍െറ 
ധമ്മാശ്രമത്തില്‍ക്കരേറിനാന്‍ ഭൂപനും. 


93 മാന്യനാം മന്നനു വേണ്ടും സപര്യക- 
ളന്നുനടത്താനരുന്ധതിജാനിയും 


90 എള്ളില്‌ പൂവൈയും മിന്തിര നീലമും 
അള്ളല്‌ വേലൈയു മമ്പുത ചാലമും 
വിള്ളും വീയുടൈ പ്പാനലു മേവുമെയ്‌ 4 
വള്ള റന്നൈ മതിമുക നോക്കിയേ a 

a Zi Fe 

Span 


x Ses 


91 നറുമ ലര്‍ത്തൊടൈ നായക നാനുനക്ഷു 
അറിവ റത്തുവെന്‍ കേളി YCW വന്‍ 


| ല്ലാണ്ടെലാം 


ഇറൈയെ നപ്പവി ക്കീരില്‌ 
മുററിനാന്‍ 


മുറൈയി നീര്‍ പൂര ന്തേയരുണ്‍ 


DI നാററ' 


233 
വ 
3 
A 
3 
oat 
486 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


234 


കമ്പരാമായണം 


ഉന്നി വിളിച്ചം സുരഭിയെപ്പീയുഷ- 
സന്നിഭമന്നാദിയാനയിച്ചീട്ടവാ൯. 
നന്നായ്‌ ചുരത്തിനാളദ്ദേവധേനുവു- 


മെന്നതുനേരമുരച്ചാ൯ വ സിഷ്‌ഠനും:- 


94 “മന്നവ! ഷഡ്രസപുരിതമാകുമി- 


95 


യന്നമനികിനിയൊത്തു ഭജിക്കുക" 
വന്ദ്യവസിഷ്യവാകൃത്താല്‍ നരേന്ദ്രനും 
നന്ദിച്ചുകൊണ്ടാനതിഥീിസല്‍ക്കാരവും 
പിന്നെ നറുമലര്‍ മാല്യഴ സുരഭില- 
ചന്ദനാദ്യാദിയാമംഗരാഗങ്ങളും 

വന്നു ചേര്‍ന്നു സകലക്കും; ശ്രമം തീത്തു 
മന്നനുമോത്തുണര്‍ത്തിടിനാനിങ്ങനെഃ- 


“മാമുനേ! യങ്ങെഴുന്നേററീല, സൈന്യമോ 
മാനിതമായിതിഗ്ലോവിനാലി ങ്ങനെ 
മന്നവക്കല്ലേ വിധിച്ചു വേദാദിക- 


ളൂന്നതവസ്തുക്കളാകയാലങ്ങിനി 


96 മാഹാത്മ്യമേറുമിക്കാമസുരഭിയെ 


94 
95 


96 


Hi 7 AF} | pio 


മാനിച്ചെനിക്കു തന്നാലും വിരഞ്ഞിനി” SOS 


വിരുന്തിനി യമൈപ്പെ AMMI ച്ചുരവിയെ വിളിത്തു നീയേ 
ത്രരന്തരു ളമിര്‍ത മെന്ന വണ്മുറൈ ചുരന്ത Mando 


അറുചുവൈ ത്തായ വുണ്ടി യരചനി൯ നനീക ത്തോട്ടം 
ചെറുകെന വളിത്തു വേന്തോ ടിയാവരും തുയ്‌ത്ത പിറ 
നറുമലര്‍ ത്താരും വാച ക്കലവൈയും നലക ലോട്ടം 
ഉറുതുയര്‍ തണിന്തുമന്ന നയ "TDM ത്തുരൈക്ക ലുററാന്‍. 


മാതവ വെഴുന്തി ലായ്‌നീ വയപ്പുടൈ പ്പടൈകട്‌ കെല്ലാം 
കോതറു മമിര്‍ത മിക്കോ വുതവിയ കൊഠാകൈ തന്നാല്‌ 
തീതറു കുണത്താന്‍ മിക്ക ചെഴ്ുമറൈ തെരിന്ത നൃലോര്‍ 

മേതരു പൊരുള കഠം യാവും CUMA ക്കെള, തന്നാല* 


നീര്‍കിതു തകുവ ത൯റാ നീടരും 240011 തന്നൈ 
എറ്‌കരു ളെന്‍റ ലോട്ട മിയംപല൯ യാതും atime 


s://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മീഥിലാദര്‍ശനം 235 


മരനമാണ്ടാന്‍ മുനി ചെററുനേരം aam- 
യാനരപാലനോടോതിനാനിങ്ങനെ?:- 
“നല്‍ക്കൊലവാളാന്ന രാജനങ്ങയ്ക്കിതു 
വല്‍ക്കലധാരി ഞാനേകില്ല ചൊല്ലുവന്‍. 
കേള്‍ക്ക! തനിയേ വരുമിപ്പശു ow- 
പക്കലെന്നാകിലോ കൊണ്ടുപൊഞ്തൊള്ളക” 


97 ഇത്ഥം ശ്രവിച്ചിദമിദ്ധമെന്നോത്തുട- 
നുത്ഥാനവും ചെയ്ത പാത്ഥിവോത്തംസവും 
ബദ്ധമാമുത്സാഹമോടേ സുരഭിയെ- 
ബ്രദ്ധയാക്കിപ്പുറപ്പെട്ടനേരം G, No 
വിദ്ധമാക്കിസ്റ്വയം ബന്ധനം മോതിനാ- 
ളദ്ധേനു ദേവഷിവര്യനോടിങ്ങനെ:- 
“വിദ്യമാനന്‍ ഭവാന്‍ സവ്വവേദാംഗാദി- 
വിദ്യയു,മെന്തെന്നെ വിട്ടുകൊ migas’? 


ടഃ ചൊന്നാൻ വസിഷ്ഠനും “ഞാനല്ല നല്ലിയ- 
തിന്നാ Yum സ്വയം നിന്നെ ബന്ധിച്ചതേ-” 
എന്നതു കേട്ട സുരഭി കുപിതയായ്‌ 
ചൊന്നാള്‍:- “മുടിക്കുവന്‍ ഞാന്‍ തന്നെയിപ്പൊഴേ A 


മന്നവനുള്ള പടകളെല്ലാ”; asa 
തന്നുടെ മേനിരോമങ്ങളെഴുന്നുപോയ്‌! 


i 
\ 
{ 


വറ്‌കവൈ യുടൈയെന്‍ യാനോ വഴങ്കലെന്‍ വരുവ mosol ധോ 


കൊര്‍കൊഠാവേ ലുഴവ നീയേ ഷൊണ്ടകല്‌ കളട Osean nal 


97 
പ്പിണിത്തനന്‍ F onom 


മണിത്തട ന്തോളി നാര്‍ക ഒക്കൊ 


കണിത്തവെം പെരുമ വെന്നക്കഒ 


ഇടിത്തെഴു gom വേ 
i 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


236 കമ്പരാമായണം 


99 വേടരും ചീനരും പിന്നെ യവനരു- 
മേവം പലപല ജാതിയില്‍പ്പെട്ടവര 
വേഗം പടക്കോപ്പമേന്തിപ്പുറപ്പെടു 
ധേനുവിന്‍ രോമപടലിയില്‍ നിന്നഹോ! 
വേന്തനെറ കെല്ലററ സേനയെയപ്പട 
വെട്ടിയെരിഞ്ഞു നുറുക്കിയ വേളയില്‍ 
വേവലാതിപ്പെട്ട കോപിച്ച വന്നിതു 


വേലേന്ത്ുമാന്ൃപ൯ തന്നുടെ മക്കളും. 


100 അക്കാമധേനുവിന്‍ ശക്തിയാലല്ലിതു 
മിക്ക വേദജ്ഞന്‍ മുനിക്കുള്ള മായയാം 
ധിക്കാരിയായ മുനിതന്‍ ശിരസ്സിന്നു 
വെക്കമരിഞ്ഞിടാമെന്നോര്‍ത്തു രുഷ്ടരായ്‌ 
അക്കരശികന്മാരടുക്കേ വസിഷ്ഠന്‍െറ 
നല്‍ക്കോപവഹ്നിയിലായവര്‍ ചാമ്പലായ്‌. 


101 അയ്യിരുപത്തുസുതരുമഴിവതു- 
മിയ്യരചന്‍ കണ്ടു കോപിച്ചുകൊണ്ടുടന്‍ 


നെയ്യൊഴിച്ചുള്ളതാം തീയ്യുപോലുജ്വലി- 
ച്ചയ്യം വെടിഞ്ഞൊരു തേരിലേറീടിനാന്‍൯. 


കൈയ്യിലെടുത്തുള്ള വില്ലു കുലച്ച കൊ. 
Se 
ണ്ടെയ്യും ശരനിര കണ്ടൊരു മാമുനി 544 


99 21949 രെയിനര്‍ ചീനര്‍ ചോനകര്‍ മുതല പല്ലോര്‍ 
കൈപ്പടൈ Mam? നോട്ടം കപിലൈമാ ടൂതീത്തു വേന്തൻ 
തുപ്പുടൈ ച്േേനൈ യാവും തൊലൈവുറ ത്തണിത്ത ലേ 
വെപ്പുടൈ ക്കൊടിയ മന്ന൯റ നയര്‍കഠം വെകണ്ടുമിക്കാ 


350 

ര്‍ 

100 ചുരപിയി൯ വലീയി ത൯റാര്‍ ചുരുതിണു 
വരമുനി വഞ്ച മെന്നാ anou ശീരത്തെ miem 
അരികതു മെന്ന പ്പൊങ്കി യടര്‍ത്തന രടര വന്നറാന്‍ 
എരിയെഴ വീഴിത്ത eang മിറന്തനര്‍ കുമര രെല്ലാം. 


ല്യണര വല്ല 


Í 101 Sagwie പതിന്‍മര്‍ avam രവിന്തമൈ w 


രശ൯ 
നെയ്‌ പൊഴി കനലീര്‍ പൊങ്കി നെട്ടം കെ Se 


357 ത്തേര്‍കടാവി_ 


4 
i ll 
| i | á _ https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ ശനം 237 


കൈയ്യിലിരിക്കുമബ്രഹ്മദണ്ഡത്തൊടാ- 
*യീയ്യായുധങ്ങള്‍ തട്ടക്കു'കെന്നോതിനാന്‍. 


102 ദഭിവ്യാസ്ത്രരുള്‍പ്പെടെ മന്നനറിവുള്ള 
ഭവ്യായുധങ്ങളയച്ചതഖിലവും 
ദിവ്യമബ്രഹദണ്ഡം ഗ്രസിച്ചിങ്ങനെ- 
യവ്യാഹതം വിളങ്ങുന്നതു കാണ്‍കവേ 
അവ്യാജഭക്തി കലര്‍ന്നു വാഴ്‌ത്തി Yai- 
നുവ്വീധരായ്യധപാണിയാം ദേവനെ 


ശവ്വനുമപ്പോള്‍ പ്രസാദിച്ചു നല്‍കിനാന്‍ 
ഖവ്വേതരഗുണം ദിവ്യായുധം ക്ഷണം. 


103 വിട്ടാന്‍ yamo മാമുനിതന്നേക്കു 
ചുട്ടാന്‍ ഭവനങ്ങളെന്നഞ്ചി വാനവർ 
ഒട്ടതുമുള്‍ക്കൊമണ്ടാളി ചിന്നി മേനിയില്‍ 
പൊട്ടിക്കിളുന്നു പുറപ്പെട്ട തീപ്പൊരി 
ഒട്ടലരെച്ചുട്ടമീശാസ്തരമടപ്പാഴ- 
മട്ടിലമോഘമഹത്വമെഴുന്നതായ്‌ 

104 കണ്ടാനര ച? നതുക്കാണ്‍൭കെയോത്തപോ- + 
“യാണ തപശ്ശൂക്തിപൂണ്ടവര്‍ടക്കന്നിയേ 
ഉണ്ടാകയില്ല മഹത്വമന്യക്കഃ G- 
മണ്ഡലനാഥപ്രഭാവം പ്രഭാവമോ?”” 564 


ക്കെതൊടര്‍ കണൈയി നോട്ടം കാര്‍മുകം വളൈയ UII S 
എയ്‌തനന്‍ മുനിയും തന്‍കൈ തണ്ടിനൈ യെതിര്‍ക റെ ാന്‍ 


കടവുളര്‍ പടൈക B1094900M പടൈകഠം യാ 


anigmad പടെടഒ 
ചൂട്ടന നെന്ന വഃ 


238 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


105 


106 


107 


കമ്പരാമായണം 


ഇണ്ടലോടേവം നനച്ചു കശികനു_ 


മനണ്ടെര്‍കോന്‍ ദിക്കിലണഞ്ഞാ൯ തപസ്സിനായ്‌. 


ആ രാജപുംഗവന്‍ ബ്രഹ്മഷിത൯ Oats - 
പ്രാഭവം കണ്ടു ചിന്താകലനായ്‌ പ്പരം 
ആ വിധമുള്ള തപഃശക്തി emg UI- 
നായിത്തുനിഞ്ഞാടനതുകണ്ടു വാസവന്‍ 
ആവിലചിത്തനായ്‌ ദ്ദേവാംഗനാരത്ങ- 


മായ തിലോത്തമ തന്നെയയക്കയായ്‌. 


അംഗനാരൂപത്തിലാകൃഷ്ടനായ്‌ മുനി- 
യാഗജബാണമേററുള്ളമഴിഞ്ഞുട൯ 
അങ്ങനെ കാമജലധിയില്‍ രാപ്പക- 
ലങ്ങുമുഴുകി, പ്പരീണതപ്രജ്ഞനായ്‌ 
പൊങ്ങിനാന്‍ പിന്നെ, യച്ചെയ്തികളാകവേ 


നഞ്ഞെന്നു നണ്ണിച്ചിരിച്ചുപോയ്‌ കാശികന്‍. 


വിബണ്ണുവ൪കോ൯തനെറ വഞ്ചനയെന്നതു 
തിണ്ണമറിഞ്ഞു മുനി ശപിച്ചീടിനാന്‍: 
““തുന്നിലൊരു മത്ത്യനാരിയായ്‌ പ്പോക നീ” 


യെന്നിങ്ങനെ കടും കോപത്തൊടേ മുനി ക്ട 


മണ്ടല മുഴുതും കാക്കു മൊയ്‌ മ്പൊരു വലിയന്‍റെന്താ 
ഒണ്ടവം പൂരീയ വെണ്ണി യുമ്പരകോ ന്‍റിശൈയൈ YONI 


105 


മാണ്ട മാതവത്തോൻ ചെയ്‌തവലനൈയേ മനത്തിനെണ്ണി- 


പൂണ്ടമാതവത്തനാകീയ രചര്‍കോൻ പൊലീയു നീര്‍മൈ 
കാണ്ടെലുമമരര്‍ വേന്തറു MA കരുത്തി നോട്ടം 


Qasim നരമ്പൈമാരുട്ടിലോത്തമൈയെനു ഞ്ചൊന്‍മാനൈ 


106 


107 


അന്നവര്‍ മേനി കാണാവനങ്‌കവേളു* ചരങ*കളു* പായ 
ത്തന്നുണര്‍ WLIW കാതറ്‌ ചലതിയിന vam) വേന്തൻ 


പന്നരും പകനീര്‍ വുററുപ്പ രീണതര്‍ തെരീത്ത mand 
നന്നയ മുണര്‍ന്തോനാകി നഞ്ചെനക്കനന്‍റു നക്കാന്‍ 


വീണ്‍മുഴുതാളി ചെയ്യ വിനൈയെന വെകന്ടു നീ പോയ്‌ 
മണ്‍മകളാതി AW മടവര റന്നൈ യേവീ- 


https://archive.org/details/muthulakshmiacademy 


മിഥിലാദര്‍ശനം 239 


108 അങ്ങെത്തിയുഗ്രതപസ്സുചെെയ്യും പൊഴു- 


109 ചൊല്ലീ Yumo “ഭവാനിതു സാധിക്ക. 


110 പുമകന്‍ തന്മകനേകിയ ശാപത്തി- 


108 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കണ്ണും ചുവപ്പിച്ചു പെട്ടെന്നവിടത്തില്‍ 
നിന്നുപോയാന്‍ യാമൃദിക്കനോക്കീ സ്വയം. 


ത്രിശങ്കകഥ 


തന്നയോദ്ധ്യാധിപനാമ'ത്രിശങ്കു*വും 

തന്നുടലോടെ വാനോര്‍പുരി പുകണ- 
മെന്നുള്ളൊരാശ വസിഷ്ഠുനോടോതിനാന്‍ 

എന്നതു കേട്ടു കുലഗുരു ചൊല്ലിനാ- 

*നിന്നെനിക്കേതുമതാവില്ല, മന്നവ!” 


യില്ലെങ്കിലീമന്നില്‍ മററു വല്ലോരെയും 
നല്ലപോലെന്‍ഹിതം ച്ചെയ്യുന്നവരെ ഞാന്‍ 
മെല്ലവേ തേടി യജ്ഞാദി ചെയ്യിക്കുവന്‍” 
എന്നതു കേട്ട വസിഷ്ഠനോതീ “കേള്‍ക്ക 
മന്നവ! പൂയ്യികാചാര്യനെ വിട്ട നീ 
നിന്നിഷ്‌ ടമേകിട്ടമന്യനെമത്തടുകി- 

ലിന്നു നി നീചചണ്ഡാലനായ്‌പ്പോയിടും”” 


നാല്‍ മഹാതേജസ്വിയായ നരവരന്‍ 600 


ക്കണ്‍മലര്‍ ചിവപ്പ വുള്ളങ്‌” കറുപ്പുറ ക്കടിതി നേകി 
എണ്മരിന്‍ വലിയ നായ ചെമന്‍റിശൈ തന്നൈ യുറററാന്‍ — 


തെന്‍റിശൈ യതനൈ നണ്ണി ച്ചെയ്‌തവ ഞ്ചെയ്യും ചെലവ _ PET 
വന്‍റിറ ലയോത്തീ വാഴ്ച 20d0101 alt വെന്‍ 

തന്‍റുണൈ ക്കുരുവൈ നണ്ണി ത്തനുവൊട്ട Ios മെ 
ഇന്‍റെനക്കരുളു കെന്ന യാനറി ന്തിലന തെന്‍റാ൯ ye 


y. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


240 കമ്പരാമായണം 


കോമളത്താമരത്താരൊത്ത തന്ത്രഖ- 
മാകെ വാടീ ലോകമെല്ലാമികഴ്‌ത്തിട്ും 
നീചജന്മാകാരമേററിതന്നേരമേ 


നീലാരവിന്ദനയന! നിരുപമ! 


111 ഹാരകിരീടാദിയാഭരണങ്ങളു 

ന്നേരം കറുത്ത പൊന്നാകവേ, പുണുനൂല്‍ത 
ചാരുപട്ടാംബരമെന്നിവ തോലായി- 
താരമ്യമേനിയഴുക്കു പുരളവേ 

പാരം നിറംകെട്ട പോന്നാന്‍ ത്രിശങ്കുവ്യം 
നേരേ പുരിക്ഷ തിരികെ, യപ്പോള്‍ ജനം 
ക്രഛരാപഹാസം പൊഴി ഥു യൃപതിയും 
ലഘോരാടവിതലം നോക്കിയോടിടിനാന്‍. 


112 കാട്ടിലെല്ലാമലഞ്ഞീട്ടം വിധൌ ചെന്നു 
പെട്ടിതു കൌശിക൯ വാഴ്ം വനാന്തരം 
കണ്ടതു നേരം മുനിയുമാരാഞ്ഞിതു 
“ചണ്ഡാലനായ നീയാതെന്ത്ുവന്നതും?” 
ഉണ്ടായതെല്ലാം മൊഴിഞ്ഞാന്‍ ത്രിശങ്കവ_ 
മിണ്ടലോ.ടായതു കേട്ടു ഗാഥിസുതന്‍ 


113 “വിണ്ടലം ഞാനേ തരുവ,നൊരു യാഗ- 


മുണ്ടതിംനെന്നോതി മാമൃനിമാര്‍കളെ e20 


പുലരിയങ്‌ കമലം പോലും പൊലിവൊരീഇ വതനം പൂവില* 
പലരുമാങ്കികഴ*തറ* കൊത്ത പടിവം വന്തുററതനേറ 


കാശൊട്ട മുടിയും പൂണും കരിയതാം കനകം പോന്‍റും 

തുശൊട്ട മണീയു AMA” തോല്‌തരും തോററം പോന൯റും 
മാശൊട്ട കരുകി മേനി വനപ്പഴി ന്തിടവൂര്‍ വന്താന്‍ 

ശീശീയെ ന്‍റീയാരു മമെള്ളത്തികൈപ്പൊട്ട പഴ്ചവ ഞ്ചോര്‍ന്താന്‍. 


112 കാനിടെട ച്ചിറിതു വൈകല്‌ കഴിത്തൊര്‍ നാട്‌ കാശി കപ്പേര്‍- 
ക്കോനിനീ തുറൈയും ചോലൈ കുറുകീനന്‍ കുറുക UMID 
ജനനീ യാവ നെനൈ GMMI വ്വിടൈയി നെന്ന 
ദമേനികഴ്‌ പൊരുഠംക ളെല്ലാം വിള മ്പിനന്‍ വണങ്കി G 

113 ഇററിതോ വെനന ക്കന്നാന്‍ യാനിരു വേ 
aoge കളിപ്പെ ANMI മായവര്‍ manea 


വന്ത൯ 


തൂവി മുററീ 
a- 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 241 


കൊണ്ടുവന്നാനതിനായിപ്പൊടുന്നനെ 
“വേണ്ടിതെ'ന്നോതി വിലക്കി വസിഷ്ഠനും, 
“കണ്ടീല ശാസ്ത്രത്തിലൊന്നിലും ക്ഷത്രിയന്‍ 
ചണ്ഡാലനായിട്ടു യാഗാഗ്നി കൊള്‍വതേ' 


114 തങ്ങളിതിന്നു കൂട്ടില്ലെന്നു ചൊല്ലവേ 
തിങ്ങുന്ന കോപം കലര്‍ന്നുടന്‍ കരശികന്‍ 
“നിങ്ങളോ വേടരായ്‌പ്പോകെനന്നുരയ്തുരവ- 
യങ്ങനെയായിട്ടലഞ്ഞാരവരഹോ! 


115 “ചണ്ഡാലനായിതാ യാഗാഗ്നിയേകിനേന്‍ 
വിണ്ടലത്തുള്ളവര്‍ വന്നിതു കൊള്ളവിന്‍!” 
ചണ്ഡതപസ്വി കുശികാത്മജന്‍ യജ്ഞ- 
ഖണ്ഡം ഭജിപ്പാ൯, ക്ഷണിച്ചു വാനോര്‍കളെ! 
എന്നേ! മഹാത്ഭുതം! വന്നതില്ലന്തുമ- 
തെണ്ണി നിന്ദിച്ചു ചിരി ച്ചാനനന്തരം 
മന്നനെ നോക്കി യുരച്ചാന്‍ “കയറുക 
നിന്നിമേഷാലയം; ഞാനേ തപസ്സിനാല്‍ 
ചൊന്നേന്‍” ഉടനേറി നിന്നാനവിടത്തില്‍ Bey: 
വന്നതാം വാനവിമാനത്തിലന്തൃപന്‍. : 638 y 


2403 Q മുനിവര്‍ യാരും തൊക്കനര്‍ വചിട്ടന്‍ മൈന്തര്‍ A 
f 0018) മരചന്‍ വേള്‌വി കനററുറൈ പൃലൈയര്‍ , കീവൻ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


242 കമ്പരാമായണം 


116 അങ്ങനെ സ്വര്‍ധ്ണത്തിലെത്തവേ ദേവരോ 
“ഇങ്ങു നീ ചണ്ഡാലനെന്തിനു വന്നതും? 
അങ്ടു പൊണ്തൊള്ളുക ഭൂമിയില്‍” കോപത്തെ. 
ടിങ്ങനെ തള്ളിയയച്ചാന്‍ 1002901. 
താങ്ങററ മന്നന്‍ തലകീഴ്‌ മറിഞ്ഞങ്ങു 
മോങ്ങീ “ശരണം തപസ്വി'നെന്നിങ്ങനെ. 
“അങ്ങു നീ നില്ല, നീ നില്ലെ "ന്നു കശികന്‍ 
തുംഗാരവത്തില്‍ ചിരിച്ചുരച്ചീടിനാന്‍. 


117 “എന്‍ വാക്കു തെല്ലു മതിക്കാതവമതി 
യെന്‍ നേക്ക കാട്ടിയ വിണ്ണവര്‍ തങ്ങടെ 
എല്ലാപ്പദവിയും വാനുലകങ്ങള- 
മേതും മടിയാതെ ഞാനാരചിക്കുവന്‍. 
സൂര്യനും ചന്ദ്രനും താരങ്ങളും ൧൭൦ 
മോരോന്നുമെന്നും ജ്വലിച്ചുകൊണ്ടങ്ങിനെ 
നേക്കു തെക്കുവടക്കായിച്ചരിക്കണം 
മിക്കതുമിങ്ങനെ തോററുവന്‍ ഞാനുടന്‍. 


118 ശക്രനും MM URIM രുദ്രനും 
മിക്ക Myoanrd മുനികളുമോതിനാര്‍:- 
*ഒക്കെപ്പൊറുക്ക മുനേ, സാധുരക്ഷണം 


ത്വല്‍ക്കമാം ധമ്മമേ, നന്നു നന്നായംതു 658 


116 ആങ്കവ ൯ററക്ക മെയ്‌ത വമരര്‍കറം വെകുണ്ടു നീചന്‍ 
Moma! migu തെന്നേയിരുനിലത്തിഴിക വെന്ന 
ത്താജലില്‌ വഴിവാന്‍ മററു ത്താപത ച്ചരബ മെന്ന 
ഓങ്കിന നിന്നീ ലെന്ന വൂരത്തുരു മൊക്ക നക്കാന്‍. 


117 പേണലാ തികഴ്‌ന്ത വീണ്ണോര്‍ പെരുംപത മുതലാ മറൈറ- 
ച്ചേണ്‍ മുഴു MAGA] ലെന്നാച്ചെഴുംകതീര്‍ കോണാ ടിങ്കണ്‍ 
മാണൊളീ കെടാതു തെരകു വടക്കവായ്‌ വരുക വെറു 
താണുവോ ടൂര്‍വ വെല്ലാം ചമൈക്കുവെ നെന്നും വേലൈ. 


118 നറൈത്തരു വുടൈയ കോനു നാന്മുക assay ടാനും 
കൂറൈത്തരു കനു മറൈറ ക്കടവുളര്‍ പിറരും തൊക്കു 


https://archive.org/details/muthulakshmiacademy 


മിഥിലാദര്‍ശനം 243 


119 


120 വൂട്ടിയ വില്ലൊട്ടം സേനയോട്ടം Yw- 


121 താപസനാമുഷികേശന്‍ വസിച്ച്ട്ടം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


അക്കാശ്യപീനാഥനാകും ത്രിശങ്കവും 
നക്ഷത്രമണ്ഡലത്തിങ്കല്‍ വിലസിട്ടം. 
രാജഷിയായ്‌ ഭവാന്‍ വാഴ്ക! തവയശോ_ 
രാജി രാജിച്ചിട്ടമമഞ്ചുതാരങ്ങളാല്‍” 
ദേവഗണമേവമോതി മറയവേ 

കേവലമാം തപശ്ചര്യ ചെയ്തീട്ടവാന്‍ 
ആവതും വേഗം NEMI ജലനിധി- 
ക്കാകെയധീശന്‍റ ദിക്കുനോക്കി സ്വയം. 


ശുനശ്ലേഫകഥ 


യീട്ടിയ ചൊല്ലെഴുമംബരിഷന്റപന്‍ 
നാട്ടില്ലള്ളോക്കുയിരായവന്‍ പൊന്നണി- 
ത്തട്ടിയന്നുള്ളതാം തേരിലേറിത്തദാ 
കാട്ടിലലഞ്ഞാന്‍ നരബലിക്കായൊരു 
കുട്ടിയെത്തേടിപ്പലപല ദിക്കിലും. 


താരൊളി ചേന്ന വനത്തിലെത്തി നൃപന്‍ 
തന്നാശചൊല്ലവേ മൂന്നുപേര്‍ മക്കളില്‍ 
ത്തായനസ്ക്രിളയവനുററവനെന്നോതി 676 


പ്പൊരുത്തരുണ്‍ മുനിവ നിന്നൈപ്പുകല” പുകും തവനൈ പ്പോററും 
മറത്തിറ M താര കണത്തൊട്ട മമൈക UMID. 


അരചമാ തവനീ യാതി യൈന്ത നാട്ടെന്‍പാല്‌ വന്തുന്‍ 
പുരൈവിള ക്കിട്ടക വെന്നാക്കടവുളൂര്‍ പോയ പിന്നര്‍ 

ന1രൈതവന്‍ വിരൈവി നേകി നെട്ടംകടര്‍ കിറൈവന്‍ ൭൭ 
ഉരവിട മതനൈ നണ്ണിയുറുതവ മഞററും കലൈ 


കുമരര്‍ mgd 


CC- 


= 


In Public Domain. Digtized by Muthulakshmi Research Academy 


൭44 കമ്പരാമായണം 


തന്തയ്ക്കു മുത്തവ൯ തന്നുയിരെന്നതും 
ഹന്ത! ചൊന്നീടവേ മദ്ധ്യമനാം സുതന്‍ 
122 ചൊന്നാൻ നൃപനോടു “ദാരിദ്ര്യമാം ക്ഷീണ_ 
മൊന്നാകെ മാററുംവടി ഭവാനിക്ഷണം 
എന്നെ വളത്തിയോരച്ഛനു നല്കണം 
ഇന്നെനിക്കുള്ള വിലയായ്‌ വരും പണം”. 
പിന്നെപ്പിതാവിനെ വന്ദിച്ചു മന്നവന്‍ 
തന്നോടൊരുമിച്ചു തേരിലേറീടവേ 
ഉന്നിദ്രതീക്ഷ്‌ ണകിരണ൯ ദിനകരന്‍ 
ചെന്നേറി വാനവിമാനമദ്ധ്യം, തദാ 
123 മന്നനും മാദ്ധ്യന്ദിനാദി ചെയ്താന്‍, തേരില്‍ 
നിന്നുമിറങ്ങീ കുമാരനോടൊത്തുടന്‍ 
ദുര്‍ന്നി വാരങ്ങളാം ദുര്‍ഗുണം പോക്കിയോ- 
രുന്നതതാപസ൯ കാശികന്‍ തന്നെയും 
അന്നാവനത്തില്‍ മൃനിസൂതൻ കണ്ടതി_ 
ഖിന്നനായ്‌ തല്‍പാദപങ്കജം കൂപ്പിനാന്‍. 


124 ഏറും മരണഭയത്തോടെ മാനസം 


നീറി വണങ്ങും കുമാരനെക്കാണ്‍കവേ Ee 


വെററവ ളിളവ ലെര്‍കേ യെന്‍റനൽ പിതാമു ന്നെന്‍രാഠം 
മറൈറയ മൈന്ത നക്കു മന്നവന്‍ MAAM നോക്കി. 


122 കൊട്ടത്തരുറംവെറു ക്കൈ വേണ്ടീ റെറാര്‍ക മാം വിഴുമംകന്‍റ ` 


എടുത്തെനെ വളര്‍ത്ത താതൈ AMOU റെറാഴ്ചതു വേന്തൻ 
തട്ടപ്പരും തേരി നേറി ത്തടൈയിലാ പ്പടര്‍ത ലോട്ടം 
ചുടര്‍ക്കതീര്‍ ക്കടവൃറം വാന ത്തുച്ചിയം ഛൂഴല” പുക്കാന്‍. 
123 അവ്വയീ നീഴന്തു വേന്തനരുംകടന്‍ രുറൈയീ നാററ- 
ച്ചെവ്വിയ കുരിശി റാനും ചെന്‍റന നിയമം ചെയ്‌വാന്‍ 
അവ്വീയ മവിത്ത ചിന്നൈ മുനിവടെന യാണ്ടു ക്കാണാ- 
ക്കവ്വൈയി നോട്ടം പാത കമലമ തുച്ചി ചേര്‍ത്താന്‍ 


124 വീറപ്പൊട്ട വണക്കം ചെയ്ത വിടലൈയൈ യിനിതു നോക്കി 


ചിരപ്പുടൈ Bulb നെന്നേ തെരുമരല്‌ ചെപ്പു കെന്നു 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍രനം 245 


പാരം കരുണയോടാരാഞ്ഞിതാധിക്കു 
കാരണമദ്ദയാവാരിധി കാശികന്‍. 

* ധമ്മജ്ഞ! കേട്ടാല്യമെന്നെ വിററാ, രെന്‍െറ 
യമ്മയുമച്ണനുമീനരപാലനായ്‌!” 


125 ആവുത്തനും തന്‍ഭഗിനിയും ചെയ്തതാ- 
മാവാത്ത കേട്ടു വിശ്വാമിത്രനോതിനാന്‍; 
“ആവിലഭാവമൊഴിക, കാത്തീട്ടവാ_ 
നാവുമെനിക്കിതാ നിന്നുടെ ജീവനെ”, 


പിന്നെത്തിരിഞ്ഞു തന്‍ പൂത്രരെപ്പാത്തിതു 
ചൊന്നാൻ : “ഇവനു പകരമായ്‌ പ്പോകണം 
നിങ്ങളിലാരെങ്കില്ലമൊരാളിനൂപ _ 
നൊന്നിച്ചുട'നെന്നു കേള്‍ക്കവേ മക്കളും 

126 തന്നാജ്ഞ കൊള്ളാതെ നില്ലവേ കാശിക൯ 
തന്നയനങ്ങള്‍ ചുവന്നൊളി വീശവേ 
മിന്നും രവിപ്രഭ നാണിച്ചുപോയ്‌? മനം 
നന്നെത്തപിച്ചിതു; രോമകൂപങ്ങളില്‍ 
നന്നായ്‌ ബഡവാനലജ്വാല പൊന്തി; തന്‍ 
നന്ദനന്മാരെ ശ്ശൂപിച്ചാനിതുവിധം: 
“കന്നിയും കാരുണ്യമില്ലാത്തവര്‍ നിങ്ങ- 
ളിന്നു മുതല്‍ക്കു പുളിന്ദരായ്‌ത്തിന്നീടും!”? 714 


അറപ്പൊരു ഉണര്‍ന്തോ യെന്‍റ നന്നൈയും ത൭തൈ താനും 
ഉറപ്പൊരുഠംകൊണ്ടു വേന്തര്‍ ക്കുതവിന രെന്‍റാനുദേ Xe 


2 rac m 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


246 കമ്പരാമായണം 


127,128 അങ്ങനെ മാമുനിത൯ കോഫമേററിട്ട 
നന്ദനന്മാര്‍ നാല്‍വരപ്പ്പോശ ശബര രായ്‌; 
മുന്നില്‍നിന്നീടും മരുമക൯തന്നോടു 
ചൊന്നാൻ .- “ame നൊന്തു മാഴ്കൊലാ നീയിനി 
ഇന്നിതാ നല്ലവന്‍ രണ്ടു മന്ത്രം; മാറില്‍ 
മിന്നിട്ടം മാലയണിഞ്ഞ നീയിപ്പൊഴേ 
മന്നവനൊന്നിച്ചു പോക, WUE- 
മൊന്നില്‍ നിന്നെക്കെട്ടു,മപ്പോള്‍വിരയെ നീ 
നന്നായുരുക്കഴിച്ചിടണം മന്ത്രങ്ങ-; 
ളെന്നാല്‍ ത്രിമൂത്തികള്‍, ദേവരും വന്നിടും. 
നിണ്ണയം യജ്ഞവും പൂത്തിയാം, നിന്‍ ജീവ- 
നെന്നുമൊരാപത്തു വന്നിട്ടകില്ലെടോ” 
എന്നതു കേട്ടു ശുനശ്ശേഫനും തൊഴ്ച- 
തന്നിലം വിട്ട തിരിച്ചാ൯ തൃപനൊടും. 


129 ആ മറയോന്‍ ചൊന്നവണ്ണം കുമാരനു- 


മാമന്ത്രയുഗ്‌ മമുരുക്കഴി ച്ചീടവേ 

അങ്ങു MND ഹംസവൈനതേയവ്പഷ- 

ഭങ്ങളില്‍ മുത്തികള്‍ മുവരും, ദേവരും. 

ഭംഗമെന്യേ മുനിസുനുവിന്‍ പ്രാണനും 
തുംഗമഖവുമവര്‍ കാത്തു കൊണ്ടിതു. ശം 


127 മാമുനി വെകുളി തന്നാന്‍ മടികലാ മൈന്തര്‍ നാല'വര്‍ 
താമുറു ചവരരാകച്ചപിത്തെതിര്‍ കലിത്ത ചിന്തൈ 
ഏമുറ ലൊഴിക വീന്നേ പെറുകെന വീരണ്ടു വിഞ്ഞെ 
കോമരം HMA നല്‌കി പ്പിന്നരും കുറിക്ക ലൂററാര്‍ 


128 അരചനൊ ടേകി Ya! ത്തുണൈക്കുപി മമറൈയൈ യോതിന്‍ 
വീരശ്ുവര്‍ വിണ്ണു ളോരും വീരിഞ്ചനും വിടൈവ ലോനും 
ഉരെ ചെറി GAIB “AN QoQ മുന്നുയിര്‍ ക്കീറുണ്ടാകാ 
പിരചമെന്താരാ യെന്ന പ്പഴിച്ചൊട്ടം പെയര്‍ന്തു പോനാന്‍ 


129 മറൈമുനി യുരൈത്ത വണ്ണ മനന്തുറ മൈന്ത നായ 


ച്വീറൈയുറു കലുഴ NMO ചേമുതര്‍ പിറവു മൂരും 


ഇറൈവര്‍ തൊ ക്കമരര്‍ ചൂഴ വിളവഠ ന്നുയീരും വേന്തൻ 
മുറൈതരു ADZO കാത്താര്‍ വടതിശൈ മുനിയും ചെന്‍റാന്‍ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 249 


130 എത്തിനാന്‍ കരശികനുത്തരദിക്കിലായ്‌ 
പൊത്തിനാനംഗുലികൊണ്ടുതന്‍ നാസിക 
ഇദ്ധയോഗം പ്രാണനെല്ലാം Maya MWI 
ബദ്ധമാക്കീയിഡാപിംഗലാമാര്‍ഗ്ഗമായ്‌ 
ശുദ്ധം പ്രണവവും ധ്യാനിച്ചു നിശ്ചല- 
മുത്ഥാനശീഷം നയിച്ച, സമകളെ. 
എത്തി വളന്നതാം മൂലാഗ്നി മുലമായ്‌ 
വിദ്ധമാക്കി തല്‍കപാലം പൊടുന്നനെ 
ഈദ്ധ്വമുഖമായുയന്നു ധുമം പര- 
ന്ന ദ്ധ്വാന്തതുല്യമുലകു മറയ്ക്ുയായ്‌ . 


131,132 അത്രിപുരാന്തകന്‍ പണ്ടു ഗജാസൂര- 
മുത്തിയുരിച്ചു ധരിച്ച തോലെന്നപോല്‍, 
മെത്തിയ്യയന്ന കാര്‍മേഘങ്ങളെന്നപോല്‍ 
പ്പത്ഥ്വിയിലെങ്ങും നിറഞ്ഞു ധുമാവലി 
വര്‍ദ്ധിതഘോരാന്ധകാരപടലങ്ങ- 
ഉത്ഥാപനം ചെയ്ത മൂടി മാത്താണ്ഡനെ 
ഉരര്‍ദ്ധ്വലോകത്തിലെദ്ദിക്പാലകാക്ഷിയെ- 
യിദ്ധരാധാരദിഗിഭനേത്രങ്ങളെ!” 


130 വടാതിശൈ മുനിയു നണ്ണി മലര്‍ക്കര നാശി വൈത്താരം 
ഇടാവുപിം കലൈ യാ നൈ യ വിതയത്തു ടെഴുത്തൊന്‍െറണ്ണി 
| വിടാതുപല്‌ പരുവ നിര്‍പ മൂലമാ മുകട്ട വിണ്ടു or 


to മടാതിരുട്‌ പടലൈ മുട ച്ചലിത്തതെ ത്തലമും താവി. 


131 എയിലെ രിത്തവന്‍ WANY രിത്തനാഠം 
പയിലു റു 2001 പോര്‍ത്തനന്‍ പണ്‍പെന 
യല ചി രിത്തെഴും താലെനപ്പു a 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


248 കമ്പരാമ at 


133 അങ്ങനെ കൂരിരുളെങ്ങും പരക്കവേ 
ജഗേമാജംഗമജാതികളാകവേ 
എങ്ങുമനങ്ങാതെ MIM പകലവ൯ 
മങ്ങി, നടുങ്ങി ഭയന്ന നിലിമ്പരും. 


134 പുണ്ഡരികോത്ഭവന്‍ പക്ഷിന്ദ്രകേതു വൈ- 
കണ്ഠൻ കുലിശധരാദിസുരഗണം 
ദണ്ഡമേറാങ്ങു വെവ്വേറെ വണങ്ങിനാര്‍ 
ചണ്ഡതപസ്വിയെക്കണ്ടുകൊണ്ടീട്ടവാന്‍. 


135 വെണ്ഞഞിചുഡന്‍ വനമാലി നാന്മൃഖ- 
നെന്നിവര്‍ വന്നിതു ചൊന്നാർ മുനിയൊടും:- 
*ഉഞ്ചയില്‍ വേദപാരംഗതനായ്‌ ഭവി- 


യിന്നാരു വേറെ ഭവാനെന്നിയേ മുനേ!” 


136 ആയമി കരശികനായതു കേട്ടുട- 


നാനമിച്ചാന്‍ ശീഷ, മോതിനാനിങ്ങനെ 
“ആര്യമാം കമ്മഫലമിന്നു കൈവന്നി';- 
തങ്ങനെ പോയി മറഞ്ഞാര്‍ ത്രിമൂര്‍ത്തികള്‍. 


133 തീരിവ നിര്‍പ ചെകതല ത്തീയാവൈയും 
വെരുവ ലുററന വെങ്കതീര്‍ മീണ്ടന 
കരുവി യുററ കകനമെ ലാം പുകൈ 
ഉരുവീ യുററിട വുമ്പര്‍ തുളങ്കിനാര്‍ 


134 പുണ്ടരീ കനും പുട്ടിരു പ്യാകനും 
കണ്ടെ യൂര്‍തി MANY മററുള 
അണ്ടര്‍ താമും U MYW നെയ്‌തിവേറു 
എണ്ട പോതന PONAM യെതിര്‍ന്തനര്‍. 


135 പാതി മാമതി ചൂടിയും വൈന്തുഴായ്‌ 


ച്ചോതി യാനുമ ത്തുയ്‌മല O98 Imo 
വേത പാരകര്‍ വേറിലര്‍ നീയലാന്‍ 
മാത ചോതന വെന്ന വഴങ്കിനര്‍. 


136 അന്ന വാചകം ChQ ണ രന്തണന്‍ 
ചെന്നി താഴ്‌ത്തിരു ചെങ്കമ amago 
ഉന്നു നല്‌വിനൈ Qooam -ന്‍െറാങ്കിനാന്‍ 
തുന്നു തേവര്‍തം ചൂഴല്യട* പോയിനാര്‍, 


https://archive.org/details/muthulakshmiacademy 


768 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ജനം 249 


137 മുന്നേ നടന്ന കഥകളിവഃ പാക്കി- 
ലിന്നിതുപോലെ തപസ്സിദ്ധിയാണ്ടവര്‍ 
മന്നിലില്ലീ; മഹാന്‍ നിങ്ങളില്‍ക്കാരുണ്യ-- 
മിന്നു കാട്ടി + യതുമൂലം കമാരരേ 
നിങ്ങള്‍ക്കസാദ്ധ്യമായെനത്തുണ്ടു കാര്യങ്ങ- 
ളെന്നതുമോക്കണം രാഘവവീരരേ!” 


138 എന്നിങ്ങനെ ചൊല്ലി ഗാതമനന്ദനന്‍ഃ 
കുന്നിച്ചൊരത്ഭുതാനന്ദങ്ങളോടുടന്‍ 
വന്ദിച്ചു വീരകുമാരരും മാമുനി 
തന്നുടെ പാദങ്ങ; BEIA മഹഷിയും 
നന്ദിച്ചു ചൊല്ലിനാനാശീര്‍വ ചനങ്ങ- 
ളെന്നതിന്‍ ശേഷമണഞ്ഞാന്‍ നിജാലയം, 


രാമന്‍െറ വിരഹതാപം 


139 മാമുനികരശിക൯ തമ്പിയ്യമായ്‌ ച്ചെന്നു 
മെല്ലെയുറക്കറപൃക്കോരനന്തരം 
കൂതിരുട്ടിന്‍ കനിക്കൊത്ത നിറമാര്‍ന്ന 
രാമന്‍തിരുവടിതാശമത്തിങ്കളും 
രാവുമാരാജീവനേത്രയുമായ്‌സ്വയം 
രാവുമുഴുവനേകാകിയായ്‌ പ്പോക്കിനാ൯, 


736 


137 ഈതു മുന്നര്‍ നികഴ്‌ന്ത VIUJ AAM 
മാത വത്തുയര്‍ മാണ്‍പുടൈ യാരിലൈ 
നീതി വിത്തക dome ഭണര്‍ന്തനിര്‍ 
യാതു മക്കര1 തെന്‍റന നീറിലാ൯. 


148 എന്‍റു കോതമ൯ കാതലന്‍ ഭൂറീട 
വെന്‍റര്‍ വീരര്‍ വിയപ്പൊട്ട വന്തെഴാ 
ഒൻറു മാതവന്‍ റാടൊഴു തോങ്കിയ ` 
abano യേത്തി പ്പെയര്‍ ന്തനന്‍റന്നിടം. 


139 മുനിയും തമ്പിയും പോയ്‌മുറൈ യാററമക്കു 
ഇനിയ പള്ളിക ഒളെയ്‌തിനര്‍ പിന്നിരുട” 
കനിയും പോല്‌പവന്‍ കങ്കല്യം തിങ്കളും 
തനീയും താനുമ ത്തൈയലു മായിനാന്‍ 


https://archive.org/details/muthulakshmiacademy ee «= 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy . 


250 കമ്പരാമായണം 


140 “angled നിന്നിങ്ങു നീങ്ങിയിതുപോലെ 
പെഞ്ചണിയാകുമോ മിന്നല്‍പ്പിണരൊളി? 
എണ്ണീടിലായതവിശ്വാസ്യമാകുമോ? 


കണ്ണില്ലമുള്ളില്ലം കാണ്മതു കാരണം. 


141 കാര്‍മുകില്‍വണ്ണനിള കൊണ്ട പാലാഴി 
നേരാം നയനങ്ങളുള്ളൊരസ്സുന്ദതി 
എന്‍കരൾത്താമരയ്തുള്ളിലരുളന്നു; 
പങ്കജമങ്കയാളാണെന്നു നിണ്ണയം! 


142 കാരുണ്യലേശമില്ലെങ്കിലലമാശയാല്‍ 
പാരം വിഷലിപ്ലനേത്രങ്ങള്‍കൊണ്ടവള്‍ 
എന്നെ വിഴുങ്ങിയ മൂലമുലകിങ്ക- 
ലെല്ലാമവൾക്കെഴും പൊന്മേനി കാണ്മ, ഞാന്‍ 


143 പൂണാരണിപ്പൊന്‍കലശങ്ങളെൻപൂണ്ൃ- 
മേലാത്തമാറിലമര്‍ന്നീലയെങ്കിലും 


ചേണററ പുഞ്ചിരി ചെന്തൊണ്ടിയെന്നിവ 
ചേരും മതിയൊന്നു കാണുമമാറാകുമോ? 902 


140 anggi നീങ്കീയ മിന്നരു വിമ്മുറൈ.. 
പപ്പെണ്ണി നന്നലം പെററ തുണ്ടേ കൊലോ 
എണ്ണി നീല തെന്‍ററി യേനിരു 
കണ്ണി ലുള്ളൂം കരുത്തിനും കാണ്‍പനാല്‌ 


142 വള്ളര്‍ ചേക്കെ ക്കരിയവ൯ വൈകുറും 
വെള്ള പ്പാരക്കടല്‌ പോന്‍മിളിര്‍ കണ്ണിനാഠം 
അള്ളര്‍ പൂമക ളാകകൊ ലോവെനതു 
ഉള്ള ത്താമരൈ യുള്ളൂറൈ കീന്‍റതാലഃ. 


142 അരുളി ലാളെനി mam ത്താശൈയാല്‌ 
വെരുഭൂ നോയ” വീട ക്കണ്ണിന്‍ വീഴുങ്കലാല* 
തെരുളി ലാവുല കീര്‍ചെന്‍റു നിന്‍റുവാഴ* 
പൊരുളെ ലാമവറം പൊന്നുരു വായവേ 


143 പൂണു ലാവീയ പൊര്‍കല ശംകളെന്‍ 
ഏണി ലാക ത്തെഴുതല വെന്നിനും 
വാണീ ലാമുറു വറ്‌കനീ വായ്‌മതീ 
കാണ ലാവതൊര്‍ കാലമു ണ്ടാം.കൊല. 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ ശനം 251 


145 മഞ്ഞുളമേഖല പുണ്ടതേര്‍ത്തട്ടമാ- 
നഞ്ചണി വാളാം നയനം കുചങ്ങളും 
പുഞ്ചിരിയെന്നതുമുണ്ടെന്‍റയ്യള്‍ക്കള- 
മഞ്ചുമാറാ യമനിത്രയും വേണമോ? 


145 കന്നല്‍ക്കരിമ്പു ചിലയേന്തിയോന്‍ ao- 
ഞ്ഞുന്നം പിഴയ്ക്കാതെ പുക്കണമാരിയാല്‍ 
എന്നെയിന്നെയ്ത തുലയ്ക്കുമെന്നാലിനി 
വന്മയെന്നുള്ള ഗുണമാക്കു തങ്ങിട്ടം? 


146 തള്ളിയലയഷ്ക്കുന്ന പാലാഴിയിലുള്ള 
വെള്ളം കണക്കേ പരന്നുള്ള ചന്ദ്രിക 
ഉള്ളത്തിലോരും പൊഴുതുയി൪ ചൂഴ്‌ന്നിട്ടം 
വെള്ളനിറമാം വിഷമാണു നിണ്ണയം. 


147 പോകുമോ പൊല്ലാ വഴിക്കെന്‍റമാനസ- 
മാകയാലാമലര്‍ത്തേന്മൊഴ/ കന്യയാം,”” 916 


144 വണ്ണ മേകലൈ തേരൊന്‍റു വാണെട്ും 
കണ്ണി രണ്ടു കതിമുലൈ താമിരണ്ടു : 
ഉണ്ണി വന്ത നകൈയ്യമെ ന്‍റാന്‍റുണ്ടാല 
എണ്ണും കൂററിനു ക്കിത്തനൈ വേണ്ടുമോ. 


145 കന്ന ലി൯കരു പ്പുച്ചിലെ യാന്‍ വിരൈ 
പൊന്നൈ മുന്നിയ പൃങ്കകണെ മാരിയാല” 
aaam യെയ്‌തു തൊലൈക്കുമെ ൯റാലിനി 
വന്‍മൈ യെന്നുമി താരിടൈ വൈകമേ 


146 കൊള്ള്ളൈ കൊള്ള ക്കൊതിത്തെഴ്ച പാര്‍കടര്‍ 
പള്ള വെള്ള മെനപ്പട രുന്നിലാ 


ഉള്ള വുള്ള വുയിരെ ത്തുരുവിട 
വെള്ളെ വണ്ണ വിടമുമു ണ്ടാങ്കൊലൊ. 


147 ആമം നല “വഴി യല്‌വഴി യെന്മനം 
ആകു GAIN യര്‍ കാകിയ കാരണം 
പാക പോന്‍മൊഴി 694900951 കന്നിയേ 
യാക്ക വേറിതര്‍ കൈയുറ വില്ലെയേ 


https://archive.org/details/muthulakshmiacademy _ ss 


1252 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


148 


149 


150 


148 


149 


150 


കമ്പ്രാമായണം 


തിങ്കള്‍ മറഞ്ഞു നിശയാമരചന്‍റ 
വെണ്‍കുളിര്‍മക്കാററക്കുട ചാഞ്ഞ പോലവേ 
വാരുണിദേവിതന്‍ വാരുററ നെററിക്കു 
ചേരുന്ന ചുട്ടിക്കുറി മാഞ്ഞപപോലെയും, 


ഈശ൯ ശശാങ്കന്‍ മറഞ്ഞതുകാരണ- 
മാശാംഗനാജനമംഗരാഗാദികള്‍ 
ആകുലപുവ്വമഴിച്ചതുമാതിരി- 

യാകവേ മാഞ്ഞുപോയ്‌ പുനിലാവിന്നൊളി. 


ഉദയവണ്ണന 


തിങ്ങും മലര്‍മാല ചാര്‍ത്തിയ മാധവ- 
നിങ്ങനെ യാടലില്‍പ്പെട്ട തളരവേ 
വിങ്ങുമഴകാണ്ട ചെങ്കമലങ്ങളെ- 
യെങ്ങും വിടത്തും ദിനകരന്‍ മെല്ലവേ 
പൊങ്ങുമിരുളാം കരിത്തുകില്‍ മേനിയി- 
ലങ്ങണിഞ്ഞുള്ളോരുദയാദ്രിരുദ്രന്‍െറ 
ചെങ്ങിയ മൂന്നാം നുതല്‍ക്കണ്ണപോലവേ 
തുംഗാഭ കൈമയ്ക്കോണ്ടുദിച്ചുയന്നീടിനാ൯. 


കഴിന്ത കടം ലരചന്‍ കതിര്‍ ക്കുടൈ 
വീഴുന്ത തെന്നവു മേററിശൈ യാഠാചുടര്‍ 
ക്കൊഴുന്തു ചേര്‍ MMS കോതറു ചുട്ടി പോയ" 
അഴിന്ത തെന്നവു മാഴ്‌ന്തതു തിങ്കളേ 


വിത്തു കീന്‍റ നീലാച്ചുട൪ര്‍ വീന്തതാല്‌ 
ഈശ നാമതി യേകലും ചോകത്താലഃ 


പൂശു വെണ്‍കല വൈപ്പുനൈ ചാന്തിനൈ 
ആശൈ മാത രഴിത്തന രെന്നവേ. 


തതൈയുമലര്‍ ത്താരണ്ണ mugg മയലുഴന്തു OBE മേല“വൈ 

ചിതൈയു മന ത്തിടരുടൈയ ചെങ്കമല മുകമലരച്ചെയയ വെയ്യോൻ 

പുതൈയിരുളീ നെഴുകീന്‍റ പുകര്‍മുകയാനൈ യിനുരിവൈ- 
പോര്‍ 

ഉതയകീരി യെനുംകടവുണുയല” Ap ee വെ പോര്‍ത്ത 


വീഴിയേ പോ ലുതയം ചെയ്യാന്‍. 


https://archive.org/details/muthulakshmiacademy 


932 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മീഥിലാദര്‍ശനം 253° 


151,152 പോരിനല്ലെങ്കില്‍ പൊരുളിനോ പൊയ്‌ പോയ 
നേരം മുതലേ വരും വേളയ്യം കാത്തു 
ഓരോ നിമേഷം യൃഗം പോലെ പോക്കുന്ന 
നാരീമണിയാള്‍, നിജപ്പാണവല്ലഭന്‍ 
വണ്ടുകള്‍ തെണ്ടുന്ന പുമാലയുമണി- 
ഞ്ഞിണ്ടലകന്നു മണിത്തേരിലങ്ങനെ 


വീണ്ടും വരും കാഴ്ചകണ്ടു ചിത്താഫ്റ്റാദ- 
മാണ്ടു വിലസുന്നമാതിരി, യങ്ങെഴും 
പുണ്ഡരീകങ്ങള്‍ വിടന്നു വിളങ്ങുന്നു 
തണ്ടലര്‍പ്പൊയ്തകളക്കാല്യവേളയില്‍. 


153 എണ്ണമില്ലാത്ത വേദങ്ങള്‍ മുഴങ്ങവേ 
DIMO പാടവേ ലോകം olansa 


വിണ്ണവന്മാരും മുനികളും വേദിയ- 
രെന്ന!വരെല്ലാം കരം കൂപ്പിനില്ലൃവേ 
വാരിധി മദുളദ്ധ്വാനം മുഴക്കവേ 
വാനാമരങ്ങത്തു നര്‍ത്തനം ചെയ്യുന്ന x 
വാസരനാഥനാം കൃത്തിവാസസ്സിന്‍ൌ 


ധുസരകേശങ്ങളായീ കതിരൊളി. 950 


151 വീശൈയാടര്‍ പശുമ്പുരവി ക്കരമിതിപ്പ വൃതയകിരി വിരിന്ത തുളി 
പശൈയാക മറൈയവര്‍ കൈ MAO മലരുനിറൈ 
പുനലും പരന്തുപായ 
അശൈയാത AMG വരൈയിന്‍ മുകട്ട തോറു 
2182016 ചെ ൯റളൈന്ത വെയ്യോന്‍ 


_ തിശൈയാള മത കരിയൈ ചിന്തുര മപ്പിയ പോര്‍ ശ!ീവന്ത മാതോ. 


ചകന്തു പാശറൈയിര്‍ പൊരുഠാംം - ൦ 
വയിനിര്‍ പിരിന്തു പോന 7 
Qo തെരിയ ലുയിരന്ൈ ൦൦ 
കൊഴുനര്‍ വര മണിത്തേരോട്ടം z 


152 പണ്ടു വരും കുറി 


വണ്ടു തൊടര്‍ ന 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


asa കമ്പരാമായണം 


154 കൊല്ലും സുദര്‍ശനം നീക്കി, ക്കുനുവള൪ 
വില്ല തൃക്കയ്യിലെട്ടത്ത ദാമോദരന്‍ 
മെല്ലെയിളംകരം കൊണ്ടിനല്‍ തൃപ്പാദ- 
പല്ലവം തൊട്ട തലോടിനവേളയില്‍ 
അല്ലാകുമാഴിതന്നക്കരയെത്തിനാഃ- 
നല്ലെങ്കിലാര്യനുറക്കമുണ്ടായിതോ? 
നല്ലമാണിക്യവിളക്കുകളായിര- 
മെല്ലാം ജ്വലിക്കുമനന്തതല്ലോപരി 
ചൊല്ലെഴും പാലാഴിയില്‍ പള്ളികൊണ്ടവ- 
നല്ലലാമാഴിയിലല്ലോ ശയിച്ചതും. 


155 നീങ്ങീ യുഗംപോലെ യാമിനി, നിദ്രയും 
നീങ്ങിയെണിററു ഗജേന്ദ്രഗഭീരനായ്‌ 
നിതൃനൈമിത്തികാനുഷ്ഠാനകമ്മങ്ങ- 
ളെത്തിച്ചു വന്ദിച്ചു താപസപാദരെ 
തമ്പിയോടൊത്തു രഘുവരന്‍, മൈഥിലന്‍ 
തന്നുടെ യജ്ഞശാലയ്ത്രകം പൂകിനാന്‍. 


156 ഉന്നതമാണിക്യമണ്ഡപത്തില്‍ സവ്വ- 


mman കാശികന്‍ നാന്മൃഖസന്നിഭന്‍ 968 


154 കൊല്ലാഴീ നീത്തം കോര്‍ കുനിവയീര 
ച്ചിലൈതടക്കൈ ക്കൊണ്ട കൊണ്ടല്‌ 
എല്ലാഴി ത്തേരിരവി യിനംകരത്താ ലടി 


വരുടി യനന്തല” തീര്‍പ്പ 
അല്ലാഴീ ക്കരൈ കണ്ടാ നായിരവായ* 


മണിവിളക്ക മഴലും ചേക്കൈെ- 
ത്തൊല്ലാഴി ത്തുയിലാതേ തുയരാഴി 


നെട്ടും കടലു ട്ട്‌ modal ൯റാനേ. 


ഉരഴീപെയര്‍ ന്തെനക്കങ്ക ലൊരുവണ്ണും പൃടൈപെയര വുറക്ക MITO 
ചൂഴിയാ നൈയീനെഴുന്തു തൊന്നീയമ 


ത്തറൈ മുടിത്തു ചുരുതി യന്ന 
വാഴിമാ തവര്‍പണിന്തു മ നക്കിനിയ തമ്പീയൊട്ടം UMI മാലൈ 
താഴമാ മണിമാലി ത്താര്‍ച്ചെൌനക൯ 


155 


പെരുവേള്‌വി പ്പാലൈ ചാര്‍ന്താന്‍ം 
156 മുടിച്ചനകര്‍ പെരുമാനു മുറൈയാലേ 2990 3018°A11 മുററി 31090 
ഇടീക്കുരലി൯ മുര ചിയംപ വിന്തിര൯ 2 


പ്പോ Z 
പോര്‍ ചന്തിര൯ റോയ കോയി ലെയ്തി 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മിഥിലാദര്‍ശനം 255 


കോദണ്ഡപാണിയാം ശ്രീരാമദേവനും 
സോദരന്‍ സരമിത്രിയൊത്തിരുന്നിടിനാന്‍. 


157 ആ രാജനന്ദനന്മാരുടെ MIMO- 


സാരാമൃതം നയനത്താല്‍ നുകരവേ 
മെമഥില൯ താപസപാദങ്ങൾ വന്ദിച്ചു 
മന്ദസ്മിതം പൂണ്ടു ചോദിച്ചിതിങ്ങനെഃ: 


158 “4ആരുവാന്‍ സ്വാമിന്‍! കുമാരകന്മാരിവ- 


157 


രാരെന്നു കേള്‍പ്പതിന്നുണ്ടു മേ കുതുകം" 

ചൊന്നാൻ കുശികസുതന്‍: ““വിരുന്നാളരായ്‌ 
വന്നാരിവര്‍ തവ യജ്ഞമിക്ഷിക്കുവാന്‍. 

ചാപവും കാണണമെന്നുണ്ടു, കോസല- 

ഭൂപതി നന്ദനരാണിവര്‍ മന്നവ!” 
പിന്നെക്കുശികാത്മജന്‍ മുനി രാഘവ- 
നന്ദനന്‍തന്മഹത്വങ്ങളുര്കുയായ്‌. 982 


എട്ടത്തമണി മണ്ടപത്തു ളെണ്ട വത്തു 
മുനിവരൊട്ട മിരുന്നാൻ വൈന്താര്‍ 


വടിത്ത കുനി വരിചിലൈ ക്കൈ മ്മൈ- 
ന്തനുന്തമ്പിയുമരുകിനിരുപ്പമാരോ. 


തമൈ യിരുകണ്ണം മുകന്തഴകു പരുക നോക്കി 


ഇരുന്തകല ക്കുമരര്‍ 
1 യാരിവരൈ യുരൈത്തിദ്ടമി നടികളെന്ന 


അരുന്തവനൈ യടിവണങ്ക 


കാട 
1നര്‍ക ണിന്നുടൈയ വേറാവ 
ss ണിയ വന്താര്‍ വില്ലും കാണ്‍പാര്‍ 


mom 
പരും തകൈമൈ ത്തയരത 
ajom" uom വവര്‍ തകമൈ പേശ ലുററാന്‍, 


——< 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സുര്യവംശചരിത്രം 


1 ആരറിയാത്തവര്‍ വൈവസ്വതമനു- 
വായോരിനകലകൂടസ്ഥനെബ്‌ ഭവി? 
വേറിട്ടുകാണുന്ന ജീവികളെ am, wI- 
വേദന MIMD രക്ഷിക്കുവാനാരുവാ൯ 
ജ്യോതിമ്മയചാപമേന്തി ഭൂമങ്കതന്‍ 
പൂതമാം കൊങ്ക ചുരത്തിച്ചുപോല്‍ പുരാ 
ആ ദിവ്യശാസനനാം സാവ്വഭരമനീ- 
യാദിത്ൃവംശസമുത്ഭവനാം മഹാന്‍. 


2 കമ്മബന്ധങ്ങളകലെച്ചിരം തച്ചോ- 
WADED കൈക്കൊണ്ടു രാജഷിവര്യനായ 
ബ്രഹ്മദേവ൯തന്നെയാരോ ഭജിച്ചതി- 
സമ്മോഹനാനന്തശയ്യാസമേതനാം 
അമ്മഹാതേജസ്വരൂപിയാം ദേവനെ 
നമ്മള്‍ക്കു കാണുമാറാക്കും പടി പുരാ 
അമ്മഹാനിക്ഷ്വാകുരംഗനാഥാത്മക- 
നമ്മനുവംശ്യ, നറിയാആ,താരുവാന്‍? 


കുല മുറൈ കിളത്തു പടലം -ia 


1 ആതീത്തന്‍ കുലമുതല്‌വന്‍ മനുവിനൈ യാരറിയാ 
പേതിത്തവുയിരനൈത്തും പെരും പശീയാല്‌ 
ശോതിത്ത൯ വരിരിലൈയാണിലമടന്തെ 


ച്ചാതിത്ത പെരുന്തകൈയു മിവര്‍ കലത്തോര്‍ 


താര്‍ 
ലൈ ചുരപ്പ- 


2 പഡിണിയരങ്‌ക വിനൈയകലപ്പെരുങ്കാലം തവം ൭ 4 
തവം പേണ 
മണീയരങ്‌ക നെട്ടമുടിയായ്‌ മലരയനൈ വയിപ 


പ്രണീയരങ്ക പ്പെരും പായറ്‌ പരഞ്ചുടരൈ ease 
കാണ 
അണീയരങ്‌*കന്തന്താടെന യറിയാതാരരിയാതാർ 


https://archive.org/details/muthulakshmiacademy 


വരുന്താമല്‌ 


തരാപതി കാണ്‍ 


16 


സുര്യവംശചരിത്രം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


227 


3 തന്നാല്‍ തട്ടക്കുവാനാവാനു; ദാനവര്‍ 


തന്‍തല കൊയ്തുതന്‍ നാടേകണമെന്നു 
തമന്ന സങ്കടം പൂണ്ടിരന്നാനിന്ദ്ര- 

നിങ്ങു UMDa per വില്ലേന്തിയാരുവാന്‍, 
സങ്ക്‌റന്ദനന്‍ സ്വയം കാളയായ്‌നില്ലവേ 
തന്‍കകുത്തിങ്കല്‍ക്കരയേറിനിന്നുടന്‍, 
സംഗരത്തിന്നു മുതിന്നൊരാമന്നവന്‍ 
തുംഗചരാക്രമരാമിവര്‍ പുവ്വികന്‍- 


4 അക്കകുത്തിന്നു പിന്‍വന്നവരെപ്പററി- 
യൊക്കുകില്ലേതുമെനിക്കു വണ്ണിക്കുവാന്‍ 
അക്കുലിശായ്യധന്നുണ്ടായ വാര്‍ദ്ധക്യ. 
മൊക്കെയകററുമമൃതമുണ്ടാക്കുവാന്‍ 
ഇക്കര്രരൂപകുലോത്ഭവമന്നനാം 
പാല്‍ക്കടലാഷശ്ശ്രിക്കടഞ്ഞ മഹാന്‍ നിമി. 


ട്‌ എണ്ണമററുള്ള മഹത്വമിയന്നവ- 
രെണ്ണമില്ലാതിക്കുലത്തില്‍ പിറന്നവര്‍ 
ദണ്ഡചക്രം കൊണ്ടു മുന്ന ലോകത്തെയ്യം 
ദണ്ഡമില്ലാതെ പാലിച്ചവരായവര്‍. 
ദണ്ഡധര! ധരാനാഥ! നീ ബോധിക്ക 
പണ്ണാദവര്‍ഗ്ഗവം വന്‍പുലിക്കൂട്ടവം 
തണ്ണിര്‍ത്തുറയിലൊരുമിച്ചു migm 
വണ്ണുമീയൂഴിപാലിച്ചാനൊരു നൃപന്‍. 38 


എ... 


താന്‍റനക്കു വെലറ്‌കരിയതാനവരൈത്തലൈ തൃമിത്തു 
വാന്‍റരക്കിററികൊലെന്‍റു കുറൈയിരപ്പവരങ്‌കൊട്ടത്താങ്‌ക 
ഏനെൊട്ടത്ത ചിലൈയിനനായികല്‌ പൃരിന്തവിവര്‍ കലത്തോര്‍ 
തോന്‍റലൈ പ്പണ്ടിന്തിര൯ കാണ്‍ വിടൈയേ റായ്‌ച്ചമന്താനും. 


അരശനവന്‍ aile MINEO യെന്നാലു മളപ്പരിതാല്‌ 
ഉരൈ കുറുക നീമീര്‍കീത്തിയിവര്‍ കലത്തോനൊരുവന്‍ കാണ്‍ 
നരൈതിരൈ മൂപ്പിവൈ മറിയാ നന്താമല* 3 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


268 കമ്പരാമായണം 
(പാഠാന്തരം) 


നില്ലാത ജീവകാരുണ്യമെഴുന്നവ- 

രെല്ലാരുമിക്കുമാരന്‍െറ വംശോത്ഭവര്‍ 
ചൊല്ലെഴുമാജ്ഞ നടത്തിനാന്‍ പോലുല- 
കെല്ലാമൊരു നൃപന്‍ മാന്ധാതൃനാമവാന്‍. 
കൊല്ലും പുലികളും മാ൯പേടകളൊത്തു 
ചെല്ലുമാറുണ്ടവന്‍നാട്ടിലെപ്പൊയ്‌ കയില്‍. 
എല്ലാവരും ജാതിവൈരം മറന്നേതു- 

| മല്ലലെഴാതെ നയിച്ചുപോല്‍ ജീവിതം. 


6 ഹാരകിരീടാദി വേദോക്തമായണി- 
| ഞ്ഞായയധധാരിയായ്‌.ചാപവുമേന്തിയും 
| ആരോ പരം ധമ്മമൂത്തിയായക്ഷമ- 
i രായോരസുരരും ദേവരുമേല്ലവേ 
ആരയ്യമാകുമമരാവതി കാത്തി- 
താരാജമാലിയുമിക്കലസംഭവന്‍. 


പ്രാണിലോകത്തിനും പ്രാണനായ്‌ ഭൂതലം 
വാണാനൊരുനൃപ൯ പണ്ടു നരപതേ 
പാവമാം പ്രാവിന്‍െറ ജീവനു വേണ്ടിയ- 
പ്പാവന൯ തന്നുയിരേകി മഹാമതി 


ഇന്നു നാമെല്ലാം പുകശ്തകിടും മാഹാത്മ്യ- 
മാന്നൊരാമന്നനിനകുലസംഭവന്‍. 


രര യാം ൪ al 
താ 


കി 
~ 
വ്വ 1 ൬ eng 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സുര്യവംശചരിത്രം 259 


8 നാളികേരത്തില്‍ ചിരട്ടകളെന്നപോല്‍ 
കാലിനാതിത്തട്ടി ഞെരിച്ചു ഗിരികളെ 
പാരിടം കുന്നു കുഴിയാക്കുമാറുപ്പ- 
ചാലാം കടലൊന്നു തോണ്ടിയാരോ പുരാ 


പാരിച്ച ദുടുഖം കലന്ന യാഗാശ്വത്തെ- 
യാരാഞ്ഞു ചെന്നാ, രവരുമീ വംശൃരാം. 


9 കൊന്നമലര്‍മാല ചൂടിയ ദേവനെ- 
ച്ചെന്നു നമിച്ച ജടയിലൊതുങ്ങിയ 


ഗംഗയെ വാനിങ്കല്‍നിന്നു വരുത്തിയ 
തുംഗപ്രഭാവനുമീവംശജാതനാം. 


10 ആഴിയരഞ്ഞാണുടയവളാകിയോ_ 
രൂഴിയെക്കൈത്തലനെല്ലിക്കയാക്കിയ്യം 


ആദിതേയാധിപന്നല്ലല' യററുമാ- 
റാരൊരുനൂറു യജ്ഞങ്ങള്‍ നടത്തിയോന്‍ 

11 ഇന്ദുവെ വെന്നവന്‍ രുദ്രനെ DUMU 
തുന്ദുവെയമ്പെയ്ത കൊന്നവനിങ്ങനെ 
വന്നു പിഠന്നാര്‍ ദിലീപാദികളായ 
മന്നവന്മാരുമീയന്വയം തന്നിലേ. 76 


8 ഇടറോട്ട വിനനെടിയ വരെ യുരുട്ടിയിവ്വ,ലകം 
തീിടറോട്ട മെന ക്കിടക്കും വകൈയിരങ്കി ത്തെവ്വേന്തര്‍ 
ഉടറോട്ട നെട്ട വേലാ യിവര്‍കലത്തോരുവരിനീര്‍ 
ക്കടറോട്ടാ രെനിന്‍ വേറോര്‍ കട്ടരൈയും വേണ്ടുമോ. 


9 തുനിന്‍ര ചുടര്‍വേലോ യനന്തനേ ചൊല്ലാനേല” 

യാനിന്‍റു പുകഴ്‌ന്തുരൈത്തര്‍ കെളിതോവേ ടവിഴ്‌കൊന്‍റൈ.. 
Anido മവ്യലിയെയ്യം ajanaagam പൃനര്‍കംകൈ। no { 
IMID കൊണര്‍ന്താനു മിവര്‍കലത്തോര്‍ മന്നവന്‍ കാണ്‍. 


മുയര്‍കറൈയി൯ മതിക്കുക യ 
ചെയര്‍കരിയ ചെരു വേള" 


260 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കന്തരാമായണം 


12 വില്ലാം മലകൊണ്ടു വേന്തരാമാഴിയെ- 
യെല്ലാം കടഞ്ഞതില്‍ നിന്നു പിറന്നതാം 
മന്ദസ്സിതോജ്വലചാരുമുഖി സതി- 
യിന്ദുമതിയാകുമിന്ദിരാദേവിയെ 
ഇന്ദിന്ദിരവണ്ണനെന്നപോലെ രഘു- 
നന്ദനനാമജന്‍ തന്‍ഭജസീമനി 
സുന്ദരാലങ്കാരമായണിഞ്ഞീടിനാന്‍: 
മന്നനവനുമീവംശസമുത്ഭവന്‍. 

ആ മഹാമന്നനുമീവംശൃനോക്കണ- 


മമ്പിളിക്കൊര്ത കുടയുടയോന്‍ ഭവാന്‍! 


13 ആ മഹാനാകുമജന്‍െറ തനയനാം 
ശ്രിമദുശരഥരാജാധിരാജനെ 
ഈ മഹിയിങ്കലറിയാതെയാരുവാ?- 
നാമന്നവനെറ കുമാരകരിയിവര്‍. 
ആളല്ല നാന്മ്ഖന്‍പോലുൂമീവീരരി- 
ന്നാളും മഹത്വമാമാഴിയളക്കുവാന്‍. 
ആകിലുമായതറിയുന്നപോലെ ഞാ- 


നാകെയുരയ്ക്വന്‍ കേട്ടുകൊണ്ടാലുമേ. 


14 ചമക്രായധോപമംനക്കന്‍ ഹിമം കണ. 
ക്കക്രമിമാരായ ശത്രജനങ്ങളെ 
ഒക്കയും തുമ്പംപെടുത്താതതിദ്രൃതം 


നിഷ്‌ക്രമിപ്പിച്ചു ധരാതലം കാത്തവന്‍ oe 


12 വീല്ലെന്നു നെട്ടവരൈയാല്‌ വേന്തെന്നും കടല*കലക്കീ 
.എല്ലെന്നു മണിമുറുവ ലീത്തുമതി യെനും തീരുവൈ 
അല്ലെന്നും തിരുനിറത്ത വരിയെന്ന വശനെന്‍പാ൯ 


മല്ലെന്നും തിരറാപ്യയത്തു ക്കണിയെന്ന വൈത്താനേ 


13 അയന്‍പൃതല്‌ വന്‍ റയരതനൈ യറിയാരാരിലൈയവന്‍ 
പയന്തകല ക്കുമര രിവര്‍ തമക്കുള്ള പരിചെല്ലാം 
നയന്തുരൈത്തു ക്കരൈ യേറനാന്മുകര്‍ക മരിതാം പല്‌ 
ഇയന്തുവൈത്ത കടൈത്തലൈയാ യംനറിന്ത പടികേള:യ” 


14 തുനിയി൯റി യുയീര്‍ ചെല്ല ചൂടരാഴീപ്പുടൈ ഒ 


വയ്യോ 
പനിവെന്‍റ പടിയെന്ന പ്പകൈ വെന്‍റു പട യാന്‍ 


ികാല്ലോന്‍ 


https://archive.org/details/muthulakshmiacademy 


ge he 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സുത്യവംശചരിത്രം 


15 


16 


തനു വ൯റി തതുണെയില്ലാന്‍റരുമത്തി൯ കറ 
മനുവെന്‍റ നീതിയാന്‍ മകവിന്‍റി വരുന്തു 


തല്‍ക്കരകോദണ്ഡമെന്നി തുണയററ 
വിക്രമി, ധമ്മകവചമണിഞ്ഞ വന്‍, 
അക്കുലകൂടസ്ഥനാം മനുതന്നെയും 
നിഷ്‌പ്രഭനാക്കിയോന്‍ നീതി ധമ്മങ്ങളാല്‍ം 
മക്കളില്ലാതെ മനം നൊന്തു മാഴ്‌കിനാ- 
നുല്‍ക്കടം പംക്തി ര്ഥനായ മന്നവന്‍. 


വില്ലണിദഭ്രവല്ലിയുള്ളവര്‍, ചെങ്കനി- 
തല്ലലണ്ടാക്കിടും ചുണ്ടുമിയന്നവര്‍, 
അല്ലണിവേണിമാര്‍ മിന്നലിഒനാച്പമാം 
മെല്ലിടയുള്ള ഗണികാഗണങ്ങളെ, 
മാറത്തു കൊമ്പുള്ള ജത്തുക്കളെന്നോത്തു 
കൂറൊത്തചിത്തം കലന്ന നിജാശ്രമം 
ആരന്നു വിട്ടുവന്നെത്തിനാന്‍ ശ്രി ലോമ- 
പാദനെറ മുന്നിലായാമുനിവര്യനെ 

ആ രാജരാജന്‍ ദശരഥന്‍ വൈശസ- 
മാറുവാനന്നു നിനച്ച കൊണ്ടീടിനാന്‍. 


പുത്രകാമേഷ്ടി നടത്താന്‍ വിഭണ്ഡക- 
വപൃത്രനെത്തന്നെ വരുത്തീ നൃപതിയും 
ചൊന്നാനടിപണിഞ്ഞിവിധം: ““മാമുനേ- 
യിന്നോളവും മമ പത്നികള്‍ മൂവരും 

ഗഭം ധരിച്ചീല; പൂമാല .ചൂടിയോ- 
രര്‍ഭകന്മാരുടെ മഞ്ജുവദനങ്ങള്‍ 


261 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


൭൫൭ കമ്പരാമായണം 


കാണ്മാന്‍ കൊതിപുണ്ടു കാലം നയിക്കുന്നു; 
കാത്തേന്‍ കടല്‍കാത്ത ഭൂതലമേറെനാള്‍. 


എന്നുടെ കാലം കഴിഞ്ഞാലിനിപ്പാരു 
നന്നായ്‌ ഭരിക്കാനരുമ കലരുന്ന 
നന്ദനന്മാരുളവാകാനരുളണേ 
നന്ദിയോടേ വരം കാരുണ്യവാരിധേ”” 


17 അപ്പോള്‍ വിഭണ്ഡസുതനരുളിടിനാന്‍:. 
“ഇപ്പൊഴേ കോപ്പിട്ടകൊള്‍ക യാഗത്തിനായ്‌. 
ഇപ്പാരിടം മാത്രമല്ലീയുലകാകെ- 
യെപ്പൊഴും നന്നായ്‌ ഭരിച്ചുകൊണ്ടീട്ടവാന്‍ 
കെല്ലെഴും പുത്രരുണ്ടാകാനൊരു മഹാ- 
സത്രമാരംഭിക്കവേണം നമുക്കിനി.” 


18 പൂത്രകാമേഷ്ടിക്കു വേണ്ടുന്നതാകവേ 
തത്ര വരുത്തി വിരയേ, യനന്തരം 
അത്താപസോത്തമന്‍ യാഗം വിഹിതമായ 
x വൂത്തീകരിച്ചാ; നഗ്നികുണ്ഡത്തില്‍നിന്നുടന്‍ 
ഒത്ത CORNINE പൊല്‍ക്കലശം കൈയ്യി- 
ലേററിയൊരു ഭൂതസത്തമന്‍ പൊന്തിനാന്‍, 


വേദജ്ഞനാം മുനിതന്നരുളാല്‍ ധരാ- 
നാഥനാക്കുംഭവിലഗ്നമാം പായസം 


നീര്‍കാത്ത കടല്‌ കാത്ത നിലംകാത്തേ നെന്നിര്‍പിന്‍൯ 
പാര്‍കാത്തര്‍ കുരിയാരൈ പ്ൃണിനീയെ ന്‍റടിപണിന്താന്‍ 


17 _ അപ്പുരൈകേട്ട മ്മനിയുമരുഠാ ചുരന്ത വുവകൈയനായ* 
x പാ മന്‍റിയേ യെവ്വ,ലകമിനിതളിക്കും 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സുത്യവംശചരിത്രം 263 


വേറെ വേറേ നാലുപങ്കാക്കി പത്നിമാര്‍ 
മുവക്കുമേ മുറപോലെ കൊടുത്തിതും 


20 പാരിടമാകെപ്പരന്ന പാപം ചെയ്ത 
൨ 
പാപപരീപാകശക്തിയാലും പരം 
വേദോക്തധമ്മങ്ങളാകവേ ചെയ്തുള്ള 
സാധുവാം കമ്മനിരതന്‍ ഫലത്തിനാല്‍ 
വന്ന atlomand കടലൊളിവണ്ണനും 
സുന്ദരി കാസല്ൃതന്നുടെ MAIO”. 


21 തള്ളാനരിപ്പമാമുല്‍കൃഷ്ടനീതിയാം 
വെള്ളമൊലിച്ചു ചേരുന്നൊരു സാഗരം, 
എല്ലാത്തരത്തിലും സരശീല്യസനന്ദര്യ- 
ഫൃല്ലഗൂണാരാമനാകുമി രാമന്നു 
തുല്യനായ്‌മിന്നും ഭരതകുമാരനെ 
മല്ലാക്ഷി കൈകേയി! പെററാളനന്തരം. 


22 ധമ്മസംഭേദികളായോരരക്കക്കു 
വന്മദം തിത്തുരുഭിതി വളത്തവോര്‍ 
പൊന്മല പോലെയും, വെള്ളിമലയ്ക്കുള്ള 
oam കലന്നും വിളങ്ങും കുമാരകര്‍ 


രണ്ടുപേര്‍ വന്നു പിറന്നാര്‍ MOM 
കൊണ്ടൽനേര്‍വണ്ണന്നുടപ്പിറപ്പായവര്‍. 160 


തന്നനൈയ നിറൈ കണത്തുത്തശരതനും വാന്മ,ഥൈയാല്‌ 
നന്നുതലാര്‍ മൂവരുക്കു വാലുകൂ റിട്ടളിത്താന്‍, 


20 വിരിന്തിട്ടതീ വിനൈ ചെയ്‌ത വെവ്വിയതീ വനൈയാലും 
അരും കടൈയിന്‍ മറൈയറൈന്ത വറംചെയ്‌ത വറത്താലും 
ഇരും കടക ക്കരതലത്തിവ്വെഴുതരിയ തിരുമേനി 
ക്കരുംകടലെ ച്രെകനിവായ്‌ ക്കവൃശലൈ യൻ പാഠം റ 


തള്ളരിയ പെരു നീതി ത്തനിയാറു പൃകമണ്ടും 
പ്രരതനെനും 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


264 കമ്പരാമായണം 


23 വിദ്യാവിചക്ഷണത്വത്തിലാവാണിതന്‍൯ 
വിശ്രുതമാകുന്ന നാലു മുഖങ്ങളായ്‌ 
വില്ലിന്‍െറ വിദ്യയാരായും ധനുവ്വേദ- 
മെല്ലാം വിടുപണി ചെയ്യമാറന്നവര്‍ 


MIMO പോലെ വളന്നാ, രലയാഴി 
പൂണ്ട ചന്ദ്രോദയവേളയിലെന്നപോല്‍. 


24 സാമന്തഭുപാലവ്വന്ദസമാരാദ്ധ്യ- 
നാമം ധരിക്കും ദശരഥഭപനോ 


നാമം ധരിക്കും ജനകനേ മക്കള്‍ക്കു; 
നാമം ധരിപ്പിച്ചുപനയനാദികള്‍ 


ആമളവെല്ലാം നടത്തിവളത്തിയ_ 
താമഹാതാപസനായ വസിഷ്ഠനേ. 


അങ്ങനെ വാഴം പൊഴ്തെന്‍റ യജ്ഞാദി 
ഭംഗം വരുത്തുന്ന ദുഷ്ടരെക്കൊല്ലുവാന്‍ 
പൂങ്കഴലുള്ളൊരിപ്പൈതങ്ങളെ ക്കാട്ടി- 
ലങ്ങുഞാ൯ കൊണ്ടുപോയ്‌ ചെന്നതോടൊപ്പമേ 
കൊന്നാ൯ രഘുവരന്‍ താടക TOMY- 
മൊന്നാമതുണ്ടായപോരിലീബാലകന്‍! 


തലൈയായ പേരുണര്‍വിര്‍ കലൈമകട്‌ക ത്തലൈവരായ* 
ച്പിലൈയായ്യം തനുവേതം തെവ്വരൈപ്പോര്‍ പണിചെയ്യ 
ക്കലൈയാഴി ക്കതീര്‍ത്തിങ്ക ളൂതയത്തിര്‍ കലിത്തോങ്കം 
അലൈയാഴി യെനവളരന്താര്‍ മദെററനാങ്കം മനൈയാര്‍കഠാ. 


WIE മരചിറൈഞ്ചും ചെറികഴര്‍കാ റെറചരതനും 
നത്താന്‍ പൃതല്‌വ 


രെനും പെയരേ കാണ്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സുര്യവംശചരിത്രം 265 


26 കോളാണ്ട നീലക്കടലി ന്നൊളിയാര്‍ന്ന 
കോമള നാമിവന്‍ശക്തിയതുലമാംഃ 
ഘോരസ്വരൂപിണി താടകതന്മാറു 
കീറി, മലയും മരങ്ങളും ഭേദിച്ചു 
പാഞ്ഞു പാത്തട്ട പിളുന്ന പോയ്‌, പാക്കില- 
ന്നാഞ്ഞിക്കുമാരനയച്ചൊരു ബാണവും! 


27 ചെമ്പന്‍ മുടിയുള്ളരക്കരതലകളെ 
ക്കമ്പാരമായ്‌ കൂട്ടിയെണ്ണമററങ്ങനെ 
അമ്പൊന്നിനാലൊരു താടകാപുത്രനെ- 
യുമ്പരതുലകത്തിലേയ്ത്യയച്ചിടിനാന്‍. 
അമ്പെബ്‌ഭയന്നു രണ്ടാമനൊളിച്ചോടി- 
യമ്പെബ്‌ഭയന്നി,ങ്ങുപോന്നിതു ഞങ്ങളും. 


28 രാജ,നജനുമറിയാനരിമയി- 
രാജന്യബാലമഹത്വമോര്‍ത്തിടണം, 


ഈ ജഗത്താകവേ ഭസ്തമാക്കും ശസ്ത്ര 
രാജി തപശ്ചര്യകൊണ്ടു ഞാന്‍ നേടിനേന്‍ം 


ആയതെല്ലാമിക്കുമാരനു നല്ലിനേഃ- 
l നീജലജാക്ഷനെസ്റ്റേവനം ചെയ്തയാം! 202 


26 അലൈയുരുവ ക്കടലുരുവ ത്താണ്ടകൈത്തര്‍ നീണ്ടുയര്‍ന്ത 
നിലൈയുരുവ പ്പയവലിയൈ നീയുരുവ നോക്കൈയാ 
ഉലൈയുരുവ ക്കനദ്യമിഴ്‌കട്ടാടകൈതന്‍ നൂരനുരുവി ൦ 
മലൈയുരുവി മരമുരുവി മണ്ണുരുവി റെറാരുവാളി! Ji ; 

lads oer! D 


K 


266 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


29 


29 


കമ്പരാമായണം 


പുണ്ഡരീകാരമ്യപാദപാംസുക്കളാല്‍ 

പണ്ടെഴം രൂപമഗ്ഗാതമപത്തിക്കു 
വീണ്ടെട്ടത്തീടിനാനീമനോമോഹന്‌- 
നുണ്ടെനിക്കേററമിവങ്കല്‍ പ്രണയവും! 

എത്രയുമത്ുതം തത്ഭൂജത്തിന്‍ ബലം; 

ചിത്രതരമാം കുലചരിത്രാദിയും. 208 


കോതമന്‍റന്‍ പന്നിക്കു മുന്നൈയുരു ക്കൊട്ടത്തതിവന്‍ 

പോതു MIDO തെന പ്പൊലിന്ത പൊലന്‍ കഴറ്‌കാറ്‌ ഒ പാടികണ്ടായ്‌ 
കാതലെ൯റ നുയിര്‍മേലുമിീക്കരിയോന്‍ പാലുണ്ടായ്‌ 

ഈതിവന്‍റന്‍ വരലാറും പുയവലിയു മെനവുരൈത്താന്‍൯. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചാപഭഞജനം 


1 “*മറെറന്തു ചൊല്‍വു ഞാഃ നെന്മായ വില്ലൊടു 
തോറെറ൯ മനസ്സുഴറുന്നു; ലഘുതരം 
ഏററുകില്‍ വില്ലിക്കുമാര, നെന്നെ ക്കര- 
യേററുമഴല്‍ക്കടലിങ്കല്‍ നിന്നും ദ്രുതം. 
നോററവളെന്‍ പുത്രി പുവ്വജന്മങ്ങളി- 
ലേററം ശുഭവ്രതമെന്നുമുറച്ചിടാം.”” 


എന്നോത്തു മൈഥില൯; തന്മൃന്നില്‍നിന്നങ്ങു 
വന്ദിച്ചു സേവകരോടൊന്നു ചൊല്ലിനാ൯:-. 


N 


“കുന്നൊത്തതാമാവരി ചിലകൊണ്ടിങ്ങു 

വന്നീട്ടവി”നേവമാജ്ഞ കൈക്കൊണ്ടുടന്‍ 
നന്നായ്‌ത്തൊഴുതതവര്‍ നാല്പപേരോടിനാര്‍ഃ 
പൊന്നണിവില്ലാര്‍ന്ന ശാല പൂകീടിനാര്‍. 


3,4 നിണാളിളയഷ്ക്കേററ ഭാരം മുതുകിങ്കല്‍ 
നിന്നു നീങ്ങിടവേ, നിസ്തലഗരരവം 


കാര്‍മുകപ്പടലം 


1 മാററമാറുരെപ്പതെന്‍ മായ വിറകു നാന്‍ 
തോററവാ റെണമന WBA കിന്‍റതാല്‌ 
നോററന ണങ്കെയു നൊയ്‌തി നൈയ൯വില 
ഏററുമേ വിടര്‍ക്കട ഭലററു മെന്‍റന൯. 


2 എന്‍റന നേന്‍റുത ന്നെതിര്‍നി ന്‍റാരൈയ- 
ക്കന്‍ റുറഴ്‌ വരീചിലൈ കൊണര്‍മി നീണ്ടെന 
mamom വണങ്കിനര്‍ നാല്‌വ രോടിനര്‍ 
പൊന്‍റീണി കാര്‍മുക ച്ചാലൈ പുക്കനര്‍. 


3 നെട്ടനില മകണ്‍മുതു #900 നി ൯റുയ൪ 
തട നിമര്‍ വടവഭെര താന നാണുറ 


https://archive.org/details/muthulakshmiacademy 


268 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


ചേരും മഹാമേരു നാണിച്ചുപോകവേ, 
പാരിലിടമിനിയില്ലെന്ന മാതിരി 
പൌരാവലി കടലൊത്തിരമ്പിക്കൊണ്ടു 
പാരം കുതുഹലമാനു നോക്കിടവേ, 
മത്തഗജബലമൊത്തവര്‍ YT- 
സത്വരറുപതിനായിരമപ്പൊഴേ 
ഒത്തുരുളിട്ട തണ്ടേററി ശ്രലത്തൊട്ടു 
സത്വരം വില്ലങ്ങു കൊണ്ടുവന്നീടിനാര്‍. 


ശംഖഗദാ ലക്രധാരി ഹരിയെന്നി- 


യിങ്ങാരു തിണ്ടുമിശ്ലൈവചാപത്തിനെ? 


ഇന്നാമുകുന്ദനിവില്ലേററുമെങ്കിലോ 
വന്നിടും DDO. മംഗലൃഭാഗ്യവും. 


കൈതവം വില്ലെന്നു ചൊല്‍വതുഃ മേരുതാന്‍; 
എയ്തവനാരിതു പണ്ടേററിയിച്ചില? 


ചെയ്തതല്ലിവില്ലു കൈയ്തളാല്‍ Man edd 


ചെയ്ത തപശ്ശക്തി കൊണ്ടുളവാക്കിനാന്‍. 30 


ഇടമിലൈ യുലകെന വന്ത തെങ്കണും 
കടല്‌പുരൈെ തിരുനക രിരൈത്തു കാണവേ. 


ഉറുവലീ യാനൈയൈ യൊത്ത മേനിയര്‍ 
ചെറിമയിര്‍ ക്ല്ലെന ത്തിരണ്ട തോളിനര്‍ 
അറുപതീ നായിര രളവി ലാററലര്‍ 
തറിമട്ട ത്തിടൈയിടൈ ത്തണ്ടി ററാങ്കിനര്‍. 


ശങ്കൊട്ട ചക്കരം തരിത്ത ചെങ്കെയ 

ചിങ്കവേ റല്ലനേ ലിതനൈ ത്തീണ്ടുവാന്‍ 
എ൯കള നൊരുവനി൯ റേററിീ നിച്ചിലൈ 
മട്കൈതന്‍ റിരുമണം വാഴുമാ ലെന്‍പാര്‍, 


കൈതവ ന്മനനുവെനല്‌ കനക wa ന്‍െറന്‍പാര്‍ 
എയ്‌തവന്‍ യാവനോ വേററീി പ്പണ്ടെന്‍ പാര്‍ 
ചെയ്‌ത തത്തിശൈമൃകന്‍ വീണ്ടി യന്‍റുതന്‍ 


മൊയ*തവ പ്പെരുമൈയിന്‍ gwo" at യാലെന്‍പാര്‍ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചാപഭഞ്ജനം 269 


7 ആ മഹാമേരുതാനിങ്ങനെയായതാം, 
അല്ല പാലാഴികടഞ്ഞുള്ള മത്തുതാന്‍! 
അല്ലെങ്കിലാദിശേഷന്‍താ,നതോ വാന- 
വില്ലിങ്ങു പാരിടത്തിങ്കല്‍ പതിച്ചതോ? 


8 ഇന്നെന്തിനിങ്ങിതു കൊണ്ടുവന്നു? പാര്‍ക്കില്‍ 
മന്നരിതുപോലെ മററാരു മന്ദനായ്‌? 
മുന്നമേ ചെയ്തുള്ള പുണ്യം ഫലിച്ചെന്നു 
വന്നിടാം, കന്യയാളീവില്ല കാണുമോ? 


8 ഇപ്പിലയ്ക്കുററതാം ലാക്കേതുഃ മന്നവന്‍ 
വെച്ചിതുറപ്പിനായ്‌ മംഗല്യവാഴ്ചയില്‍ടു 
നിശ്ചയം വില്ല വളച്ചിടും ONLIN; 
അച്ചോ! വിധിചെയ്ത ദോഷമെന്നും വരാം. 


10 വാരിന്‍മുതുകുളുക്കിടുന്ന മട്ടിലാ 
വീര ചാപം തിരുമുമ്പില്‍ വെച്ചീടവേ 


ആരുകലഞ്ജമീ വില്ലെന്നൊരത്ത- 


സ്‌ഫാരനയനരായ്‌ ചൊല്ലിയരചരും, 46 


7 തിണ്ണെടു മേരുവൈ ത്തീരട്ടി റേറാവെന്‍പാര്‍ 
വണ്ണവാ൯ കടല-പണ്ടു കടൈന്ത മത്തെന്‍പാര്‍ 

അണ്ണല്‌വാ ളരവിനു ക്കരച നോവെന്‍പാര്‍ 

വിണ്ണിട നെടിയ വില്‌ വീഴ്‌ന്ത തോവെന്‍പാര്‍. 


8 എന്നിതു കൊണര്‍കെന വിയമ്പി നാനെന്‍പാര്‍ 
മന്നവ രുളര്‍കൊലോ മതികെ ട്ടാരെന്‍പാര്‍ 
മുന്നൈയ്യുഴ്‌ വിനൈയിനാന്‍ മുടിക്കി ലാമെന്‍പാര്‍ 

കനാിയു മീച്ചിലൈ കാണു മോവെന്‍പാര്‍. 

9 ഇച്ചിലൈ യുടെതത്തകോര്‍ കിലക്ക മിയാതെന്‍പാര്‍ 

നച്ചിലൈ നങ്കെമേ നാട്ടുഃവേന്തെന്‍പാര്‍ 
നിച്ചയ pagasa കൊ നമി യാനെന്‍പാര 
ചിറ*ചിലര്‍ വിതി ചെയ്ത തീമൈ താനെ൯പാര്‍. 

10 മൊയ്‌ത്തന രിന്നണ മൊഴിയ മന്നന്‍ മുന്‍ 

ഉയ്‌ത്തനര്‍ നിലമുതു കളുക്കി 69190 

വൈത്തനര്‍ വാങ്ക നരിയാവ രോവെനാ- 

ഉക്കെത്തലം വിതിര്‍ത്തനര്‍ കണ്ട വേന്തരോ, | 


https://archive.org/details/muthulakshmiacademy 


vet 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


270 
11 
12, 13 
11 
12 
13 


കമ്പരാമായണം 


കേസരീബാലസമനാം കുമാരന്‍െറ 
കേവലസരന്ദര്യമീക്ഷിച്ച മൈഥിലന്‍ 
വേദനചേക്കമാവില്ലിനെ വീക്ഷിച്ചു; 
ച്ചേതനകൊണ്ടു മകളെയുമീക്ഷിച്ചു. 
ഗാതമനന്ദനനപ്പോളിതുവിധ- 
മോതിനാനീിശശരാസനോദന്തവും: 


“മാമല വില്ലായ ദേവന്‍െറ ചാരുവാം 
വാമാംഗമംഗീകരിച്ചൊരു ദേവിയെ 
പുമകന്‍ തന്മകനായ ദക്ഷനപ- 


മാനിക്കകാരണം ക്രോധവിവശനായ്‌ 


ഈ വില്ലെടുത്തേററമക്ഷമനായുട- 
mlo ക്രതുശാലനോക്കിയോങ്ങീടവേ 


പല്ലും കരവും കൊഴിഞ്ഞുള്ള വാനവ- 
രെല്ലാവരുമോടിയെങ്ങോ മറഞ്ഞുപോയ്‌! 


ദക്ഷയാഗാഗ്നിയും ത്രക്ഷകോപാഗ്നിയു- 
മക്ഷണമാറിത്തഞുത്തുപോയെങ്കിലും 


കൈയ്യിലെടുത്തൊരിക്കാര്‍മ്മുകം കണ്ടതി- 


കാതരഭാവം കലന്നുപോയ്‌ വാനവർ. 64 


പോതക മനൈയവന്‍ പൊലിവു നോക്കിയ_ 
വ്വേയനൈ തരുകി൯റ വില്ല്ലൈെ നോക്കിത്തന്‍ 

മാതിനൈ നോക്കുവാന്‍ മനത്തെ നോക്കിയ 
കോതമന്‍ കാതലന്‍ BOM മേയിനാന്‍. 


ഇമൈയവില്‌ വാങ്കിയ വീശന്‍ പങ്കുറൈ 
ഉമൈയിനൈ യികഴ്‌ന്തന നെന്ന വോങ്കീയ 
കമൈയറു ചിനത്തനി ക്കാര്‍മു കാകൊളാ_ 
ച്ചമൈയുറു തക്കനാര്‍ വേള്‌വി ചാരവേ. 


ഉക്കന പല്ലൊട്ട HOH ളോടിനര്‍ 

പൂക്കനര്‍ വാനവർ പുകാത ചൂഴല"കം : 
തക്കനല്‌ sug uw ററഴലു മാറീന 

മുക്കണെ ണ്ടോളവ൯ AMI മാറിനാ൯. 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| ചാപരഞ്ജനം 271 


14 ദേവനതുകണ്ടു ദേവകള്‍ക്കുള്ളൊരു 
വേദന പോക്കുവാനിരാജരാജന്‍റ 
വുവ്വികനാം ദേവരാതന്നു നല്ലിനാ൯ 
വൂരിതാനന്ദമിത്രയംബകം മുനേ! 


15 സവ്വജ്ഞതുല്യനാം മാമുനേ, WHIM, 
സ്വ്വവും ജ്ഞാതമാണെങ്കില്ലം ചൊല്ലുവ൯ 
ശവ്വപ്രിയനാം ജനകന്‍െറ പുത്രിയ- 
ശൂവതീശാനന തന്‍െറ ചരിത്രവും. 


16 കാരിരുമ്പൊത്തകൊമ്പൊത്തുള്ള രണ്ടേറു 
കാളക്കഴുത്തില്‍ പളുങ്കുനുകത്തടി | 
ചേലൊട്ട ചേത്തേംനതില്‍ച്ചെമ്മെഴ്ഴം രത്൦- 
ജാലം പതിച്ച കനകക്കലപ്പയില്‍ 
വൈരക്കൊഴുവെച്ചു ഞങ്ങള്‍ പലപല 
ചാലുകള്‍ ചാലേയൃഴ്ചതു യാഗത്തിനായ്‌. 


17 അങ്ങനെയൃഴിയുഴും കൊഴ MMM 


തങ്ങി,യദയരവിപ്രഭ ചിന്തിയും 80 


14 താളുടൈ വിരിചിലൈ ചമ്പു വുഗപര്‍ത- 
ന്നാളുടൈ മൈയിനവര്‍ നട്ടക്ക നോക്കിയീ- 
ക്കോളടൈ വിടൈയനാന്‍ കുലത്തുട്ടോൻറിയ- 
വാളുടൈ യുഴവനോര്‍ മന്ന൯പാല്‌ വൈത്താന്‍. 


15 കാര്‍മുക വലിയൈയാ൯ കഴറല്‌ വേണ്ടുമോ 

വാര്‍ചമെട യരനികര്‍ വരത നീയലാല്‌ 
യാരുളര റിപവരിവറ്‌ ക ത്തോന്‍റിയ — 
തേര്‍മുക വല "amang" amyl കേളെനാ.. a 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


972 കമ്പരാമായണം 


ഭൂദേവിപോലെയും പാലാഴിമങ്കയാം 
ശ്രിദേവിപോലൊരു പെഞ്ചണിപ്പൈതലാള്‍ 
പൊങ്ങിയെഴ്ുന്നാള്‍, കരാഞ്ജലി ചുവ്വക- 


മങ്ങൊരേടത്തങ്ങൊതുങ്ങി നിന്മീടിനാള്‍. 


18 എന്തു ചൊല്ലേണ്ടു ഗുണങ്ങളോരോന്നുമേ 
പന്തിയായ്‌ വന്നിങ്ങു വാഴ്ചവാന്‍വേണ്ടിയോ 


ചന്തമെഴുന്നൊരിപ്പങ്കൊടിമേല്‍ച്ചേന്നി- 


oe 
തന്തരാ മാത്സര്യമാന്നു കൂട്ടം മുദാ. 


വ൯തപം ചെയ്തതാന്‍ വന്നണഞ്ഞു ദുഡം 
സന്ദര്യദേവത മേനി പുല്‍കീടുവാന്‍. 
മഞ്ജുളകുണ്ഡലശാലിനി മാനിനി 
മന്നില്‍പ്പിറക്കവേ മറരുള്ള മങ്കമാര്‍ 
മന്ദാകിനിദേവി മാനത്തു നിന്നങ്ങു 


വന്നപ്പൊഴന്യനദികളെപ്പോലെയായ്‌ . 


19 അത്ഭുത, മഭ്യസ്തവിദ്യയും ശീഷത്തി- 
ലര്‍പ്പിതരേഖയും വെവ്വേറെ നില്ലൃയായ്‌ ! 


അമ്മഹാലക്ഷ്മിയെക്കാമി 24 വിണ്ണവഃ- 
രിത്മഹാലക്ഷ്മിയെ മന്നരെല്ലാവരും. 28 


എഴുകിന്‍റ തെള്ളമുതോടെഴുന്തവളു മിഴ്‌ന്തൊതുങ്കി- 
ത്തൊഴുകിന്‍റ നന്നലത്തു പ്പെണ്ണരശി തോന്‍റിനാഠം 


198 കണങ്കളൈയെന്‍ കൂറുവതു കൊമ്പിനൈ ചേര്‍ന്തവൈയ്ുയ്യ- 


പ്പണങ്കവന asd വളൈത്തവഞ്ചെയ്ത പെററതു കാണ്‍ 
കണങ്കഴൈയാള്‌ തോന്‍റിയപിന്‍ കതിര്‍വാനീറ* കങ്ങകെയനും 
അണങ്കിഴിയ പ്പൊലിവിടന്ത വാറൊത്താര്‍ വേറുള്ളാര്‍ 
19 ചീത്തിരമിങ്കിതുവൊപ്പ തെങ്കണ്ടു ചെയ്‌വിനൈയാല* 
വിത്തകമും വിയിവശമും വെപ്പേദറ പുറങ്കീടപ്പ 
അത്തിരുവൈ യമരര്‍ കല മാതരിത്താ രെന വറിഞ 


ഇത്തിരുവൈ MIEI U രെല്ലാരും കതേലിത്താര്‍ 


https://archive.org/details/muthulakshmiacademy 


pee aa 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


l ചാപഭഞ്ജനം 273 


20 ആത്തിരമ്പും പടയാം കടലോട്ടമ_ 
പ്പാത്ഥിവകുഞ്ജരര്‍ വന്നാര്‍ തുരുതുരെ | 
പാണിഗ്രഹണകുതുകികളായവര്‍ 
പാഞ്ഞു പാരാവാരതു ല്യരാവത്തൊട്ടം 
പാത്തവരോട്ട പറഞ്ഞേന്‍ ശിവചാപ- 
ഭഞ്ജനം കന്യകാശുല്ലമെന്നുള്ളതും. 


21 മാരാരി വില്ലിതുതാങ്ങുവാനാവാതെ | 
മാരചാപാഹതി താങ്ങാനശക്തരായ്‌ 
മാമലവില്ലി൯ പണയമാം മയില്‍ 
മാനസമാണ്ടൊരാ മന്നവസഞ്ചയം 
മാനഭംഗം പൂണ്ടു മാററലരായവര്‍ 
മാറിയലറിപ്പൊരുതിത്തുടങ്ങിനാര്‍! 


22 ഇമ്മന്നവന്‍തന്‍ പടകള്‍ പുകഴിന്നു 
വിമ്മും വദാന്യസമ്പത്തെന്ന പോലെയായ്‌ 
i ANJO 69019) മന്നവർ MaS 
തന്നാശ പോലേ വിഫലമായ്‌ത്തിന്നുപോയ്‌! 114 


20 കലിത്താനൈ ക്കടലോട്ട ങ്ചകൈത്താന 4991000010 
ഒല ത്താഴി യെനവന്തു മണമൊഴിന്താര്‍ ക്കെതിരുട്ടത്ത 
പുലിത്മാനൈ ക്കളിററുരിവൈ പ്പോര്‍വൈയാന്‍ പോ 


274 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


23 മറെറങ്ങുമില്ലാത്തമാതിരി മാഹാത്മൃ- 
മൊത്തൊരാീമന്നന്‍ മഹാളജവിക്രമ൯ 
മാഹേശചാപപരിപാലനവ്യഥ 
മൂലം മഹാരണം ചെയ്‌വതുകാരണം 
ദൈനൃതപുണ്ടു തളന്നതുകണ്ടു കാ- 
രുണ്യമിയന്നു ദിവകസസഞ്ചയം 
മന്നനന്നേകീ ചതുരംഗസേനയെ;_ 
യെന്നതുകണ്ടുടന്‍ മാററലരാകവേ, 
ഉന്നിദ്രഭിതികലന്നിതു കാശിക 
സന്നിധൌ രാത്രിയില്‍ കാകരെപ്പോലവേ. 


24 അന്നുമുതല്ലി നിമിഷത്തൊളമൊരു 
മന്നനും വില്ലിന്നതികിലണഞ്ഞില! 
അന്നു പൊയ്‌ പോയവരാരും തിരിച്ചിങ്ങു 
വന്നുമില്ലല്ലോ കുമാരിയെ വേള്‍ക്കുവാന്‍! 
എന്നുമിനിയിവൾ കന്യയായ്‌ വത്തിക്കു- 
മെന്നിങ്ങനെയഴലേന്തുന്നു ഞങ്ങളം, 


ഇന്നിക്കുമാരക൯ വില്ലേററുമെങ്കിലോ 
നന്ന; ഴകിന്നു സാഫല്യവും amigo” 


എന്നു ശതാനന്ദവാക്യങ്ങള്‍ കേള്‍ക്കവേ 
നന്നായ്‌ ജടാഞ്ചലചാലനം ചെയ്തുടന്‍ 
ഉന്നതതാപസ൯ കരശികന്‍ രാഘവ- 
MAMA തന്മംഖം നോക്കി സകനതുകം. 


23 മറ ee eRe മന്നനിവന്‍ മഴവിടൈയോന്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചാപഭഞ്ജനം ý 275 


സുന്ദരനിന്ദീവരദളലോചന- 
ിന്ദ്രോപലനിഭശ്യാമള൯ കോമളന്‍ 

ഇങ്‌ ഗിതമെന്തെന്നറിഞ്ഞുടന്‍ നോക്കിനാ൯ 
ഇനുചൂഡ൯ത൯ ശരാസനം തല്‍ക്ഷണം. 


26 ചിന്തിട്ടം നെയ്യാകുമാഹുതി വീഴവേ 
ചെന്തിക്കനലൊളി പൊന്തിട്ടം മാതിരി 
സുന്ദരന്‍ ശ്രീരാമചന്ദ്രനെണീക്കവേ 
വൃന്ദാരകന്മാര്‍ വിളിച്ചാത്തു ചൊല്ലിനാര്‍:ഃ 
“ചന്ദ്രക്കലാധരചാപമിന്നിക്ഷണം 
ഭഞ്ജിച്ചു, വന്നു ഭവിച്ചു കല്യാണവും” 
കാമാദി വെന്ന യമികളാശിസ്റസറുക- 
ളാമാന്യരാജന്്യനന്ദനന്നേകിനാര്‍. 


27 അപ്പോഴനംഗാരിചാപമറുക്കുവാ- 
നബ്‌ജദളാക്ഷന്‍ നടക്കും ദശാന്തരേ 
അങ്ങെഴുമംഗനാവ്വന്ദചിന്താശത- 
ത്തിങ്കലമ്പെയ്തെയ്തവശത പൂണ്ടഹോ 
ആയിരമായിരം വില്ലൊടിച്ചീടിനാ- 
നായ്യവചിത്തമഥനനാമംഗജന്‍. 154 


വനൈന്തനൈയ തിരുമേനി വള്ള ല്യമ മ്മാതവത്തോന്‍ 
നിനൈന്തവെലാ നിനനന്തന്ത നെട്ടഞ്ചിലൈയെ നോക്കിനാന്‍ 


26 പൊഴിന്തനെ യ്യാകുതി വായ്‌ വഴി പൊങ്കി 
എഴുന്ത കൊഴ്ും കനലെന്ന വെഴ്ുന്താന്‍ 
അഴിന്തതു വാല്ലെന വിണ്ണുവ രാര്‍ത്താര്‍ 
മൊഴിന്തന രാശികണ്‍ മുപ്പകൈ വെന്‍റാര്‍. 


QO തവങ്ക ടൊങ്കിയ തൊല്ലോ൯ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 1 


276 കമ്പരാമായണ്ടം 


മട മാനിനിമാരവര്‍ ചൊല്ലിനാരോരോന്നു:- 
“മാമലഞ്തൊപ്പമീ വില്ലു മഹത്തരം! 


നാണമഴകണിയായൊരമ്മങ്കത൯ 
പാണിയാം പല്ലവമീയുവകോമളന്‍ 
ചേണററ തതല്‍ക്കരത്താരിലണകയ്ക്കാതെ 
വാണീടിലാവാഴ്ച പാഴായി നിണ്ണയം!” 


29 കഞ്ജസമാനകരങ്ങള്‍ കൂപ്പിയൊരു | 
മഞ്ജുളഗാത്രിയാള്‍ ചൊന്നാളിതുവിധം: | 


| “കുഞ്ജരസന്നിഭനിന്നിവന്‍ വില്ലേററി- 
യെന്‍ കണ്ണി ലാനന്ദബാഷ്ണ്ും തെരുതെരെ 
| സഞ്ജാതമാക്കിയില്ലെ്കി ലോ ചാടടവന്‍ 


has 
‘ l ചെന്തീയില്‍ ഞാനെന്‍െറ സീതയുമൊത്തുടന്‍.”” 


30 മറെറാരു നാരിയാള്‍ ചൊല്ലിനാൾ: “OMJ 
തെററാണു ചെയ്തതിക്കാരൃത്തിലോക്കുകില്‍ 
തെറെറന്നു കന്യയെ നല്ലാതെ യെന്തിനി- 
ക്കററ ച്ചീടയോന്‍െറ വില്ലു വരുത്തിനാന്‍?*? 170 


കാണുനെ ട്ടംചിലൈ കാല്‌വലീ തെന്‍പാര്‍ 
നാണുടൈ MAOH നലങ്കിളന്‍ ചെങ്കേഴ്‌ 
പാണിയിവന്‍ പടര്‍ ചെങ്കെ പടാതേല'* 
വാണുതനങ്കെയും വാഴ്‌വില ളെന്‍പാര്‍, 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ച്ചാപഭഞ്ജനം 277 


31 “ജ്ഞാനിയാമിമ്മുനിക്കില്ലൊരു നാണവും 
മാനിയാം മന്നനതിക്രൂരനോതിടാം 
പീവസ്തനിയുടെ ജീവിതം പാഴിലാ- 
മീനരപാലകുമാരനില്ലെങ്കിലോ.” 


82,33 പീലിക്കുഴലാളരായ തന്വംഗിമാ- 

| രീവിധമ്മോരോന്നു ചൊല്ലിനിന്നിടവേ 
സാധുജനങ്ങള്‍ പരസ്തരം സന്തോഫ- 
സാദരവത്തകളോതി നിന്നീടവേ, 
വാനവരാനന്ദമത്തരായ്‌ നില്ല,വേ, 

വാരുററതാം വൃഷഭത്തിനെപ്പോലവേ 

നാഗവും സയവണ്ണനാഗവും കണ്ടങ്ങു 
നാണിക്കുമാറാ നരപതി നന്ദനന്‍ 
മന്ദം നടന്നു മഹാമേരുതുല്യമായ്‌ 
മിന്നിട്ടം ശൈവചാപത്തെ, ലഘുതരം 
ചെന്നെടുത്തീടിനാന്‍, സീതയ്ത ചൂട്ടവാ- s 

| നുന്നിയോരേടലര്‍ മാല്യമതെന്നപ്പോല്‍. ie 


34 കണ്ണിമ കൂട്ടാതിരുന്നവരാരുമേ 


കണ്ടീല കാലുന്നി വില്ലു കുലച്ചതായ്‌ 188 


31 ഞാന മുനിക്കൊരു നാണിലൈ യെന്‍പാര്‍ 
കോനിവ നിറ്‌കൊടി യോനിലൈ യെന്‍പാര്‍ 
മാനവ നിച്ചിലൈ കാല്‌വളഭൈയാനേല” 
പീന തനത്തവള്‌ പേറില ളെന്‍പാര്‍. 


32 തോകൈയ തിന്നന ചൊല്ലിട നല്ലോര്‍ 


ഓകൈ വിളമ്പിട വുമ്പരു വപ്പ 
മാക മടങ്കലു മാല്‌ വിടൈ യമ്പൊന്‍ 


mag നാകമു നാണ നടന്താന്‍- 


33 ആടക മാല്‌വരൈ യന്നതു തന്നൈ- 
ത്തേടരു മാമണി ചീതൈ 0 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


278 കമ്പരാമായണം 


കണ്ടാര്‍ കരത്തിലെടുത്തതു തല്‍ക്ഷണം 
തുണ്ടായ്‌ മുറിഞ്ഞുള്ളൊരൊച്ച കേട്ടാരവര്‍! 


34 ഘോരനിനദമിതണ്ഡഗോളത്തിനെ- 
പ്പാടേ പിളന്നുപോയെന്നോത്തുകൊണ്ടഹോ 
ആരിടം പുകുമഭയമെന്നാത്തരായ്‌ 
പാരമമരസമുദയം ഞെട്ടിപോല്‍, 
പാരിടത്തുള്ളവര്‍തന്‍ കഥ ചൊല്ലെണോ? 
പാരിനെത്താങ്ങിനിന്നായതിനുററതാം l 

> വേരാമരവപ്പെരുമാളിടിയെന്നു 
; നേരേ നിനച്ചു വിറച്ചു പൊടുന്നനെ. 


36 പൂമഴ വഷിച്ചു വിണ്ണവര്‍; amens 
പൊന്മഴ തൂകി; നുരയണിയാഴിയോ 
നന്മണിജാലങ്ങള്‍ തുകിയാര്‍ത്തു; വാലി 
നന്മ്രനിമാരാജ്ജനകനെ, ദ്ധന്യനെ! 


മാലയുമാഭരണങ്ങളും ചുണ്ണവും 
മാലേയവും a Jyo പലമുത്തുകള്‍ 


കട്ടപ്പിയീ ലീയാരു മറിന്തീലര്‍ കൈയാന്‍ 
എട്ടത്തതു കണ്ടന 0100 കേട്ടാ. 


35 ആരിടെട NAM നാമെ ന്‍റമരര്‍കലം കമല ത്തോന്‍റന്‍ 
പേരുടൈയണ്ടകോളംപിളന്തതെ EMOH1 നൈന്താര്‍ 
_ പാരിടൈ യ്യററ Madara പകര്‍വതെന്‍ പാരൈ ത്താങ്കി 


_  ലേരെയക്കിടന്ത നാക മിട 


റിയെന വെരുവി ooaddo, 


ചാപഭഞ്ജനം 278 | 


പൊന്നും മണികളും വാരിവിതറിയും 


| CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 
കുന്നിച്ച മുത്തോട്ട വാദ്യം മുഴക്കിയും 


പൂണ്ണചന്ദ്രോദയത്തിങ്കല്‍ തിമിക്കുന്നൊ- 
രണ്ണവമെന്നപോലാര്‍ത്തു പുരജനം. | 
| 


38 പവേലുപോല്‍ കൂത്തനയനങ്ങളും മതി- 
പോലാം മുഖവും കലന്ന നതാംഗിമാര്‍ 


വീണാനിനദമാം തേന്‍ വഴിഞ്ഞീടവേ 
ചേണുററ കാതണിക്കാന്തി ചിന്തീടവേ 


മന്ദസ്തിതം പൊഴിച്ചാടീ, മഴക്കാറു 
വന്നു myo മയില്യകള്‍ പോലവേ. 


39 പീലി കറുത്തു മദനീര്‍ പൊടിയുന്ന 
ലോലവിലോചനമാകെച്ചുവന്നവര്‍ 


നീളെക്കലഹിച്ചു വാണ നതാംഗികള്‍ 
ചാലവേ പുല്‍കിനാര്‍ തങ്ങടെ കാന്തരെ! 


1 നീലനിറകടല്‍ നീരത്തെ വെണ്മകില്‍ 

! മാല വിലോലം കുടിക്കുന്ന മാതിരി 

; ; നേരാണ്ടു നേടിയ മന്നന്‍െറ സമ്പത്തു 
; നേരെയെട്ടക്കയായ്‌ നിസ്വരനാകുലം. 222 


പ്ാല്‌വളൈ യമിഴ്‌ത ളായ പല്ലീയം തുവൈപ്പ മുന്നീര്‍ _ 


ഓലഴകിളര്‍ ന്തൂവാവു റെറന്ന വൊലിനകര്‍ കിളര്‍ന്ത തന്‍റ. 


38 നല്ലിയ൯ മകര വീണൈത്തേനുക നകൈയും തോട്ടം 
angis വാളം വിശ emeas ന്തനൈയ നാട്ടത്തു 


മുകത്തിയ മെഴിലി a 
$ Sang ന്‌ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


280 കമ്പരാമായണം 


40 നത്തകന്മാരുടെ മഞ്ജുഗീതങ്ങളും 
നല്‍ത്തേന്മൊഴിമാര്‍ പൊഴിക്കുന്ന ഗീതവും 
സാത്വികം വൈണികര്‍ പാടുന്ന ഗീതവും 
മെത്തിടും പുല്ലാമംഴലിന്‍െറ ഗീതവും 
ഒത്തുചേര്‍ന്നാസ്വദിച്ചീട്ടം സുരകലം 
ചിത്രാപ്പിതമെന്നപോലെ ലസിച്ചുപോയ്‌! 


41 രാമദേവന്‍ വില്ലെടുത്തു കലച്ചതിന്‍ 
ഭൂമാവ്യ കണ്ടമരാംഗനമാര്‍ സ്വയം 
താഴെയിറങ്ങിത്തഴുകിനാര്‍ പാരിലെ_ 
ത്താരണിവേണിമാരെത്തനുഗാത്രിമാര്‍. 
ആടലില്‍പ്പാടലിലാകാരഭംഗിയി- 
ലാകെയവരൊരുപോലെ വിലസിനാര്‍, 
എങ്കിലും ഭൂലോകമങ്കമാര്‍ മയ്യണി- 

1 ക്കണ്‍കളിമപ്പതിലത്ഭുതം പുണ്ടപോയ്‌! 


*പംക്തിരഥന്‍െറ തിരുമകനാണിവന്‍ 
ചെന്താമരദളലോചനന്‍ താനിവന്‍ 
കാര്‍കൊണ്ട കൊണ്ടലിന്‍ പൂമേനി പുണ്ടവന്‍ 
കായാമ്പുവൊത്ത തിരുവുടലാണ്ടവന്‍ 
മാനുഷനാണിവനെന്നു ചൊല്ലുന്നവര്‍ 
മായാവിമൂഡ്രരാം; മാനുഷനല്ലിവന്‍. 


40 വയിരിയര്‍ മതുരകീതം മജ്രൈയ രമുത കീതം 
ചെയിരീയര്‍ മകരയാഴിന്‍ Goo പിഴിതെയ്‌* 


വ ക്തം 
പയിര്‍കിളൈ വേയിന്‍കീത മെന്‍റിവൈ 


പരുകി വിണ്ണോര്‍ 
നിന്‍റാര്‍, 


൭യിരുടൈ യുടമ്പ മെല്ലാ മോവിയ മൊപ്പ 


; ല്ലി ത്ത വാററല” കാണീയ ലമരര്‍ നാട്ട 
10 പാരിന്‍ മ രൈ mogan ക്കൊണ്ടാര്‍ 
D ak Ng “2195811 റെരളിത 800006 


നിന്‍റാര്‍. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചാപഭഞ്ജനം 281 


പാലാഴിയില്‍ പള്ളികൊള്ളും പരന്‍ പുമാന്‍”* 1 
പനരാവലി പലതിങ്ങനെയോതിനാര്‍. 


ald 


43 “കണ്ണുകളായിരം വേണമിക്കാര്‍മുകില്‍ 
വണ്ണനെക്കാണുവാന്‍ സീതയ്തു നിണ്ണയം! 
പൂങ്കൊടിക്കുള്ളോരഴകു കണ്ടിടാനു- 
മങ്ങനെതന്നെയാ രാജകുമാരനും! 
തമ്പിയെക്കാണുവിന്‍ ലോകമിന്നെത്രയ്ത 
വ൯തപം ചെയ്തെന്നതോക്കുന്നു ഞാനെടോ! 
ഇന്നിവര്‍ തമ്മെയിന്നാട്ടില്‍ വരുത്തിയോ - 
രിമ്മുനിതന്നെ malaa സാഷ്ടാംഗമായ്‌-”” 


44 രാജസഭയിലീവണ്ണം നടക്കവേ 

രാജമുഖി നിശാദേവി മറയവേ | 

രാജിവനേത്രനാം Mad ജിവനാഥന്‍റ | 

രാജന്മംഖാംബുജം പിന്നെയും കാണുവാന്‍ 
രാജീവകോരകചാരുസ്തനി സഖി- 


രാജിപരിത കൊതിച്ചു വാണീടിനാള്‍. 


45 ഈയലാടിട്ടമുയിരോ ടൂരുകിട്ടം 
പൂമലര്‍മെത്ത വെടിഞ്ഞു കുമാരിയാള്‍ 260 


മയലുടൈ ത്തുലക മെ൯പാര്‍ AIMS നല്ല നെന്‍പാര്‍ 
കയല്‌ പൊരു കടലുള* വൈകും കടവ്യളേ കാണു മെന്‍പാര്‍. 


43 നമ്പിയൈ ക്കാണ manaw ക്കായിര നയനം വേണ്ടു. 
കൊമ്പിനൈ ക്കാണും തോറും കരിശിറ്‌കു മന്നതേ യാല്‌ 
തമ്പീയൈ ക്കാണ്മിനെന്‍പാര്‍ തവമുടൈത്തുലകമെന്‍പാര്‍ —_ 
ഇമ്പരി ന്നകരീററന്ത മുനിവനൈ യിറഞ്ചുമെന്‍പ: 


ഇററിവ ണിന്ന താക മതിഖ 
പ്പെററുയിര്‍ പിന്നും. j 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


282 കമ്പരാമായണം 


തോഴികള്‍ ചുഴവേ പോയാളൊ രുകുളിര്‍- 
ത്താമരപ്പൊയ്‌ കത്തരി കിലെഴുന്നതായ്‌ 
ഇന്ദൃപലങ്ങള്‍ പടുത്ത തളിമങ്ങള്‍ 

തങ്ങും പളുമ്കൊളി പുണ്ടൊരു മേടയില്‍ 
നീഹാരശീകരശിതള കോമളം 
നീരലര്‍മെത്തയില്‍ത്തന്വി വീണീടിനാള്‍. 


46 “പെണ്ണിവളിങ്ങനെയെന്നോര്‍ത്തു മേചക- 
വണ്ണം കലരുമിലകളാലെന്നുടെ 
ഖിന്നത പോക്കുവാനുന്നിയതെത്രയു- 
മുന്നതമാം മനോഭാവം സരോജിനി! 
എന്‍തനുപല്ലവശ്രീ കവന്നുള്ളൊരാ- 
MRY തന്‍ നയനത്തിന്‍െറ ചന്തവും 


ചെന്താരിതളിനാതക്കാട്ടി നീയെന്തുവാ- 
നെന്നുയിര്‍ മീളാന്‍ മടിക്കുന്നു പത്മിനി? 


മേരു നാണിക്കുമാ വില്ലില്‍ വിലസുന്ന 
ചാരുഞാണിന്തേലലാവുന്ന പാണിയും 


FIMI തോളും ശരങ്ങള്‍ നിറച്ചതാം 
തുണീരവും വനമാല ലസിച്ചിട്ടം 


പുണുലണിഞ്ഞ തിരുമാറുമങ്ങനെ 
കാണുകില്‍ പ്രാണങ്ങൾ വീണ്ടുമെത്തും (Wao! 


89900109 മരൈയിന്‍ പൊയ്‌ കൈ ച്ചന്തിര കാന്ത മീന്‍റ 
ശീതനീര്‍ തെളിത്ത മെന്‍പു ഞ്ചേക്കൈയൈ യരികിര്‍ച്ചേര്‍ന്മാഠാം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചാപഭഞ്ജനം 283 


48 വിണ്ടലത്തിങ്കലെത്തിങ്കളും മോളിലായ്‌ 
വണ്ടലമ്പമലര്‍ക്കുന്തലേന്തുന്നതാം | 


കൊണ്ടിതെന്‍ ജിവനമുണ്ടുപോയാകവേ. 
ഉണ്ടുപോലക്കൊണ്ടലെന്നുള്ളിലെന്നെന്നു - 
മുണ്ടായിരിക്കുമതെന്നുമോരുന്നു ഞാന്‍. 


| 
കൊണ്ടലൊന്നുണ്ടതു കണ്ണു രണ്ടുംകൊണ്ടു 
89 പഞ്ചശരന്‍ മഹാക്രൃരന്‍, ശരനിര 
നെഞ്ചകത്തിങ്കലെയ്തെന്നുടെ ജീവനെ 
പഞ്ചവിളകള്‍ കൊട്ടംതിയ്യിലെന്ന പോല്‍ 
വെണ്‍ചചാരമാക്കിനാന്‍ സഞ്ചിതശക്തിമാന്‍. 
ചാഞ്ചല്യമേവമിത്തയ്യലാളാളവേ- 
യെഞ്ചാരവേ വന്നഭയമരുളവാ൯ | 
“അഞ്ചരുതഞ്ചരു'തെന്നൊന്നുരയ്തുവാ- 


നഞ്ചിട്ടം മാരന്‍െറയാണ്മയൊരാണ്മയോ? 


50 തെല്ലുമിളജ്്കാതെഴുമെന്‍കുചങ്ങളേ! 
വല്ലായ്‌ മയെന്തെന്തു നിങ്ങളിച്ചെയ്‌വതും ? 
തെല്ലുപോലും വളയ്ക്കാനരുതാത്തതാം 
വില്ലു വളച്ചൊരാക്കല്യന്‍െറ മാരിടം 
| ഉല്ലാസമോടങ്ങു ചേരണമെങ്കിലോ 
നല്ല തപസ്സു താന്‍ നിങ്ങള്‍ ചെയ്തീട്ടവിന്‍! 300 


48 വിണ്ടല അംലന്തിലങ്ക തിങ്കളോട്ട മീതുചൂഴ്‌ 
വണ്ടല മ്പലങ്കറങ്ക പങ്കിയോട്ടം വാര്‍ചിലൈ- 
ക്കൊണ്ടലൊ volom കണ്ണിന്‍ മൊണ്‍കൊണ്ടെ ന്നാവിയൈ 


ഉണ്ടതുണ്ടെ നെഞ്ചിനി൯റു മുണ്ടതെ൯റു മുണ്ടരോ 


49 പഞ്ചരങ്ക തീയിനാവി പററനീട്ട കൊറവവില്‌ 
വെണ്‍ചരജം-ണെഞ്ചരങ്ക വെയ്യകാമനെയ്യ൦ 
ചഞ്ചലങ്ക ലന്തപോതു തയ്യലാടെ 


ത്തി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


984 കമ്പരാമായണം 


51 ഇന്ദുവിതെങ്ങുന്നു വന്നുപൊന്തീയെന്‍െറ- | 
യന്തരംഗത്തില്ലലാത്തുവാ, നങ്ങനെ | 
ചെന്താര്‍ശരശരം കൊണ്ടു മാലേററിയെന്‍ 
പൊന്തിടും കൊങ്കമേല്‍ വഷിച്ചിതു വിഷം! 
അന്തിയിലിന്നലെപ്പൊന്തിയോനല്ലിവഃ- 
നേന്തുന്നതില്ലകത്തല്ലം കളങ്കവും! 


52 കോപിച്ചനംഗന്‍ ചൊരിഞ്ഞ ശരവിഷ൦ 
വാപിയില്‍ മുങ്ങിയ മേനിയില്‍ നിന്നുമേ 
വേകാതെഴുന്നു മദഹരി പാദങ്ങള്‍ 
വേഗമഭയമണഞ്ഞ താമെന്നുയി൪ 
വേറിട്ടു പോകാതെ പിന്നെയും വന്നതു 
വേറെന്തിനെന്നെ വലയ്തരവാന്‍ തന്നെയാം! 


53 മിന്നലാം പൂണുലണിഞ്ഞങ്ങു വാനത്തു 
നിന്നുമിറങ്ങിയ കാര്‍കൊണ്ടലെന്നപോല്‍ 
വന്നൊരാക്കോമളനെന്നുള്ളിലാണ്ടപോ- 
തൊന്നുമറിഞ്ഞിലതാരെന്നു, പിന്നെയും 
കണ്ണിന്നു നേക്കങ്ങു നിന്നപ്പൊഴുമിവ- 
ളിന്നാരതെന്നുമറിഞ്ഞീലതത്ഭുതം. 318 


എങ്കനിന്‍ റെഴുന്തതിന്ത വിത്ത വനത്തെ നെഞ്ചുലാ 
അങ്കിയന്‍റ നങ്കനെയ്യ വ൯പിന്‍വന്ത ചിന്തൈനോയ* 
പൊങ്കുകിന്‍റ കൊങ്ൈമേല്‌ വിടംപൊഴിന്ത തെന്നിനും 
കങ്കല്‌വന്ത തിങ്കളന്‍റ കങ്കളങ്ക മില്ലൈയേ. 


_ അടര്‍ന്തുവ ന്തനങ്കനെ ഞ്ചഴന്‍റുചിന്തു മമ്പെനും 
വീടങ്കുടൈന്ത മെയ്യിനന്‍റു വെന്തിടാ തെഴുന്തു വെം 


2 താളടൈന്തു 


വെ നുള്ളമേ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചാപരഞ്ജനം 285 


54 പീയുഷപൂരിതം പൊല്ലടം കണ്മയന്നി- 
ലായപോതായതു കൈവിട്ട കേണിട്ടം 
മുഡയെപ്പോലെ ഞാനപ്പൊഴേയക്കൈക- 
BUIOIN പൃണരാതെ പൂലമ്പയാം!”” 

55-61 ഇങ്ങനെ പൊന്നണി മാറെഴ്ചം മങ്കയാള്‍ 

വിങ്ങി വിതുമ്പിയോരോന്നു പുലമ്പവേ, 
തിങ്ങുമഴലാകമാഴിയിലാഴവേ- 

യങ്ങൊരു മിന്നല്‍പോല്‍ പാഞ്ഞുവന്നീടിനാള്‍ 
കോമളകണ്ഠവിലഗ്നഹാരങ്ങളാല്‍ 

തുമ കലരുന്ന കാതണിക്കാന്തിയാല്‍ 

മാരിവില്ലിന്‍െറ മനോഹാരിതയതേ 

മാതിരിയെങ്ങും വിതറും വിലാസിനി | 

മാലയണിഞ്ഞ കാര്‍കൂന്തലഴിയവേ 

മാറണിച്ചേല ചീളെന്നു മാറീടവേ | 
നീലവി ശാലനയനസഭഗയാം 

നീലമാലാഖ്യയെഴുമൊരു തോഴിയാള്‍. 
ആടിയും പാടിയും ആനന്ദ്രരുപിണി- 
യോടിവന്നാഃ ഉടികൂപ്പാ൯ മറന്നുപോയ്‌! 336 “al 


പെയ്‌കടറ* പിറന്തയല” പെറര്‍കൊണാ മരുന്തു ചെററു 


ഐയ്‌പൊറ്‌ കലഞ്തൊടജങെെ വിട്ടിരുന്ത വാതര്‍പോല്‌ 


മൊയ്‌ കിടക്കു മണ്ണറോണ്‍ മുയങ്കിടാതു മുന്നമേ 
കൈകടക്ക വിട്ടിരുന്തു കുട്ടരൈപ്പ തെന്‍കൊലോ. 


എന്‍റു കൊണ്ടു ണൈന്തുനൈ ന്തിരങ്കി വിമ്മി വിമ്മിയേ 
പൊന്‍റണിന്ത കൊങ്ങകെമങ്കെയിടരിന്‍ QP" cr പോ 
കന്‍ഠമൊന്‍റു ചിലൈമുറിന്ത കൊള്‌കൈക Ey 
ഒന്‍റുമുണ്‍കണ്‍ മതീമുകത്തൊരുത്തി ചയ്തതു 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


286 കമ്പരാമായണം 


““എന്തു നീ ചൊല്ലെടോ സുന്ദരീിംയെന്തൊരു 
സന്തോഷവാര്‍ത്തയുണ്ടായതു മത്സഖി?”” 
ചോദിച്ചു ജാനകിയിങ്ങനെ കൌതുക 
ചോദിതയായ്‌നിജതോഴിയോ,ടായവള്‍ 
“ആന കുതിര തേര്‍ കാലാള്‍പ്പട hS- 
ലാളും വദ്യാനന്‍ ദശരഥഭൂപതി 
ആ നരപാലകന്‍ തന്‍ Mord, കാമനെ- 
യാകാരഭംഗിയിൽ വെന്ന കുമാരകന്‍, 

| ആദിശേഷങ്കല്‍ ശയിക്കുന്ന ദേവനെ- 
ന്നാരുമേ ശങ്കിക്കുമത്ഭുതപുരുഷന്‍, 

| തമ്പിയോട്ടം തപോവാരാശി കശികന്‍ 
തന്നൊട്ടമൊത്തീ നഗരത്തിലെത്തിനാന്‍. 
എത്തിനാന്‍ ത്രൈയ്യംബകമൊന്നു കാണുവാ- 
നെന്നതറിഞ്ഞു രാജാജ്ഞയാലങ്ങുട൯ 


എത്തിച്ച വില്ല ഞാണേററി MMI aya- 
ഷോത്തമ?നപ്പോള്‍ നടുങ്ങീ നിലിമ്പരും. 2 


f ചിത്തൈയയണ്‍ മകീഴ്‌ച്ചിയും പുകുന്ത ചെയ്‌കയും 
"4 ചുന്ദരി ചൊല്ലന ത്തൊഴ്ചതു ചൊല്ലവാള്‌. 


58 കയരത തുരകമാക്കടലന്‍ കല്‌വിയന്‍ 
തയരത നെനും പെയര്‍ത്തനിച്ചെൻനേമിയാന്‍ 
പുയല്‌പൊഴി തടക്കൈയാന്‍ പുതല്‌വന്‍ പൂങ്കണൈ 
മയല*വിളൈ മതനറ്‌കും വടിവ്യ മേന്മൈയാൻ 


മരാമര മിവൈയെന വളരന്ത തോളിനാ൯ 
അരാവണൈ യമലനെ ൯റയിര്‍ക്കു മാററലാന്‍ 
 ഇരാമനെ൯പതു പെയരിളൈയ കോവൊട്ടം 
വജ മുനിയൊട്ടം പതിവ ന്തെയ്തിനാൻ. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചാപഭഞ്ജനം 287 


മാത്രസ്തകം പദം കൊണ്ടൂന്നിയത്രയ്്- 

മാത്രം പഴകിയ ശസ്ത്രം കണക്കിനെ 
സത.ബലത്താല്‍ വളച്ചാ,നനിമേഷ- 
രെത്രയും വാഴ്‌ത്തിനാര്‍, പെയ്ത പുവഷവും. 
രാജസഭലയന്തും നടുക്കമുണ്ടായ്‌, രാജ_ 
രാജിതമലി ധനുസ്സു മുറിഞ്ഞുപോയ്‌ !” 


62 മാമുനിയോടൊരുമിച്ചങ്ങു വന്നൊരു 
കാര്‍മുകില്‍ വണ്ണനാം താമരക്കണ്ണനാം 
കാമനായ്‌ത്താന്‍കണ്ട കോമളനെന്നോര്‍ത്തു 
വാമാംഗി വൈവശ്യമാര്‍ന്നു കുഴഞ്ഞുപോയ്‌! 
വിത്തു ജഘനം പെരുകവേ മേഖല- 
ച്ചാര്‍ത്തു വലിഞ്ഞു മുറിഞ്ഞു തകന്നുപോയ്‌ | | 


nk 


62 മെല്ലിടയാള്‍ക്കു വിതുമ്പി വാര്‍കൊങ്കുകള്‍ 
“ചൊല്ലിയതോക്കിലക്കോമളന്‍൯ DIMU 


അല്ലെങ്കിലോ ഞാന്‍ മരിക്കുഃമിതിന്നൊരു 
കില്ലില്ല'*യെന്നവളോര്‍ത്തുറച്ചീടിനാള്‍. 368 


61 മാത്തിരൈ യളവി ററാണ്‍ മട്ടത്തു gmawa” 
AYTO'10 മിതുവെന ത്തോളി൯ വാങ്കിനാ൯ 
ഏത്തിന രിമൈയവ രിഴിന്ത പൂമഴൈ 
വേത്തവൈ നട്ടക്കുറ മുറിന്തു വീഴ്‌ത്തവേ. 


കോമുനി യുടന്‍വരു കൊണ്ട ലെന്‍റപിന്‍ 
poe നെന്‍റ വി x 


aen san 


ചൊല്ലിയ കരിയന ത്തോന്‍റ വല്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


288 കമ്പരാമായണം 


84, 65 ഇങ്ങനെ മങ്കയനംഗാത്തി പുണ്ടങ്ങു 
മങ്ങിമയങ്ങിയരുളം ദശാന്തരേ 
വില്ലമുറീ പത്‌ ല്ല്പസദാനന്ദ- 
ഫൃല്ലഹൃഭയനായ്‌ മൈഥിലനിങ്ങനെ 
ചൊല്ലിനാൻ കശികനോട്ട ““തപോനിധേ 
കല്യാണമിന്നു കൊണ്ടാട്ടവാന്‍ കല്പന 
തന്നരുളീടിലതങ്ങനെ,യല്ലെങ്കി- 
ലിന്നുതന്നെ പറ കൊട്ടിയെല്ലാടവും 
ചെന്നറിയിക്കാം, ദശരഥമന്നനെ- 


യിന്നഗരത്തില്‍ വരുത്താം വരമുനേംം 


66 ചൊന്നാ൯ മുനിയും ““വരടെ ദശരഥ- 
മന്നനെല്ലാവരുമൊംത്തതേ വേണ്ടതും.” 
ഉന്നതാനന്ദം ജനകന്‍ വിശേഷങ്ങ- 
ളൊന്നൊഴിയാതെ യെഴുതിയൊരോലയില്‍ 
സന്ദേശപുവ്വമയച്ചിതു ദുത൭രെ;- 
സ്ന്തോഷമോടെ വസി ച്ചിതെല്ലാവരും. 384 


64 ആശൈയ്യററയര്‍ പവളന്ന ളായിനരം 
പാശടൈ ക്കമലത്തോൻ പടൈത്ത വില്ലിറും 
ഓശൈയ'റ്‌ പെരീയതോ രുവകൈ യെയ്തീയ- 
ക്കോശികറ്‌ കൊരുമൊഴി ചനകന്‍ കൂറുവാന്‍. 


65 ഉരൈചെയെം പെരുമവു൯ പുതല“വന്‍൯ വേളവിതാ൯ 


വിരൈവിനിന്‍റൊരു പകന്‍ മുടിത്തല* വേട്കൈയോ 
മുരചെറിന്ത MISSI മുഴജം താനൈയ- 


വ്വരരചൈയ്ു AYLI യഴൈത്തല്‌ വേട്‌ കൈയോ. 


66 മല്‌വലാ നവ്വയ,രൈ പകര മാതവൻ 
ഒല്ലൈയി ലവനും വത്തുറുത MIM 
എല്ലയീി ലുവകൈയാ നിീയൈന്ത വാറെലാം 
ചെല്ലുകെ ന്‍േറോലൈയു Mo പോക്കിനാന്‍, 


Denn 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ദശരഥന്‍െറ യാത്ര 


1 ഇടിയൊലിപോലെ ഭേരി മുഴങ്ങിട്ടമയോദ്ധ്യാഖ്യ- 
നഗരിയില്‍ജ്ജനകന്‍െറ ഭൂുതസഞ്ചയം 
കാററിനെത്തുരത്തുമ്മാറു കാല്‍നടയായ്‌ goo താണ്ടി. 
യെത്തി പുരദ്വാരത്തിങ്കല്‍ പരുങ്ങിനിന്തു!॥ 
പംക്തിരഥപദപാംസു മനലിയിങ്കലേല്ലം രാജ_ 
പംക്തികളെക്കൊണ്ടവിടം ഞെരുങ്ങി നിന്നു. 


2 അരുളപ്പാടിനാല്‍ ഭുതരരചസന്നിധി പുകി- | 


. ത്തിരുവടി രണ്ടും കൂപ്പിപ്പകഴ്‌ത്തിനിന്നാര്‍ ലു 
““അവിടത്തെത്തിരുമകന്‍ പോയപിന്നെയുള്ളതേവ- E 
മറിഞ്ഞാല്ല””മെന്നു gH പറഞ്ഞിതെല്ലാം. 37 


3 വാറോലയ്യമവര്‍ തിരുമുമ്പില്‍ വെച്ചാംരരചനോ 7 
വാങ്ങിയതു വായിക്കുവാന്‍ കല്ലനയിട്ടാന്‍. 12 


എഴുച്ചിപ്പടലം 


1 കട്ടക്കിയ തുതരും കാലിറ്‌ കാലിറ്‌ AHA 
അടികുരന്‍ മുരചതിരയോത്തീയെയ്തിനാര്‍ 
അടിയിണൈ തൊഴവിട 21001 മന്നര്‍തം 
മുടിയൊട്ട മുടിപൊരു വായി മുന്നീനാര്‍. $ he 


+ 


2 മുകുന്തനര്‍ MITUT മുറൈയിനെയ്‌ 
തികഴ്‌ന്തൊളിര്‍ തലെ തെ 


290 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


DAVOS മഹത്വങ്ങള്‍ മാന്യനന്യമന്നനന്നു 
മാനിച്ചെഴുതിയ കഥ വായിച്ച നേരം 
മലപോലെ പെരുകിയ വജൂഭൂജത്തിങ്കല്‍ മിന്നും 
മനോഹരകടകങ്ങളറുന്നുപോയി! 


ഏഴുരണ്ടുലോകങ്ങളും ഞെട്ടമാറുള്ളൊച്ചകേട്ട- 
തേവം നിജസൂതന്‍ ശിവധനുസ്സയത്നം 
ഞാണേററവേ ഭഞ്ജിച്ചതാണെന്നറിഞ്ഞു ദശരഥ 
നാനന്ദാഭിമാനാദികള്‍ക്കാകരമായി- 


6, 7 പട്ടും വളകളും പിന്നെപ്പലപലതരം വില- 


പ്പെട്ട സമ്താനങ്ങളുമന്നേകി നരേന്ദ്രന്‍ 
പുഷ്ടുമോദം ദുതന്മാരെയയച്ചിട്ടു വസിഷ്ഠരു- 
മൊത്തു പടയോടും കൂടിയൊരുങ്ങിനിന്നാന്‍. 
“പകലവകുലപുണ്യപൂരത്തിനാല്‍പ്പിറന്നൊര- 
പ്പരമസുന്ദരന്‍ വാഴ്ചം മിഥില നോക്കി 


പടകളുമരചരും ചെല്ല മുന്നേ, യാനമേലേ 
പടഹാദി യേററി”'യെന്നപ്പാത്ഥിവനോതി 3 ze 


4 ഇലൈ മുകപ്പടത്തവ നെഴുതി ക്കാട്ടിയ 
തലൈമക൯ ചിലൈത്തൊഴില്‌ ചെവിയിറ* ചാര്‍തലും 
നിലൈമുക വലയങ്ക ണിമിര്‍ന്തു നീങ്കിട 
മലൈയെന വളര്‍ന്തന വയിര ത്തോള്‌കളേ 


5 വെററിവേന്‍ മന്നവർ റക്കന്‍ വേള്വിയില”്‌ 
കറൈറവാര്‍ ചടൈമുടി ക്കണിച്ചി വാനവന്‍ 
മുററവേ ഴുലകൈയും AUVO മൂരിവിലഃ 
ഇററപേരൊലീകൊല ന്‍റിടിത്ത തീങ്കെന്‍റാന്‍. 


6 എ൯ന്‍റുരൈ ത്തെതിരെതി maas ടാതുനേര്‍ 
ടം oton; കനൈകഴ 'ററൂതര്‍ കൊള? ൭൭൫൭. 


8 


| 10 


11 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ദശരഥന്‍െറ യാത്ര 


തേന്‍പൊഴിയും വനമാല്യമണിഞ്ഞ വുണ്ഡ രീകാക്ഷ- 
നാംപരിചുലകമെല്ലാമളന്ന. നാളില്‍ 
ജാംബവാനപ്പെരുമ്പറ താക്കിയപോൽ പൊന്തി നാദം 
വന്‍പടക്കുതിരത്തിരക്കോള്‍ക്കടലിങ്കല്‍. 


ആനകരമുനദുഭിവാദ്യജാലം ഭടവൃന്ദമപ്പോ- 
ളാനപ്പുറത്തേറിത്താക്കിമുഴക്കും മുന്നേ 

സാമന്തരും ചതുരംഗസേനകളും പരരന്മാരും 
സീമന്തിനീസമേതരായ്‌ പുളകമാന്നു. 

“MBONI രാമചന്ദ്രനെങ്ങളുടെ കുമാരകന്‍ 
ചന്ദ്രചുഡചാപമതു ഭഞ്ജിച്ചുവല്ലോ”” 

എന്നിങ്ങനെ മധുരമായ്‌ ചൊന്നു ചില തമ്പ്വംഗിക- 
ളന്നതാനന്ദത്തോടോടി നടന്നുചെന്നാര്‍. 


വൃഷഭഗതിയാം നരപതിതന്‍െറയനീകിനി- 
യിടയിനിയുലകിതിലില്ലെന്ന മട്ടില്‍ 
പ്രഭളയകാലാഹതോഗ്രവാത്യവന്നടിക്കെപ്പെരും 
കടല്‍ പുട പുഴങ്ങിട്ടം വിധമെഴുന്നു. 


മന്നിടമേ ചെറുതെന്ന മട്ടില്‍ത്തിങ്ങും തേരുകളില്‍ 
മന്നവന്മാരിനതുല്യം വിളങ്ങിനിന്തു 


8 വാംപരി വിരിതിരൈ ക്കടലൈ വള്ളൂവ൯ 
തേമ്പൊഴി തുഴായ്‌മുടി ച്ചെങ്‌കണ്‍ മാലവന്‍ 
ആമ്പരി ചുലകെലാ മളന്തു കൊണ്ടനാള്‌ 
ചാനമ്പ്യവ ൯റിരിന്തെന ത്തിരിന്തു ചാററിനാന്‍ 


9 ചാററിയ മുരശൊലി ചെവിയിറ്‌ ചാരുമുന്‍ 
കോറെറാടി മകളിരും കോല മൈന്തരും 
വേററരു കുമരരും വെന്‍റി വേന്തരും 

കാറെറ റി കടലെന കളിപ്പി നോങ്കിനാര്‍. 


291 


46 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


292 കമ്പരാമായണം 


പൊന്നണിഞ്ഞ നെററിപ്പട്ടം കെട്ടിയ ഗജവീരന്മാര്‍ 
മിന്നി മഴവില്ലണിഞ്ഞ മുകിലുകള്‍ പോല്‍. 


12 വിടര്‍ന്നു പൊന്തിയ കൊററക്കുടകള്‍ വെണ്‍ചിറകുകള്‍ 
വിടര്‍ത്തിപ്പറന്നിടുന്നോരന്നങ്ങളായി 
തടവിയലാതെ പാറും കൂറകളോ വാനിന്‍തുക- 
ലടര്‍ത്തിപ്പറന്നു ചിന്തും മാതിരി മിന്നി. 


13 പറന്ന വെണ്‍കൊടിക്കൂറ, മദഗജസേന കണ്ടു 
നിറന്ന വന്‍കടലെന്നു നിനച്ചുകൊണ്ടു 
പരന്ന വാനിടം വീട്ടു ജലപാനത്തിന്നു താഴെ- 
യിറങ്ങും വെണ്മുകിലായി വിളങ്ങി മേന്മേൽ. 


te 14 എഴുമണിയിളവെയിലൊളിവീശിടവേ, വെയില്‍ 
ae തഴകളില്‍ത്താഴെയെങ്ങും പരന്നിടവേ, 

; തഴകളാമഴമുകിലഴകു DOOD}, മുകില്‍ 

ത്‌. വഴിയുമിടിയൊലിയെത്തകര്‍ത്തു ഭേരി. 


15 കിങ്കിണികളണിയുന്ന കുതിരമേലേറി വന്നൂ 
മങ്കകളാററലര്‍ ചാര്‍ത്തിലന്നങ്ങള്‍ പോലെ Sa 


എല്ലിടടകതിരമണിയെറിക്കു മോടൈയാല്‌ 
വില്ലിടട മുകിലെന പ്പൊലിന്തവേഴമേ. 


12 കാല്‌ പിരി ന്തെഴുകുടൈ കണക്കി ലോതിമം 
പാല്‌ചിറൈ വിരിത്തുവിണ്‍ പറപ്പ പോന്‍റന 
മേല്‌ വിരി ന്തെഴുകൊടി പ്പടലൈ വിണ്ണെലാം 
തോലുരി WAUN GI തോന്‍റുമാല്‌. 


യ തുകിര്‌ കൊടി WAS കക്കൈമ്മലൈ_ 
SDAS ചേനൈയൈ ക്കടലീ താമെന 
ല്‍ Pg aE 

പട വെങ്കണു മെഴ്ചന്ത 
So ato ee 


co 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


BHOLAOAA യാത്ര 993 


പൊന്നണിപ്പോര്‍മുലയാളര്‍ മിന്നല്‍പ്പിണരെന്നപോലെ . 
മിന്നീ മഴക്കാറായ്‌ Melo കരിണിമേലേ. 


16 തിങ്ങിത്തിങ്ങിക്കൂടുമായിപ്പോയീടവേ മങ്കമാരിന്‍ 
കൊങ്കുകളില്‍ തങ്കിട്ടന്ന കുങ്കമപങ്കം, 
സംഗതമാം യൃവജനസംഘത്തിന്‍െറ ഭൂജങ്ങളില്‍- 
ചൃന്തമാര്‍ന്നു ചാര്‍ത്തിയുള്ള ചന്ദനച്ചാറും 
അങ്ങു ചേര്‍ന്നിഴ്ചകിവീണു പടകടല്‍പോകുംവഴി- 
യെങ്ങും കാണായ്‌ മണിയറപ്പുമെത്തപോലെ! 


17 മെത്തിടുന്ന മധുരിമ തത്തിട്ടന്ന ചൊല്ലുള്ളവ- 
രുത്തരീയംകൊണ്ടൊളിക്കും കുത്തുമുലകള്‍ 
മുത്തുകൊണ്ടു മുഴുനിലാവെങ്ങും വീശി omom- 
മൊത്തമാല്യംകൊണ്ടു നീളെയിളവെയിലും. 


18 വില്ലെട്ടത്തും വാളെടുത്തും മരലിയിങ്കല്‍ സുരഭിലം | 
മല്ലികപ്പു ചൂടും ദുഡ്ധഭൂജശാലികള്‍ 2 
| വല്ലികള്‍ പോലുള്ള മങ്കമാര്‍ക്കു കാവലായിപ്പോയാര്‍ <a 
ചൊല്ലെഴും കരിണികള്‍ക്കു കരികളെപ്പോല്‍. 78 


പൊന്നണി പൃണര്‍മുലൈ പൂരിവെന്‍ കൂന്തലാര്‍ 
മിന്നെന മടപ്പിടി മേകം പോന്‍റവേ. 


16 ഇണൈയെട്ട ത്തിടൈയിടൈ നെരുക്ക വേഴൈയര്‍ 
തുണൈമുലൈ ക്കുങ്കമ ചുവടു മാടവര്‍ 


മണിവരൊെപ്പയങ്കളിറ* ചാന്തു മാഴ്‌കിമെ- 
ലലൈയെന പ്പൊലിന്തത ക്കടല' ചെലാറരോം 


17 മുത്തീനാന്‍ മുഴനില വെറിക്കു മൊയ്‌മ്മണി- : 
പൃത്തിയാ ലിള വെയില്‌ പര; qo പ wo 
തിത്തിയാ നിന്‍റചൊറ്‌ ചിവന്ത വ 


a 


294 


19 


20 


21 


22 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


നറുമണമുള്ള പുതുമലര്‍ചുഴ്‌ന്ന മഴമുകില്‍- 
ത്തിറമെഴും കൂന്തല്ലറേറാര്‍ മുഖങ്ങള്‍ മാത്രം 

പുറത്തു കാണ്‍കയാല്‍ മുഴമതിയേറും വിമാനത്തിന്‍ 
തരത്തിലായവര്‍ കേറും ശിബികാജാലം. 


നിരത്തിങ്കല്‍ത്തുരുതുരെയൊഴചക്കിയ മദനിരിന്‍ 
പെരുക്കില്‍ക്കാല്‍കുഴഞ്ഞൊട്ടും നീങ്ങവയ്യാതെ 
തിരക്കടല്‍ മുഴങ്ങുന്ന തുമ്പിക്കയ്യു പൊക്കിച്ചീററി- 
ത്തിരയുന്നോ മദഗജം ദിഗ്ഗുജങ്ങളെ! 


ദേവഗണമെന്നപോലെ, വെളിയിലാര്‍ദ്രത കാട്ടം 
ദേവദാസിഗണത്തിന്‍െറ മനം പോലെയ്യം, 


താവിടുന്ന കിങ്കിണിയും മാലകളും പൂണ്ട പാദം 
ഭൂവിലേതും തൊടാതോടി തൃുരംഗമങ്ങള്‍. 


ഒട്ടുകോപമുള്ളില്‍ക്കൊണ്ടും ചുടടനെടുവീപ്പ, മേന്മേൽ 
വിട്ടും പുരികങ്ങള്‍ കോട്ടിക്കലഹിനികള്‍ 


മട്ടലര്‍മാല്യങ്ങള്‍ കൂന്തല്‍ക്കെട്ടില്‍നിന്നു വിട്ടു,മി ഷ്ട 
പ്പെട്ടവക്കുള്ളയിരുപോലരികേപോയാര്‍. 94 


19 മനറലം aymaaid മഴജൈയിറ* ചൂഴ്‌ന്തെന- 
ത്തന്‍രീരും കൂന്തലാര്‍ മുകങ്കുടോന്‍റലാല്‌ 
ഒന്‍റലാ AFATI യൂരുമാനം പോറ* 
ചെ൯റന വാലവര്‍ ശിവികൈ യീട്ടമേ. 


മൊയ്‌തിരെക്കടലെന മുഴജം മൂക്കുടൈ_ 
കൈയ്‌ കളി ററിശൈനിലൈ ക്കളിറൈറ യായ്‌വന 
മൈയലു ററിഴിമത മഴൈയ റാമൈയാല* 
തൊയ്യലൈ ക്കടന്തില ചൂഴി യാനൈയേ 


ചൂരുടൈ നിലൈയെനത്തോയ്‌ന്തും തോയ*കീലാ 


വാരുടൈ വനമുലൈ മകളിർ ചിന്തൈപോലട 
താരൊട്ടം ചതിയൊട്ടം താവുമായിനും 
പാരിടൈ മീതിക്കില പരിയി൯ പന്തിയേ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ദശരഥനെറ യാത്ര 


23 


24 


25 


26 


മാറാതങ്ങുനിന്ന തടം തകത്തു മാമരം താറ- 
മാറാക്കിയൊടിച്ച ചായ്‌ ച്ചുമുരസിക്കൊണ്ടും 
ആറുപോലെ പാഞ്ഞുചെന്നിതരുവിയായ്‌ മദജലം 
ചേറാക്കുന്ന ചെന്നിയോട്ടം മദഗജങ്ങള്‍. 


ഉഴുന്നിടാനിടമില്ലാതെഴുന്നു പരന്ന പട- 
aym മുന്നണിയെത്തി മിഥിലയിങ്കല്‍ 
അഴലുള്ള ജീവി കളില്‍ത്തഴുകുമന്‍പുള്ള മന്ന- 
നെഴ്ചന്നള്ളിയില്ലിനിയും പൂരിയില്‍നിന്നും! 


കണ്ടിട്ടന്ന കാമുകര്‍ക്കു കരളാടുപടി, മിന്നി 
വണ്ടിയില്‍ വണ്ടിണ്ടയാര്‍ക്കും കുന്തളമുള്ളോര്‍ 
കണ്ടിതപ്പോളവരേരം വണ്ടിയൊരു മനോഹര- 
പുണ്ഡരികതടാകമായ്‌ കാണികളെല്ലാം- 


പെണ്‍കൊടിയാളൊരുവളെശ്ശകടത്തിലേററിപ്പിന്തില്‍- 
ത്തങ്ക പ്രേമത്തോടെ പായും കമനനപ്പോള്‍ 
പങ്കജാക്ഷിയവള്‍ നീട്ടും കടക്കണ്ണ നല്‍കിയുള്ളോ- 
രഞ്ജനം മധുരാമൃതപാഥേയമായി. 


മദ മാറെന ത്തടങ്കളെ പ്പൊരുതു മാമരം 
ഉരറുപ ട്ടിടവിടൈ യൊടിത്തു sw" anew" 
ആറെന ച്ചെന്‍റന വരുവി പായ്‌ കവുള്‌- 
താറെന ക്കനലു കുതറുകണ്‍ യാനൈദയ. 


ലൈ യുലക മെന്‍കണും 

ക്കലാ മരുട്‌കൊം പായിനാന്‍ 

ടെ പ്പടരും ചേനൈയിന്‍ 
മതി മിതിലൈ കൂടിറേറ. 


24 ഉഴുന്തിട misa 
അഴ്ചന്തിയ വ്യയിര്‍ഒ 
എഴുന്തില am game 
കൊഴുന്തുപോയ്‌ ക്കൊട 


മട കണ്ടവര്‍ മനം കഠാകൈ കോപ്പക്കാതലീന്‍ 


വണ്ടിമിര്‍ കോതൈയര്‍ UOM രാശിയാല്‌ ല്‌ 
പണ്ടികഠം പണ്ടികറം പരിശിര്‍ ചെല്‌വന © 


പുണ്ടരീ കത്തടം പോവ പോന്‍റവേ. i z 


ലെ 


295 


110 


296 


27 


28 


29 


30 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


ഇളമാനിന്‍ കണ്ണിയാളെപ്പിരിഞ്ഞ കമനനങ്ങു 
നളിനത്തില്‍ക്കളുഹംസന ടനം കാണ്‍കെ 
ഇളകിയ മനത്തൊട്ടമുടലൊട്ടമൂയലാടി- 
ത്തളന്നുപോയ്‌ നിനവുകള്‍ കുമിഞ്ഞിതപ്പ്പോള്‍, 


ഭംഗിയെഴ്ചം പാരിടത്തിലരചചിഹങ്ങളന്വോ 

തിങ്ങി! ശംഖപടഹാദി മുഴങ്ങിയെങ്ങും 

പൊങ്ങിയ വെണ്‍കൊററക്കുട വെണ്‍ ചാമരമിവയേന്തി- 
ത്തിങ്ങിപ്പോകും സേന ഗംഗാസമാനം മിന്നി. 


അമരാംഗനമാരൊത്തോരമുൃതാധരികളയി൪ 
കവരും കൂര്‍മുനക്കണ്ണാം കാലവേലിനാല്‍ 
യുവചിത്തം തുളന്ത്രുമാറങ്ങു ചേന്നു നടക്കയാല്‍ 
സമരഭൂമിക്കു തുല്യം വിളങ്ങി സൈന്യം. 


നെരുങ്ങും തൂണുകള്‍ പോലെ നെരുങ്ങി തോളുകള്‍ വാനില്‍ 
നെരുങ്ങും മിന്നല്‍കണക്കേ വാളുകള്‍ മിന്നി 

നെരുങ്ങും ചെന്താരു പോലെയിടതിങ്ങി പാദങ്ങളും 
നെരുങ്ങും സിംഹങ്ങളെപ്പോല്‍ വിളങ്ങി കാലാള്‍, . 126 


27 പിളൈളമാ നോക്കിയൈ പ്വിരീത്തു പോകിന്‍റാന്‍ 
അള്ള നീര്‍ മരുതവൈ പ്പതനി നന്നമാം 


പുള്ളു മെന്‍ 0929 രൈ പ്പൂവും നോക്കിനാന്‍ 
ഉള്ളമും MIMMI ന്‍റൂശ ലാടിനാന്‍. 


അങ്‌കണ്‍ ഞാല ത്തരശു മിടൈന്തവാ 


പൊങ്‌ക വെണ്‍കുടൈ ചാമരൈ പോത്യലാല* 
കങ്‌കൈയാറു കട്ടത്തതു കാരെന- 
ച്ചങ്‌കു ചേരി മുഴുങ്കിയ താനൈയേ. 


അമര രഞ്‌ ചൊലണങ്‌കനെ യാരുയിര്‍ 
കവരങ' ee Saeco ons ചലി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy : 


ദശരഥനെറ യാത്ര 207 


31 


32 


33 


34 


വാര്‍കൊങ്കയില്‍ വെച്ച കണ്ണു വാങ്ങിടുവാന്‍ വയ്യാതൊരു 
വാരൊളികലന്ന യുവകാമുകനാഹാ! 

വന്നണഞ്ഞ വഴിമുന്നില്‍ക്കാണാതെയൊരന്ധനെപ്പോല്‍- 
ച്ചെന്നുമുട്ടി മുന്നേയുള്ള മദയാനമേല്‍. 


കുഴിയുള്ള കുതിരമേല്‍പ്പായുമൊരു സുന്ദരിയാള്‍ 
വഴുതിവീഴവേയൊരു രസികോദാര൯ 
എഴും നിജളജത്തിനാലെടുത്തു തറയില്‍ miom- 
തഴകൊട്ട തഴുകിയാനിലയില്‍ത്തന്നെ! 


ചെന്താരിണ നോവും പടിനടന്നുഴന്നഴല്‍പ്പെട്ടം 
സുന്ദരിയെംക്കൂരമ്പിന്‍ കണ്ണുടയവളെ, 

മാന്താര്‍ ശരശരവ്യമാമൊരുവ൯ കാണ്‍കവേ ചൊന്നാൻ 
“ഹന്ത! മമ സങ്കടമിന്നെന്തു ചൊല്‍വതും? 
ബന്ധുരാംഗിയിവളുടെ പരുത്ത കൊങ്കയാം മദ 
ഭന്തിയെയണയ്ക്കാനില്ലൊരിടമെയാറില്‍!” 


ചൂരുണ്ട മുടിയെച്ചുററി വണ്ടിണ്ടകളാത്തുനില്ലെ 
വിരണ്ട മദഗജത്തിലിരിക്കുമേകന്‍ 


31 വാര്‍കു ലാമുലൈ വൈത്തകണ്‍ വാങ്കിട- 
പ്പേര്‍കി ലാതു പിറങ്‌കു മുകത്തിനാ൯ 
തേര്‍കി ലാനെറി യന്തരിറ്‌ ചെന്‍െറാരു 
മൂരിമാമത യാനൈയെ മുട്ടിനാന്‍. 


ദമ ചുഴികൊള്‌ പായ്‌പരി തുള്ളവൊര്‍ തോകൈയാജള്‌ 
വഴുവി WIPE ററാളൈയൊര്‍ വള്ളറാ൯ 
എഴുവി നീള്‌പ്യയ ത്മാലെട്ട ത്തേന്തിനാന്‍ ( 
തഴുവി നിനെറാഴി യാ൯റ രൈ മേല്‌വൈയാന്‍ം 

; ന്തടര്‍ ER 


v fa. 


142 


298 


35 


36 


37 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


ഒരംഗനാമണിതന്‍െറ മിഴിനോക്കിക്കുത്തതേതെ- 
ന്നറിവാനോ കൈക്കലുള്ള കുന്തവും നോക്കി. 


തരംഗിതകുന്തളവും താമരത്താരെതിത്താളും 
കരുംകണ്ണമെഴുന്നോളോടൊരുവനോതി:- 


“OMBRO പൂണ്ുലകളും ണീള്‍വളുകളണിത്തോള- 
മിണങ്ങും നിന്നിടയെങ്ങു മറന്നുവെച്ചു?” 


നോട്ടം കൊണ്ടു മാത്രം കൊല്ലുമൊരുവാക്കും ചൊല്ലാതുള്ളോ- 
രൂററമുള്ള മങ്കയോട്ട കാമുകന്‍ ചൊന്നാൻ: 


“*ആററുനീരിലാരു ചൊല്ല കൈകള്‍കൊണ്ടു നിന്നെത്താങ്ങി- 
യേററുമെന്നു കാണാ,മപ്പോള്‍ മിണ്ടീട്ടമോ നീ?” 


തള്ളാനാവാതുള്ള ഭാരം താങ്ങിടുന്നോരൊട്ടകങ്ങള്‍ 
ചൊല്ലെഴും തളിര്‍പ്പല്ലുകളൊന്നും തിന്നാതെ 

ഉള്ളം പോലെ വായും വാടി വരണ്ടു, വേപ്പില തേടി 

ക്കള്ള മോന്തും കൂട്ടര്‍ക്കുള്ള നിലയിലായി. 166 


കഴിയ കൂരിയ വെന്‍െറാരു കാരികൈ 
വിഴിയെ നോക്കീത്തന്‍ വേലൈയു നോക്ഷിനാന്‍. 


തരങ്‌ക വാര്‍കുഴ ററാമരൈ ച്ചീറടി- 
ക്കരുങ*്‌കണ്‍ വാളുടൈ യാളൈയൊര്‍ കാളൈതാന്‍ 


ടെ പൂണ്‍മൃലൈ നീള വളെ ത്തോളിനീര്‍ 
മരുങ്‌കു ലെങ്‌കു മറന്തുവൈ ത്തീരെന്‍റാ൯. 


$002 പോലും കൊലൈക്കണി നാലന്‍റി 
മാററം പേശുകി ലാളൈയൊര്‍ മൈന്തന്‍റാന്‍ 


ററു യംകൈക ളാലെടുത്തു 


AS 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ദശരഥന്‍െറ യാത്ര 299 


38 ആരക്തമാം കണ്ണുകളുമിരുണ്ട മേനിയുമുള്ളോര്‍ 
ഭാരം കൊണ്ട കാവും താങ്ങി നടന്നാരല്ലോ 
ആരൂഡ്രമാം ദണ്ഡും പിന്നെക്കണയവും കഴുത്തിങ്കൽ- 
പ്പേറം മദയാനമയ്ക്കൊപ്പും നടന്നിതവര്‍. 


39 മത്തഗജം പിണങ്ങിയപ്പിടിയാനമേലേ തുമ്പി- 
യെത്തിക്കവേ മേലിരതുന്നിട്ടഞ്ചും മങ്കമാര്‍ 
കൈത്തലത്താല്‍ നീണ്ട കണ്ണു പൊത്തിമറയ്ക്കാനാവാതെ- | 
ചിത്തമേററം വാടിയവര്‍ തളന്നിതല്ലോ. 


ST ണം 


40 വാമമേഖലകളണി മങ്കമാരോടൊത്തുചേന്ര 
വാമനരും പിടിയാനമേലേറിവന്നാര്‍ | 
താമരത്താരൊളിത്തെളിത്തടാകത്തില്‍നിത്തീട്ടന്നൊ- 


രാമമേലേ സഞ്ചരിക്കും മണ്ഥൃകം പോലെ. 


41 ചങ്ങലക്കൂച്ചിട്ട മദഗജനിര പിന്‍തുടരെ- 
ത്തന്‍കഴലു വളച്ചോങ്ങിക്കുതിച്ചു പൊങ്ങി 
മങ്കയാളെപ്പറത്തേററിപ്പാഞ്ഞുവന്നു കുതിരയൊ- 


ന്നിന്ദ്രനൊത്തോളിവളെന്നു കരുതും പോലെ. 182 


38 അരത്ത നോക്കിന രററിരണ്‍ മേനിയര്‍ 
പരിത്ത കാവിനര്‍ പപ്പര രേകിനാര്‍ 
തിരുത്തു കൂടത്തെ ത്തിണ്‍കണൈ യത്തൊട്ടം 
എരുത്തി നേന്തിയ മാല്‌കളി റെന്നവേ. 


39 പിത്ത യാനൈ പിണങ്കി പ്പീടിയിര്‍കൈ 
വൈത്ത മേലിരു ന്തഞ്ചിയ മങ്ങ്കെമാര്‍ 
എയ്‌ത്തര്‍ട്ടക്കണു 0006 പുതൈ ത്താര്‍ക്കിരു 
കൈത്ത ലംകളിര്‍ കണ്ണട കാമൈയേ. 


40 വാമ മേകലൈ യാരിടൈ വാലതി 
agai തോയ്‌പിടി ച്ചിന്തരും പോയീ 
കാമര്‍ താമരൈ ന p) 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


300 കമ്പരാമായണം 


42 ചന്തമെഴ്ും വാര്‍കുന്തളമഴിഞ്ഞതു താങ്ങിടാതെ 
ചിന്തും മേഖലാമണികളെടുത്തിടാതെ 
സന്തോഷിച്ചോടിനാര്‍ ചില മാനിനികള്‍, യുവജനം 
“എന്‍തമ്പുരാന്‍ വില്ലൊടിച്ചെ'ന്നാര്‍ത്തു കൂകവേ. 


43 കടുമദകരിയെയ്ും കാമിനിമാരെയുമഞ്ചി 
നടുക്കം പൂണ്ടന്തണന്മാരനേകമപ്പോള്‍ 
കുടകളും കുണ്ഡികകള്‍ കൈയ്യിലേന്തി,യേന്തിയേന്തി 
MSM നാസികാഗ്രത്തില്‍ കൈവിരല്‍ ചേത്തും. 


44 കരിമുകില്‍നിറത്തോനെക്കഞ്മുന്നിലായ്‌ നേരേ കണ്ട- 
പ്ൃരിമളമിളദ്വേണീരമണീകുലം 
: പരിരവമൊട്ട ചൊന്നാർ: * “നീയേ നേരേ വന്നോ? വെക്ക- 
മിരിക്കുകിത്തേരി””ലെന്നു കരങ്ങള്‍ Mål. 


45 തേരൊലിയും കരിതുരഗാദി ഗളഗളന്നാദം 
ഭേരീരവമിവയെങ്ങും മുഴങ്ങീടുമ്പോള്‍ | 
ആരുമാരമുരയ്തുവതാരുമാരും കേള്‍ക്കാതായി_ 
ത്തീരുമാനമവരെല്ലാമുമകളായി. 19 


42 ചന്ത വാര്‍കഴല്‌ ചോര്‍പവൈ OIHANE 


ചിന്തു മേകലൈ ചിന്തൈയും ചെയ്‌കലാര്‍, 
എന്തെ വില്ലിറു ത്താനെനു മിന്‍ചൊലൈ 
മൈന്തര്‍ പേശ മനംകളി ത്തോട്ടവാര്‍. 


കുടൈയര്‍ കണ്ടികൈ തൂക്കിനര്‍ കുന്തിയ 

നടൈയര്‍ നാശി പൂതൈത്തകൈ നാററലര്‍ 

കടക ളിറൈറയും കാരികൈ യാരെയ്യും 
 അടൈയ വഞ്ചിയ വന്തണര്‍ മുന്തിനാര്‍ 


enaos യാവരു 
ര്‍ന്തീല രൂമരി emai 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ദശരഥന്‍റ യാത്ര 301 


46 നേരിയ പട്ടിഴത്തുകിലണിഞ്ഞും വണ്ടിണ്ടയൊലി- 
ചേരും കരിക്കൂന്തലണിമാനീനീകലം 


നൂപുരത്തിനുള്ളിലുള്ള മുത്തുമണി ചിലമ്പുമ്മാ- 
റാവഴി നടന്നൂ കിളിയാക്കും പൊയ്ത്കപോല്‍. 


47 പാലാഴി മങ്കയോടൊത്ത ലോലാംഗികളതിലോല- | 
ലോലമാം നിചോളം വഴിയയച്ച കണ്‍കള്‍ | 
ചേലായ്‌ക്കണ്ട കാമുകാക്ഷിയാത്തു പോയി മദനിരിന്‍ 
ചോലകണ്ടു വണ്ടിന്‍കൂട്ടം മുരണ്ടു നീളേ. 


48 കാമുകര്‍ക്കുള്ളയിര തുളപ്പെടുത്തുന്ന കരുവിയാം 
കാളിമകലന്ന കണ്ണിന്‍മുനടയഴുന്നോര്‍ 
കാലിലണിഞ്ഞുള്ള നല്ല ചിലങ്കകള്‍ സപ്തയസ്വര- 
മേളിതമാം ഗാനധാരയ്യയത്തിയെങ്ങും. 
കാര്‍മുകിലിന്‍ നിര തട്ടംപോലെ പൊങ്ങും വാജിഹേഷ | 
കാമൃമാകും പക്കമേളമതിന്നു നല്ലി. 


49 മണ്ണിനും പുളകമേകി നടന്നിടും മാനിനിമാര്‍- F 
കണ്ണിണകള്‍ കണ്ടു ചില കാമുകരോതി 
““കഞ്ജസൂനത്തിങ്കൽ കളിയാടീടുന്നു വണ്ടിണ്ടകള്‍”” 
കാമനതുകേള്‍ക്കേ കരള്‍ തുടിച്ചീടുന്നു. 


216 


46 നട*ചി ലംപി വനൈന്തന നുണ്ടുകില്‌ 
കടഴചി ലംപു കരുംകുഴ ലാര്‍ക്ുഴു : 
ഉട്‌ചി Blood ചിലമ്പ വൊതുങ്കലാല്‌ 
പൃട്‌ചി ലമ്പിട്ട പൊയ്‌ കൈയും പോന്‍റതേ 


47 തെണ്ടി രൈപ്പര വൈത്തിരു വന്നവര്‍ 
നണ്ടി രൈപ്പുര നോക്കിയ നോക്കിനൈ 
ക്കണ്ടി രൈപ്പന വാട ud കണ്‍കളി 
വണ്ടി രൈപ്പന യാനൈ മതംകളേ 


48 ഉഴൈക ലിത്തന വെന്ന വുയിര്‍ത്തുണൈ 
നുഴൈക ലീക്കരും കണ്ണിയര്‍ Majo 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


302 കമ്പരാമായണം 


50 നണ്ടവാനുമരുതാത്തവണ്ണമതിലോലമദ്ധ്യം 
മിന്നിട്ടം പവിഴച്ചുണ്ടും തേന്‍കനിച്ചൊല്ലും 
എണ്ണമിവയൊത്തതാകും പെണ്ണുങ്ങള്‍ തന്‍ കൊങ്ക തൂകും 
ചുണ്ണമെങ്ങും പൊങ്ങി പൊടിപടലമൊപ്പം. 


51 ചിത്രതരരഥമേറിപ്പുരുഷരും മങ്കമാരു- 
മെത്രയെന്നൂഹിക്ക വയ്യാതത്രന്ത്ു മാത്രം 
ഇത്തരത്തിലാത്തുകൊണ്ടു നിരത്തുകള്‍ തകത്തെത്തി 
യാത്രയേവം തുടന്നിതു വൈദേഹമെത്താന്‍. 


52 കടിവാളം കൊണ്ടതാകും കുതിരയും തേരും കാലാള്‍ 
| പ്പടയുമുതിത്ത പൊടിപടലം പൊങ്ങി 
പൊടിയും നീത്തുള്ളി ചാടും കാറിന്‍തുളകളും, മദം 
പൊടിയും ഭിക്കരികടദ്വാരവും മൂടി. 


$ 53 പരിചയെടുത്ത കൈയ്യില്‍ പരിചൊടു വാളമേന്തി_ 
es പ്പരിമുദുകരതളിര പിടിച്ചുകൊണ്ടും 
പാദസരം പൂണ്ട പല്ലവാംഗികളെ മദജല- 
വപൂരിതമാം പാത വഴി നയിച്ചുമെല്ലെ. 232 


എണ്ണ മാത്തീര മുമ്മരി താമിടൈ 

വണ്ണ മാത്തുവര്‍ വായ്‌ക്കനി വായ്‌ച്ചിയര്‍ 
തിണ്ണ മാത്യൊളിര്‍ ചെവ്വിള നീരിഴി 
കുണ്ണ മാര്‍ത്തന തുളിയു മാര്‍ത്തവേ. 


ചിത്ത രത്തടം തേര്‍മൈന്തര്‍ മങ്ങകെയര്‍ 
ഉയ്‌ത്തു രൈപ്പ നിനൈപ്പ വുലപ്പിലര്‍ 
ഇത്തി റത്തിന രെത്തനൈ യോപലര്‍ 
മൊയ്‌ത്തി രൈത്തു വഴിക്കൊണ്ടു മുന്നിനാര്‍. 


കുശൈയുറു പരിയും തേരും വീരരും avai യെങ്കം 


ശെയൊട്ടം HGH പ്പൊങ്കി വീങ്കിയ തുളി വിമ്മി 
ളിയി ൯റാരൈ 


തൊളൈ യടൈത്ത മേകം 
2888 ചെമ്മിററന്‍േറ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ദശര്ഥന്‍െറ യാത്ര 303 


54 പൊയ്തയില്ലം വയലിലും നിര്‍നിറഞ്ഞ ചിറകളില്‍ 
നെയസ്തലാന്പല്‍ നിറന്നുള്ള ചെന്താമരകള്‍ 

l കൈയ്ക്കള്‍ മുഖം ചുണ്ടും കണ്ണും കാണിക്കവേ കാമിനിമാര്‍ 
“കൊയ്ത്കതരി 'കെന്നുകെഞ്ചി കണവരോടായ്‌ . 


i 

| 55 ചന്തമെഴും കുതിരമേല്‍ നിന്നിറങ്ങും കാന്താംഗികള്‍ R 
കുന്തളമഴികെ, രത്തഹാരങ്ങള്‍ വീഴ്‌കെ, 
ബന്ധുരദുകൂലം മാത്രം കൈത്തളിരാല്‍ത്താങ്ങിയോടി 
ദന്തികളെക്കണ്ടുഴന്ന മയില്‍ക്കുലം പോല്‍. 


56 കുടയൊടുട കരികളും പീലിത്തഴക്കൊടികളു- 
മിടയ്ക്കിടെക്കലന്നെങ്ങുമിരുള്‍ പരത്തി 
പടവാളും മുടിയണിയിവവെയിലെങ്ങും വീശി- 
യിടമെങ്ങുമിരവായിപ്പകല്യമായി. 


57 മുരുക്കിന്‍പൂച്ചുണ്ടും മുത്തുപോലാം പല്ലും പുഞ്ചിരിയു- 
മൊരുക്കിയ മുഖാംബൂജം തൊടുത്ത വാളാല്‍ 
ഞെരുക്കത്തെപ്പിളത്തിടുംം നിങ്ങള്‍ നീങ്ങി,നെന്നു കേട്ടോ 
തെരുക്കെന്നാണുങ്ങള്‍ വഴിയൊഴിഞ്ഞുമാറി. 248 


54 ചെയ്‌കളിന്‍ agul നന്നീര്‍ ച്ചിറൈകളി നിറൈയ പ്പൂത്ത 
നെയ്‌തലും AAD AA നെകിഴ്‌ന്തചെ ങ്കമല പ്പോതും 
കയ്‌കളും മുകമും വായും കണ്‍കളും കാട്ട ക്കണ്ടു 
കൊയ്‌തിവൈ തരുതിരെന്‍റു കൊഴ്ചനരൈ ത്തൊഴുകിന്‍റാരാല്‌. 


ടട പന്തീയം പുരവി നീന്‍റും പാരിടൈ യീഴിന്തോര്‍ വാശ- 
ക്കുന്തള പാരം ചോര ക്കലമണി ക്കലന്‍കഠം ചിന്ത- 
ച്ചന്തനുണ്ടുകിലും വഴ ത്തളിര്‍ക്കൈയാ ലണൈത്തു ച്ചാര 
വന്തതു വേഴമെന്ന മയിലെന MIWA പോവാര്‍. 

56 കുടൈയൊട്ട കുളിറും തൊങ്കര്‍ കഴാങ്കളും കൊടിയിന്‍ ക 

ഇടൈയിടൈ മയങ്കി യെങ്കം 22181490 ന്തീരു 

പ്പടൈകള മുടിയ്യം പണും ചടര്‍വെയില) ലര 


ഇടൈയൊരു കണക്കി നുള്ളേ woa 


ല പ്പോവാര്‍, 


304 


58 


59 


i 60 


61 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


നീങ്ങീട്ടവാനരുതാത്ത വഴിയിലാള്‍ക്കൂട്ടം തിങ്ങി- 
നീളെപ്പൊട്ടിയററമുത്തുമണികള്‍ തട്ടി 
നീരജാക്ഷിമാരണിഞ്ഞ നൂപുരം ചിലമ്പിത്തളിര്‍ 
നേരാം പാദം നൊന്തുനൊന്തു കുഴഞ്ഞുനിന്നൂ. 


കൊട്ടും വാദ്യമിടിവെട്ടുപോലെ പൊന്തി വണ്ടികളില്‍ 
കെട്ടിയ കാളകളെങ്ങും വിരണ്ടോടവേ 
മട്ടോല്‍മൊഴിമാരെല്ലാരുമരയന്നപ്പിടയെന്ന- 

മട്ടിലതു കണ്ടു പേടിച്ചൊഴിഞ്ഞിടവേ 

കെട്ടിവെച്ച ഭാരം പാശമറേറാരോന്നു വിഴ്‌ കെ,ബന്ധം 
വിട്ട യോഗിയ്തൊപ്പമവ തൂഷ്ടികൊള്‍കയായ്‌ . 


കാററി൯വേഗമുള്ളതായ വില്ലണ്ടകളാനക്കാര- 
രെററിയിടും, കച്ചയണിക്കൊങ്കകള്‍ക്കൊപ്പം 
നെററിത്തടങ്ങളും കൊമ്പും കാട്ടിനിന്നു ഗജവീരര്‍ 
നീററില്‍, പ്പാലാഴിയില്‍ പ്പൊങ്ങുമൈരാവതംപോല്‍ം 


കരിംകൂന്തല്‍, കൂര്‍വാള്‍ക്കണ്ണും, തൊണ്ടിപ്പഴച്ചുണ്ടുള്ളൊരു 
കമനിമാരൊത്തു വീണാവാദകഗണം 264 


58 നിന്തീരു നെറിയി നുറര നെരുക്കിനാര്‍ ചുരുക്കു ണ്ടററു_ 
ക്കാന്തിന മണിയു മുത്തും ചിന്തിന കലാപം ചൂഴ്‌ന്ത 
പാന്തളി നലക ലാര്‍തം പരിപുരം പുലമ്പ പ്പൈമ്പോര്‍ 
പൂന്തളി രുറൈപ്പ മാഴ്‌കി പ്പോക്കരി തെന്ന നീര്‍പാര്‍. 


59 കൊററ നല്ലീയം കളെങ്കും ഒ മാണ്ടലിററുവൈപ്പപ്പണ്ടി_ 
_ AYIA omo 238310 പേതൈയര്‍ വെരുവി mile 
_ മുററുറു പരങ്ക ളെല്ലാ മുറൈ മുറൈ പാശത്തോട്ടം 
പറററ വീശീ യേകി യോകിയിര്‍ aoin mdm 


യാനൈ യെന്ന 
മു 


| CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ദശരഥെര യാത്ര 305 


കുതിരമേലേറിക്കാതിലമൃതു ചൊരിയും രംഗ- 
ലഹരിപെയ്ത കിന്നരമിഥുനം പോലെ. 


62 അങ്കശമോങ്ങവേയഞ്ചി,യരുവിചൊരിയും മല- 
യങ്ങെഴന്നപോലെയാന വിരണ്ടുപാഞ്ഞു 
തിങ്ങിട്ടം ജനങ്ങളോടിം വരിവണ്ടിന്‍നിര മദം 
വിങ്ങിപ്പൊട്ടും പിടികള്‍ക്കു പിന്നാലെകൂടി 
അംഗനമാരുടെ സുരഭിലതര കൈശികത്തില്‍.--- 
ത്തങ്ങിട്ടവാന്‍ കൊതിപൂണ്ടു പറന്നിതല്ലോ. 


63 അറയും പറകളൊലിയുറയവേ,യാനതേരു- 
മുറയും കുതിര കാലാള്‍പ്പുടകളോടെ 
കറയാന്ന വേലി കണ്ണാള്‍കളുമവര്‍കമനരും 
നിറമതിപൊന്തിട്ടമ്പോൽ, കടല്ലപോലെ, 
നിറയവേ നിരത്തെങ്ങും ദശരഥമനോരഥം 
നിറയ്ക്കും പ്രണയിനികള്‍ പുറപ്പാടായി. 


64 സഖികളായിരം.ചൂഴെ, മണിമയശിബികയില്‍ 
| സുരസുന്ദരിമാര്‍ ലജ്ജാവിവശരാകെ, 
| അഴകുററ കമലങ്ങള്‍ വിരിഞ്ഞ പൊയ്ക്കയിലന്ന- 
ക്കൊടിയെന്ന പോലെ മിന്നീ കേകയപുത്രി. 282 


നിറൈ ചെവി പ്പെയ“വ തെന്ന നൈവള വമുത പ്പാടല്‌ 
മുറൈമുറൈ പകര്‍ന്തു പോനാര്‍ കിന്നര മിതുന മൊപ്പാര, 


62 അരുവി പെയ്‌ വരൈയിര്‍ പൊങ്കി യങ്കശ mialo വെങ്കം 
ഇരിയലീര്‍ ചനങ്കറം ചീത്തുമിളംകളി ച്ചിറുകണ്‍യാനൈ 
വരിചിറൈ ത്തുമ്പി വേറോര്‍ വാര്‍മതം തോയ്‌ന്തു മാതര്‍ 
പൃരികുഴറ്‌ പാടിയ വേററിന്‍ പിടിയൊട്ടം തൊടര്‍ന്തു ചെല്‌പ 


63 നിറൈമതി ത്തോററം കണ്ട നീ നെട്ടം കടലിതെന്ന 
അറൈപറൈ തുവൈപ്പ GOOG മാനൈയ്യ മാടന്‍മാ 


ലാ 
9 വാ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


306 കമ്പരാമായണ 


65 കാരണ കൂടാതെ കനല്‍കാളും കണ്ണുടയോ൪, കൈയ്യില്‍ 
വൂരലുളേളാ, രടിതൊടും കഞ്ചുകമുള്ളോര്‍, 
താരണിക്കുതിര മേലും താഴെയുമായ്‌ ക്കാവലാണ്ടാര്‍, 
താരിൽത്തന്വിയൊത്തവരെംയഞ്ചും ചൊല്ലാണ്ടോര്‍. 


66 അരിയ കിങ്കിണിയണിക്കോവേറിന്‍മുതുകേറിക്കൊ- 
ണ്ടരുവയറീരായിരമരികില്‍ ച്ചൂഴ്‌കെ 
കരിമുകി ല്‍ക്കുള്ളില്‍ മിന്നല്‍പ്പിണര്‍പോലെയെഴുന്നെള്ളീ 
കരിനീലപ്പല്ലക്കൊന്നില്‍ സുമിത്രാദേവി. 


67 ചെന്തളിര്‍ക്കരത്തില്‍ മയിലന്നപ്പേട,കിളി,പാവ, 
പൊത്തും വെഞ്ചാമരമിവയഴകില്‍ത്താങ്ങി 
സുന്ദരിമാരില്ല വേറെയെന്നതാക്കും തോന്നുംമട്ടില്‍ 
തന്നരികില്‍ നടകൊണ്ടൂ ദാസിമാരെല്ലാം. 


| R 68 amm തിരണ്ടുള്ള ദന്തപംക്തിയും ചെന്തൊണ്ടിവായും 
വെണ്ബതിയെ വെല്ലും മുഖകാന്തിയുമെഴ്ും 

കോസലേശസുത, രാമചന്ദ്രജനനിയാളേറീ 

കോമളരത്നഖ ചിത ശിബികതന്നില്‍ 298 | 


കാരണ മിന്‍റി യേയും കനലെഴ വീഴിക്കും HES 
വീരവേ ത്തീരത്താര്‍ താഴത്തു വിരന്തകം ചുകത്തു മെയ്യാര്‍ 
താരണി പുരവി മേലാര്‍ തലത്തുളാര്‍ ചലിത്ത ചൊല്ലാര്‍ 
ആരണം കനൈയ മാത രടിമുറൈ കാത്തു പ്പോനാര്‍. 


വിരിമണി ത്താര്‍ക൦ം പൂണ്ട വേശരി വെരീന1 റേരാന്‍റും 
അരിമലര്‍ ത്തടങ്ക ണല്ലാരായിര ത്തിരട്ടി കൂ. 

ക്കരുമണി ച്ചിവികൈ ത൯മേര്‍ കൊണ്ടലിന്‍ മിന്നിതെന്ന 
ഇരുവരൈ gew നങ്കെ യാഴിശൈ മുരല പ്പോനാര്‍. 


ങ്കെയിന്‍ മഞ്ഞ യന്ന 


y 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ദശരഥന്‍െറ യാത്ര 307 


69 


70 


71 


വന്ദിജനഗീതമെങ്ങും മുഴങ്ങവേ,യനിമേഷ- 
വൃന്ദം വന്നു വണങ്ങവേ തുടര്‍ന്നു യാത്ര. 


കൂനന്മാരും കള്ളന്മാരും തോഴികളുമേറും വെള്ള- 
ത്തുനിറക്കുതിരയന്നം പോലേറെമിന്നി 
തേനില്‍ക്കൊതികൊള്ളും പലവണ്ടിന്‍കൂട്ടം പററിനിന്ന 
പൃനിറഞ്ഞ കൂന്തല്‍ക്കെട്ടിന്നഴകു കാട്ടി 

ആ നിലത്തുകൂടെ മന്ദം നടക്കവേ കണ്ടു പിടി- 
യാനകള്‍ക്കുള്ളഴകുററ യാനങ്ങളാരും. 


മുത്തും പവഴങ്ങള്‍ നല്ല മരകതരതങ്ങളും 
മെത്തും കാന്തികലത്തിയ വാഹനങ്ങളില്‍ 
തത്തും കൊങ്കത്തടമുള്ളോരറുപതിനായിരംപേര്‍ 
ചിത്രപ്രതിമകള്‍ പോലെ വിലസിയപ്പോള്‍. 


ചെവിവഴി വേദാമൃതമുള്‍ക്കൊണ്ടവര്‍ ദേവകള്‍ക്കായ്‌ 

ഹവിരാജ്യാദികള്‍ കൈയ്യാല്‍ നല്‍കിട്ടന്നവ൪ 

ഭവിയാളം സുരജനമീരായിരം ചൃഴ്‌കെ രത്൦- | 
ശിബികയില്‍ കുടക്കീഴിലെഴ്ചന്നരുളി. 

അവികല ചരിതയാമരുന്ധതി തന്‍കണവ- 

നവദാതഹംസോപരി വിധിദേവന്‍ Cad. 316 


തെള്ളരി പ്പാണ്ടി പ്പാണീച്ചെയിരിയ രിശൈത്തേന്‍ ചിന്ത 
വള്ളലൈ പ്പയന്ത നങ്കെ വാനവർ വണങ്ക പ്പോനാര്‍. 


69 കൂനൊട്ട കുറളും ചിന്തും ചിലതിയര്‍ കുഴാമും കൊണ്ട Rss 
പാനിറ പ്പുരവി യന്ന പ്പുള്ളെന പ്പാരീര്‍ ചെല്ല- P 3 p 
ത്തേനൊട്ട മിളിറും വണ്ടും തുമ്പിയും പരന്ത ചെയ്യ ; 

ചൂനിറൈ WW മാതര്‍ പുടൈപിട? നടൈയിര്‍ പോനാര്‍. 


തുപ്പിനിന്‍ മണാിയിര്‍ പൊന്നി ചുടര്‍മര കതത്തിന്‍ മുത്തില്‍ ES 
ഒപ്പറ വമൈത്ത വൈയ മോവിയം പോല മി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


308 കമ്പരാമായണം 


72 പോരാനയ്ും കുതിരയും തേരും വീരക്കഴല്‍ ചേരും 
പോരാളിനിരയുമാഴിച്ചഴും മല “പാല്‍ 
മൂന്നും പിന്നുമണിയായി നടക്കവേ വീരലക്ഷ്മി 
മിന്നും മാറുടയ രണ്ടു കുമാരകന്മാര്‍ 
കുലചിലയേന്തിയണിരഥമേറി മുനിക്കുപി൯ 
നിലപററി രാമഭദ്രസരമിത്രിമാര്‍ പോല്‍. 


73 നിതൃനിയമാദിചെയ്ത ചക്രായുധപാദം മൂര്‍ദ്ധ്‌നി 
ചേത്തു മറയോക്കു മണിത്തരങ്ങള്‍ പൊന്നും 
പ്ൃത്ഥ്വിയും ഗോക്കളുമേകിപ്പുറപ്പെട്ടാൻ Dege- 
ത്തത്തില്‍ത്തന്നെ മുത്തണിഞ്ഞ പാത്ഥിവമരലി. 


74 ഇരുവിറപ്പാന്റോരെണ്ണായിരമണിക്കലശങ്ങ- 
ളെടുത്തുമന്ത്രങ്ങളോതി പ്രോക്ഷണംച്െയ്താര്‍ 
അരിയ മേഖലപുണ്ടോരംഗനമാരൊരു കോടി 
WO 21M ICT GROOM}, യാത്ര തുടന്നാര്‍. 


75 “കണ്ടതില്ല യൂപനെന്നെക്കടാക്ഷിച്ചു ദേവനെന്നെ 
കുണ്ഡലം വീണു പോയിനിക്കാണ്മതെങ്ങനെ? 


ഉണ്ടുപോലെഴുന്നള്ളത്തു, ശംഖനാദമതിനല്ല” 
മണ്ഡലേശരേവം ചൊല്ലിനിരന്നുതിങ്ങി. പി 


72 പൊരുകളി റിവൃളി പൊറേറര്‍ പൊലംകഴര്‍ കുമരര്‍ മുന്നീര്‍ 
അരുവരൈ ചൂഴ്‌ന്ത തെന്ന വരുക മുന്‍ പിന്നും ചെല്ല - 
ത്തിരുവളര്‍ മാര്‍പര്‍ തെയ്വ ച്വീലൈയിനര്‍ തേരര്‍ 21106 
ഇരുവശം AMINI പോന വിരുവരു മെന്ന പ്പോനാര്‍. 


73 സീത്തിയ നിയമ മുററി നേമിയാന്‍ പാതം ചെന്നി 
3 വൈത്തപിന്‍ മറൈവല്ലോക്കു വരപ്പറു മണിയും പൊന്നും 
പത്തിയാ നിരൈയും പാരും പരിവുട നല്‌കി പ്പോനാന്‍ 
മുത്തണി വയിര പ്പുണാന്‍ മങ്കല മുകൂര്‍ത്ത MMI. 


a 
74 ഇരുചീറ പ്പാള രെണ്ണായിരര്‍മണി ക്കലശ മേന്തി 
 അരുമറൈ വരുക്ക മോതി യംകൈനീര്‍ തെ 


à 1 4 
൨ വന്താര്‍ കേ: ളിത്തു വാഴ്‌ത്ത 


D 1 മങ്കല മപ്പലൈ ച്ചെവ്വായ*_ 
Lo} ഖാണ്ടിശൈ പരവ പ്പോനാര്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 3 | 


ദരരഥനെര യാത്ര 309 


76 പൊന്‍കങ്കണമണിഞ്ഞവര്‍ പൊന്‍കിങ്കിണിക്കുതിരമേല്‍ 


പങ്കജങ്ങള്‍ പുത്തോരലകടലായ്‌ നില്ല, 


ത൯കരാബ്‌ജമരചക്കു കോരകിതമാകെ വേറേ 
പൊ൯കതിരോ൯പോലെ മണിത്തേരേറിപ്പോയാര്‍. 


77 നിരന്നിതാകാശമെങ്ങും വീണ്ടുമങ്ങുദിക്കുകളില്‍ 
പരന്നിതു പരസ്പരം കാണാത്തമട്ടില്‍ 
തിരികെയപ്പഴി തിരക്കടലിനെ നികത്തുവാന്‍ 
തിരിക്കയായ്‌ സ്റ്റഗരരില്‍പ്പകപുണ്ടപോല്‍. 


78 ശംഖവും കുഴലും കൊമ്പും കാഹളവുമിലത്താളം 
മംഗലഭേരിയും ചേന്നു മുഴക്കും മേളം 


ഇടിയൊലിപ്പൊലിമങ്കുമിട൪ച്ചയുണ്ടാക്കുമ്മാറു 
പൂട പുഴങ്ങവേ പംക്തിരഥ൯ രഥത്തില്‍ 
സുരനിര വാനില്‍ത്തിങ്ങിപ്പരമാത്ഭുതത്തില്‍മുങ്ങി- 


ത്തിരക്കവേ പുരത്തിങ്കൽനിന്നെഴ്നന്നെള്ളി. 
തൊങ്കൽ, കുട, തഴയിവ വെയിലിനെ മറയ്തയായ്‌ 


തിങ്കൾ കൊററക്കുട കണ്ടു തരിച്ചുനിന്നു! 


79 വേദമന്ത്രഗീതം വലംപിരിശ്ശുംഖിന്‍ മന്ദ്രനാദം 
വേദിയന്മാരരുളന്ന മംഗലാശിസ്റ്റും 


76 


78 


352 


പൊറെറാടി മകളി രൂരും പൊലന്‍കൊ ടാര്‍ 940011 വെള്ളം 
ചുററുറു കമലം പൂത്ത തൊഴുക ററിരൈയിര്‍ ചെല്ല- 

ക്കൊരറവേന്‍ AMS ചെങൈെെ പ്പജ്യ HALIM കൂമ്പ r 
മറെറാരു കതിരോ നെന്ന മണിനെട്ടം തേരിര്‍ പോനാന്‍. 


ആര്‍ത്തതു വിശുമ്പൈ മുട്ടി മീണ്ടക ന്‍റിശൈക കളങ്കം 
പോര്‍ത്ത തം കൊരുവര്‍ തമ്മൈ യൊരുവര്‍കട്‌ പുലംകൊളാമൈ-_ me 
ത്തീര്‍ത്തതു ചെറിന്ത തോടി ത്തിരൈ നെട്ടം കടലൈയെല്ലാം 
തുര്‍ത്തതു WHO രോട്ട പകൈത്തെന ane" തൂവെള്ള, 


ശങ്കമും പണൈയും കൊമ്പും താളമും ക 
മങ്കല പ ചെയ്യ പേരൊലീ മഴൈയൈ Gi 


310 


80 


81 


82 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


ആത്തെഴുന്ന മുരശൊലി, കെട്ടുകുററി പൊട്ടിച്ചോടും 
മത്തഗജവ്യൂഹത്തിന്‍െറ ഗര്‍ജ്ജനങ്ങളും 
വന്ദിജനഗീതങ്ങളമൊന്നിച്ചൊലിപൊങ്ങിപ്പരം 
ദിങ്‌മുഖങ്ങളപ്പൊഴെങ്ങും മുഴങ്ങിനിനആ. 


നോക്കിയ ദിക്കുകളെല്ലാം തന്നെ നോക്കും മുടിമുന്നര്‍ 
കൂപ്പിന കൈച്ചെന്താര്‍നിര ചന്തമായ്‌ നില്ലെ, 
തിക്കമാനകുതിരതേര്‍ കാലാള്‍പ്പട നീങ്ങീട്ടമ്പോള്‍ 
പൊക്കും പൃഴികൊണ്ടു വിണ്ണു മണ്ണലകായി. 


ആളാനകള്‍ തേര്‍കുതിര യിടകലന്നുള്ള പട 

നീളേ നീങ്ങിയെന്നാകിലുമില്ലിടം നീങ്ങാന്‍ 
നീരമുടയാടയാന്നോള്‍ തന്മുതുക ഞെളിഞ്ഞുപോയ്‌! 
പാരിന്‍ ഭാരം സൃപന്‍നിക്കിയെന്നാക്കു ചൊല്ലാം? 


മന്നനേവം പോയി രണ്ടു യോജന തുടര്‍ന്നു യാത്ര 
പൊന്നി൯മല പോലാം ചന്ദ്രശൈലത്തിലെത്തി 

മന്മഥ മാതംഗമാന്ന മാരനമ്പും കൊങ്ക ചേന്ന 

ചന്ദനവും മണക്കുന്ന സേനയ്യമെത്തി. 368 


കന്തുകൊല” കളിററി നോതൈ കടികൈയര്‍ കവിതൈ യോതൈ 
ഇന്തീര തിരുവൻ ചെല്ല വെഴുന്തന തിശൈക ളെല്ലാം. 


നോക്കിയ തിശൈക ടോറും തന്നൈയൈ നോക്കിച്ചെല്ലം 
വീക്കിയ കഴര്‍ കാല്‌ വേന്തര്‍ വിരിന്തകൈ മ്മലര്‍കഠം sy 
ത്താക്കീയ കളീറും തേരും പുരവിയ്യം പടൈഞര്‍ താളും 
ആക്കിയ gI വിണ്ണുമണ്ണുല കാക്ക പ്പോനാര്‍. 


വീരരും കളീറും തേരും പുരവീയ്യ മിടൈന്ത ചേനൈ 
പേര്‍വീട മില്ലൈ മറേറാരുലകീല്ലൈ പെയര്‍വാതക 
നീരുടൈ യാടൈ യാളും നെളിത്തനണ്‍ മുതുകൈ യെന്‍റാര്‍ 

2120 നീക്കീ MMA രൈപ്പതെ പരിശു മന്നോ. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചന്ദ്രശൈലദര്‍ശനം 


മുത്തവടങ്ങളിണങ്ങിയനംഗനെ- 
യൊത്തെതിരേററു തടാകസഖ്യം വെട്ടം 
കുത്തുമുലകളള്ളോ,രവയ്ത്രൊത്തതാം 
മത്തേഭഗണ്ഡത്തെ വിട്ടിറങ്ങിടവേ 
തത്തുമാമാറു WUER മുട്ടവേ- 
യുത്തുംഗചന്ദനദേവദാരുക്കളില്‍ 
കെട്ടിത്തളച്ചു ഗജപാലരാമദം 
പൊട്ടിവിരണ്ട ഗജേന്ദ്രരെത്തല്‍ക്ഷണം. 


നേരേ ജയിക്കാനരുതാത്ത ശത്രവെ- 
ച്ചേരുന്ന തന്ത്രവിധിയാല്‍ ജയിച്ചിട്ടം 
വീരനരപാലകാലോചന പോലെ 
വേരോടിറുത്താന്‍ ഗജമൊരുവന്മരം. 


മേദുരമുത്തുംഗശാഖാവിലസിത- 
താമ്മരുതദ്വയം മദ്ധ്യേ മുറിയവേ 


വരൈകാട്‌ ചിപ്പടലം 


ആവി വേടന വരിചിലൈ WME 
ചൂവൈ വായ്ച്ചിയര്‍ മുലൈചിലര്‍ ചയയ 
തേവ താരത്തും ചന്തിനും പൂട്ടിന ചമ 


'ക്കവട്െ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


813 കമ്പരാമായണം 


നന്നായുരുണ്ടോരുരലു വലിക്കുമാ 
നന്ദകുമാരനാം കണ്ണനെപ്പോലവേ 
പിന്നിലുരുളം തറിയോടിരുമര- 
മൊന്നിച്ചു വട്ടം മുറിച്ചുകൊണ്ടങ്ങനെ 
ഉന്നതനാമൊരു മാതംഗവീരനും 
ചെന്നിതങ്ങെങ്ങുമലഞ്ഞുററമോടഹോ. 


4 ചീററമാററീടാനിനിയ ചൊല്ലോതിടു- 
മുററവനാം ഗജപാലകന്‍ മന്ത്രിപോല്‍ 
ശാസ്ത്രോക്തമാം വിധി മെല്ലവേ ചൊല്ലുവ- 
തത്രയും തള്ളിത്തനിക്കുതോന്നും വിധം 
ഒത്തപോലേ നടന്നീടും നരപാല- 
നൊത്തുനടന്നാനൊരു മദയാനയും. 


¢ 5 മാററാനൊരാനയെക്കാണാതെ തനൂണ- 
se മേററു കാട്ടാന പായുന്ന വഴികളില്‍ 
i ഏററമിടി പോലലറിയൊരു ഗജം 
കാററുപോലോടീ DPED പിന്‍ചെല്ലവേ 


മുററുമൊരാറുപാഞ്ഞുള്ള വഴിചെന്നു 

പററിടും മറെറാരാറെന്ന പോലായിതു. 
= 6 ആളാനമാന്നുള്ള പന്തിയിലേഴിലം Pe 
പാലാനറുമണമെങ്ങും പരക്കവേ 34 


ഉരുണ്ടു കാറൊടര്‍ പിറകീട്ട തറിയൊട്ട മൊരുങ്കേ 
ഇരണ്ടു മാമര മിടൈയിറ നടന്തതോ രിയി, 


4 കതംകൊഠാ ചീററത്തെ യാററുവാ നിനീയന #901 
i PEED OD മന്തിരി യൊത്തനന്‍ umge” 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചൈന്ദ്രമൈലദര്‍ശനം 313 


ആളെയുമജംശം തോട്ടിയും തട്ടി വി- 
ട്ടാനത്തലവനൊരുവന്‍ പൊടുന്നനെ 
ആ വനം തിങ്ങിയോരേഴിലം പാലക-- 
ളാകെണ്ഞകര്‍ത്തു തരിപ്പണമാക്കിനാ൯. 


7 സിന്ധുരവീരസംഘാന്തരാ ശോഭിച്ചു 
സിന്ദൃരസുന്ദരാലംകൃതമായിടും 
ബന്ധുരമസ്തകത്തോടേ കരിണിക- 
ളന്തമററുള്ള കളഭഗണങ്ങളം 
ചന്തമെഴും വനം യൂൃഥസമേതമായ്‌; 
ചന്ദ്രശൈലം തദായൃഥാധിനാഥനായ്‌! 


œ 


ഉന്നതന്മാരോട്ടചേരില്‍ ചെറിയവ- i 


e 


i 
j 
ക്കുള്ളതാം മാഡ്യം മറഞ്ഞതു ഞായമേ. , | 
പൊന്നു പൊതിഞ്ഞോരുരുളൂ പാഞ്ഞക്കരിം | 
കല്ലിലും പൊന്തനൊള? ചേത്തിതോട്ടം രഥം. 


9 ബിംബാധരം കണ്ടു കാട്ടമയിലുക- 
ളിന്ദ്രഗോപങ്ങളെക്കമ്മിയെന്നോര്‍ത്തുതാന്‍ 
ക്രുമാം മേഖല പൂണ്ട മാന്‍കണ്ണിമാര്‍ 
തന്നണിപ്പുഞ്ചായല്‍ നോക്കിനടക്കയായ്‌ . 52 


ത്ത സ്ന സ 


ത്ത വേഴിലം പാലൈയൈ പ്പൊടിപ്പൊടിയാക_ 
ക്കാത്തി രാകളാ ററലത്തൊട്ടം തേയ്‌ത്തതോര്‍ കളിറു. 


7 അലകില്‌ യാനൈക BENAA മവററിടൈ മിടൈന്ത 
തീലക വാണുതര്‍ പിടികളും കുരുളൈയും ചെറീന്ത 
ഉലവൈ mig un osa യൊത്തവ U 
ത്തലൈവ നേയൊത്തു പ്പൊലിന്തതു ച്ചന്തിര ശൈലം 

ee 


8 തെരുണ്ട മേലവര്‍ ചീറിയവര്‍ ച്ചേ മവര്‍തം ൦ 
മാറര്‍വ രെനുമിതു വഃ റ 
മരുണ്ട പുന്‍മൈയൈ A : ര 


A 


DINUM പോല്‌വന 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


314 കമ്പരാമായണ്ണം 


10 വാജിമേല്‍നിന്നുമിറങ്ങിക്കളഹംസ- 
രാജിപ്പോല്‍ മെല്ലെ നടന്നങ്ങു മങ്കമാര്‍ 
രാജല്‍ക്കലാപാദിപുണ്ടു തരുവര- 
രാജിദയകും തണലത്തു നിന്നീടവേ 
രാജീവലോ ചനമാരവര്‍ പൂങ്കുല 
രാജിച്ച വല്ലികളെന്നപോല്‍ മിന്നിപോല്‍. 


11 തിങ്ങും ദളമാന്ന താമരയെന്നോര്‍ത്തു 
ചെങ്ങും മുഖത്തിലും ചേവടിത്താരിലും 
തങ്ങി വണ്ടിണ്ടകളാക്കവേ യാത്രയി- 
ലങ്ങുതളന്നറങ്ങിടിനാര്‍ മങ്കമാര്‍. 
അങ്ങവര്‍മേനി പളുങ്കൊളിപ്പാറയി- 
ലെങ്ങും നിഴലിച്ചുകണ്ടു വിരണ്ടുട൯ 
എങ്ങങ്ങുറങ്ങുന്നുവെന്നോര്‍ത്തു തപ്പിനാ- 
രെങ്ങുമവരെസ്സശംകം സഖീജനംം 


Maj 12 മിന്നലണിക്കാറു വന്നു പടിഞ്ഞപപോല്‍ 
| സുന്ദരിമാരെച്ചുമന്ന കരിണികള്‍ 
അന്നിലത്തെത്തവേ മഞ്ജിരശിഞ്ജിതം 
; ചിന്നിയ മംകമാ൪, പുമാതിനൊത്തവര്‍ 
മിന്നും ശിബിരമകം പുകുവാ൯ സ്വയം 
മന്ദമിറങ്ങിനടന്നു തന്വപംഗികള്‍. 72 


ഉയ്‌ക്കും വാചിക ളീഴിന്തിള വന്നത്തി നൊതുങ്കി 
മെയ്‌ക്ക ലാപമും കഴൈകളു മിഴൈകളും വിളങ്ക- 
ത്തൊക്ക മെന്മര നിഴല്‌ പട ത്തുവ൯റിയ ചൂഴല്‌ 
പുക്ക മരങ്കെയര്‍ പൂത്തകൊം പാമെന പ്പൊലന്താര്‍ 


പരിപ age 


We Ran Ae നത | 


OP + 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചന്ദ്രശൈലദര്‍മനം 315 


13 തീററി കൊട്ടത്തു പലപല ദേശത്തു 


14 


15 


പൊററിത്തുരുഷ്ണര്‍ വളത്തിവന്നുള്ളതായ്‌ 
മാററിയന്നുള്ളോരണികള്‍ പൂണ്ടുള്ളതാ- 
യൂററം കലന്നു ഹേഷാരവം കൊണ്ടിട്ടം 
കൂററന്‍കുതിരപ്പടയെ, യീമന്നിനു 

പററും നവരത്തഹാരമതെന്നപോല്‍ 
അററമില്ലാതെയപ്പന്തി നിരക്കവേ 

കുററി നാട്ടിക്കെട്ടിനിര്‍ത്തിയനന്തരം. 


നീരലപോലെ നിരന്നു ശിബിരങ്ങള്‍ഃ 
നീരാഴിതന്‍നിര പോലാപണങ്ങളും 
നീരദവ്രാതസമം ദ്വിരദങ്ങളും; 
മാരുതതുല്യം തുരംഗമരാജിയും, 


ആടും മയിലിന്‍ നടയുടയോര്‍ ഭയ_ 
amago മറിമാന്‍ മിഴിയുടയോര്‍കളും 
ഈട്ടററ കൂര്‍ത്തവേലേന്തിയ വീരരും। 
പാട്ടപെട്ടങ്ങിങ്ങു ചുററിത്തിരിയവേ 
ആട്ടം കൊടി മുരജാദി ഘോഷം വളര്‍- 
ന്നീട്മരചശിബിരമറികയായ്‌. 


DIBA മുന്തിയെനൈ യോ നകര്‍ കൊണര്‍ന്ത 
Dagpo BIIN തുരുക്കര്‍തര വന്ത 

മണ്‍മകടന്‍ മാര്‍പിനണി വന്ന ചര മെന്ന 
പണ്ണിയല്‌ uva jola o പന്തിയി നിരൈത്താര്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


316 കമ്പരാമായണം 


16 പൊങ്ങും പൊടിയുടലിന്നൊളി മൂടിയ”. 
തങ്ങു നറും പാല്‍നുരയണിപ്പട്ടിനാല്‍ 
തങ്ങള്‍ക്കെഴും തരുണന്മാര്‍ തുടയ്ക്കുവേ 
തിങ്ങും തിരളൊളികൊള്‍കയായ്‌ മങ്കമാര്‍. 
മങ്ങിയ ചിത്രം മിഴിവു വരുത്തവേ 
വിങ്ങിയഴക വഴിയും കണക്കവര്‍൪. 


17 ഉന്നതാധിതൃകചേരും ഗിരിക്കുമേല്‍ 
നിന്നിറങ്ങി വരും കേസരി വീരര്‍പപോല്‍ 
മന്നവരാനപ്പുറത്തുനിന്നും മന്ദ- 
മന്ദമിഠങ്ങി വെഞ്ചാമരം പൊന്തവേ. 
അന്നിലത്തങ്ങു വരിവരിയായ്‌ വെണ്മ- 
ചിന്നിയ കൂടാരമുള്‍പ്പുക്കു മേവിനാര്‍. 


a. 18 വെണ്‍നിറപ്പട്ടണിക്കൂടാരമേറിന 
പെഞ്ചണിമാരുടെ ചാരുസ്തിതാനനം 

വെണ്മകില്‍ വാനില്‍ത്തെളിഞ്ഞു വിളങ്ങിന 
വെണ്‍മതിയാഴിയില്‍ ബിംബിച്ച പോലെയായ്‌ . 


m 19 മണ്ണില്‍പ്പുതഞ്ഞുവാനത്തെ മുട്ടും പടി 
: തിണ്ണആെന്നെഴുന്നേറെറാരു മത്തവാരണം 108 


മീതിക്കനിമീര്‍ തുളിയിന്‍ വിളക്കമറു മെയ്യൈ 
ച്ചുതൈക്കണുരെ യൈപ്പൊരുവു തുശുകൊട്ട Qw* wow”. 
ഉതീര്‍ത്തന രിളംകുമര രോവിയരി നോവം 

പുതൃക്കിന രെനത്തരുണ മകൈയര്‍ പൊലിന്താര്‍ 


താളയര്‍ കടക്കിരി യിഴന്തുതരൈ ചേരും 
golow നക്കരികട കൊററവ രിഴിന്തിര്‍ 
ളെ വിരി യൊത്തുലവു ചാമരൈ പടപ്പോയ്‌ 


പാരുന്തവര 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചന്ദ്രശൈലദര്‍ശനം 317 


തന്തേൽപ്പകുതിയീല്‍നിന്നു വെണ്‍പുഴിയെ- 
ത്താനേ തുടച്ചവരുവതു കാണ്‍കിലോ 
തന്‍വലത്തായി മുക്കണ്ണനോടും ചേര്‍ന്നു 
താര്‍മകൾക്കന്‍പുററ കണ്ണനായ്‌ത്തോന്നിടും. 


20 തീയവരോട്ട കലര്‍ന്ന പിന്‍പായവര്‍ 
തീയവരെന്നുണര്‍വുററു നല്ല,ള്ളവ൪ 
തീരെയവരെ വെടിയുന്നപോലശ്വ- 
മാരേണു തട്ടി യെറിഞ്ഞു പൊടുന്നനെ. 


21 മുപ്പിരിപ്പാശമറുത്താന്തരാജ്ഞയാല്‍ 
തല്‍പ്രേഷ്ഠസത്യമാസ്ഥാനമറികയാല്‍ 
അപ്പാരലാകികതത്ത്വജ്ഞനാം യോഗ. 
തൽപരനെന്നപോലശ്വസമുച്ചയം, 
അല്ലേതരവേഗമെത്തി വീണ്ടും പൂവ്വ- 
കല്ലിതസ്ഥാനത്തിലത്യന്തശാന്തമായ്‌! 


2൭ വാനില്‍ നിന്നുന്ന തൂുമഞ്ഞൊത്തവെണ്‍തുകി- 
ലാടവേ മങ്കമാര്‍ തന്‍കരിങ്കണ്ണുകള്‍ 
ഓരോ കുടീരത്തിലും മിന്നി,വെണ്‍തിര- 
മാലയില്‍തത്തും കയല്‍മിന്‍നിരകളായ്‌ 


ഉണ്ണിര നറും പൊടിയെ വീശിയൊരു പാകം 
വെണ്ണിറ നര്‍ംപൊടി പുനൈന്തമത വേഴം 


20 തീയവരോ ടൊന്‍റിയ തിറത്തരു നലത്തോര്‍ 
ആയവരെ യന്നിലൈ യറിന്തനര്‍ തുറന്താങ്കു 
ഏയവരു നൂണ്‍പൊടി പീടിന്തുട നെഴുന്തൊണ്‍ 

പരി വിരൈന്തുതറി minom പരന്തേ 04, 


പായ 


മുമ്മൈപുരി വന്‍കയിറു കൊയ്‌ ഉ 
രെ കണ്ടു വ 
PE Las 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


318 കമ്പരാമമയണം 


2:3 ഇല്ലാത്തകാലത്തുമാഴമായ്‌ത്തോണ്ടുകില്‍ 
നല്ലനീര്‍ നല്‍കിടും നല്ലാറു പാക്കുകില്‍ 
ഇല്ലാത്ത കാലത്തുമാക്കമുതവികള്‍ 
നല്ലപോല്‍ നല്‍കുമുദാരവദാന്യനാം. 


24 ഒടു തഴച്ചവളന്ന തലമുടി- 
യാട്ടി, യെരിതീ ചുഴന്ന വാര്‍മിന്നല്‍പോൽ 
ത്വിട്ടെഴും രത്നഹാരാദി മിന്നുന്ന മാര്‍. 
തട്ടുള്ള പുരുഷര്‍, പൂമണം വാര്‍ന്നതായ്‌ 
കെട്ടിയ കൂടാരമുൾപ്പുകി മാമല. 
ത്തട്ടില്‍ ഗുഹകളിതസ്റ്ിംഹങ്ങളെന്നപോല്‍. 


24 കൂത്തതാം വേലുമെകിറുമൊത്തുള്ളൊരാ 
മസ്തകരോമങ്ങള്‍ സിന്ദൂരമാര്‍ന്നതായ” 
$ മത്തഗജങ്ങളുന്യോന്യം കലന്നങ്ങു 
കുത്തിക്കലക്കും തടാകങ്ങള്‍ കാണ്‍കിലോ 
ധൂര്‍ത്തരായുള്ള മധുകൈടഭാസുര- 
രൊത്തുകലക്കും കരിംകടലെന്നപോല്‍.ം 


a 26 ഒക്കും നെറിയുരപ്പോര്‍കുറി കൊള്ളാതെ 
| പക്കമിയ,ന്നയലാരലയ്ക്കുന്നതും 144 


വെള്ളനെട്ട വാരിയുറ വീശീയില വേനും 

കിള്ള വെഴു HIMNO പുനല്‌ കേളിരിന്‍ വീരുമ്പി- 
ത്തെള്ളു. പുന ലാറുചിറി തേയുതവു കിന്‍റ 
ഉള്ളതു മാറാതുതവ വള്ളലൈയ്ു മൊത്ത. 


: Te പങ്കിക ടുളക്കിയഴ ലോട്ടം 


26 


ചന്ദ്രശൈലദര്‍ശനം 319 
| 
| 
| 


27 


29 


27 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ലക്ഷ്യമാക്കാതെ മദകരി വേശൃതന്‍ 
ലാക്കിലാപ്പെട്ടോന്‍ കണക്കു നീരാടിനാന്‍. 


പൂന്തുകില്‍ ചാര്‍ത്തുന്ന മങ്കമാരോടൊത്തു 
പൂരുഷര്‍ ഞെങ്ങിപ്പുകലോന്‍ പകന്ത്കുവേ 
പുഷ്ടാഗ്നിയിങ്കലകില്‍ത്തടി കത്തിച്ചു 
പുരിതമാക്കീ പുകയെങ്ങു, മങ്ങനെ 
വുവ്വപുരിയെന്നപോലതിടിനാദ- 
പുവ്യമല്ലാത്ത മുകില്‍ മുട്ടമാഴിയായ്‌. 


മാനുഷസഞ്ചാരമില്ലാതിരിക്കുമാ- 

മാമലമേലേ വസിച്ച വിദ്യാധരര്‍ 

മാനാധികമാമനീകിനി കണ്ടൊട്ടു 

മാനിച്ചു തങ്ങളെക്കൂടി മറക്കയായ്‌ 

മാനവമാനിനിമാരുടെ മാധ്യര്യ- 

മാമനോജ്ഞാംഗരില്‍ വിസ്മയം ചേര്‍ത്തിതു i 
മാനത്തുനിന്നുമാവാനവലോകമി- 

മാതിരി താഴെയിറങ്ങിയെന്നോര്‍ത്തുപോയ്‌! 


മുന്നേയുറക്കമുണന്നവര്‍, കാന്തരോ- 
ട്ടന്നിക്കലഹിച്ചുപോന്ന നതാംഗികള്‍ 

നന്നേ മധുരം കുയിലോട്ട സല്ലപി- 
ച്ചുന്നിദ്രനൂപുരക്വാണമുണര്‍ത്തിയും 164 


മൈക്കരി മതത്ത വിലൈമാതര്‍ കലൈയല്‌കര്‍ 
പുക്കവരൈ യൊത്തന പുനര്‍ചിറൈക ളോ 


തുകിലിടൈ മടന്തൈയരൊ ടാടവര്‍ MUON- 
പൃകലിടൈയ വട്ടിലിന്‍ മട്ടത്തെരി പരപ്പും 
അകിലുകൊ ഴുംപൃകൈ യഴുങ്കലിന്‍ മുഴങ്കാ 

മുകില്‌ പട്ട നെട്ടാകടലെ യൊത്തുളത മ്മൂ 


HABA പൊരുപ്പി൯ വാഴും 
തമരൈയു മറിയാര്‍ MIVA 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


320 കമ്പരാമായണം 


പൊന്നണിയെങ്ങും പരത്തി വെയിലൊളി 
നന്നായ്‌ ത്തുരത്തിയും ചോലകള്‍ തോറുമേ 
സുന്ദരമായൂുരിലാരുടെ മോഹന- 
മന്ഥരസഞ്ചാര ചാതുരി കാട്ടിനാ൪. 


30 അപ്പാദനൂപൂരമാര്‍പ്പ വിളിക്കവേ 
ഷട്‌ പദമാല കോലാഹലം കൊള്ളവേ 
പക്കത്തിലുല്‍ക്കടഖഡ്‌ഗം തിളങ്ങവേ 

നല്‍ക്കടകോജ്വലകാന്തി മിന്നീടവേ 

‘ ഉദ്യത്‌ഭൂജോന്നതമാം ഗിരികൂടങ്ങള്‍ 
ഉദ്ധതം ചൂഴവേയുററുനോക്കിത്തദാ 
അദ്ധാ നടന്നു സിംഹേന്ദ്രപരാക്രമ- 
രദ്യാമയാവ്വനാരൂഡ്ധഭടജനം. 


31 സേനകള്‍ ചുഴമച്ചന്ദ്രശൈലം HS. 
4 ലേഴും വളഞ്ഞ മഹാമേരുവായ്‌ മിന്നി 
മാനവവീരരും മങ്കമാരും YU- 
മന്നരും ബന്ധുമിത്രാദിസമേതമായ്‌ 
ആ മഞ്ജുശൈലത്തെ ദശിച്ചതിന്‍വിധ- 
മാമളവൊന്നു വണ്ണിക്കുവേനീവിധം. | 


ഇമ്പമായ്‌ ത്തേനുണ്ടു വണ്ടുപാടുന്നിടം 
കുംഭികള്‍ ചെന്നു പനത്തണ്ടിനൊത്തതാം 


കുയീലൊട്ട മിനിതു പേശി ച്ചിലമ്പൊട്ട മിനിതു കൂവി 
മയിലീനം തിരിവ നെന്ന ത്തീരീന്തനര്‍ മകളി രെല്ലാം 


താളിണൈ DPA D ളാര്‍പ്പ ത്താരിടെ യളിക ളാര്‍പ്പ 
യ യിലങ്ക ച്ചെങ്കേഴ്‌ മണിയണി വലയമീിന്ന_ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചന്ദ്രശൈലദര്‍ശനം 


33 


34 


തുമ്പിക്കരം നീട്ടിയാഞ്ഞു തളിരൊടു- 
മുമ്പരുലകിലെക്കല്ലതരുക്കളിന്‍ 
കൊമ്പൊടിച്ചേകുന്നു ജീവനേക്കാളേററ_ 
മ൯പുററു മേവും കരിണികള്‍ക്കായ്‌ മുദാ. 


ഇമ്പമായ്‌ പാട്ടം പവിഴവായും കരി- 
യാമ്പലിന്‍ കണ്ണും കലന്ന വേടത്തികള്‍ 
MIMO] കൊയ്യാം തിനക്കതിരെന്നു ചൊ. 
MEM മലക്കുന്ന വേങ്ങാമലര്‍ക്കുല 
തുമ്പികള്‍ COMM പാടേ വെറുത്തുടന്‍ 
പൊന്‍പുന്നതന്‍ പുക്കളെന്നു കരുതിയോ 
അമ്പിളി മിന്നുന്ന വാനിലെത്താരത്തി- 
ലന്‍പൊട്ട പററുവാന്‍ പാറിപ്ചുറക്കയായ്‌. 


താരങ്ങളാകും പിടികളോട്ടം വെണ്മ- 
ചേരും മതിയാം മദഗജം വാനത്തു 
പാരം വളഞ്ഞ കലയായ കൊമ്പിനാല്‍ 
ഭൂതുഹാഗ്രത്തിലെത്തേന്‍കൂട്ട കുത്തിനാന്‍. 
ചോരുമത്തേന്മട മാററി,ത്തിനവേടര്‍ 
ചോത്തിനോരാകാശഗംഗാജലത്തി നാല്‍ 
അച്ചന്ദ്രശൈലത്തിലായവര്‍കാത്തിട്ടം 
നെല്‍കു ഷിപ്പാടം നനച്ചുപോന്നിടിനാര്‍. 


ക. CS 


കൊമ്പുകഠാ പനൈക്കൈ നീട്ടി ക്കുഴൈയൊട്ട മൊടിത്തു ക്കോട്ടു- 


ത്തുമ്പിക ഉയിരേ യന്ന തുണെമട പ്പീടിക്കു നല്‌ 


പണ്‍മലര്‍ പവള ച്ചെവ്വായ” പ്പനിമലര്‍ക്കുവഒ 


321 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


922 കമ്പരാമായണം 


35 അപ്പുറം ചെല്ലാനരിമയാമക്കുല- 
ധാത്രീധരത്തിന്‍െറ താഴ്‌ വര തന്നിലായ്‌ 
അത്ഭുതം! തങ്ങി നട്ടങ്ങിത്തിളങ്ങിട്ട- 
മപ്പുണ്ണചന്ദ്രാഖ്യസുന്ദരമണ്ഡലം 
ഇപ്പുറം വേടത്തിമാരുടെ SIYM- 
ക്കോപ്പഴകങ്ങനെ കാണിച്ചു നില്ലവേ 
അപ്പുറം ദേവവിലംസിനിമാക്കതു 
ചൊല്ലെറും ദപ്പണമായി വിളങ്ങി പോല്‍! 


36 ആലയുലയിങ്കലാളിട്ടം തീയുമാ- 
വാളലകാണ്ട വിഷവും മയക്കുവാ൯ 
നീളെപ്പുരടുന്ന നെയ്യമില്ലാതെയു- 
മാരെയും കൊല്ലുന്ന കണ്ണു ന്നോരുടെ 
ആരമൃഫാലമളക്കുന്നു വേടരും 
ചാരുവാമമ്പിളിക്കീരിനാലെപ്പൊഴും. 


of ; 37 മുററത്തു കേളികളാടുന്നു പെണ്ണാന 
പെററ കിടാങ്ങള്‍ മുകില്‍ക്കുരുന്നൊത്തതാ. 


DOO ചന്ദ്രക്കലയൊത്തു വേടത്തിമാര്‍ 
പെററ കിടാങ്ങളുമങ്ങു മേളിക്കയായ്‌ . 212 


35 കപ്പുറര്‍ കുരുമൈ യാല ക്കുലവരൈ ച്ചാരല്‌ വൈകി 
ഒപ്പുറ ത്തുളങ്ക കിന്‍റ വുട്ടപതി യാടി mIa 
ഇപ്പുറത്തേയും കാണ്‍പാര്‍ കറത്തിയ രിയൈന്ത കോലം 3 
അപ്പൂറ ത്തേയും കാണ്‍പാ രരംപൈയ രഴക്കു മാതോ. 


കരു 36 ഉതിയുറു തുരുത്തി YO മുലൈയ്യറു തറയും വായീന്‍ > 
ച അതീവിട നീരു നെയ്യു ഭൂണ്‍കിലാ താവിയുണ്ണം 
കൊതിനുനൈ വേര്‍കണ്‍ മായര്‍ കുറത്തീയര്‍ നുതലീനോട്ട 


യിനൈ വാങ്കി യൊപ്പു ക്കാണ്‍കുവര്‍ കുറവര്‍ മന്നോ 


ന്്രമൈലദര്‍ശനം 323 


38 


39) 


40 


41 


38 


39 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ഇന്ദ്രനിലോപലത്തിങ്കല്‍ മദഗജ- 
ഭഞ്ജനം ചെയ്ത സിംഹേന്ദ്രപാഭങ്ങളം | 
കുന്തളരമ്യവിദ്യാധര ചുഡയില്‍ 7 
മഞ്ജുലാക്ഷാങ്കിതപാദവും കണ്ടിടാം. 


കണ്മിഴി കാതോളമോടാതെ, പുഞ്ചിരി- 
ക്കൊഞ്ചലില്ലാതെ, പുഞ്ചായലഴിയാതെ 
ചഞ്ചലത്‌ഭ്രൂകുടി കോടാതെ, കണ്ഠവും 

ചെന്തളിര്‍ക്കൈയ്‌ കളും ചേന്നു കൂട്ടം വിധം 
മങ്കമാര്‍ തന്ത്രിയിലാലപിക്കും ഗീത- 
മങ്ങനെ കിന്നരര്‍ കേട്ടു മയങ്ങിനാര്‍. 


തേനൊലിപ്പുക്കളണിഞ്ഞവര്‍ മാറത്തു 
തേച്ചതാം കുങ്കമച്ചാറു തങ്കുന്നതാം 
ചേലോട്ട ചെമ്മണികൊണ്ടുള്ള ഭാജന- 
ജാലങ്ങളില്‍ മധു ajolaj പോലവേ 
പാലൊളിവെള്ളപ്പളങ്കുപാറക്കുളിര്‍ 
നീരണിയുററുകള്‍ നീളേ വിളങ്ങിപോല്‍. 


കാമുകര്‍ക്കുള്ളം തളരവേ കാര്‍മഷി 
ചേരുന്ന കണ്ണീര്‍ക്കണങ്ങള്‍ ച്വൊരിയവേ 230 


അഞ്ചനക്കീരിയി നന്ന വഴിവുകറം യാനൈ കൊന്‍റ 
വെഞ്ചിന ത്തരിയിന്‍ റിണ്‍കാര്‍ ചുവടൊട്ട വിഞ്ചൈ CUMMÀ 
കുഞ്ചിയം തലത്തു നീല ക്കുമണി ത്തലത്തു മാതര്‍ 

പഞ്ചിയം കമലം പൂത്ത പശുംചചവ ദ്ടൈത്തു മന്നോ 


ചെങ്കയ ലനൈയ നാട്ട ഞ്ചെവിയുടെ JOU റോൻറ. =f 
പൊങ്കിരും കൂന്തല്‌ ചോരാ af Bale ണെരിയാ പൂവിന്‍ 
അമ്മൈയുയ മീടറും കൂട്ടി നരംപളൈ. WMS 
മങ്കൈയര്‍ പാടല” കേട്ട ക്കിന്ന, യങ്ങ 


Ai 


കള്ളവിജ” കോതൈ മാത 
കൊള്ളൈവാട്‌ കണ്ണി 
By 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


924 കമ്പാരാമയണം 


കാളം കലഹം കലര്‍ന്നു ചോന്നുള്ളതാം 
കണ്ണുകളോടെ നിലിമ്പമുശ്ധാംഗികള്‍ 
കാറൊളിക്കൂന്തലില്‍ നിന്നെറിഞ്ഞുക്ളളൊരു 
കല്യമാം മന്ദാരമഞ്ജുളമാലകള്‍ 

വാടാതെ തേന്‍കുറഞ്ഞിടാതതാതിടം 


വാരുററ വണ്ണും കിടക്കുന്നു പുത്തനായ്‌. 


42 മാന്തളിര്‍ മേനികളായ കുറത്തികള്‍ 
മാല, കമുങ്ങണിപ്പക്കുലത്തൊങ്ങലീന്‍ 
ചാലേയണിഞ്ഞു കാര്‍ക്ന്തലിന്‍ കെട്ടിനെറ 
ചാലത്തു വെച്ചൊത്തുനോക്കി രസിക്ക യായ്‌. 
| ചന്തമെഴും മാല ചാത്തിയ സ്വര്‍ല്ലോക- 


സുന്ദരിമാര്‍ മണിത്തോള്‍വളച്ചാര്‍ത്തുകള്‍ 
കാന്തളിര്‍പ്പുക്കളില്‍ച്ചേര്‍ത്തുനോക്കി കര- 
ച്ചെന്തളിര്‍ക്കാന്തിപ്പൊലിമ കണ്ടീട്ടവാന്‍. 


43 അമ്പുതൊടുത്ത ശരത്തിനെ വെല്ലുന്ന 
തന്‍ പുരികങ്ങൾ കോട്ടാതെ വീണയ്ക്കുമേല്‍ 
അന്‍പപൊടേ കൈയ്‌ വിരല്‍ ചേര്‍ത്തുപാടിം മയി- 
ലഞ്ചുന്ന നത്തനമാടിക്കുഴയവേ, 
ഉമ്പര്‍പൂരിയിലെപ്പെണ്മണിമാ൪ വെറ_ 
ത്തമ്വേയെറിഞ്ഞ ശരപ്പ്യൊളിമാലകള്‍ 

eee കൊമ്പത്തിരിക്കുന്നൊരാണ്‍ കുരങ്ങായതു 

തന്‍ പ്രിയമാക്കണിയാക്കിസ്സുഖിക്കയായ്‌. 


തോടവിഴ്‌ കോതൈ MID ന്തുറന്തമം താര മാലൈ 
വാടല നറവ റാതു വയില്‍ വയിന്‍ വയജം മാതേം. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചന്ദ്രശൈലദര്‍ശനം 825 | 


44 ചന്ദനദാരുക്കള്‍ തിങ്ങും തടങ്ങളില്‍- | 
ച്ചെന്നിറമാണ്ട ധാതുക്കളേററങ്ങിനെ 
വപൊന്തിടും രോമങ്ങളുററ കാര്‍മേനിയില്‍- 
സ്സിന്ദൃരമേററു കരിണീകലമലം. 
കാന്തമണിദ്യൂതിയക്കതിരിന്നൊളി- | 
യന്തിക്കലന്ന വാന്‍ചെമ്മാനമെപ്പൊഴ്ചം. | 


42 ഭൂമീവിഭൂഷണം മുക്തമുക്‌ തം ഹിമ.- 
ഭൂധരജ്ാമാതൃ ചൂഡാസരില്‍പ്രഭം 
: പുതകാത്തസ്വരരേണു സങ്കിണ്ണമായ്‌ 
ശ്വേതമാം നിര്‍ത്ധരം ശൈലോച്ചസംഭവം 
ഭലോകമാപകദേവദോരന്തര- 
ഭൂഷായിതോത്തരിയോപമമായിരതു. | 


l 46 നീട്ടററ കൊമ്പത്തു തഞ്ചുന്ന പൂന്നാഗ- 
കോമളസുനം ലവംഗപ)ഷ്ട്യങ്ങളും a 
| ചൂടി, കളിവണ്ടണിയെയോടിച്ചു തേ- 

| നാടി മദിച്ച സേനാനികളങ്ങുടന്‍ 

കേടററ വീണകള്‍ കിന്നരദമ്പതി 

പാടിവായിക്കവേംയശ്വമുഖഗണം i 
പാടേ കലഹം വെടിഞ്ഞു മേളിച്ചിട്ടം = 
കാടേറിയായതു കണ്ടു രസിക്കയായ്‌. 272 


ചാന്ത്യര്‍ OSH ടോറും താതുരാ കത്തിര്‍ പാര്‍ന്ത 
കൂന്തലം പിടിക ളെല്ലാം കുങ്കുമ മണിന്ത പോലും 
കാന്തിന മിയ ചോതി CHMOD eel a i 


oy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


326 കമ്പരാമായണം 


47 ധിരയുവജനച്ചിത്തം തകക്കുന്ന 
ചാരുകൊങ്കത്തടം പോല്‍ കോങ്കുമൊട്ടുകള്‍ 
ചാരേ വിലസി കൃശമദഭ്ധ്യമെന്നതു 
പോലെയിളകിയാടുന്ന പുവല്ലികള്‍. 
ഇമ്പമോടായതിന്‍ തേന്‍ നുകര്‍ന്നീടുന്ന 
പെണ്‍വണ്ടണികണ്ടതി മോദമോട്ടട൯ 
തന്‍ കരിംകൂന്തലിലാര്‍ത്തു മുരണ്ടിടു- 
മാണ്‍വണ്ടുകളവയോടു രസിക്കുവാന്‍ 
തങ്കം കുതുകമോടോടിയട്ടപ്പതാ 
മങ്കമാര്‍ കണ്ടും മനം കുളിര്‍ത്തീടിനാര്‍. 


ച 48 സ്‌ഫാടികനിമ്ലമാം തലമെന്നോര്‍ത്തു 
മോടി കലന്ന തരുണികളില്‍ച്ചില൪ 
ഓടിത്തെളിനിര്‍ക്കുഴിയില്‍ വിണപ്പടി- 
യാടകളെല്ലാം നനഞ്ഞു നിന്നീടവേ 
ഹാടകശില്ലകടകാഞ്ചിതഹസ്റ- 
താഡനം ചെയ്ത ഫസിച്ച, യുവജനം. 


49 പുമെത്തയങ്ങിങ്ങു കണ്ടാ; രരിംപൊന്നു- 
മാലകൾ താംബൂലതമ്വലഭംഗിയും 
കാമുകരെപ്പിരിഞ്ഞുള്ള വിദ്യാധര- 
കാമിനിമാരുടെ പല്ലവശയ്യകള്‍ 


കാമാഗ്നികൊണ്ടു കരിഞ്ഞുകിടപ്പതും 
കണ്ടാരവരങ്ങുമിങ്ങുമക്കാട്ടിലേ. 294 


പെരുങ്കളി പ്പററ മൈന്തര്‍ പേരെഴി ലാക ത്തോട്ട 
പൊന്തുണൈ ക്കൊങ്കെ യന്ന പൊരുവില്‌ കോം കരുമ്പിന്‍മാടേ 
മരുങ്കെന ക്കുഴൈയും കൊമ്പിന്‍ മടപ്പടൈ വണ്ടും തങ്കുഠം 

കരുജംഗറ്‌ കളിക്കും വണ്ടും ടിയാ പൃണര്‍തല്‌ കണ്ടാര്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy = Raa 


ചന്ദ്രശൈലദര്‍൪ശനം 327 


50 നീലോല്പലരമ്യലോ ചനം നീട്ടിയും, 
ലോലപ്രവാളാധരസ്തിതം തൂകിയും 


ആലോലരതമാല്യങ്ങള്‍ പലവക 
മാലേയമാന്ന മാറത്തു ചാഞ്ചാടിയ്യം 
ലോലംബജാലമള കാവലീരമ്യ- 
നീലകേശാന്തികമെത്മി മുരളവേ 
ചേലെഴ്യം കുണ്ഡലമാടവേ വിണ്ണവ- 
നാരികളൂയലാടുന്നതും കാണ്‍കയായ്‌. 


51 ചെമ്പവിഴാധരം വണ്ടുകളെന്നിവ 
MEM കുടിച്ചു വെറുത്തു കൈവിട്ടതാം 
തേന്‍ പാത്രമങ്ങിങ്ങു കണ്ടിതു വേശ്യക- 
ഉന്‍പററു വിട്ട തരുണക്കു തുല്യമായ്‌. 


52 അല്ല പകലാക്കിട്ടന്ന പളുങ്കൊളി- 

1 ക്കല്ലുതറയില്‍ പടുത്ത പൂമെത്തയില്‍ 

| വല്ലുന്ന GOINS Po വാനവകാമുകര്‍ 

| വില്ലൊത്ത ചില്ലിമാരൊത്തു മേളിക്കവേ 
മല്ലാക്ഷിമാരവര്‍ കല്പകമാലൃവും 

| കല്ലൊളിമാലയും മാററരിയെറിഞ്ഞവ 
എല്ലാരുമാവനവീഥിയിലങ്ങിങ്ങു 
കല്യാണദം കണ്ടു കരതുകമാണ്ടിതു. 


50 പാനലം കണ്‍ക BIS പൃവളവായ്‌ മുറുവലാട_ 
പ്പീനവെം മുലൈയി നിട്ട പെരുവിലൈ യാര AIS- | 
ത്തേന്‍മുര MOG a ത്താട ത്തീരുമണി ക്കുഴൈക BIS 
വാനവർ മകളി രാട്ടം വാശനാ നൃശല്‌ കണ്ടാര്‍ 


51 ശുന്തര aon മാതര്‍ തുവരിതഴ്‌ പ്പ F 


omea eye ois 12 a 
ത്ത യ ഐ യെ 
കെ Pee ലല 


328 


53,54 


55 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പിരാമായണും 


കൈത്തളിര്‍പോലെ മലരാന്‍ കൊതിക്കുന്ന റ 
കാന്തളിര്‍മൊട്ടുകള്‍ കണ്ടു പാമ്പെന്നോര്‍ത്തു 
കാമിനിമാര്‍ ചിലര്‍ തന്‍കരിംകൂവള- 
പ്പവെതിര്‍ക്കണ്ണു ഭയന്നു പൊത്തീടിനാര്‍. 
നെയ്യെന്നപോലെ മിനുത്ത വൈരപ്പാറ- 
നീളേ നിഴലാക്കി നിത്തിയ പൂക്കളെ 
*നീയ്യെനിക്കേകുക കൊയ്തെന്നു കെഞ്ചിനാര്‍ 
മയ്യേല്‍മിഴികള്‍ നിജകാന്തരോടഹോ! 
കൈയ്‌ നഖം കൊണ്ടശോകത്തളിര്‍ തുണ്ടാക്കി 
വെയ്‌ ച്ചു തന്‍ കൊങ്കമേല്‍ ചിത്രമെഴുതിയും 
മെയ്യൊളി പൂണ്ടുള്ള മങ്കമാര്‍ പൂക്കളെ 
മിയ്ക്കുതുമെത്തിപ്പറിച്ചു ചൂടീടിനാര്‍. 

വണ്ണം പലതായി മിന്നിട്ടമന്നങ്ങ- 
ളന്നാമലയില്‍ത്തെളിനീര്‍ത്തടാകത്തില്‍ 
ഒന്നിച്ചുചെന്നു മുഴുകിയ മാതിരി- 
യന്നനടയോ൪ ചിലരതില്‍പ്പുകിനാര്‍. 


പൊന്നിളം പല്ലവം വീഴ്വതെല്ലാം തനി- 
പ്പൊന്നിളം പല്ലവം തന്നെയാം പാക്കിലോ 
പിന്നെയെങ്ങും നാഗമെങ്ങുമേ നാഗമേ 

പുന്നാഗ നാഗങ്ങൾ നാഗങ്ങൾ കണ്ടിടാം. 


കൈയെന മലരവേണ്ടി യരുംപില കാന്ത emia 


പ്പൈയര വിതുവെ ന്‍റഞ്ചി പ്പടൈക്കണ്‍കഠം പുതൈക്കിന്‍റാരും 
നെയ്‌ Das” വയിര പ്പാറൈ നിഴലിടൈ ത്തോ൯റും ചോതൈ 


_ ക്കൊയ്‌തിവൈ തരുതി രെ൯റു കൊഴ്ടനരൈ ത്തൊഴുകി ന്‍റാരും. 


ക ളൂകിരിര്‍ ചെയ്ത പിണ്ടിയം തളിര്‍ക്കെ കൊണ്ട 
ലെയി നപ്പി ത്തേമലര്‍ കൊയ്‌ക 
ടം A 


1 Mowo 


ഈനു മാ, 
മാനും വേ 
മാനും, 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചന്ദ്രശൈലദരരനം 329 


56 


57 


58 


കൂരിരുട്ടൊത്തതാം പന്നികള്‍ കുങ്കുമ- 
ച്ചേറായ ചേറായതൊക്കെ മേല്‍ച്ചാത്തിനാ൪ 
നേരെയച്ചന്ദനമാമരമ്മാമരം 

തോരവേ തേച്ചുതേച്ചങ്ങു നടക്കയായ്‌ 
ചൊല്ലുള്ളൊരാമാതരാകെയമരിമാര്‍ 
തുല്യമമരുമമരുമമരരും. 


പൊത്തും കൊതിയാല്‍ പെരുമ്പാമ്പു UM, 8- 
ക്കൊമ്പു വേരോടേ പിഴുതു ചാടിടവേ 
വെമ്പിക്കുതിച്ചതാം കാട്ടപൈക്കള്‍ക്കുള- 
മ്പമ്പെയ്യയര്‍ത്തി പൊടിപടലം പരം 
വിന്‍പപ്പൊടിയൊഴുകുന്ന നീര്‍ച്ചോലയില്‍ 
കുമ്പിട്ടടിഞ്ഞുടനപ്പോടിടഞ്ഞുപോയ്‌. 


കോളരിപോലരിക്കോളരിയുന്നവര്‍ 
തോളോട്ട തോളണി മാറില്‍ മാറാത്തതായ്‌ 
വാളൊളിക്കണ്ണിണയുള്ളവര്‍ തന്മ്രല- 
യാരവും ചന്ദനകുങ്കുമമെന്നിവ 
വാരൊളിചേര്‍ത്തുപോലാമലവാരത്തി- 
നാരവും ചന്ദനകുങ്ങമമെന്നിവ. 


തിമിര മാവുടര്‍ കുങ്കമ ച്വേതകം 
തിമിര മാവൊട്ടം ചന്തൊട്ടറ തേയ്കത്കുമാല്‌ 
അമര മാതരൈ യൊത്തൊളി രംചൊലാര്‍ 
അമര മാതരൈ യൊത്ത YINGA. 


പേര വാവൊട്ട മാശുണം ചേരവേ 

പേര വാലൊട്ട മാശ്തുണം പേര 
രിന മതു 

ആര വാരത്തീ നോട്ട 


Pe Ea 


352 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


330 കമ്പരാമായണം 


59 അങ്ങെഴും രംഭാ കദംബമവിരത- 
മങ്ങെഴും രംഭതന്നൂരുക്കള്‍ പോലെയാം 
അംഗനമാരു വായിച്ചിതു കിന്നര- 
മങ്ങനങ്ങിടാതെ കേള്‍ക്കവേ കിന്നരം. 


60 ആടി കടയൊളം വൃക്ഷം, മദജല_ 
മാടീ കടം വഴി പാഞ്ഞ (0936039900. 
ആറായിതാട്ടകളങ്ങിങ്ങു പാഞ്ഞിടു- 
മാറായിതാറായിതെന്നോര്‍ത്തു പാവമേ! 


61 കൊല്ലിയെടുത്തു കുറത്തികള്‍ കായ്‌ കനി 
കൊള്ളാന്‍ പറയും പറയുമറഞ്ഞവര്‍ 
കൊല്ലാനടുക്കും നടുക്കമുണ്ടാക്കുന്ന 
പുള്ളിപ്പുലികള്‍നട്ടക്കല്‍ നിന്നീടിനാര്‍. 


62 വുഷ്ഠരസന്നിഭമത്തേഭമങ്ങൊരു 
പുഷ്ഠരസന്നിലയത്തിലാണ്ടിടവേ 
വുഷ്ടഠരസങ്കങലം തിരസ്ഥിതാശ്വത്ഥ- 
പുഷ്ഠരസാലസമേതം പതിക്കയായ്‌. 368 


59 തുന്ന രംപൈ നിരമ്പിയ തോല്‌വരൈ 
തുന്ന രംപൈയ രൂരുവി റേറാ൯റുമാല്‌ 
കിന്ന രംപയില്‌ കീതങ്ക ളെന്നുലാം 
HUM രംപയില്‌ കിന്‍റന രേഴൈമാര്‍. 


60 ഉറു മാകട മാവുറ വൂകെലാം 
ഉറു മാകട മാമത മോട്ടമേ 
യാറു ചേര്‍വന മാവരൈ യാട്ടമേ 
യാറു ചേര്‍വന മാവരൈ യാട്ടമേ. 


61 കല്ലി Wm കരും കുറ മങ്കെയര്‍ 
കല്ലി യമംകഴ്‌ കാമര്‍ കിഴങ്കെടാ 
വല്ലി Mh OMEA മരുങ്കെലാം 
വല്ലി Om ണെരുങ്കി മയങ്കമേ. 


62 കോളി പങ്കയ മുഴ്‌ക ക്കുളിര്‍കയം 
കോളി പങ്കയ മൃഴ്‌ക ക്മലൈന്തവാല്‌ 
GDB പൊജ മരം പൈയി രോതീയേയ” 
ആളി പൊജ്ജ മരം പൈയ തോതീയേ 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചന്ദ്രമശൈലദര്‍ശനം 331 


63 കാര്‍മുകില്‍ മാലകള്‍ മാനത്തു തിങ്ങിയ- 
í പ്പുമലരമാലകള്‍ താഴത്തു തങ്ങവേ 
കാര്‍മുകില്‍വണ്ണനശ്ശൈലവനങ്ങളില്‍- 
പ്പമലര്‍മങ്കയോടൊത്തു വന്നെന്നപോല്‍. 


64 തിങ്ങിനിറഞ്ഞ തേനുണ്ണുവാന്‍പൂക്കളി- 
ലെങ്ങും നിറഞ്ഞ വണ്ടിണ്ടകളെന്നപോല്‍ 
തുംഗമാമമ്മല തന്‍ താഴ്‌വരകളി- 
ലംഗനാവ്വന്ദവും പുരുഷവീരരും 

h നീങ്ങാതെരകാണ്ടു മേളിച്ചു വിളയാടി 
നിന്നാരനാരതം നിീണാളാനാകുലം. 


65 വിട്ടിറങ്ങേണമെന്നുള്ള നിനവിനാല്‍ 
പെട്ടിട്ടം വന്‍പിഴയെന്നതു കാരണം 
വിട്ട വിട്ുതലണഞ്ഞവരെന്നപോ- 
ലൊട്ടമവര്‍ മറന്നീലതിൻ മേന്മകള്‍. 


66 കാറാണ്ട മാമലയാനയാ,മേററവും 
ചൂടാണ്ടതാം കതിരോനൊരു സിംഹമാം 284 


f 63 ആക മാലൈയ AIHA ളാള്‌പൊലി 
A വാക മാലൈ യുളാരെന ലാകുമാല്‌ 
മേക മാലൈ മിടൈന്തന മേലെലാം 
മേക മാലൈ കിടന്തതു കീഴെലാം 


aam തേനുകര്‍ പൃമിളി റാമെന 

എങ്ക മാതരു ജമെന്തരു മീണ്ടിയ 

ത്തുങ്ക മാല്‌വരൈ ച്ചഴല്‌ക ളിയാവൈയും 
തങ്കി നീങ്കലര്‍ താമിനി താട്ടവാര്‍. 


Mod കെന്‍പതൈ യെണ്ണില രെണ്ണാകാല*_ 
പിറക്കു മെന്‍പതോര്‍ പിഴൈയ താതലാല്‌ 


തുറക്ക മെയ്‌തിയ തുയവ രേയെ ന്‌ 
മറക്ക കിററില രന്നതന്‍ മാണ്‍ പെലാം. 


332 


67 


69 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


മേലാഞ്ഞുകേറിയപ്പഞ്ചാനനന്‍ കൊന്നു 
പോലാക്കരിയെംയന്നേരമൊലിച്ചതാം 

ചേറാണ്ട ചെഞ്ചോരതന്നെയക്കാണായ 
ചെമ്മാനമെന്നതേ തോന്നുന്നിതാക്കുമേം 


മാമരച്ചില്ലകൾ തോറുമച്ചെമമാന- 
മാകെ വിരിച്ചിതു ചെന്തളിര്‍പ്പട്ടുകൾ 
മാമലയാകെയന്നേരമൊരു മഞ്ജു. 
മാണികൃരത്നങമയമായ ശൈലമായ്‌. 


കണ്ണിന്നിനിതായ്‌ വിളങ്ങിടും കാഴ്ചയാല്‍ 
എണ്ണമററുള്ളതാം ശീഷങ്ങളാലുമേ 
വണ്ണ്യമാം ചന്ദനം മാര്‍വിലണിഞ്ഞൊരു 
കണ്ണന്‍ തിരുമേനിപോലെയായീ മല. 


നുമുയിരും കണക്കൊരോരുത്തരും 

തേനുണ്ട വണ്ടിന്‍ നിരയാര്‍ത്തുകൊള്ളവേ 

ആനയിനവും പിടികള്‍ സിംഹങ്ങളും 

മാനും കലകളും പോലങ്ങു തങ്ങിനാര്‍, gon 


പഞ്ചാ നനമൊത്തതു മററതു പായവൂറും 
ചെഞ്ചോരി യെനപ്പൊലി വുററതു ചെക്കര്‍ വാനം. 


? തീണിയാര്‍ ചിനൈ മാമര മിയാവൈയും ചെക്കര്‍ പായ 


 അണിയാത നറും തവി IOM പോന്‍റു താഴ 
SMI രൊളിവന്തു നിരമ്പലി Mw മെങ്കം 


£. 


3 S 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചന്ദ്രമൈലദര്‍ശനം 


70 അതൃഗ്രമാകും നഖരകിരണങ്ങള്‍ 
മെത്തും ഹരീശനാ വാനായ കാനനം 
അസ്തമനദിഗ്ഗിരിയില്‍ മറയുവാ- 
നത്തവ്വില്‍ വിട്ടുപോയപ്പോള്‍ ദ്രുതതരം 
മത്തകരികള്‍കണക്കേ തമോരാശി- 
യൊത്തങ്ങു വന്നാ മലയില്‍ പരക്കയായ്‌ . 


71 മന്ദാരസൂനമകരന്ദസരരഭാം 
പൊന്തിട്ടം പൂമാല പൂണ്ടു വിളങ്ങിടും 
ഇന്രോപമന്റപാനീകമാമംഭോധി 
ചെന്താമരകള്‍ വിടത്തി ദീപങ്ങളാല്‍. 


72 വെണ്ണിലാവിന്നൊളിവെണ്ണല്‍ ത്തിട്ടിലായ്‌ 
വെഞ്ുത്തു പാളിയില്‍ മിന്നുന്ന ശാഖ്യപോല്‍ 
വെമ്പിയ്യയര്‍ന്നു കടല്‍ത്തിരയിങ്കല്‍ m- 
ന്നമ്പിളി താരങ്ങളൊത്തു വാനില്‍ത്തദാ. 


73 മിനെഴമാഴിയില്‍നിന്നൊരു വെണ്മതി 
മാനത്തു പൊന്തിയതേതും പൊറാത്തപോല്‍ 


ആ നരേന്ദ്രാനീകസാഗരമായിര- 
മാനനചന്ദ്രബിംബങ്ങളയര്‍ത്തിപോല്‍! 


70 കാല്‌*വാ നകത്തേരുടൈ DUYU കായ്‌ക Go കണ്‍ 
കോന്‍മായ്‌ കതിര്‍പ്പുല്ലളൈ ക്കോല്‌ചിന ക്കോള രിമ്മാ 
മേല'“പാന്‍ മലൈയിര്‍ പുക വീങ്കിരുള്‌ വേറി രുന്ത 
മാലടയാനൈ യിട്ടമ്മെന വന്തു പരന്തതന്‍റേ 


71 amo AW മകരന്ത AMA ലാവയം 
അന്താ രരശര്‍ ക്കരശന്‍റ നനീക വെള്ളം 


= 
നന്താ തൊലിക്കു ന്നരലൈ പ്പെരു വേലൈ യെല്ലാം ~~ 


ചെന്താ മരൈ പൂത്തെന ത്തീച മെട്ടത്തവന്‍റ. 


72 തണ്ടര്‍ കടലി ററളിചിസന്തു തരങ്ക നീങ്കി 
വിണ്ണൂിര്‍ ചൃടര്‍വെണ്‍ മതിവന്തതു മീന്‍കറം of 
വണ്ണ ക്കതിര്‍ വെ ണ്ടീലവീ൭ന്‍റന വാ OS 


<a nee 
je E TR 
ഒണ്ണീത്തില 2100008 ) 


333 l 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


334 കമ്പരാമായണം 


74 നര്‍ത്തനമാട്ടമിടങ്ങളില്‍ ക്കേള്‍ക്കുന്നു 
മദുളത്തിന്നൊലി മങ്കമാര്‍ഗിതവും 
കൈത്തലം കൊണ്ടുള്ള താളവും തന്ത്രികള്‍ 
ക്കൊത്തതായിട്ുമപു൪വരാഗങ്ങളും 
ഹൃദ്യമാം വേണുഗാനങ്ങളും വാനവ- 
രത്തല്‍പ്പെട്ടമ്മാറവയനവദ്യമേ. 


> 85 നല്ലകിലിന്‍പുക കൂന്തലിലേല്ലന്ന 
നല്ലാര്‍മണികള്‍ മണിയണി മാററിനാര്‍ 


à 
ചൊല്ലെഴും വെണ്ടുത്തുമാലകള്‍ മാറത്തു 
മെല്ലെയണിഞ്ഞ, കുളിര്‍മ്മകൊണ്ടീട്ടവാ൯ 


= മല്ലികാദാമം വെറുത്തു നറുമണ- 
മുള്ളതാം പിച്ചിമലര്‍മാല ചാര്‍ത്തിനാര്‍. 
$ 6 പ്പീടി 5 

E 7 പുത്തനായിപ്പിടിച്ചുള്ള ഗജങ്ങളെ 


ക്കെട്ടിത്തളച്ചു പാടുന്ന ഗീതങ്ങളും 


മത്തേഭയാനകളോടു തല്‍ക്കാന്തരു- 
= ന്മത്തരായ്‌ പ്പേശും മദനകാര്യങ്ങളും | 
വിത്തത്തിനായ്‌ മേനി വില്ലന്നവരര- | 
ക്കെട്ടിലണിഞ്ഞുള്ള മേഖലാനാദവും 
മത്തഗജേന്ദ്രര വെറികൊണ്ടു പാഞ്ഞങ്ങു 
i കുത്തിത്തകത്തമറ്ടുമലര്‍ച്ചയും 
അത്രയും നാദവിശേഷങ്ങളപ്പൊഴ്ച_ 
തൊത്തിട ചേന്നാഗ്ലിരിതടം പൂരിച്ച, 330 


74 മണ്ണും മുഴവിന്നൊലി മങ്കൈയര പാട ലോതൈ 
മണ്ണും നരംപീര്‍ ചയിലാവിശൈ പ്പാണി യോതൈ 
കണ്ണുമ്മുടൈ വേയീശൈ കണ്ണുള രാടരോറും 
വീണ്ണും മരുളുംപടീ വിമ്മി യെഴുന്ത ueno 


1 ന്നണീനീക്കി വയം കൊള മുത്തം വാങ്കി 


നീയും മുലൈയാ രകിലാവി പുലത്തു നല്ലാര്‍ 
കത്താമ 3 F 


പ്പൂ 


ie ടാ a 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ചന്ദ്രശൈലദര്‍ശനം 


77 


77 


ആസ്ധ്വദിക്കാത്തോരമൃതാം രതികലാ_ 
രാസവിലാസനിമഗ്നരായീ ചിലര്‍, 
അംഗനമാരിലമൃതൊത്തവര്‍ക്കേററ 
ഭംഗം പരിഹരിക്കുന്നു ചിലര്‍, ചിലര്‍ 
സംഗീതസരഖ്യത്തിലാഴ്ന്നി,താരാത്രി 
യിങ്ങനെപോക്കുന്നു സൈനികരേവരും. 


ഉണ്ണാ വമുതന്ന കലൈപ്പൊരു Bas തുണ്ടും 
പെണ്ണാ രമുതം മനൈയാര്‍ മന TMSA പേര്‍ത്തും 
പണ്ണാര്‍ന്ത പാടല” ചെവിമാന്തി പ്പയന്‍കൊ BISA 
കണ്ണാനിനിതുയ്‌ ക്കവുംകങ്കല” കഴിന്ത തന്‍റ. 


ഡ്‌ 


335 A 


336 | 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ഉദ്യാനക്രീഡ 


1 താരങ്ങളാം കോരപ്പല്ലിന്‍ നിരയെഴ്ുമിരവാകും 
ഘോര ഹിരണ്യാസുരനെക്കൊല്ല വാനായി 


പാരമെരിക്കൊള്ളം കരമായിരവും നീട്ടി രവി 
നേരേ പൂവ്വദിക്കാം തൂണു agro ചാടി. 


2 മുറയെല്ലാം മുടിച്ചപി൯പരചന്‍ തേരേറി amd 
മുറ പോലെ വണങ്ങവേയെഴുന്നെള്ളത്തായ്‌ 
നിറമണല്‍ത്തിട്ടു കാടായ്‌, കുഴികളില്‍ ചെങ്ങഴിനീര്‍ 
നറും പൂവിന്‍കൊടിതിങ്ങിപ്പടന്നതായി 
തുറയെല്ലാം ചെങ്കമലം നിറഞ്ഞതാം ശോണാനദി 
തിറമൊടണഞ്ഞു യYൃപസൈനികരപ്പോള്‍. 


4 അങ്ങണഞ്ഞ പിന്നെയക്കനാകാശത്തിനുച്ചിചേന്നി- 
തംഗനമാര്‍ കുമാരരും യുവമന്നരും 12 


പൃക്കൊയ്‌ പടലം 


1 മീനുടൈ യെയീററു ക്കങ്കര്‍ കനകനൈ വെകണ്ടു വെയ്യ 
കാനുടൈ ക്കയിര്‍ക ളെന്നു മായിരം കരങ്ക ളോച്ചി- 
ത്താനുടൈ യുതയ മെന്നും തമനിയ ത്തറി 


MEAS i യി mig 
ed ലെന്ന ത്തോ൯റിനന്‍ വയങ്ക വെയ്യോന്‍. 


| CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 
| 
| 


ഉദ്യാനക്രീഡ SEG 


ഭഗേരാജി വിരാജിതസുമചയം സഞ്ചയിക്കാന്‍ 
ഭംഗിതരംഗിതം തീരവനത്തിലെത്തി. 


4 അരുവയര്‍ ചിലമ്പൊലിയ്യതിക്കെ, വണ്ടിണ്ട ചേര്‍ത്തു 
തിരുകിയ മുടി ച്ചാര്‍ത്തിലാര്‍ത്തുകൊള്ളവേ 
അരികിലെപ്പ, മ്പൊയ്തരയിലന്ന, മവര്‍നട wal- 
ട്ടരിയ നാണമാര്‍ന്നതിലാണ്ടു മുങ്ങവേ 
“പുരികങ്ങളാകും” വില്ലിന്‍ കരിങ്കണ്ണാമമ്പെയ്തിവ- 
രരിഞ്ഞിട്ടമുടലെന്നു നിനയ്്കൊണ്ടോ 
മയിലുകള്‍ മദഭരനടനവും “വെടിഞ്ഞങ്ങേ 
മലയിലെ മരച്ചാര്‍ര്തില്‍ മറഞ്ഞുനിന്നു. 


9 ചെമ്പൊന്നോല ചുററും തനിക്കാതണികള്‍പുണ്ടു മധു- 
വെമ്പിയുണ്ണം വണ്ടു പാറിച്ചുഴന്നീടവേ 
ചെമ്പകമേനികള്‍ തോഴിമാരൊത്താട്ടന്നതു കണ്ടു 
ചെന്താരൊളിമാല പുണും യുവജനങ്ങള്‍ 
എമ്പാട്ടമക്കാട്ടകളില്‍ വണ്ടു പാട്ടമ്പോഴാട്ടം പൂ- 
ങ്കൊമ്പുകളേതെന്നറിയാതൃഗന്നുനിനആ! 


6 പൊന്നരഞ്ഞാണണിയരക്കെട്ടെഴുന്നോര്‍ പാട്ടിന്നിമ്പം 


| തന്നിട്ടം മൊഴികള്‍ ചേന്നു മൊഴിഞ്ഞിട്ടമ്പോള്‍ 30 


കുടൈന്തു വ ണ്ടറൈയ aaay ക്കൊയ”തിനി താട മൈതീര്‍ 
തടങ്കളു മട്ടവ്യം ചൂഴ*ന്ത തണ്ണുറും ചോലൈ ചാര്‍ന്താര്‍. 


തിണ്‍ചിലൈ പുരുവ മാക ച്ചേയരി ക്കരുക ണമ്പാല” E 
പൂണ്‍ ചില ചെയ്‌വ രെന്‍റു പോവന പോന്‍റ മഞ്ഞൈ  — 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


338 കമ്പരാമായണ? 


വന്ന നാണംകൊണ്ടാം പേടി വന്നതിനാലല്ലോ കുയി- 


ലന്നവിടെച്ചുണ്ു പൂട്ടി മിണ്ടിയതി g! 
നന്നായൊരാളിനിതാകും ചൊല്ലുകള്‍ തൂകുന്നതിനു 


മുന്നില്‍നിന്നു വാതുറക്കാനുന്നവതാരോ? 


7 നഞ്ചഞ്ചിടും നോട്ടത്താലേയമൃതുപൊഴിപ്പോര്‍ കൊമ്പു 
കഞ്ജദല കരതലംകൊണ്ടു താഴ്‌ ത്തവേ 
തഞ്ചിലമ്പടിയില്‍ പുക്കള്‍പൊഴിച്ചിതു വല്ലി, യാരാം 
തേഞ്ചൊല്ലാളര്‍ പാദങ്ങളെ വണങ്ങിടാത്തോര്‍? 


8 അംബുജമാനിനിക്കൊത്ത മങ്കമാരു മലര്‍ക്കൈയ്യാ- 
ലമ്പൊടേ തൊടും പൊഴുതു തളന്നു താഴം 
കുംഭിവരകുംഭതടദംഭം പോക്കും കേസരിപോല്‍ 
ഗംഭീരരാം വീരരുടെ ഭൂജഗിരികള്‍ 
ചെമ്പവിഴത്തളിര്‍ത്തൊത്തും മഞ്ജരിയും ലസിക്കുന്ന 
കൊമ്പു തല താഴ്‌ ത്തും കഥ പറയണമോ? 


9 നദിയിലും കുളത്തിലും വിടരാതെ നിന്നിട്ടന്ന 
നളിനങ്ങള്‍ കുവലയപ്പുക്കളോടൊപ്പം 
മതിനുതല്‍ വല്ലിയിങ്കല്‍ വികസിച്ചു കണ്ടു വണ്ടു 


നടന്നിട്ടമതിശയമാര്‍ന്നങ്ങുചെന്നു. 48 


കൂശിന വല്ല പേശ MIMIN കയില്‌ക ളെല്ലാം 
വാശകം വല്ലാര്‍ മുന്നി൯ റീയാവര്‍ വായ്‌ തിറക്ക വല്ലാര്‍ 


7 നഞ്ചിനും കൊടിയ നാട്ട മമുതെന നയന്തു നോക്കി 

ച്ചെഞ്ചെവേ കമല ക്കൈയാ ററീണ്ടലു നീണ്ട കൊമ്പര്‍ 
ഞ്ചിലം പടിയിന്‍ aaay ച്ചൊരിന്തുട ൯റാഴ്‌ന്ത വെന്‍റാല്‌ 

ABM ലാര്‍മാ ട്ടിയാവരേ വണങ്കു ലാതാര്‍. 


A CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ഉദ്യാനക്രീഡ l 339 


പൃതിയതാം പൊരുള്‍തേടിച്ചെല്ലന്നവരതു കണ്ടാല്‍ 
മതി വരാതങ്ങു വിട്ടുപോകുമാറുണ്ടോ? 


10 ശിലാദുഡളജശാലികതായ്‌ മാല്യം മാറിലാര്‍ന്ന 
വിലാസികള്‍ക്കടിപെട്ടം വിലാസിനിപോല്‍ 
ചിലചില പൂങ്കൊമ്പുകള്‍ തലചായ്ച്ചു, മററുള്ളവ 
കലഹാന്തരിതപോലെ നിവന്നുനിന്നു, 


11 പൃക്കളെല്ലാമിറുത്തതിന്‍മൂലം പൊലിവററ വല്ലി 
നോക്കി “*കാന്തനിതുകാണ്‍കെയെന്തു തോന്നുമോ?”” 
വാക്കിതോതിയൊരുചാരു മൈക്കണ്ണിയാള്‍ തന്നണി 

പ്പൊ൯ 
മെയ്ക്കോപ്പുകളതില്‍ച്ചാത്തിയുററുനോക്കിനാള്‍. 


12 മട്ടമലരിങ്കല്‍നിന്നു മധ്യവുണ്ടു നടന്നൊട്ട 
മടുപ്പു വന്നതാം മധുകരനികരം 
മടവാരിന്‍നറുമണമെഴം വെറും കൂന്തല്‍ക്കെട്ടില്‍ 
മലര്‍മാല്യമില്ലാഞ്ഞിട്ടം മണത്തണഞ്ഞു 
മനക്കാമ്പിനിമ്പമേകും മലരെയ്യമവര്‍ വിട്ടു; 

1 മഹത്വമാണ്ടവര നല്ലേ കൊതിച്ചു ഞായം. 64 


a അതിശയ മെയ്‌തി പ്പുക്ക വീഴ്‌ന്തന വലൈക്ക പ്പോകാ 
F പൃതിയന കണ്ട പോഴ്‌തു വിട്ടവരോ പൃതുമൈ പാര്‍പ്പാര്‍ 


10 ഉലന്തരു വയിര ത്തിണ്ടോ ളൊഴുകിവാ ളൊളികൊ ണ്മേനി 
മലര്‍ന്തപൂ ന്തൊടൈയന്‍ മാലൈ മൈന്തര്‍പാന്‍ മയിലി നന്നാര്‍ 
കലന്തവര്‍ പോല വൊല്‌കി യൊശിന്തന ചിലകൈ വാരാ- — 


ക്കോവൈയും വടമ MIMOO കു 
പ്പാവൈയര്‍ amlas D കെ ( 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


349 കമ്പരാമായണം 


18 മലര്‍മാതിനൊത്തൊരുത്തി മലര്‍ച്ചെണ്ടു കയ്യിലേന്തി 
നലമാന്ന വെണ്‍പളങ്കില്‍ത്തന്‍നിഴല്‍ കാണ്‍കെ 

“അലമലമിവളെന്‍െറ കണവനെറ കരള്‍ കുക്കും 
| മലസാംഗി'യെന്നോത്തവളവശയായി, 
| നളിനനയനങ്ങളില്‍ നിറഞ്ഞ ബാഷ്ട്രവുമായി- 
| യളിവേണിയനങ്ങാതെയവിടെ നിന്നാള്‍! 
| 
+ 


14 വാരൊളിപ്പുമാലയൊരു മന്നന്‍തന്‍െറ മാറില്‍നിന്നു- 
മൂരിയൊരു പീലിച്ചായലാള്‍ക്കു ചാത്തവേ 

$ കാറണിഞ്ഞ തിങ്കള്‍മുഖമുള്ളൊരുവളതു കണ്ടു 

പോര്‍മുലക്കണ്‍മീതേ കണ്ണീര്‍ പൊഴിച്ചുനിന്നു. 


15 മയില്‍ക്കൂന്തലാളാം തന്വീമണിയുടെ മനം കാണാന്‍ 
മഞ്ജുമാധവികഞ്ജത്തിലൊരു മന്നവ൯ 
മായം പൂണ്ടു മറയവേ, മാറിപ്പിരിയാതെ നീണാള്‍ 


മണാളനുമൊത്തു വാണോള്‍ മനമുരുകി 
മറഞ്ഞതാമുയിരുള്ളോരിടം തേട്ടമുടലുപോല്‍ 
മാനിനീയാളഴന്നെങ്ുമലയുകയായ്‌! 


16 മയ്യണിഞ്ഞ കരുംകണ്ണ ചുവന്നു കലങ്ങിയൊരു 
തയ്യലാള കാന്തനോട്ട കലഹം കൊള്‍കെ 22 


13 © aaw“sggIo MOOS ക്കണി യന്നവഠം വെണ്‍പ ളിങ്കിര്‍ 
പൊയ പ്പോതു താങ്കി പ്പൊലികി൯റതന്‍ മേനി നോക്കി 
ഇപ്പാവൈ യെങ്കോര്‍ കയിരന്നവ ളെന്ന വുന്നി 
6980694901 നോട്ടനെട്ടം കണ്‍പനി കാര നി൯റാറഠാ. 


14 കോളുണ്ടു തിങ്കണ്‍ മുകത്താളൊരു കൊനമ്പൊര്‍ മന്നന്‍ 
; പി മലൈ യൊരു തോകൈയൈ കൂട്ട നോക്കി 
ത്താളണ്ട കല? TE Tae ണ്‌ 210 


H CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 3 


Samo 341 


കയ്യെത്താത്ത കൊമ്പില്‍നില്‍ക്കും പു പറിച്ചുതരുവാനായ്‌ 
കൈകള്‍കൂപ്പിക്കെഞ്ചിനിന്നാള്‍ കുയിലിനോടായ്‌. 


17 പൊക്കമേറും തെങ്ങില്‍നില്ലുമിളനീര്‍ക്കുടങ്ങള്‍ കണ്ട. 
പ്പക്കം നില്ലും തന്‍കാന്തയോടിങ്ങനെ ചൊല്ലി: 
““നോക്കകെന്താശ്ചര്യമവ മങ്കമാര്‍തന്‍പോര്‍ക്കൊങ്കകള്‍- 
ക്കൊക്കു”മേവം കേട്ടു പാവം പെണ്ണു പരുങ്ങി. 
“ഇക്കണക്കതുള്ളോളേവള്‍?''എന്നു ചൊല്ലിത്തീരും മുമ്പേ 
മൈക്കണ്ണിയാള്‍ മനം നൊന്തു വിയത്തുവിങ്ങി 


18 പോരെന്നതാം വാക്കുകേള്‍ക്കെപ്പൊരുപൊരുപ്പുള്ള വീരന്‍ 
മാരോപമന്‍ മലത്തോളാന്നൊരു മന്നവന്‍ 
താരെങ്ങുമേ കണ്ടു കൊയ്തകൊണ്ടുനില്ലെ;പ്പിന്നിലുടെ 
ചാരെയെത്തിത്തന്‍കാന്തയാള്‍ കണ്ണുകൾ പൊത്തി. 
*ആരോ....”മുഴുവനാക്കിയില്ലാവാത്ത,യകിന്നുമുന്നേ | 
യാരോമലാൾക്കതുടലിന്നെരിതീയായി! | 


19 ഉരറും നറും തേന്മലരു ചേറില്‍പ്പിറക്കാത്താമര- 
ത്താരും തല താഴ്‌ ത്തും കൈകള്‍ നീട്ടിക്കൊയ്തവന്‍ 
വീരനൊരു യുവമന്നന്‍ തന്നിരുപക്കങ്ങളിലായ്‌ 

ചേരും കാന്തമാക്കു നല്ലാതങ്ങനെ നിന്നു! 


100 


| o എയ'താതു Miladoo മലര്‍നോക്കി യെനക്കി തീണ്ട 
E ക്കൊയ്‌തീ യെന്‍റാര്‍ കയീലൈക്കരം കൂപ്പു കിന്‍റാര്‍. 


17 ചെമ്മാര്‍ന്ത തെങ്കി ന്നിളനീറീരൈയൊര്‍ ചെമ്മ.നോക്കി 
അമ്മാവിവൈ മങ്ങ്കെയര്‍ കൊങ്ങെയി നായ വെന്ന 
എമ്മാതര്‍ കൊജൈ ക്കിവൈയൊപ്പന വെന്‍റൊ രേഗഴൈ 
വിമ്മാ വെതുംപാ വെയരാ മുകം വെയ്‌തു യിര്‍ത്താഠം. 


+ 


18 ചോദരന്ന വീങ്കം പൊരുപ്പന്ന പൊലംകെ 1 
മാരന്‍ നനൈയാന്‍ മലര്‍കൊയ്തിരു ന്താ ന ന 
കാരന്ന കൂന്തര്‍ കയിലന്നവ May ൫ 
ആരെന്ന ലോട്ടം m ഒ j 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


P 349 കമ്പരാമായണം 


താരെതിരാം കൈയ്‌ കള്‍നീട്ടിഅരികതാരെന്നിരുവര്‍ 
is ചാരേ നില്ലെപ്പിശരക്കൻ പോല്‍ നടുവില്‍ നിന്നു! 


20 തന്നുയിരാം മന്നനേതോ പെണ്ണിന്‍ചേത മാററിത്തമായ്‌- 
ച്ചൊന്നു കേട്ടു മാനം പൂണ്ടു വിമ്മിക്കരഞ്ഞു 
തന്വംഗിയാൾ പുക്കളാന്ന തന്‍കരത്തില്‍മുഖം ചേത്താള്‍ഃ 
ത൯ച്ചടടനിശ്വാസത്താലാപ്പുക്കളോ വാടി. 


21 തന്‍ക്ലഭേവിമാരുടെ മയ്യണിഞ്ഞു മനോജ്ഞമാം 
കണ്മിഴികള്‍ കണ്ടാനന്ദിച്ചൊരു മന്നവന്‍ 
തന്മദനീരുണ്ണും വരിവണ്ടുകളെക്കണ്ട മദ... 

$ വ൯കരിയെപ്പോലിളകിയാനന്ദം പൂണ്ടാന്‍ം 


22 നിന്ദിക്കാനാവാത്ത രൂപഗുണമെഴുമൊരു നൃപന്‍ 
മന്ദിയാതിറുത്തെടുത്ത മന്ദാരപ്പുക്കള്‍ 
അന്തിത്തിങ്കള്‍ക്കലാനുതലഴകുള്ള വള്‍ക്കുമാരും 
നുന്ദിച്ചിടടുമൊരുവള്‍ക്കും പകുത്തു നല്‍കി. 
സുന്ദരിമാരവരതുതാഴെച്ചിന്തിനോക്കീ ചുക- 
പ്പേന്തും കണ്ണാല്‍,തിരിഞ്ഞവര്‍ നടന്നുപോയി. 116 


ഏററാര്‍ ക്കുതവാ നിടൈയേന്തിന നിന്‍െറാ ഴിന്താന്‍ 
മാററാ നുതവാൻ കട്ട വച്ചൈയന്‍ പോലൊര്‍ മന്നന്‍ 


20 തൈക്കിന്‍റ വേനോക്കിന ടന്നുയി OM മന്നന്‍ 
മൈക്കൊണ്ട കണ്ണാളെതീര്‍ മാററവഠം പേര്‍വി am 
മെയ്‌ക്കൊണ്ട മാനം തലൈക്കൊണ്ടിട വിമ്മി മെന്‍പൃ 
ക്കൈക്കൊണ്ടു മോന്താ ഭൂയിര്‍പ്പുണ്ടു കരിന്ത തന്‍റ 


a 21 തിണ്ടേ രരചന്‍ AMIBAIM കല ത്തേവി യര്‍തം 

ണ്ടാ മരൈ gee മുകത്തുണ്‍മളി രണ്‍ക ണെല്ലാം 

X ത്തിരിവാന്‍മതം ക്വി യൂണ്ണ 
രിമാ തയ; നൈ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ഉദ്യാനക്രിഡ 343 


23 


24 


25 


23 


24 


വന്നെങ്ങും തന്നുയിരെഞ്ങെന്നാരാഞ്ഞിട്ടം പോലെയോമ- 
റെറാന്നേതാനും തേടിയെങ്ങും നടക്കും പോലെ 

ചിന്നും തുയ മണം സ്വതേയെഴുന്ന കുന്തളബന്ധം | 
ചിന്നിയഴിഞ്ഞതുമേതും ഗണിച്ചിടാതെ 

മിന്നും മുത്തുമണിയററുപോയതും പുഞ്ചേലയര- 

യീന്നഴിഞ്ഞിഴഞ്ഞ ളളതുമറിഞ്ഞിടാതെ 

സന്നതാംഗിയാളൊരുവൾ കാട്ടിലെണ്ടുമോടി മണ- 

മാന്ന ചുക്കളെല്ലാം തേടിയിറുത്തുകൊള്‍വാ൯ 


വീണാസ്വനം നാണിച്ചിട്ടം വാണിയാന്നോള്‍തന്‍ 
പാദത്തില്‍ 


വീണ നാഥനോട്ട കയത്തൊട്ടവില്‍ത്താനേ 
വീണാക്കിത്തന്‍ പിണക്കത്തെയിള കുമുള്ളത്തോടററം 
കാണാക്കള്ളം നടിച്ചുടനവന്നരികില്‍ 

ചേണാന്നതന്‍ പൈങ്കിളിയെ വിട്ടതിനെപ്പിന്നെത്തേടി, 
ക്കാണാന്‍ ചെന്ന മട്ടില്‍ക്കണ്ടര, കണവനെയ്യം! 


അഴകിയ മലര്‍മാല്യമണിഞ്ഞതാം മാര്‍വിടത്തി- 


ലലര്‍ശരം നൂറായിരമേറെറാരു മന്നന്‍ 

അഴിഞ്ഞ മാനസത്തോടെയന്തംവിട്ട ചിന്തയോടേ- 
യരിമുല്പ്പജൂന്തലാളരികില്‍ച്ചെന്നാന്‍ 

അവളോടു മൊഴിഞ്ഞിതു ““മാധവീവല്ലരി, തരി- 
കയി! മമ മന്ദാരപ്പുവലസാതേ ml”? 136 


വന്തെ ജംതന്‍ മന്നുയി രേയോ പിറിതൊന്േറ 

കന്തം തുന്‍റും ചോര്‍കുഴല്‌ കാണാം കലൈപേണാഠം 
അന്തം തോറു മററുകു മുത്തം മവൈ 0190900 

ചിന്തും ചന്ത ത്തേമലര്‍ തേടി lougo. 


യാഴൊ ക്കംചൊര്‍ പൊന്നനൈ യാലോ രികന്‍മന്നന്‍ — 
താഴ ത്താഴാ ടാഴ്‌ന്ത മനത്താ ടളര്‍കിന്‍റാഠ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


344 കമ്പരാമായണം 


26 കലഹുമുണ്ടാക്കിക്കുററം കണവനില്‍ച്ചാത്തി,യതില്‍ 
ക്കലിതകരതുകമാളുമൊരു കമനി 
കാട്ടിലെങ്ങും തേടിത്തേടിപ്പുവിറുത്തു നറുമാല്യം 
കെട്ടിച്ച,ടിക്കണ്ണാടിയിലഴകു നോക്കി 
കാത്തിരുന്നാള്‍ കാന്തനതു കണ്ടു വന്നു കലഹത്തെ 
മാററുമെന്നോത്ത,വന്‍വരാതേററവും വാടി. 


27 മാററാരുടത കാലനൂണായ്‌ മാററിട്ടന്ന കാന്തന്‍പെരു- 
മാററത്തിനിന്നേരമെത്തിച്ചേന്നീലെന്നാലോ 
മറെറന്തിനീപ്പിറപ്പെന്നു കരുതിത്തന്നണിയെല്ലാം 
മാററിത്തന്‍െറ സഖിക്കേകിയൊരു മാനിനി. 


28 പൊന്തും കൊങ്കത്തടമേന്തി മെല്ലിട നൊന്തിട്ടം വണ്ണം 
കുന്തിക്കുന്തിക്കൈത്തലത്തില്‍ പൊന്‍കിണ്ണുവുമായ്‌ 
പൈന്തേന്മൊഴിയൊരുവള്‍തന്‍ പൈങ്കിളി പുമരക്കൊ 


ne 
: : M 
es ച്ചെന്തളിരിലൊളിക്കവേ തേടി വലഞ്ഞാള്‍. 
29 അന്നപ്പിട നട കണ്ടു തന്നേര്‍ക്കടുപ്പുതും കണ്ടി- 
ടൂന്നിദ്രരരതുകമൊരു സന്നതാംഗിയാള്‍ 152 


നാടിക്കൊണ്ടാന്‍ BOO നയന്താണ്‍ മുനിവാററാഠം 
@9S1 ക്കാണ ക്കാട്ടു നലത്താ ളൂടനില്ലാഠം 

തേടി ത്തേടി ച്ചേര്‍ത്ത AFU, നറുമാലൈ 
ചൂടി ചൂടി ക്കണ്ണുടി നോക്കി ത്തുവംവാളും. 


മറലി ക്കൂണാം UMATI വേലാ Maas യേ വന്തു 


ഉറവ” ക്കോലം പെററിലെ നെന്‍റാ ലൂടന്‍ വാഴ*വീ 


gloan ക്കൊല്ലേ AMAWA തിപ്പേ രണിയെന്നാ 
വീറലി 691019 ളൊത്തിഴൈ യെല്ലാം വിട്ടവാളം. 


ര ചൊങ്കും കൊങ്മൈ ചുമക്കം വലിയിന്‍റി 
ക്ഖി൯റ നുണ്ണിടൈ നോ 


10 


30 


31 


32 


30 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ഉല്യാനക്രിഡ s45 


“MM നന്നു നിയെന്‍തോഴി, നിന്നെക്കണ്ടാലാരുറ പഴി 
ചൊന്നീട്ടം നീയെന്തേ ചേലയുടുത്തതില്ല?”? 


നേരിയ മുണ്ടുട്ടത്തൊരു തേന്‍നേര്‍മൊഴ പരന്ന തന്‍ 
ചാരുനിതംബത്തെയാടും ഫണിയെന്നോക്കെ 
'ചാരത്തെഴ്ചം മയില്‍ കൊത്താന്‍ ചാട്ടമെന്നു ഭയപ്പെട്ട 
ചാരിനിന്നാളവളൊരു പുമരം പററി. 

ആരുമാരും കാണരുതിക്കാഴ്ചയെന്നു കരുതിയോ 
താരിന്‍തൊത്തോടൊത്തകയ്യാല്‍ പൊത്തി കണ്ണുകള്‍! 


“പൊന്നേ! തേനേ! പുമകളേ! യൊളിച്ചേന്‍ഞാന്‍ കണ്ടു 
പിടി- 


ക്കെന്നേ'യെന്നാള്‍ തന്നേരില്ലാ നല്ലാര്‍മണിയാള്‍ 
മുന്നേയൊരുപൂവല്ലിതന്‍ പിന്നേപററി,ത്തേട്ടം തോഴി 
തന്നേത്രങ്ങള്‍പൊത്തി“ക്കണ്ടെ?ന്നപഹസിച്ചാള്‍! 


ഇടംകയ്യില്‍ ഞാണോറിയ വില്ലും മറേറക്കയ്യില്‍ നിറം 
പെട്ടം ചെന്താമരപ്പൃവും താങ്ങിയ വീരന്‍ 
പിടമിഴിമാരുടയ മുഖസരോജങ്ങളാകെ 

വിടര്‍ത്തിട്ടം കതിരോനായ്‌ വിളങ്ങിട്ടന്തു. 168 


ഉന്നൈ ക്കണ്ടാ രെള്ളവ൪ പൊല്ലാ തുട്ടനീയെ൯റു 
അന്ന ക്കന്നി ക്കാടൈ val peana വാളും. 


പാകൊ ക്കുംചൊ ന്നണ്‍കലൈയാടൻ പടരല”കുല്‌ 
ആക ക്കണ്ടോ രാടര വാമെന്‍ഗയനണ്ണം 

തോകൈ ക്കഞ്ചി ക്കൊമ്പി നൊതുങ്കിത്തുണരീന്‍െറ 
ചാകൈ ത്തന്‍കൈ ADEM കല്‍ പൃതൈത്തുത്തളര്‍ വാളും. 


346 


33 


34 


35 


36 


33 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ഭമ്പരാമായണം 


വെയ്യമമൃതൊത്ത രസമാര്‍ന്ന നല്ല കരിമ്പുവില്‍ 
കയ്യിലുള്ള കാമനേയും ജയിക്കും aloe 
മയ്യേല്‍മിഴിമാരുരന്ത്കും മട്ടമൊഴി പുകശ്ശിനാര്‍ഃ 
ദിവ്യഗാനഗരിമയെശ്ശാസ്ത്രരജ്ഞര്‍പോലെ. 


ചോലകളില്‍ വരിവണ്ടി൯ പൂല്ലാരംഴലൊലി ഗോപ. 
ബാലന്‍ പോലെ കാമനൂതും കാഹളമാകെ 
നീലലോചനമാര്‍ ajay NIM കാന്തര്‍,പൈക്കൂട്ടത്തില്‍ 
മാലക്കാലത്തങ്ങു ചെല്ലും കൂററരെ പ്പോലെ. 


ഉക്കമുള്ളിലുള്ള മുനിമാക്കു കഴിവേററമുണ്ടാം 
കാക്കാന്‍ കാമന്‍ താക്കീടുന്ന വില്ലടിയേതും 
വാക്കില്‍ മാത്രമിതു സത്യംമല്ലെന്നാകില്‍ പൂവിറുക്കും 
മൈക്കണ്ണിമാര്‍പുര്‌'കവില്ലാക്കുനേര്‍ത്തീടാം? 


പുന്നമരത്തിന്മേല്‍ പുക്കളിറുക്കുവാനേറിയൊരു 
സുന്ദരന്‍െറ മനക്കാമ്പിലൊരുത്തിയേറിഃ 

ഇന്നതാക്ക തടുത്തിടാം?തടമുലയുള്ള തന്വി 
തന്നെവെല്ലാനാകില്ലറിവുയര്‍ന്നവക്കും 184 


ചെയ്യിര്‍ കൊള്ളും തെള്ളരുതച്ചെം ചിലൈയൊന്‍റു 
കൈയിര്‍ പെയ്യും കാമനും MIMo കവിനാര്‍തം 
മൈയര്‍ പേതൈ 2906 മീഴററു മഴലൈച്ചൊല്‌ 
തെയ്വ പ്പാടല്‌ ചൊറ്‌കലൈയെന്നു ത്തെരിവാരും. 


ചോലൈ ത്തുമ്പി മെ൯കുഴ ലാകത്തോടെ മേവും 
കോലൈ ക്കൊണ്ട AAG വായന്‍ കുറിയു Wa 
നീല ത്തൂണ്‍കണ്‍ മങ്ങകെയര്‍ ചൂഴ നീരൈയാവിന്‍ 
മാലൈ Spon മാല്‌ വിടൈയെന്നു വരുവാരും. 


ഉയക്ക മുള്ള ത്തുടൈയ മുനിവരാല്‌ 
കാക്ക ലാവതു കാമന്‍ കൈ വില്ലെനും 


വാക്കു മാത്തീര മല്ലതു വല്ലിയര്‍ 


പൂക്കൊയഴ വാള്‌പുരു വക്കടൈ പോതുമേ 


3 പൂങ്കഴ നന്നുതല്‌ പുന്നൈമേല* 
í ന വര്‍ നേററിനാഠം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ഉദ്യാനക്രീഡ 347 
37 ഉമ്പക്കുമൊന്നെഴുതുവാന്‍ വമ്പില്ലാതവണ്ണമഴ- 
കന്പെയെഴ്ചമൊരുവളില്‍ക്കരളം കണ്ണും 
തമ്പെരുമയോടെ ചേത്തു നിന്ന മൂലം പു പറിക്കാന്‍ 
കൊമ്പത്തേറി നിന്ന യുവരസികനുടന്‍ 
ചെമ്പവിഴച്ചുണ്ടെഴുന്നോരവള്‍ക്കു പറിച്ചു നല്‍കീ 


ചെന്തളിരും മൊട്ടുകളും പുക്കളോടൊപ്പം. 


38 വണ്ടണിക്കുഴലാളുടെ മുഖം നോക്കെയവളുടെ 
തൊണ്ടിപ്പഴച്ചുണ്ടു രണ്ടും തുടുത്തു കാണ്‍കെ 
ഉണ്ടു കോപമെന്നുകണ്ടിട്ടതുമാററാനാളാകാതെ 
ദണ്ഡായയധപാണിയൊരു വീരന്‍ പകച്ചു! 


39 ഏവമവര്‍പൂങ്കാവിങ്കലേറെ നേരം ലീലചെയ്തി- 
ട്ടേറും വെറുപ്പിയന്നുടനവിടം വിട്ടാര്‍ 
ഏറിയേറിയലച്ചിടം വെണ്‍തിരകളെഴം നല്ലൊ- 


രാറിലവര്‍ ജലക്രിഡഷ്ക്കായിത്തിരിച്ചാര്‍. 198 


37 ചിനൈയിന്‍ മേലിരു MIMS ത്തേവരാല്‌ 
വനൈയ വുമ്മരി യാല്‍വന പ്ൃവന്‍റലൈ 
നിനൈവു നോക്കമു നീക്കലന്‍ കൈകളാല്‌ 
നനൈയ്യ MIM മുറി യുംകൊയ്തു നല്‍കിനാന്‍. 


38 വണ്ടു വാഴ്‌കഴലാണ്‍മുക നോക്കിയോര്‍ 
തണ്ടു പോര്‍പ്യയ ത്മാന്‍റട്ട മാററിനാ൯ 
ഉണ്ടു കോപമെ ൯റുള്ള ത്തുണര്‍ന്തവഠം 
തൊണണ്ടെ വായി ററുടിപ്പൊന്‍റു ചൊല്ലവേ 


39 ഏയും തന്മൈയ രിവ്വകൈ യാരെല്ലാം E 
Qo തണ്ണ്ണിഗറ്‌ ചോലൈ തുറുമലര്‍ [ 
വേയും ചെയ്‌ കൈ വെറുത്തനര്‍ വെണ്ടിരൈ 

പായും തീം പുനര്‍ പണ്ണെ ചെന്‍െറയ്‌തിനാര്‍. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ജലക്രീഡ 


1 ammos തങ്ങിട്ടം നീര്‍ച്ചാലു നോക്കിയ- 
മ്മധുപകലമാര്‍പ്പിട്ട പൊന്തുമാറങ്ങനെ 


വിനയറുതി!ചെയ്തിട്ടം വിണ്ണവര്‍ നാട്ടിലെ- 
ജ്ജനതതികൾ നാണിച്ചു നില്ലമാറങ്ങനെ 
തരുണകുലമാമലര്‍പ്പങ്കാവില്‍ നിന്നുട൯ 
കരികരിണിമാരെന്നപോലവേ പോകയായ്‌! 


2 സരിദമലചുഡസമാനന്‍ മഹഷിയ- 
Pe ന്നരിയ amama ശപിച്ചതുമുലമായ്‌ | 
സുരനഗരസമ്പത്തുമൊത്തമരാംഗനാ- i 
നികരമധിദുഗ്ധാബ്ലി മുങ്ങിന പോലവേ 
സുമസ്രഭി നീരലരച്ചാത്തിലാ മങ്കമാര്‍ 
സുകരസുഖമജ്ജനം ചെയ്ത കൊണ്ടീടിനാര്‍. 


അസിതകുസുമം പോലെ ലോചനം മിന്നിയാ 
ലസിതമഷിയാന്ന കണ്ണല്ലലം പോലെയായ്‌ 


പുനല്‌ വിളയാട്ടപ്പടലം. 


പുനൈമലര്‍ ത്തടങ്ക ണോക്കി പ്ൃൃശല്‌വ ണ്ടാത്തു പ്പൊങ്ക 
വിനൈയറു തുറക്ക നാട്ടു വിണ്ണവര്‍ DMA നാണ 
അവാ മണങ്ക നാരു മമ്മലര്‍ ച്ചോലൈ ming 
വനകരി പിടികളോട്ട വരുവന വെന്ന വന്താര്‍. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ജലക്രീഡ 


വികസിതസരോജത്തിനൊപ്പം മുഖങ്ങളും 
മുഖസദൃശമായി വിളങ്ങി സരോജവും. 


നളിനഭവയെന്നപോല്‍ കാന്തന്‍െറ മാറിലും 
വിലസി ഭൂജസീമ്‌നി ജയലക്ഷ്മിപോലെയ്ും 
സലിലസിതപാളികള്‍ പാളപോല്‍ച്ചിന്തവേ 
കളമൊഴികള്‍ കാന്തരെപ്പുല്‍കി മീന്‍ തുള്ളവേ. 


ചിലര്‍ സുരഭിചുണ്ണങ്ങള്‍ തുകിനാ൪ വണ്ടുകള്‍ 
കലപിലനെയങ്ങുമുരണ്ടു കൂടിടവേ 
മലരണിമനോഹരമാല്യങ്ങള്‍ .ചൂഴ്‌ന്നെറി- 
ഞ്ഞലകളെയലം മുറിച്ചങ്ങു നീന്തി ചിലര്‍. 
കവിള്‍ നിറയെ വെള്ളം നിറച്ചുംതി കാന്തരെ- 
ക്കളിവിരുതു കാട്ടിക്കളിപ്പിച്ചിതു ചിലര്‍. 
കമലകലികോപമം കൈക്കമ്പിളാക്കിയ- 
ങ്ങമലജലമാനനത്തിങ്കലെററീ ചിലര്‍. 


മുളയൊടഴകേന്തിട്ടം തോളെഴും തന്വിയാ- 
ളളകനിര കൈത്തലം കൊണ്ടു നീക്കി സ്വയം 
കളമൊഴികളേവം മൊഴിഞ്ഞാള്‍ “വരിക നീ 
കളി പലതുമാടാം കളഹംസി! മത്സഖി!”” 


ചെയ്യതാ മരൈക ളെല്ലാം തെരിയവര്‍ മുകങ്കഠം പൃത്ത 
തൈയലാര്‍ gami ചെയ താമരൈ പൂത്ത വന്‍റേ. 


താളൈയേയ്‌ കമല ത്താളിന്‍ മാര്‍പുറ TOFA വാരും 

തോളൈയേ പററി വെററി ത്തിരുവൌ CODI വാരും 
i i oe 

യാളൈയേ വിരിന്ത തെന്ന ywn രുന്തു വാരും 3 


വാളൈമീ രകളവഞ്ചി മൈന്തരെ DORA വാ 


ത 
പിന്നത്ത? 1 


349 


32 


i CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


350 കമ്പരാമായണം 


ജലകണിക, പുഞ്ച്യണങ്ങാന്നു മിന്നുന്നതാം 


മുലയിണയില്‍ വീണതും താങ്ങാതെ മാഴ്‌കിനാള്‍. 


7 പവിഴമണി താമരത്താരു, ചെന്തൊണ്ടിയും 
കവിയുമഭിമാനം വെടിഞ്ഞ ചുണ്ടൊത്മവര്‍ 


കുവലയവിലോചനരമ്യമാര്‍ കന്നലിന്‍ 
ചുവ കലരുമഞ്ചിതം കൊഞ്ചലിയന്നവര്‍ 


കയല്‍നിറയ്യമാ നീര്‍ത്തടാകങ്ങള്‍ കാണ്‍കവേ 
കണവരൊടു കൌതുകം പൂണ്ട ചോദിക്കയായ്‌; 
“കളി മൊഴികള്‍ ചൊല്ലുകയല്ലെന്തുപൊയ്‌കയില്‍ 
കരിമഷി യെഴ്ചം കണ്ണു കാണുന്നു നീളവേ?”' 


8 മധുഭരിതമന്ദാരമാല്യമണിഞ്ഞവള്‍ l 
മധുരതരലാവണ്യധാമമായ്‌ MMEA 
മലിനരഹിതാംബുവില്‍ തന്നിഴല്‍ amgsad | 
കലിതകുതുകത്തൊടേ സുസ്തിതം തൂുകിനാള്‍ 
““നുതലഴകിയോളിവളെന്‍ തോഴി, ഞാന്‍ ചിരി- 
ച്ചുളവിലിവള്‍ പുഞ്ചിരി Mame സുന്ദരി.” 


കുലയുവതിയുള്ളം കുളിത്തുടന്‍ തന്നുടെ 
മുലയണിമനോഹരഹാരമൊന്നേകിനാള്‍. 


9 മണികളണികുണ്ഡലം മണ്ഡലമാളവേ- 
യണികനകഹാരങ്ങന്‍ മിന്നലിളക്കവേ 52 


അന്നത്തെ വരുതി യെന്നോ ടാടവെ ന്‍റഴൈക്കിന്‍റാരും 
പൊന്നൊത്ത മുലൈയിന്‍ വന്തു 24991900 വുളൈകീ ന്‍റാരും 


പണ്ണുളൂര്‍ പവള ത്തൊണ്ണ്ടെ പങ്കയം പൂത്തു തന്ന 
വണ്ണ വായ്‌ ക്കുവളൈ യൊണ്‍കണ്‍ മരുങ്കിലാ ക്കരുമ്പി 
ണ്ളിറൈ കയലൈ നോക്കി യോടുനീര്‍ ത്തടങ്കട* 


കെല്ലാം 
കണ്ടള വാങ്കൊ ലെന്‍റു കണവരൈ വിനവു വാരും. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ജലക്രീഡ 3551 


ഗിരിമുകളില്‍നിന്നും മയുരങ്ങൾ പോലവേ 
തരുണികളനാകലം താരണി വേണികള്‍ 
തരുണരൊട്ട ചേരുവാനാശിച്ചുപോയിനാര്‍ 
തെളിമ കലരും തടാകത്തിന്‍ തടങ്ങളില്‍. 


10 അവിടെയൊരു തെറെറന്തു ചെയ്തപോല്‍ കാന്തനെ- 
ന്നറിവതിനരിപ്പമാം; കാന്താംഗി കാന്തയാള്‍ 
വെറി കരുതിയത്തടാകത്തില്‍ ത്തഴച്ചിട്ടം 
നറുമലരിടയ്ത മറഞ്ഞു നിന്നീടിനാള്‍. 
കമലസുമമേതു തന്‍ കാമിനി ത൯മുഖ- 
കമലസുമമേതെന്നു കാന്തന്‍ തിരകയായ്‌ . 


11 കനകവലയങ്ങളും ശംഖവളകളും 
കളകളരവംകൊണ്ടു വണ്ടു പുലമ്പവേ i 
അലകളിളകുന്നതാം നീരിലൊരു നാരി- Pet 
യാഴ്‌ന്നു മുങ്ങിടവേ നീങ്ങിയ മേഖല x f 
പരിമൃദദലപാദതലങ്ങളില്‍ച്ചുററവേ 
പാമ്പെന്നു നണ്ണി നടുക്കമിയന്നുപോയ്‌, 


12 അമൃതമഥനത്തിലമത്ത്യാംഗനാഗണം 
ചുഴലെയെഴ്ചമാമഹാമന്ദരം പോലവേ 70 


18, ശു ഡിം പിള 


വണ്ടഴല"* കോരൈ മാതര്‍ മൈന്തര്‍തം വയിരത്തിണ്ടോഠം 
തണ്ടക SPAY മാശൈ പ്പനറ*കരൈ ചാര്‍കി ന്‍റാരും. 


അങ്കിടൈ യുററ കുററം യാവതെ ന്‍ററീത റേററാം 


മങ്കൈയോര്‍ കമല ച്ചുഴന്‍ മറൈറ 
amw മുകമെ ന്‍േറാര നൈയ്ുററു 


wW MIVD 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


352 കമ്പരാമായണം 


കനകരചചിതാംഗദമാന്നൊരു മന്നവന്‍ 
കമനിമണികള്‍ ചുഴ്‌കെയ്യയര്‍ന്നിതു പൊയ്‌കയില്‍. 


13 gmas വിളങ്ങും ചൊടികളില്‍പ്പുഞ്ചിരി 
പൊടിയുമലസാംഗിമാരാററില്‍ നീരാടവേ 
തടമുലകളോളമിളക്കി നില്ലോരുടെ 
നടുവിലൊരു മന്നന്‍ വിലാസി വിളങ്ങിനാന്‍. 
മട്ടമലരു വേലിയായുള്ള കാട്ടാററില- 
പ്പിടികള്‍ വളയുന്നതാം മാതംഗമെന്നപോല്‍. 


14 വനമയില്ു വന്മദം തള്ളിട്ടം വാരുററ 
വാരിദം വമ്പുകളെല്ലാം വെടിഞ്ഞിട്ടം 
വളരൊളിയെഴ്ും കൂന്തലേവമുള്ളോര്‍ ചുഴ്‌കെ 
വന്നു വിളങ്ങിയൊരു യുവമന്നവന്‍ 
വടിവിയലുമനവധിക താരങ്ങള്‍ മിന്നിട്ടം 

wy വാനവഗംഗയില്‍ വാര്‍തിങ്കളെന്നപോല്‍. 


15 നിജനയനരമ്യവിലാസങ്ങളാല്‍പ്പരം 
k നീരലര്‍ബാണബാണങ്ങള്‍ തൊടുക്കുവാന്‍ 
നിപൂണതരയൊരുതരുണി പലരമണിമാരുടെ 
നിരയിലതിസുന്ദരിയായി വിളങ്ങിനാള്‍ a8 | 


കടൈന്തനാ ഇമിഴ്‌തി നോട്ടം കടലിടൈ വ 


W തോ൯റും 
മടന്തൈയര്‍ ചൂഴ നീന്‍റ മന്തരം പോല മാര 


താ. 


തൊടിയ്യലാം കമല ച്ചെജെ തുനകൈ തുവര്‍ത്ത ചെവ്വായ* 

ക്കൊടിീയ്മലാ AGH നല്ലാര്‍ കഴാത്തൊരു കുരിശി MaI 
കടിയുലാം കമല വേലി BDH കാനിയാററു 

പ്വിടിയെലാം ചൂഴ mino പെയ്‌മത യാനൈ യൊത്താന്‍ 


& 


15 മേവലാം തകൈമൈ ത്തല്ലാല* a 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


18 


17 


18 


16 


നിരവധികനീര്‍പ്പുക്കള്‍ നിന്നിട്ടം പൊയ്‌കയില്‍ 
നീരജസൂനം വിടന്നതു പോലവേ, 


നിശിതതരമസിലതയെ മൂര്‍ച്ചയില്‍ വെന്നിട്ടം 
നീലായതനേത്രമുള്ളൊരു സുന്ദരി 
നിബിഡതരമായുരപിഞ്ചരികാകുന്തളം 
നിരുപമിതമോഹനശ്യാമളമാന്നെഴ്ും 
നിജസഖികളൊട്ടസലിലലീല ചെയ്തിടവേ 
നീരിലെഴ്ചന്നു നിന്നീടിനാള്‍ തെല്ലവൾ 
നിറയെയിതള്‍കലരുമതി സുന്ദരസുനങ്ങള്‍ 
നിളെത്തഴച്ചിട്ടം കല്പകവല്ലിപോല്‍. 


രഥവിശദജഘനതലമുടയവ,ളിളന്നീരു 
ലജ്ജിക്കുമാറുള്ള മാറുകളള്ളവള്‍ 
അപരയൊരുലലനയില്ുമൊരുപൊഴതു കാണാത്തൊ- 
രാരമ്യരൂപസ്ുഷമയെഴുന്നവള്‍ 


തെളിമംയെഴുമമലജലമതിലവള്‍ മലര്‍ന്നങ്ങു 
തെന്നി നീന്തി മുലത്തട്ട കാണുംവിധം 


അവളുടയവദനമതു പൊഴതു ജലബിംബിത- 
മമ്പിഭിപോലെ വിളങ്ങി വിലസിതം. 


മലകളൊട്ട പട കരുതുമുന്നതമാം Geos 
മാനിനിമാര്‍ ചേല മുററും ജലനവും; 108 


പാവൈമാര്‍ പയന്ത കോല പൃണ്ണൈയിര്‍ പൊലിവാഠം വണ്ണ- 
പ്ൃൃവെലാ മലര്‍ന്ത AIW AAH ത്താമരൈ പൊലിവ തൊത്താറഠാ. 


മിടലുടൈ ക്കൊടിയ വേലേ യെന്നലായ്‌ മിളിര്‍വ തത്ത 
ചുടര്‍മുക ത്തുലാവു കണ്ണാ ടോകൈയര്‍ ചൂഴ നിന്‍റാഥം “gt 
മടലുടൈ പ്പോതു കാട്ടം വളര്‍കൊടി ചലവും ചൂഴ y 


പാരിടൈ ച്ചെന്‍റും ഒ 
y | താടമൂഴ്‌ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


954 j കമ്പരാമായണം 


ഘടതുലിതകുചയുഗവുമേവം പലവക 
പടപൊരുതിയൊന്നൊന്നുവിങ്ങി ഞെരുങ്ങവേ 
തപേരിധി കവിയുയമിതി പൊങ്ങീ ജലം Go 
തദ്ദേശമെങ്ങും പരന്നുലാവീ പരം. 


19 അധരപുടരാഗമഴിഞ്ഞു വിളര്‍ത്തു പോ- 
യംഗരാഗത്തൊട്ടമാടയഴിഞ്ഞു പോയ്‌ 
അതു OPA ലോചനം ചെങ്ങീ മുലകളി- 
ലാര്‍ന്ന പത്രാവലി മാഞ്ഞു മറകയായ്‌ 
അനുകരൊടു ചേരുന്ന മട്ടിലായ്‌ മങ്കമാ- 
രങ്ങനെ പൊയ്‌ കയില്‍ച്ചേന്നു കിടക്കയാല്‍. 


(YMER) 


20 ജ്ഞാനികളോടു ചേരുന്ന കേവല൯ 
ജ്ഞാനിയായ്‌ത്തീന്നവെന്നതു ഞായമേ 


തേനും കസ്‌തൂരി തേക്കകിലിന്‍ മണം 
മീനുകളാന്നു; വേറൊന്നു വേണമോ? 


മിക്ക മന്നോരി൯ മെയ്യണിച്ചാന്തൊട്ട 
വുക്ക മങ്കമാര്‍ മാറണിക്കുങ്കുമം 
ചേക്കയാല്‍ നീലക്കാര്‍മുകില്‍മേല്‍ച്ചെന്നു 
നില്ലും ചെമ്മാനമായി തടാകനീര്‍. 


മുലൈക SWAI മുന്തി നെരുങ്കലാല്‌ 
നിലൈക SMD പരന്തതു നീന്തമേ. 


ചെയ്യ വായ്‌ വിളര്‍ പ്പക്കണ്‍ ചിവപ്പുറ 

aay രാക മഴിയ ത്തുകിനെക- 

ത്തൊയ്യിന്‍ മാമുലൈ മറങ്കെയര്‍ തോയ്‌തലാല'* 
പൊയ്‌കൈ കാതറ്‌ AHIEM Bo പോന്‍റതേ. 


_ 20 ആന തുയവ രോടുട നാടിവാര്‍ 
s  നീരവ രാകവര്‍ നന്‍റരോ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ജലക്രീഡ 355 


22 കാകതുണ്ഡവും ചന്ദനച്ചാറിവ- 
യാകെ നീരിലലിഞ്ഞതു കാരണം 
നാകനാരീസമാനകള്‍ തന്നുടല്‍ 
ചാണയില്‍ത്തേച്ച രത്തമായ്‌ മിന്നിപോല്‍. 


23 കോളരിക്കൊത്ത വീരനാം കാന്തന്‍െറ 
തോളണിച്ചാന്തലിഞ്ഞു കാണ്‍കവേ 
കാളും കോപത്താല്‍ കണ്ണു ചുവന്നുപോയ്‌ 
കാമിനിക്കന്യാസംഗമശങ്കയാല്‍, 


24 ശൂമണം തങ്ങിപ്പുമ്പൊടി ggo 
QO താമരത്താരുകള്‍ തത്തിട്ടം 
തൂമ തേടും കുളിര്‍പ്പൊയ്ത MDA 
കാമത്താല്‍ച്ചുട്ടം തീക്കളമായിതു; | 


25 താര്‍മകളെത്തന്‍ തൃമ്പിക്കരംകൊണ്ടു 
തണ്ണിരാട്ടം ഗജേന്ദ്രനെപ്പോലവേ 
താരൊളിത്തനിമാലയണിഞ്ഞുള്ള 
താരമ്പതുല്യനായൊരു തമ്പുരാന്‍ 138 


| 22 കാക തുണ്ട നറും കല വൈക്കളി 
ആക മുണ്ട തടങ്കലു നീങ്കലാല” 
പാക ടൈന്ത പനിക്കവി വായ്‌ച്ചിയര്‍ 
വേക ടഞ്ചെയ്‌ മണിയെന മിന്നിനാര്‍ 


23 പായ രീത്തിറ ലാന്‍ പശും ചാന്തിനാല* as sae 
തുയ പൊറ്‌പുയ ത്തുപ്പൊതി തുക്കുരി 

മീയ രിത്തു വിളക്കവൊര്‍ മെല്ലീയല്‌ a 
ചേയ eismo കണ്‍കഠാ ചിവന്തവേ 


കതംപ 09000110 


Pt 


poo 08 താനി ടോ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


956 കമ്പ്രാമായണം 


തന്വിതന്‍ തഴക്കൂന്തലില്‍,ത്തന്‍കരം | 
തന്നിലാക്കിയ കണ്ണീര്‍ ചൊരികയായ്‌ം 


26 ലളിതയാനത്താല്‍ തങ്ങളെത്തോല്ലിച്ച 
ലലനമാര്‍പദത്തോടൊപ്പമിങ്ങനെ 
നളിനസുനങ്ങള്‍ കണ്ടരയന്നങ്ങള്‍ 
മിളിതകോപമവയെ മെതിക്കയായ്‌ . 


27 പൊന്‍കലശത്തി൯ചുററില്ം നുലിനാത 
തങ്കരേക്കിടു മട്ടിലായ്‌ കൊങ്കകള്‍ 
കുങ്കമാദിയഴിഞ്ഞു നഖക്ഷതം 
തങ്കിക്കാമുകര്‍ കണ്ടു വലഞ്ഞു പോയ്‌! 


28 തിങ്ങിട്ടമിതള്‍ വിട്ട ചെന്താരൊളി 
തങ്ങും തന്‍കരംകൊണ്ടൊരു മന്നവന്‍ 
ഭംഗിയോടൊരു QE കാട്ടിയുടന്‍ 
ത൯കമനിയോട്ട സങ്കേതം ചൊല്ലവേ 
തന്‍കളിത്തോഴി നീട്ടിയ കണ്‍കളാല്‍ 
et മങ്കയാളവളോതി മറുപടി. 154 


“a ചെയ്യ താമരൈച്ചെല്‌വിയൈ ത്തീംപുനല്‌ 
a കൈയി നാട്ടും കളിററര ചെന്നവേ 


21810 മെന്നടൈ തോറ്‌ക നടന്തവര്‍ 
ഒളികൊറഠാം ചീറടി യൊപ്പന വാമെന 
വീളിവു തോ൯റ മിയപ്പന tamom 
നളിന മേറീയ നാകിള വന്നമേ. 


എരിന്ത ചിന്തൈയ രെത്തനെ തെന്‍കെനോ 
അരിന്ത കൂറുകി രാലഴി ചാന്തുപോയ്‌ 
_ത്തെറിന്ത കൊങ്കൈകഠം ചെവ്വീയ നല 
ന്ത പൊറ്‌കല ശംകളൈ മാനവേ. 


പുടൈ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy % 


ജലക്രീഡ 387 


29 


30 


31 


32 


29 


30 


തള്ളിയോടിയലന്തുമലനീരി- 

ന്നുള്ളില്‍ മുങ്ങി മറയ്യം ചെന്താമര 
പുള്ളിമാന്‍മിഴിമാര്‍മുഖം കണ്ടേററ- 
മുള്ളില്‍ നാണം കലര്‍ന്നൊളിച്ചീട്ടന്നോ? 


അങ്ങനെയെത്തി നീരാടി മന്നരു- 
മംഗനമാരു,മങ്ങെഴ്ും OIYP 
മങ്ങിപോലുള്ളമായവര്‍ കേറവേ 
തങ്ങള്‍ക്കുള്ളണിയാടകള്‍ ചാത്തവേ. 


താരകകളും ചന്ദ്രനുമില്ലാത്ത 
വാനമെന്നതുപോലെയ്യമപ്പൊയ്‌ക 
താമരത്താരു പൊയ്‌ പോയ പോലെയ്യ- 
മായിതായവരെല്ലാമൊഴിയവേം 


മാന്മിഴിമാരും കാന്തരും നീരാടും 


മേന്മ നോക്കിക്കതിരവനന്നേരം 
വിണ്ലടി ang മീനാളമാഴിയില്‍ 
ചെമ്മേ ചാടിക്കുളിച്ചരസിക്കുവാന്‍. 170 


തള്ളി യോടി യലൈതട്ട മാറലാല” 
തെള്ളൂ നീരീന്‍ മുഴുകുചെ ന്താമരൈ 

പുള്ളി മാനനൈ യാര്‍മുകം പോലകിലാതു 
ഉള്ളി നാണി പൊളിപ്പന പോന്‍റവേ. 


ഇനൈയ വെയ്‌തിയിരുംപൃന ലാടിയ 
വനൈക BoI മൈന്തരു മാതരും 
അനൈയ നീര്‍വറി താകവ ന്തേറിനാര്‍ 
പുനൈന റുന്തുകില്‌ പൂണൊട്ടം ടിന, 


y 


+ <i 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


358 കമ്പരാമായണം 


33 ഈററമില്ലാതെ, മാററാരെവെല്ലാതെ 
തോററ മന്നര്‍പോൽ, നാരീമുഖത്തോടു 
ഏററു തോററു മറഞ്ഞൊരുവെണഞ്ഞതി- | 
യൂററം പുണ്ടുതിരിച്ചുദിച്ചാ൯ തദാ. 174 


33 ആററ ലിന്‍മൈയി നാലഴി ന്തേയുന്തം 
വേററു മന്നര്‍ത മേല്‌വരും വേന്തര്‍പോല്‌* 
F ഏററു മാതര്‍ മുകങ്കളൊ ടെങ്കണും 
SPPE തോററ ചന്തീരന്‍ മീളവും തോററിനാന്‍. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy "a | 


മധുപാനം 


1 വെണ്ണിറമാന്ന മധുരസം പോലെയും 
കണ്ണിനു കാണാകും ഗിതം പോലെ 
ഉള്ളിലെക്കാമം കവിഞ്ഞൊഴ്ചകും പോലെ 
വെണ്ണിലാവെങ്ങും പരന്നു ചാലെ. 


2 കൂടിക്കഴിവോക്കു പീയൂഷകമായ്‌, കാള- 
കൂടമായ്‌ വിട്ടപിരിഞ്ഞോര്‍ക്കാകെ 


ടല്‍കലന്നോക്കു ദുതിയായ്‌ ചന്ദ്രിക 
പാടേ പരന്നു പുവമ്പന്‍ചൊല്ലാല്‍, 


8 ആറെല്ലാം ഗംഗയാ,യാഴി മുഴുവനും 
വാരുററ പാല്‍ക്കടലായിം കുന്നോ 
മാറീ പുരാരിതന്‍ കൈലാസശൈലമായ 
CAIHOADOM IA നിലാവിന്‍ പുകഴ്‌? 12 


ഉണ്ടാട്ടപ്പടലം 


1 വെണ്ണിറ നറൈനിറൈ വെള്ള മെന്നവും 
പണ്ണിറം ചെറിന്തിടൈ പ്പരന്ത തെന്നവും 
ഉണ്ണിറൈ കാമമി ക്കൊഴുകി റെറന്നവും 

തണ്ണിറൈ നെട്ടനിലാ ത്തഴൈ ത്തെങ്കമേ. 


കലന്തവര്‍ 0 na 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


360 കമ്പരാമായണ 6 


4 ദിക്കെല്ലാം വെണ്മയില്‍ മുങ്ങി ചരാചര- 
k 
മൊക്കെയും വെണ്ണിറക്കോലമാണ്ടയ 
ഇക്കണ്ട പാരാകെ ക്കാമന്‍ പിറന്ന നാള്‍ 
ചൊതക്കൊണ്ടു ചുററിയ വെള്ളാടയായ്‌. 


5 താരകസുന്ദരം മുത്തുകള്‍ കൊണ്ടതി 
ചാരുവാം പന്തലി൯ തുനിഴലില്‍, 
മേലാപ്പായ്‌ കാര്‍മുകില്‍ തിങ്ങിയ ചോലയാം 
നീലത്തിരശ്ശീല ചൂഴെ നില്‍ക്കെ 
വെള്ളപ്പളുരംകള്‍ പാകിയ കാട്ടകള്‍- 

k ക്കളളിലെപ്പുപ്പന്തല്‍ പൂകിയവര്‍. 


E l | 

att 6 പൂമണം ചിന്തുന്ന കുന്തളമുളളവര്‍ 3 
പൂമലര്‍ മെത്ത വിരിച്ചതിന്മേല്‍ 

വൂവമ്പ൯ ത൯കേളിയാടുവാനാശിച്ചു, 


പൊന്നിനാല്‍ത്തിത്ത ചഷകം തന്നില്‍ 
പുത്തന്‍ മധുരമധുരസമാവോളം 
വൂരിച്ചു മന്ദം കുടി തുടങ്ങി. 


7 വിണ്ണിലെപ്പെങ്കൊടിമാരും വിദ്യാധര- 
പ്പെണ്ടണിമാരും കൊതിച്ചുപോകും 


4 എള്ളരും തിശൈകളോ ടിയാരും യാവൈയും 
കൊളൈളവെ ണ്ണിലവിനാര്‍ കോലം കോടലാല്‌ 
വള്ളുറൈ വയിരവണ്‍ മകര കോതന൯ 
വെള്ളണി യൊത്തതു വേലൈ ഞാലമേ 


8 തയങ്കതാ രകൈപുരൈ തരള നീഴലും 
? (Be eae മിടൈന്ത കാ വെഴിനി ചുഴലും 
തയങ്കാം പോന്‍ 8098100181 അടുത്ത കാനമും 
UWB പൂം പന്തരു മകളി രെയ്‌തിനാര്‍. 


ie 


മയ പ 
CC-0. In Public Domain. Digtized by Muthulakshmi Research Academy റൂ ii 


മധുപാനം 361 


മന്നിലെ മങ്കമാര്‍ മദ്യം നുകന്നു പും- 
കിണ്ണത്തില്‍നിന്നു വണ്ടെന്ന പോലെ. 


9 ചന്ദ്രികാസുന്ദരമായ ചഷകം കൈയ്‌- 
ച്ചെന്താരുകൊണ്ടു ചെമന്നു പോയി 
പൈന്തേനായ്‌ മദ്യമൊരുവള്‍ കുടിക്കവേ 
പന്തിയിലായതമൃതമായി. 
സുന്ദരിയാമവള്‍ മയ്‌ക്കണ്ണു മദ്യത്തിന്‍ 
കാന്തിയാലാകെച്ചെമന്നുപോയി! | 


. 9 ദാമമൂഗനാഭിസരരഭമാണ്ടകില്‍_ | 
| ദ്ധൃമവ്യമേററ വാര്‍കൂന്തലള്ളോള്‍ | 
സാമജഗാമിനി സേവിച്ചാള്‍ മാധൃര്യ- 

j 

. ധാമമദകരമദൃന്ധാരം 


ഹോമകുണ്ഡത്തില്‍ നെയ്യെന്നപോലാമധു- 


കാമാഗ്നി കത്തിജ്വലിപ്പിക്കയായ്‌ം 
(വൃത്തഭേദം) 


10 വിഷമാര്‍ന്ന നെടും നോക്കുമമുതാന്ന തെളിവാക്കും 
വിളങ്ങുന്നോക്കുള്ള മയസ്ദ്യ൦ പോലാക്കു മരവട്യം? 


മാനുടൈ നോക്കിനാര്‍ വായിന്‍ മാന്തിനാര്‍ 
GOTAAS മലരിടടെ ത്തേന്‍പെയ്‌ തെന്നവേ. 


ഉക്കപാല്‌ പൂരൈ നിലാ വൃണ്ട വള്ളമും 


പ്പക്കതേ നമീര്‍തമായ്‌ പ്പൊലിന്ത 
i E ee 
9 താമമു MINJO പ യു 
_ തുമമുണ്‍ കഴലിയരു 


$62 


11 


12 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കനിരാമായണിം 


വിധുകലാഫാലമുള്ളോളൊരുവള്‍ത൯ നിഴല്‍ തെളി- 
മധുവിങ്കല്‍ കണ്ടു പാവം പറഞ്ഞിതേവം:- 
“മധുരവചനേ! സഖി! മടിക്കേണ്ട വന്നാലും നീ 
മധുപാനം വേണ്ടുവോളമാസ്വദിച്ചാലും””. 


അതികൃശമദ്ധ്യയായോള്‍ മറെറാരുത്തി നിജാളകം 
മതിമുഖം തൊണ്ടിച്ചുണ്ടും നീണ്ട കണ്‍കളം 
മതിസമമായ മധുചഷകത്തിലതേ വിധം 
പ്രതിഫലിച്ചതു കണ്ട മയങ്ങിച്ചൊന്നാള്‍: 
“മതിമതി മതിഭ്രമം, മതിമുഖിയെനത്തു ചെയ്‌ വി- 
തതിലതാ AW, നിനക്കാവോളമുണ്ടേ. 
അരുതരുതനുചിതമുച്ഛിഷ്ടും നീ കഴിക്കരു””- 

തിതി മുല്ലമലര്‍ച്ചിരി പൊഴിച്ചു നിന്നാള്‍. 


നിറനിലാക്കററ പാഞ്ഞു മണിമയചഷകത്തില്‍ 
നിറഞ്ഞതു കണ്ടു മധ്യവെന്നു നിനച്ചു 
നിറമേനിയാളാമൊരു മാനിനിയാള്‍ കുടിക്കവേ 


നിറം കെട്ടു നാണിച്ചുപോയ്‌ പലര്‍ ചിരിക്കെ. 


വീണാവേണുസ്വനമാകെ നാണിച്ചിട്ടം വാണിയാന്നോ- 
രേണാക്ഷിതന്‍ കരിനിറക്കണ്ണുകൾ രണ്ടും 164 


ത്തടനൊക്കു നിഴലൈ പ്പൊ൯ചെയ? തണ്ണറും തേറല്‌ വള്ളത്തു 
ഉടനൊക്ക വുവന്തു നീയു മുണ്ണുതി തോഴി യെന്‍റാം൦ം. 


അച്ചനുണ്‍ മരുജം ലാളോ രണങ്കനാ ളളകപന്തീ 
നച്ചുവേര കരുകട്‌ ചെവ്വായ്‌ നകൈ മുക മതുവു ട്ടോന്‍റ 
പ്പിച്ചിനീ യെ൯ചെയ്‌ തായി പ്പെരുനറ വിരുക്ക വാളാ 


ച്ചീലൈ നുകര്‍തി യോവെ ന്‍െറയീററരും പിലങ്ക നക്കാഠാ 


ലാ നകൈചെയ്‌ തേശ പ്പൊരു ൫ 
apne ae 
> 182 ൬ വെള് 
പാ൯റു svo 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മധുപാനം 363 


നീലേന്ദിവരദളങ്ങള്‍ കലന്ന മദിരതന്നില്‍ 
നിഴലിക്കെ വണ്ടെന്നോത്തു വിരണ്ടിതേററം. 


14 മദിരാക്ഷിയൊരുത്തിയാ മദിരയില്‍ മിന്നിട്ടം വെ- 
ഞ്ഞതിബിംബം കണ്ടു ചൊന്നാൾ മതിമയങ്ങി: 


““മതി ഭയ,മഭയം ഞാനരുളവന്‍ സപ്പഭീതി- 
യതിനാലേയല്ലീ വന്നിങ്ങൊളിച്ചു നീയും?” 


15 അഴിയുമറിവിനാലോ മാഡ്ൃത്താലോ, നദിയിലെ- 
ച്ചുഴിയെന്നു തോന്നും നാഭീതലമെഴന്നോള്‍ 
പൊഴിയും തേന്‍ചോരും മലര്‍പ്പന്തലിന്നിടയില്‍ത്താഴെ 
വഴിയും നിലാവു വാങ്ങാനെടുത്തു പാത്രം! 


16 മിന്നലിടയാന്നോളൊരു കന്നല്‍മൊഴി മൊഴിഞ്ഞ വാ- 
ക്കൊന്നൊന്നായി മാറിമാറിക്കുഴഞ്ഞുപോയി 
പൊന്നരഞ്ഞാണഴിച്ചവള്‍ പുമാലയരയില്‍ ചുററി- 
പ്പൊന്നാടയുരിഞ്ഞു പുരികുഴലില്‍ ചാത്തി. 188 $ 


താട*കരും കുവളൈ തോയ്‌ന്ത തണ്ണുറൈ ച്ചാടി യുട്ടന്‍ 
വാട*കണീ നിര്‍ലൈ ക്കണ്ടാഠം വണ്ടെന വോച്ചു &»'1000900. 


നന്നു", 


14 കളിത്തകണ്‍ മതര്‍പ്പ വാാങ്കാര്‍ കനംകഴൈ കള്ളി നുള്ളാല്‌ 
വെളിപ്പട്ട കിന്‍റ കടെചി വെണ്മതീ നിഴലൈ നോക്കി 

അളിത്തന നപയം വാന ത്തരവിനൈ യഞ്ചീ നീ വന്തു E 
ഒളിത്തനൈ യഞ്ച ലെന്‍റാങ്‌ കിനിയന ദ്ൃണര്‍ത്തു തിന്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


364 കമ്പരാമായണം 


17 വെഞ്ഞതി av, കൊതിച്ചു വീണുപോയെന്നോത്തു 
ചൊന്നാൾ 


പെണ്ണി തന്‍മുഖ ഛായ പാത്രത്തില്‍ കാണ്‍കെ 
“മന്മനോനായകനോട്ട കലഹിക്കെച്ചൂട്ടുനിററും 


തന്മ വിട്ട തണുത്താല്‍ ഞാന്‍ തരുവന്‍ മദ്യം." 


18 എള്ളിന്‍പുവിന്നൊത്ത മൂക്കിന്നഴകേലുമൊരുവള്‍ ത- 
നനുള്ളംകൈയ്യു വിറകൊണ്ടു മധ, രൂകിപ്പോയ്‌ 
ഉള്ളം മയങ്ങിയ മൂലമുള്ളിലുണ്ടെന്നോത്തു വീണ്ടും 
വെള്ളിപ്പാത്രം വാങ്ങിയവൾ ചേര്‍ത്തു ചെഞ്ചുണ്ടില്‍. 


19 വണ്ടിന്‍കൂട്ടം വാനത്തോളം പൊന്തി,പ്പിശുക്കന്‍െറ 
മുന്നില്‍ 
i തെണ്ടിക്കൂട്ടമെന്നപോലെ മുരണ്ടുനില്ലെ, 
തണ്ടാരൊളിച്ചുണ്ടു തുറക്കാതൊരുത്തി ചെങ്ങഴിനീര്‍- 
ത്തണ്ടു കൊണ്ടു മധ്യവെല്ലാമുറുതിക്കൊണ്ടാള്‍. 


ജലചരപക്ഷികുലസമാകുല കമലിനീ- 
ജലത്തില്‍ മത്സരിച്ചോടും കയല്‍മിനോട്ടം 


കണ്മണി വള്ള ത്തുള്ളേ കളിക്കുന്തന്‍ മുകത്തെ നോക്കീ 
വിണ്മതി മതുവി നാശൈ വീഴ്‌ന്തതെന്‍ റൊരുത്തീ gant 
ഉണ്മകിഴ്‌ തുണൈവ നോട്ട മൂട്ടനാഠം വെമ്മൈ നീങ്കി 
ത്തണ്മതീ യാതിയാകി റരുവനി ന്‍ററവൈ യെന്നാഠം. 


'എള്ളൊത്ത കോല മൂക്കി നേന്തിഴൈ ഒയൊരുത്തി മുന്‍കൈ 
തള്ളത്ത ണ്ടരവൈ യെല്ലാം തവശിറൈ യുകുന്തു ന്തേറാഠം 


ള്ളൂത്തീന്‍ മയക്കു നന്നാ ലൂട്‌പുറ ത്തുണ്ടെ ന്‍റണ്ണി 


മധുപാ 


21 


മട 


21 


22 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ve 365 


ഫളഫളമിന്നുമസി ലതാഗ്രത്തിനോട്ും സാമ്യം 

കലരുന്ന കരിമിഴിയഴകേന്തിയോള്‍ 

മടുതുകും മലരണിക്കൂന്തലുള്ളോള്‍ മയില്‍പ്പേട_ 
യടിതൊഴ്ം നടയെഴ്ചം നതാംഗിരത്നം 

DU, മോന്താതുള്ള തന്‍െറ കാന്തനുള്ളില്‍ക്കുടി കൊള്‍കെ- 
DMW EUo തൊട്ടിടാതൊട്ടകലെ മേവി, 


(വ൮ൃത്തഭേദം) 


കൊല്ലം നയനം ചുവപ്പിച്ചു, നെററിയില്‍ 
ചില്ലി വളച്ചും കടിച്ചുതന്‍ പല്ലുകള്‍ 
അല്ലണിവേണി മദമാന്നു Mho- 
പല്ലവം മുന്നുപിന്നാക്കിയാടിടിനാള്‍. 


മറെറാരു സുന്ദരി ചെഞ്ചൊടിയില്‍ ച്ചേര്‍ത്ത 

വെച്ചു കടിച്ചു നിലാവൊളിപ്പല്ലകള്‍ 

മുററും കുരുതി നിറമാണ്ട വേലൊട്ട 

പററും നയനം മിഴിച്ചു നോക്കിടവേ 

പൊട്ടിപ്പൊടിഞ്ഞ വിയര്‍പ്പു കണികക- 

ളൊട്ട പുറത്തു തെളിഞ്ഞ മദിരയായ്‌! 

ചിന്തിപ്പതൊന്നു മറെറാന്നു താനോതിട്ട- 

മന്തരമില്ലിതേ മാതിരി നാരികള്‍ 220 


& 22.630 മലര്‍മെന്‍ കൂന്തര്‍ കളിയിള മഞ്ഞൈ യന്നാഠം 
282000 യന്‍പനുണ്ണാ നെനനറ വുണ്ണ ലെണ്ണാ൦ം. 


കൂററുഠഴ്‌ MMM & Co ശിവപ്പ ക്ളനുതല്‌ 5 
ഏററിവാ ഒെയിറുക തുക്കി യി൯റളീര്‍ 

മാററരും കരതല മറിക്കു മാതൊരു 

ചീററമാ മപിനയം തെരക്കി ൯റാരിനേ A 


തുടിത്തവാ ന്‍റുവരി തഗ്‌ ത്തൊണ്ടെ തുനിലാ 
ക്കടിത്തവാ ലെയിറുക ഉതുക്കി ക്കണ്‍കളാല്‌ 

വടിത്തവെം കരുതിവേല' വിധിക്കു മാതര്‍മെയ്‌ 
പൊടിത്തമവേര്‍ പുറത്തുക നാവം പോ൯റതേ. 


കനര്‍ീത്തീര BDH" പൊതി ചെമ്മെ 
നിനൈപ്പതൊ ന്‍റുരൈച്പതൊ റ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


366 കമ്പരാമായണം | 


ചന്തമെഴുന്നോളൊരുത്തിക്കുടനതാ 
ചെന്തളിര്‍ച്ചുണ്ടൊളി കണ്ണില്‍പ്പരക്കവേ 
ചെന്താമരയില്‍ കുലഞ്ഞിതു ചാപങ്ങള്‍ 
ചന്ദ്രക്കലയില്‍പ്പനിനീര്‍ കുമിഞ്ഞുപോയ്‌! 


24 ചെന്തൊണ്ടി വായ്‌ മലരച്ചന്തം മറയവേ 
ദന്താന്തരമധ്യലാലയുറീടവേ 
ചന്തമെഴ്ചം മുലക്കച്ചയോടൊപ്പമേ 
ചെന്തളിര്‍പ്പട്ടടയാടയഴിയവേ 
മന്ദേതരഹാസമേന്തവേ കേളിയില്‍ 
കാന്തരും മദ്യവുമൊപ്പമായ്‌ നാരിയില്‍! 


25 വീരനാം കാമന്‍ കരുമന ചേര്‍പ്പതാ- 


വീതാഘനോടറിയിക്കുവാന്‍ ചൊല്ലിനാൻ 
വിദ്യന്മണിയണി പൂണ്ടൊരു നായിക 
വിശ്വസ്തയാം സഖിയോടോതി പിന്നെയും: 
*“വിക്രമിയെന്‍ തോഴി നീയങ്ങു തങ്ങുമോ 
വിക്കഴിഞ്ഞെന്മനം പോൽ? തിരിച്ചെത്തുമോ?” 


മാന്മിഴിയാളൊരു മാനിനി mad തോഴി- 
മാരെയോരോന്നായ്‌ കണവനരികിലായ്‌ 


തനീരയട മരൈമലര്‍ മുകത്തു ചായമും 
കുനിത്തതു പനിത്തതു ശഒഴവി ത്തിങ്കളേ. 


ഇലവിത ടൂവര്‍വിട വെയിററു ത്തേന്‍വര 
 മുലൈമിശൈക്കച്ചൊട്ട കലൈയ്യ ASO 


a 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മധുപാനം 367 


27 


28 


29 


27 


പോയവര്‍ പോയവര്‍ തൊട്ടുതൊട്ടങ്ങനെ 
പോകും പടിയയച്ചാളൊട്ടവില്‍ സ്വയം 
താനുമവക്കുപിമ്പാകുലചിത്തയായ്‌ 
താനേ നടന്നാള്‍ OMIIN തോഴിയായ്‌! 


തുമണം വിയും മലരണി മെത്തമേല്‍ 
കാമാബ്യധിയില്‍ മുഗ്കിയവശയായ്‌ 
വാമാംഗിയേകാകിനിയായ്‌ കണവന്‍ റ 
നാമാവലിയുരച്ചിട്ടന്ന തത്തയെ 
പ്രേമാനുഭതി കലര്‍ന്നു ചിത്താനന്ദ- 
ഭൂമാവൊടും പുല്‍കി വീണ്ടും തളര്‍ന്നുപോയ്‌ ! 


(൮ൃത്തഭേദം) | 


നറുമണം തൂളുമ്പിട്ടം നലമാര്‍ന്ന തലമമ- 
ന്നൊരു നാരി ത൯കിളിയെത്തഴുകിയോതി: 
““നല്ലവളല്ലയേ, നീയെന്‍ വല്ലഭനെക്കൊണ്ടു വന്ന 3 
തില്ലയല്ലോ, പിന്നെന്തു നീയെനിക്കു ചെയ്യും? 
അല്ലലെനിക്കേകിയെന്നെ ക്കുരരിപപോല്‍ ദീനയാക്കി- 
യല്ലോ””യെന്നു ചീററം പൂണ്ടു കരഞ്ഞിതവള്‍. 


| 


വളയണിഞ്ഞുള്ളോ,ളൊരുമയിൽച്ചായലുടയവ- 
ളിളയവള്‍ പേരു കാന്തന്‍ വിളിച്ചു കേള്‍ക്കെ 256 


പോനവര്‍ പോനവര്‍ ത്തൊടര പ്പോക്കിനാഠം 
mma അകവര്‍കഠാപി ന്‍റമീയ ളേകിനാഠം 


വിരൈചെയ്‌പു ബ്ചേക്കൈയി നട്ടക്ക മീമിശൈ 
ക്കരൈ ചെയാ വാശൈ Wh കടല്യ ളാളൊരു 

പിരശമെന്‍ കുതലൈയാഠം കൊഴ്നനന്‍ പടെ 
ഉരശൈയയം കിള്ളൈയൈ യുവന്തു പുല്ലീനാം 


x റ കൈയ 


368 


30 


31 


32 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


മുളയൊളിപ്പല്ല കാട്ടി മുറുവലിയന്നു മുററും 
കളകളക്കണ്ണീര്‍ കയല്‍കണ്ണികള്‍ വീഴ്‌ത്തി. 


കുററം ചെയ്ത കണവന്‍ തന്‍മാനിനിതന്‍ നിതംബത്തില്‍ 
പററിച്ചേര്‍ന്ന മേഖലയില്‍ തൊട്ടൊരു നേരം 
കററക്കാര്‍കുഴലാളവള്‍ കൈയ്‌ കള്‍ തട്ടി കണ്ണില്‍ നിന്നു 
മിററിററായി വെഞ്മൃത്തുകള്‍ പൊഴിച്ചു നിന്നാ. 


പാടലാധരിയൊരുവളോക്കുകയായ്‌: “*തന്നനുക- 
നോട്ട പിണങ്ങണോ ചേര്‍ന്നു വിളയാടണോ? 


പാടവത്തോടവന്‍ ഗുണഗണം വീണ വായിച്ചൊന്നു 
പാടണമോ?” പിന്നെയേവം പലതുമോത്താള്‍. 


വീണക്കമ്പി മുറുക്കിയൊരേണമിഴി ചെന്താമര- 
ച്ചേണിയന്ന പാണിതലം ചുവന്നു പോകെ 


പാടീ കാന്തനോടുണ്ടായ കോപമൂലകഥ തന്‍െറ 
ചേടിജനത്തോടതൊന്നുമുരചെയ്യാതെ. 270 


മുളൈയെയി റീലങ്കിട മുറുവല്‌ വന്തതു 
കളകകള വുതിരന്തന കയറ്‌കണാലിയേ, 


ചെററ മുന്‍ പുരിന്തതോര്‍ ചെമ്മല്‌ വെമ്ൈമയാല* 
പററലു മല്‌കലിറ്‌ പരന്ത മേകലൈ 
അററു കുമണിയിന്‍ മുന്‍ പവനി ചേര്‍ന്തന 
പൊറെറാടി യൊരുത്തികണ്‍ പൊറാതമുത്തമേ 
തോടവിഴ്‌ കൂന്തലാളൊരുത്തി തോന്‍റലോട്ട 

കെ നോവുയി രുരുക നോയ കെട. 


E sr et pk SESSA 
നഃ വന്‍ കണങ്കറം വീണൈയില* 


ye 


| 33 


34 


36 


ആ TOEN 


33 


34 


35 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മധുപാനം 


തളിര്‍ത്ത പൂവല്ലിക്കൊത്തോളൊരുത്തി മേളനവ്വത്തം 
വരച്ചതു പിഴയ്ക്യാലുഴന്നു മററും 

തറയ്ക്കും പുവമ്പു വന്നു പിഴയ്റ്റാതെ കൊണ്ടിട്ടമ്പോള്‍ 
തനിക്കുയിരുണ്ടെന്നതും ധരിക്കയായി! 


പന്തണി വിരലുള്ളവളൊരുത്തി വിരഹത്തിനാല്‍ 
സുന്ദരനാം കാന്തന്‍പക്കല്‍ ദൂതിയെ വിട്ടാൾ 


മന്ദമവ൯ വന്നാനപ്പോള്‍, കതകുകള്‍ മൂടിക്കൊണ്ടാള്‍; 


ചിന്തിച്ചതിന്‍ പൊരുളെന്തോ? ചുവന്നു കണ്‍കള്‍. 


ഒരുക്കിയ പുമെത്തമേല്‍ കാത്തുകാത്തു കിടന്നതാ- 
മൊരുത്തിക്കു മനസ്സുണ്ടു കലഹം മാററാന്‍ 
തരത്തിലായതു തെല്ലുമറിഞ്ഞില്ല കാന്തന്‍; കൈകാല്‍ 
നിവത്തിനാള്‍ “എത്രനേര'മെന്നു ചോദിച്ചാള്‍. 


Do കലഹമാന്നോളൊരുത്തി ചെമ്മഞ്ഞി തേച്ച 
പദത്താലേ കണവനെ മെതിച്ചുകൊണ്ടാള്‍ 
വിതച്ചതാം കാമവിത്തു രസാര്‍ദ്രശരീരമാകും 
നിലത്തങ്ങു മുളച്ചപോൽ പുളകം പൊന്തി! 


കുതൈത്ത പുങ്കൊമ്പനാ ളൊരുത്തി കൂടലൈ 
ഇഴൈത്തന BMU വളിട്ട പോതെല്ലാം. 
പിഴൈത്തലു മനങ്ക വേള” പിഴപ്പിലെമ്പൊട്ടം 
ഉഴൈത്തന ളയിര്‍ത്തന ളയീരുണ്ടെന്നവേ 


പന്തണി വിരലിനാ ളൊരുത്തി പൈയുളാഠം 
ajmo നൊരുവന്‍ പാറരൂതു പോക്കിനാഠം 
വന്തനനെ ക്കടൈയടൈത്തു മാററിനാഠാം 
ചിന്തമൌ തെരിന്തില ഞ്ചിവന്ത നാട്ടമേ. 


ഉയ്‌ത്തപൂം പള്ളിയി ൬5 നീങ്കവാ൯ 
eee SIE Madan രോര്‍കിലാന്‍ _ 


369 


286 


370 


37 


38 


39 


40 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പ്രാമായണം 


തന്നരിനിരയെയെല്ലാം വെന്നിട്ടന്ന വാളാന്നുള്ള 
മന്നനേകന്‍ തന്മങ്കതന്‍ കൊങ്കകള്‍ രണ്ടും 
തന്നെപ്പിരിഞ്ഞതുകൊണ്ടു ചുങ്ങിയതുകണ്ടു ചിത്തം 
തന്നിലേററം നന്ദിക്കവേ പുളകമാര്‍ന്നാ൯. 


അഴകൊളിയാര്‍ന്ന വീരനൊരുവന്‍ MMD ശയി- 
ചചരുളം പൂമെത്തയുടെയരികില്‍ച്ചെരുകെ 
അനംഗബാണങ്ങളെങ്ങും ചിന്തിയപോല്‍ കണ്ട, പുക്ക- 
ളിളംതളിര്‍വാടിക്കണ്ടുമിന്പമൊട്ടാര്‍ന്നാന്‍. 


ഈട്ടിയ ചന്ദനച്ചാറു വഠട്ടന്ന മട്ടിലുടല്‍ 

വാട്ടും കാമതാപംകൊള്ളും DDO കൊങ്ക 

“നാട്ടിനെ നീ കാത്തീടേണ'മെന്നാശിസ്സു ചൊല്ലിപ്പട- 
വെട്ടിട്ടന്ന വീരനേകും പൊല്‍ക്കുടമായീ. 


കിലുകിലെക്കിലുങ്ങുന്ന കിങ്ങിണി നൂപുരങ്ങളും 
ചിലമ്പുന്ന മേഖലയുമഴിച്ചു മാററി 

ചലാപാംഗിതന്‍ കാമുകസവിധത്തില്‍ പോകാനുന്നീ 
നിലാവിനെശ്ശൂപിച്ചേററം തുറിച്ചുനോക്കി. 302 


പൊലിന്തവാണ്‍ മുകത്തിനാന്‍ പൊങ്കി ത്തന്നൈയും 
മലിന്തപേ രുവകൈയന്‍ മാററുവേന്തരൈ 
നലിന്തവാ ഭൂഴവനോര്‍ MAAM കൊങ്കെപോയ” 
മെലിന്തവാ നോക്കിത്ത൯ പൂയങ്കഠം വീക്കിനാന്‍ 


ഏയ്‌ന്മപേ രെഴിലിനാ നൊരുവ നെയ്‌തിനന്‍ 
വേയ്‌ന്തപോ ലെങ്കണു AMED വെങ്കണൈ 
പായ്‌ന്തപൂം പള്ളിയിറ* പട്ടത്ത പല്ലവം 
തീയ്‌ന്തന നോക്കീനന്‍ റികൈക്കും ചിന്തൈയാന്‍ 


തട്ടിയ ചാന്തുവെ See വെഒമ്മെയാന്‍ 
ട്ടിനൈ 


ത 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മധുപാനം 37) 


41 


42 


43 


44 


41 


കരിമ്പു വില്ലെട്ടക്കാത്ത കാമനായ കാമുകനന്‍െറ- 
യിരുമ്പതോളൊരുകയില്‍മൊഴിയാളപ്പോള്‍ 
അരിംപുള്ള മലര്‍മാല കെണ്ടേ കെട്ടി, യനക്കുവാന്‍ 
തരിമ്പുമാകാതെ, യതിന്‍ കരുത്തു കണ്ടോ? 


നിലവേണിയൊരുത്തിതന്‍ മനസ്സിലെ meow 
ചാലേ മാരന്‍ ചിത്രം നോക്കി, ത്തോഴിയെ നോക്കി 
ശീലമേവമുള്ളറിഞ്ഞ തോഴിയാളോ തേന്‍കിവിയും 
മാലചുട്ടം നായകന്‍െറ നിലയും നോക്കി. 


വിരഞ്ഞോടിപ്പോയാളൊരു കുരംഗാക്ഷി കൂരമ്പുകള്‍ 
കരത്തില്‍ വിലസും നിജകാന്തനെ നോക്കി 
ഇരവാണോ മാരനാണോ മധുവാണോ കാമിനിയെ 
വിരവിലിത്തരത്തിലങ്ങയച്ചതാരോ! 


പരിപുഷ്ടപ്രണയത്തില്‍പ്പരാജിതയായിപ്പ്പോയ 
പരപൃഷ്ടഭാഷിണിതന്‍൯ പരുഷോക്തികള്‍ 
പളങ്കൊളിക്കണ്ണീര്‍തുകിച്ചിരിക്കവേ കാന്ത “നെന്തു 

പറക നിനക്കുപററി” യെന്നു ഹസിച്ചാന്‍! 318 


ഏലുമി വ്വന്മൈയൈ യെന്ന൯ റുന്നുതും 
ആലൈമെന്‍ കരുംപിലാ വൊരുവര്‍ കാങ്കൊരു 
ചോലൈമെന്‍ കുയിലനാഠാ ചുററി വീക്കിയ 
മാലൈയൈ നിമിര്‍ന്തില വയിര ത്തോഠംകളേ. 


ചോര്‍കുഴ ലൊരുത്തിതന്‍ വരുത്തം ചൊല്ലവാന്‍ 
മാരനൈ നോക്കിയോര്‍ മാതൈ മനാക്കിനാഠം 

കാരികൈ യാളവറാ കരുത്തെ നോക്കിയോര്‍ 

ദവരീയ ന്തെരിയലാന്‍ വീട്ട നോക്കിനാഠം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


372 കമ്പരാമായണം 


45 എത്രയും കൃശത മദ്ധ്യത്തിന്നുള്ളൊരു തരുണിത൯ 
കൈത്തലത്തെ വേര്‍പെട്ുത്തിപ്പുല്ലം വേളയില്‍ 
ചിത്രതരമത്തൊഴില് കണ്ട കണവനുമാറില്‍ 
ശസ്ത്രമേററപ്പോലെ തോന്നിത്തരിച്ചുപോയി! 


46 തമ്പംഗിയാളൊരുവള്‍ തന്‍തോഴിയെത്തലോടിക്കൊണ്ടു 
തന്നനുകനോടു QO പോകെന്നു ചൊല്ലാന്‍ 
ഉന്നി നില്ലെ നാണം വന്നു നീണ്ടു നിണ്ട രാവെല്ലാമേ 
തന്നെത്താനേ വാണു കേണാൾ മനമുരുകി. 


47 അരരാഗവതിയൊരു മതിമുഖി, പരാങ്‌ ഗനാ- | 
b പരാങ്‌മുഖപതിതന്‍െറ കുഷേഷ്ടിതങ്ങള്‍ 
പരിമളമിളകും പുഞ്ചായലുള്ള സഖിയോട്ട 
പറയണമെന്നു നണ്ണിപ്പറഞ്ഞിടാതെ 
പരവശയായിപ്പിന്നെപ്പലപല വാര്‍ത്ത വേറേ 


പറഞ്ഞ വളിംഗിതത്തെ മറച്ചുകൊണ്ടാള്‍. 


48 ഒരൊററളവിയന്നതാണുയിരുമുള്ളവുമുള്ളില്‍ 
പെരുത്തിട്ടം രാഗവായ്‌ പുമഭിന്നം തന്നെ 


പൊയ്‌ത്തലൈ മരുങ്കലാ ളൊരുത്തി പുല്ലിയ 
കൈത്തല നീക്കിന്ദാഠം കരുത്തി നീക്കലഠം 
ചിത്തിരം പോ൯റവ ച്ചെയലൊര്‍ തോ൯റര്‍ക 
ച്ചീത്തീരം മാര്‍പിടൈ ത്തെത്ത തൊത്തതേ 


മെല്ലിയ ലൊരുത്തി താന്‍ വീരുമ്പും ചേടിയൈ 
aie കൈയിനാഠം പോതി തുതെന 


posow Bete onic oe j 
ണൈ യായ നീരിന 


ചി 
} CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 
f മധുപാനം $73 | 
. 
: 


ഒരുത്തിയുമൊരുവനുമൊരുപോലായുയടലിനും 
പൊരുത്തമെന്നുരയ്ക്കുമാറുറച്ചു പുല്‍കി. 


l 49 മറെറാരുത്തി മാരോപമന്‍ നേരേംവന്നു നിന്ന നേരം 
തെറെറന്നവള്‍ മനമാഞ്ഞു മു൯ചെന്നെന്നാല്പം 
തെററന്നവന്‍ ചെയ്‌ കയാലോ ചുമ്മാ തല താഴ്‌ത്തി 


തി പ്‌ അം മം 


നിന്നാള്‍ 


കററക്കഴലാളാമവള്‍; ഭയന്നു കാന്തന്‍! 
50 പ്രണയകലഹം കൊണ്ടു മനം വാടും നാരിക്കുതന്‍ 
} കണവനെ കാത്തുകാത്തു കരളൂരുകെ 
തനിയേ താന്‍ തോഴി വന്നാള്‍, തായ പോലെയെന്തോ 
ചൊന്നാഃ 


ളിനിയ തെന്നലും രാവുമെന്നപോലായാള്‍! 


51 ആക്കമാന്ന രാഗത്തോടുമന്തിനേരം വിധിയാഞ്ഞു 
താക്കിയതാം മട്ടിലാന്നാളൊരുത്തിയപ്പോള്‍ 
നോക്കി നിന്നാൽ ചുമ്മാതൊന്നും ചൊല്ലുവതു 
കേള്‍ക്കാതങ്ങു 


പോക്കിയവൾ ഭുതിയേയുമുണര്‍വിനേയും. 3.8 


ഒരുത്തിയു മൊരുവന്നു ASL} മൊന്‍൯൭റെന 
പ്പൊരുത്തിന രിവരെന പ്പല്ലി നാരോ 


49 വെതീര്‍ പൊരു തോളിനാ ളൊരുത്തി വേന്തന്‍വന്തു 
എതിര്‍യതലും തന്മന മെഴുന്തു മുന്‍ചെല 

മതാിമുകം കതുമെന വണങ്കി നാളതു 

പുതുമൈയാ തലിനവര്‍ കച്ചം പൃത്തതേ. tC 


നോക്ക 


374 


52 


53 


54 


55 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കന്മ്രാമായണും 


മറക്കാതെ കാന്താഗമം കാത്തിരിപ്പോളൊരു നാരി 
പിറപ്പിറപ്പുകള്‍ക്കൊത്തു മനം മാറുവോള്‍ 

പുറത്തു വന്നൊന്നു നോക്കുമകം പൂകും മഴ ക്കാറി- 
misy വന്നെത്തിനോക്കും BAAM പോലെ. 


കൊങ്കകളിലനംഗാസ്ത്രമേറരു പുണ്‍പെട്ടൊരുത്തി തന്‍ 
പൊന്‍കാപ്പണിക്കരം മാറിലണച്ചു കേണാള്‍ 
തന്‍കളിത്തോഴിയോടോതി ദൂതിയാവാനിടയ്ക്വശ 
പൊന്‍കതിര്‍ പുഞ്ചിരി തൂകി വണങ്ങിനിന്നാ൪ം 


ആര്‍ത്തിയും തനിക്കുററതാമവസ്ഥയും മററുള്ളോരെ- 
പ്പേര്‍ത്തറിയിപ്പതുമോര്‍ത്താല്‍ കുറവല്ലയോ? 
വേര്‍ത്താളൊട്ട ചിത്തം വാടിത്തളര്‍ന്നു ചാഞ്ഞിതു തന്‍പൂ- 
മെത്ത തന്നില്‍ തോഴിയെയും നോക്കി സാകൂൃതംം 


കൊങ്കത്തടമെഴന്നതാം പെണ്‍കൊടി മാരില്ലമേററം 
മുമ്മടങ്ങവിടവിടെക്കളിച്ച, കാമന്‍ 

മങ്കമാര്‍ തന്‍മനം തന്നില്‍ കള്ളനവന്‍ നുഴഞ്ഞേറി- 
ത്തങ്കും മധു കുടിച്ചെന്നു നിനപ്പു ഞാനും. ue! 


മറപ്പീലള്‌ കൊഴുണനൈ വരവു നോക്കുവാഠം 
പിറപ്ലീനൊ ടിറപ്പെന പ്പെയരും ചിന്തൈയാഠം 
തുറപ്പരു രുകീലിടൈ CONID MAMM- 
പ്പൂറവപ്പെട്ടം പുകുമൊരു പൂത്ത കൊമ്പനാഠാ. 


എഴുതരും കൊങ്കൈമേ AMA AMW Oa പു 


ഉഴതവെം പുണ്‍കളില്‌ വളൈക്കൈ യൊററിനാഠാ 


JDM ചീരിത്തന ളററം ചൊല്ലിനാഠം 


തൊഴുതന ളൊരുത്തിയെെ ത്തുതു വേണ്ടിയേ 


ആര്‍ത്തീയു മുററതു മറിഞര്‍ ക്കററം താന്‍ 


വാര്‍ത്തൈയി eee gamers മാശന്‍ റോവെനാ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മധുപാനം 375 


56 മണമാര്‍ന്ന മലര്‍മാല ചൂടിട്ടന്ന യുവജനം 
പൂണരുവാനുറേറാരേണമിഴിമാര്‍ ചാര്‍ത്തും 
അണിയാടയെറിഞ്ഞതിവിശാലനിതംബബിംബ- 
മണിയും മണിമേഖല വെറുത്തെറിഞ്ഞാര്‍ 
അതുമിതും പുലമ്പിട്ടന്നവരെ മാററിട്ടമാരു- 
മതിനിശൂഡ്രമാം ചെയ്തി തുടരുന്നവര്‍. 


| 57 പൊന്നണികളാടയെന്നീപ്പുറവണി goo നീക്കി- 
യെന്നതിലെന്തുണ്ടു ചൊല്ലാന്‍ പുതുമ പാര്‍ത്താല്‍? 

| തന്നുള്ളിലെ നാണം പോലും പോക്കിയവളെല്ലാം വിട്ട 

സന്ന്യാന്ഥിപോൽ; കാമത്തിങ്കല്‍ തന്മ നിൽക്കുമോ? 


58 മദനനു സമാനനാമൊരു യുവകാമുകനും 
മലര്‍മാതിനൊത്ത മനോമോഹിനിയാളം 
മലര്‍മെത്തപ്പോരില്‍പ്പരം മത്സരി ച്ചാരിരുവരും 
മടങ്ങാതെ നിന്നാരൊപ്പം ജയിക്കാതെയും. 
ഇരുവക്കുമൊന്നുതന്നെയുടല്ലമുണയ്യമെങ്കി- 

ലിരുവരും ജയിക്കയില്ലൊരുവരെയും. | 


59 ഉയിരക്കൊള്ളകൊള്ളം വാളിന്‍മുനക്കണ്ണാളൊരുത്തിതന്‍ 
മുരുകതുല്യനാം കാന്തന്‍ തന്നുടെമാറില്‍ 392 


56 നറൈകമ ലങ്കന്‍ മാലൈ നളിര്‍ നറുംകഞ്ചി മൈന്തര്‍ 
തുറൈയറീ കലവി ച്ചെവി ത്തോകൈയര്‍ തുതുവീശി 
നിറൈയക ലല”്‌കല” പുല്‌കും കലൈ പഴി ത്തകല നീത്താര്‍ 
അറൈപറൈ യനൈയ നീരാ രരുമഭെറ ക്കാവ രോതാന്‍. 


57 പൊന്നരും കലനും തുശം പുറത്തുള തുറത്തല” വമ്പോ 
നന്നുത ലൊരുത്തി തന്‍പാ ലകത്തുള്ള നാണു നീത്താഠാ 
ഉന്നരും തുരവു പൂണ്ട വൃരനുടൈ യൊരുവനേപോല്‌” 
തന്നൈയും തുഠക്കം തന്മൈ കാമത്തേ തങ്കി OOGMO. ൦ 


പൊരു വറ മതനന്‍ പോല്‌വാ ഒ 


ഇളം s 


60 


61 


62 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


പരിമുദുകാല്‍ത്താര്‍ കൊണ്ടു മര്‍ദ്ദിക്കവേ കാന്തന്‍ മലര്‍- 
ക്കരതലംകൊണ്ടു പൊത്തിപ്പിടിച്ചു കണ്ടാള്‍ 


*“ഉയിരൊത്തോളൊരുവള്‍ നി൯ഹൃദയത്തിലുണ്ടാമവള്‍ 
ക്രു നോവുണ്ടാമെന്നല്ലീ കരുതി കള്ളന്‍!” 


പരിഭവമോടുമവളിതുവിധമോതിപ്പാര- 
മെരിതീയു കണ്ണില്‍ക്കാട്ടിക്കലഹം പുണ്ടാള്‍. 


പാലഞ്ചിടും വാക്കും നല്ല തൊണ്ടിപ്പഴച്ചുണ്ടും കൂര്‍ത്ത 
വേലഞ്ചിട്ടം നോക്കുമുള്ള മെല്ലിടയാളെ 
വേലാതിഗപ്രേമമോടെ വദാന്യനാമൊരുവീര൯ 
മേലേ വാഴ്ചം രംഭയായിക്കണ്ടു രസിച്ചാന്‍. 


മയില്‍ത്തഴപ്പീലിച്ചായലെഴുമൊരു മനോജ്ഞാംഗി 
മണവാളന്‍ പൊയ്യുരച്ചതറിഞ്ഞു ചീറി 
മദനലീലയിലവള്‍ചിനമാകെയഴിയവേ 


മനസ്സിലൊളിഞ്ഞ രാഗം ജയിച്ചുയ൪ന്നൂ. 


കൊല ചെയ്യുമെന്നു ചൊല്ലും കൊടിയ നോക്കുള്ളോ൭ളാരു 
ചലാപാംഗി കണവനെ മുറുകെപ്പുല്‍കി 


മല പോലാമവന്‍ മാറു തുളച്ചവോ തന്നുടയ 
മുലകളെന്നവള്‍ MOQ Main മുതുകില്‍! 410 


ഉള്ളത്താ രുയിരന്‍ നാണുമേ ലുതൈപട്ട AAD MIMo 
കള്ളത്താര്‍ പൃതൈത്തീ രെന്നാ മുന്നൈയീിര്‍ കനന്‍റു മിക്കാഠം. 


പാലുള പവള ച്ചെവ്വായ്‌ പണൈമുലൈ നികര്‍ത്ത മെനന്‍്േറാഠം 
വേലുള നോക്കി നാളോര മെല്ലിയല്‌ വേലൈ യന്ന 

മാലുള ചീന്തൈ യാനോര്‍ മഴൈയുള തടക്കെ യാര്‍ക 

മേലുള വരമ്പൈ മാത രെന്‍പതോര്‍ വിരുപ്പൈ യീന്താഠം 


പൂനത്തുറൈ മയിലനാഠം കൊഴ്ുനന്‍ പൊയ്യുരൈ 
'നീനൈത്തന൦ം ചീറുവാ ളൊരുത്ത നീടിയ 
നത്തൊട്ട കാതല്‌കഠം ഒ 


ചയ്ത പോരിടൈ 
ണ്ടതേ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മധുപാനം 377 


63 കുങ്കുമമുതിര്‍ന്നു പിന്നെക്കൂന്തല്യമഴിഞ്ഞുവീണു 
AIMUB കില്ുങ്ങിയാ മേഖല ചാഞ്ഞു 
തങ്കച്ചിലമ്പൊലിയാര്‍ന്നു പുരുഷന്മാരിതുവിധം 
മങ്കമാരു നല്‍കും നവരിതി രസിച്ച! 


64 മഞ്ഞാകവേ ഖരകിരണാവലി തുരത്തും പോലെ 
മഞ്ജുകേകിയാനയാള്‍തന്‍ പെരുത്ത കാമം 
സഞ്ജാതമാം കോപമാററിപ്പതറിയ മനത്തൊടേ 
സവ്യാജമുറങ്ങിപ്പി ന്നെ വെളിവായ്‌ തമന്നെ. 
തന്നരികില്‍ ശയിക്കുന്ന കണവനെക്കിനാവില്‍ത്താ- 

l നെന്നപോലെ ഗാഡ്ധഗാഡംം പുണര്‍ന്നുകൊണ്ടാള്‍. 


65 വട്ടമുഖവടിവൊത്ത കുട്ടിക്കുരംഗാക്ഷി തക്കം | 
| കിട്ടിയപ്പോള്‍ കെട്ടിയാഞ്ഞു പുല്‍കീ കാന്തനെ | 
വീട്ടിലവരിരവിന്നറുതി വന്നതറിഞ്ഞതി- 


ല്ലൊട്ടിപ്പോയിതവരുടെയയടലുരണ്ടും. 


66 മദഗജസമവിരയുവജനങ്ങള്‍ക്കും നീല- 


നിബരീസകബരികളായുള്ളവക്കും 426 


63 കുങ്കുമ മൃതിര്‍ന്തന കോതൈ ചോര്‍ന്തന 
ചങ്കിന JODOM കലൈയും ചായ്‌ന്തന 
പൊങ്കിന ചിലന്ദുകഠം പൂശ ലിട്ടന 
മങ്ജൈയ രിളനല മൈന്ത BYCH. a 


64 തുനിയുറു പൂലവിയൈ ക്കാതല്‌ ചൂഴ്‌ചുടര്‍ 
പനിയെന ത്തുടൈത്തലും പതൈക്കും ചിന്തൈയാഥം 
പൃനൈയിഴൈ യൊരുമയില” പൊയ്യു റങ്കുവാഠം 

കനവെനു നലത്തിനാര്‍ കണവര്‍ പൃല്ലിനാഠം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


878 


കമ്പരാമായണം 


മദനസമരമേററ മൂലമന്നു രജനി പീ- 


വരസ്തനീമദ്ധ്യം പോലെ കൃശതയാന്നു. 


67 പുണ്യകര്‍മ്മം പുണ്ണമായിച്ചെയ്യാത്തോക്കു ലക്ഷ്മി പോലെ 


വിണ്ണില്‍നിന്നുമിന്ദുമെല്ലെയകന്നുപോയി 
പുണ്ഡരീകനേത്രന്‍മാറില്‍ കനസ്തൃഭംപോല്‍, കരിനീല- 
വണ്ണമാന്ന കടലില്‍ നിന്നുയര്‍ന്നു സുര്യന്‍. 432 


നെരുങ്കിയ വനമുലൈ ശുമത്ധ നേരകലാ 
മരുജംല”പോ റേറയ്‌ന്തതം മാലൈ ക്കങ്കലേ. 
, 


A 67 


HAAS HOA MAMAI കാണ്‍കി ലാതവര്‍ക്കു 
ഇടൈയുറു തിരുവെന UIW നന്മിനാന്‍ 
പടര്‍തിരെ ക്കരും കടര്‍ വരമന്‍ മാര്‍പിടൈ- 
ചൂടര്‍ മണി ക്കരചെന വിരവി തോന്‍റിനാന്‍. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


, =| 
1 v Vv | 
എതിരേല്‌ പു | 
Í പൊങ്ങും കൊററക്കുട ചെങ്കോല്‍ കൊണ്ടു ധമ്മനീതികള്‍ക്കു 
ഭംഗം വന്നീടാതെ ധര കാക്കും മന്നന്‍െറ 
തുംഗമതംഗജകടമദനീര്‍ പ്പാലുകള്‍ വന്നു 
തിങ്ങും പടക്കടലെത്തീ ഗംഗാതിരത്തില്‍. 
| 
2 അപ്പൊഴതപ്പട തെളിനീരു കുടിക്കയാല്‍ ഗംഗ- 
| യൊപ്പം കാട്ടീ പാതാളവും മണല്‍പ്പരപ്പും 
എപ്പൊഴും സലഭശുദ്ധജലപാനം ചെയ്തീട്ടന്നൊ- 
രുപ്പുകടലിന്നാദ്യമുദിച്ചു ദാഹം! 


3 അങ്ങുനിന്നെഴുന്നള്ളിപ്പോയ്‌ പരന്ന വയല്‍പ്പാടങ്ങള്‍ 
തങ്ങും മിഥിലാനഗരസമീപം മന്നന്‍ 
തുംഗതുരംഗമസേനാസംഗതനായ്‌ കാരുണ്യാര്‍ദ്ര- 
മംഗലഹൃത്താം ജനകന്‍ കഥയറിഞ്ഞു! 12 


എതിര്‍കൊള്‌ പടലം 


1 അടാനെറി യരൈതല”്‌ ചെല്ലാ വരുമറൈ യറൈന്ത നീതി 
വീടാലെറി പ്പലമൈ ചെങ്കാല്‌ വെണ്‍കുടൈ വേന്തര്‍ 
പടാമുക മലൈയി റേറാന്‍റും പരുവമൊത്തരുവി പല്‌ 

കടാ നിറൈ യാറു പായും കടലൊട്ടം ക്ങ്‌കൈ കേ 


കപ്പുടൈ നാവി നാകരുലക। യു 
eee മണലിററാക്ക < J 


380 


4 


5 


6 


7 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


വന്നു സാര്‍വഭമനെന്തനു കേട്ടുന്നതാനന്ദം പൂണ്ടു 
വന്നാനങ്ങു ജനകന്‍ Mad പടകളോടെ 

ഇന്ദു ചെന്നു രവിയോടു ചേരുംപോലെ തോന്നുംവിധം 
ഇന്ദ്രതുല്യ൯തന്നെ മന്നനെതിരേററല്ലോ. 


ഗംഗാജലപുതരാജസൈനികസമുദ്രം തന്നില്‍ 
പങ്കജമങ്കയെപ്പെററ പാലാഴിതന്നെ 

അങ്ങു വന്നു ചേരും പോലെ മൈഥിലന്‍െറ നാഗരിക 
സൈന്യമാകും സാഗരവും ലയിച്ചുപോയി! 


അലകടലേഴ്മുള്ളിലലയും മകരമത്സ്യ- 
കുലത്തോടെ ചതുരംഗപ്പടയായ്‌ മാറി 
ഉലകെല്ലാം പരന്നതുപോലെ മിന്നീ ദിനകര- 
കുലഫഹീരനരവരന്‍ തന്നനികിനി. 


തൊങ്കലാന്ന വെണ്‍കുടയും മയില്‍ത്തഴയിട ചേന്നി- 
ട്ടെങ്ങും വിണ്ണു മറച്ചിന൯ മറഞ്ഞുനില്ലെ, 


തങ്ങിയിരുളപ്പോള്‍ സേന വെളുപ്പും ചുവപ്പുമാന്ന 
പങ്കജങ്ങളുള്ള നല്ല പൊയ്‌ കയായ്‌ മിന്നി. 28 


4 വന്ന നരചനെന്ന മതത്തെഴുമുവകൈ പൊങ്ക 


ക്കന്തട്ടം കളിറും തേരും കലിനമാക്കടലും ചൂ൦ 
ച്ചന്തിര നിരവിതന്നൈ ച്ചാര്‍വതോര്‍ തന്മൈ തോന്‍റ 
ഇന്തിര തീരുവന്‍റന്നൈ യെതീര്‍കൊഭവാനെഴുന്തു വന്താര്‍ 


5 കങ്കെനീര്‍ നാടന്‍ ചേനൈ മററുള കടല്‌കളെല്ലാം 


ചങ്കിനു മാര്‍പ്പ വന്തു ചാര്‍വന പോലച്ചാര_ 
പ്പജ്യത്തണങ്ങകെത്തത്ത പാര്‍ക്കടലെതിര്‍വതേപോല്‌* 
മങ്കെയെപ്പയന്ത മന്നന്‍ ചേനൈവന്തെതിര്‍ന്തതന്‍േറ 


a 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


എതിരേല്ല്‌ 381 


8 കൊടിയിലോ കുടയിലോ കുലപരമ്പരയിലോ 
കടല്‍പോലാം പടയിലോ മുടിയിലാമോ 
മടിയില്ലാതര ചാളം മുടിമന്നന്‍ മാര്‍വില്‍ത്താനോ 
കുടികൊള്‍വു മലര്‍മാതെന്നറിഞ്ഞ തില്ല! 


9 കച്ചയണിക്കൊങ്കമാരിന്‍ കൂന്തലില്‍ക്കുമിയ്യം വണ്ടി- | 
ന്നൊച്ചയായി മാറി സപ്തസ്വരസംഗീതം 
ഉച്ചണ്ഡാബ്ലിഗജ്ജനമായ്‌ തേരൊലികള്‍, വാനത്തിടി- 
യൊച്ചയായി ഗജവീരഗര്‍ജ്ജനനാദം. 


10 ചൂഴും കടലെല്ലാമപ്പോള്‍ മേടാക്കിയ പൊടി പൊങ്ങി_ 
യേഴപാരില്‍ത്തങ്ങിയെന്ന ചൊല്‌വതല്ലമാം. 
ആഴിപ്പെണ്ണി൯കാന്ത൯ ലോകമന്നളക്കെത്തൃക്കാല്‍ വഴി | 

നൂഴ്ചമാറപ്പൊടി ചെന്നങ്ങപ്പുറം പററിം 


11 ഉന്നതമാം കുടയെല്ലാം ഞെരുക്കി വാനത്തെ മൂടി 
നിന്ന നിഴല്‍ തരുമിരുള്‍ തുരത്താം വെക്കം 
പൊന്നണിഞ്ഞോരണിയ്യന്ന രത്തനജാലം പൊഴിക്കുന്നു 
മിന്നല്‍ മഴവില്ലും വെയില്‍ നിലാവൊളിയ്യം. 44 


8 കൊടിയുളളോതനി ക്കുടൈയുളാളോകല_ * 
പ്പടിയുളാളോകട ര്‌പടൈ യുളാഭളോ പകര്‍ 
മടിയിലാ വരശിനാന്‍ മാര്‍പുളാളോ വളര്‍ 
മുടിയുളാ ളൊതെരിന്തുണര്‍കിലാ മുളരിയാ൦ം. 


9 വാര്‍മുക AMEA കൊഞ്കെ യര്‍ കരുങ്കഴലിന്‍വണ്ടു 
ഏര്‍മുഴങ്കരവ മേഴിശൈ BIROVGA 
തേര്‍മുഴങ്കരവം വെണ്ടിരൈ മുജകരവമേ 
കാര്‍മുഴങ്കരവം വെങ്കരി മുഴങ്കരവമേ. 


10 ചൃഴുമാ കടല*കളുന്തിടര്‍ പ; ത്തുകട വജ 
ഞെ 1 തരോ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


382 കമ്പരാമായണം 


12 ആവിലേതരനാം ദശരഥനൃപന്‍ വന്നിടവേ- 
യാവില്ലാളി ജനകന്‍ വന്നെതിരേല്ലവേ 


ആ വഴിയില്‍ ത്തൂവീ നറുമണമുള്ള ചുണ്ണം, മധ്യ, 
താവും പരാഗവും പിന്നെപ്പൊ൯തരികളം. 


13 നറുമണം പൊത്തും തേനും മൃഗമദം കുങ്കുമച്ചാ- 
റകില്‍ച്ചേറും ചന്ദനത്തിന്‍കുഴമ്പുമേവം 
മദഗജം പൊഴിക്കുന്ന ദാനാരുവി ചേന്ര മുററും 
വഴിയെല്ലാമെങ്ങും ചേറായ്‌നിറഞ്ഞുനിന്നു. 


14 പുവണിച്ചായലാള്‍ കുലമണിഞ്ഞുള്ള പൊന്മാലകള്‍ 
പാവുമൊളിചേര്‍ന്ന ജയക്കൊടിനിരയും 
മേല്‍വിതാനങ്ങളും പിന്നെ വെണ്‍കൊററക്കുടതഴക- 


ളേവം നല്ലം തണതമാത്രം തണലായ്‌ നിന്നൂം 


15 അതുലിത ഉജബലശാലി ദശരഥന്തപ- 
ഭടജനാവലിതന്നില്‍ ജനകസൈന്യം 
അണയവേ പൊന്തിയുള്ളോരാരവമംബുധിതന്നി- 
ലപഗ വന്നണഞ്ഞിട്ടമൊലിയായ്‌ത്തോന്നി. 60 


A. APD Wi 
Fed ല്ല 


താവിന്‍മന്നവര്‍ പീരാന്‍ വരമുരട്ചനകനാം 
ഏവരും ചിലൈയീനാ നെതിര്‍ വരുന്നെറിയെലാം 
MUYT ചുണ്ണമും കനകനുണ്ടൂളിയും 
പൂവിന്‍മെ൯റാതുകം പൊടിയുമേ പൊടിയെലാം. 


നറുവിരൈത്തേനു നാനമുനറുങ്കങ്ങമ_ 
പ്പെറിയകിറേറയ്‌ വൈയും മാന്‍മതത്തേക്കരും 
വെറിയുടൈക്കലവൈയും വീരവു ചേററമികു 
ചെറി മതക്കലുഴിപായ” ചേറുമേ ചേറെലാം 


ടി കോതൈയാര്‍ മണിയിനും പൊന്നിനും 


പേ a 


SE cer രവൈമേല 
1൯റതോരമലൈ പോലാനതേ 


16 


17 


19 


16 


17 


എതിരേല്ല” 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ദന്തിവരസേനായുതന്‍ ജനകനും സവ്വജന- 
സന്തതിക്കും താതന്‍ ദശരഥനു മുന്‍പില്‍ 
ചിന്തനസമമാം നിജരഥമതിലേറി പ്രേമ- 
മുന്തിക്കൊണ്ടു വസപോലെയങ്ങെത്തിവേഗം. 


വന്ന ജനകനോ തേരില്‍ നിന്നിറങ്ങിത്തന്നനീകം 
പിന്നില്‍ നില്ലെ മുന്നോട്ടങ്ങു നടന്നു ചെന്നാന്‍ 
എന്നനേരം ദശരഥന്‍ കരം നിട്ടിത്തേരിലേറു- 
കെന്നു ചൊല്‍കെക്കുടെയേറിയിരുന്നൂ മന്നന്‍. 
ഉന്നതാനന്ദത്താല്‍ മുഖമുന്നിദ്രമായ്‌ ദശരഥ- 
നുള്ളഴിഞ്ഞു തഴുകിനാന്‍ മിഥിലേശനെ. 


പുലി വന്ന മുന്നില്‍നിന്ന സിംഹമെന്നപോലെ മുററു- 
മുലകത്തിനുയിരാകും കോസലനാഥ൯ 
മുറമുറയായിക്കേട്ടാന്‍ കുശലങ്ങള്‍ പിന്നെ മുന്നേ 
പുറപ്പെട്ടകെന്നു ചൊന്നാൻ ജനകനോടായ്‌. 


ഇരുവരുമേവമൊത്തു മിഥിലയ്തെഴുന്നെള്ളവേ 
പുരരിപുചാപഭംഗകരനാം ദേവന്‍ 
അരിയൊരാനഗരത്തില്‍നിന്നു പുറപ്പെട്ട, വേഗം 
പരിവാരപൂവ്വമുപചരിക്കുവാനായ്‌. 


കന്തൈയേ പൊരുകരി ച്ചനകനും കാതലോട്ട 
ഉന്തവോ തരിയതോര്‍ തന്മൈയോ ട്ടലകുദളാര്‍ 
തന്തൈയേ യനൈയവത്തകവിനാന്‍ മു൯പൃത൯ 
ചിന്തൈയേ പൊരുനെട്ടം തേരിന്‍ വന്നെയ്ക്കിനാ൯ 


എയ്‌തവന്തിരു നെട്ടം തേരിഴിന്തി നീിയിതന്‍ 
മൊയ*കൊടിണ്‍ ചേനൈ പിന്നറ്‌ക മു൯ചേറലും 
കൈയിന്‍ വന്തേറെന ക്കടിതിന്‍ വന്തേറിനാന്‍ 


383 


78 


ഐയനും മുകമലര്‍ന്തകമുറത്തഴുവിനാന്‍ & y 2 


og പിയില്‍ ളൈ ee : 


“OES Oe eee anorga mgin 
നാന്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


384 3 കമ്പരാമായണം 


20 ഉമ്പരുമീലോകര്‍ നാഗസങ്കലവും നമിച്ചീടും 
തമ്പുരാനോ രഥിജനസമേതനായി 
ചെമ്പൊന്നണിത്തേരില്‍ വന്നു ചേര്‍ന്നു മിഥിലയില്‍ 

| നിന്നു 
തമ്പിയൊത്തു പിതാവിനെയെതിരേല്ല വാന്‍ 


21 ജുനകനെയെതിരേല്ലാന്‍ ജനിതസമ്മോദം പോകും 
ജന്യശൂരന്‍ തന്നുടയ പാശ്വസേവയ്ത്രായ്‌ 
ജനകനരവരാജ്ഞ കൈക്കൊണ്ടെത്തും സേനതന്നില്‍ 
ഗജങ്ങളോ വാജികളോ കരിണികളോ 
രഥരാജികളോ മുററിയുള്ളതെന്നതറിയുവാന്‍ 
ഗണിതത്തിലില്ലാ സംഖ്യാസംജ്ഞകളൊന്നും! 


K 22 gem പിരിഞ്ഞതാം ജീവന്‍തന്നെ വീണ്ടുമണഞ്ഞപോൽ | 
Eè ഇന്ദീവരലോചനനാം ശ്രീരാമചന്ദ്രന്‍ 
£. ചെന്നു നിജാതത൯ മുന്നില്‍നിന്നു കഴല്‍കൂപ്പുന്നേരം 

4 ; മന്നവനോ മകനെത്ത൯ മറോട്ട ചേത്താന്‍. 


മേരുവൊത്ത ശൈവചാപം ഭഞ്ജിച്ചൊരു വീരന്‍ തന്റെ 
ചാരുളജങ്ങളാം പെരും മലകളപ്പോള്‍ 9 


തമ്പിയും താനുമത്താനൈ മന്നവനകര- 

GINJ@ lend പൃരവിയും പടൈഞരും പുടൈവര- 
ച്ചൊമ്പൊനിറ്‌ പത്തുമണി ത്തേരിന്‍ വന്തെയ്തിനാന്‍ 
ഉമ്പരുമ്മിന്മരും മുരകരും തൊഴവുളാന്‍. 


യാനൈയോ പിടികളോ ഇരതമോ വിവുളിയോ 
 ആനപേരുറൈയിലാ നിറൈവൈയാര റികുവാര്‍ 

2 താനൈയേര്‍ ചനകനേ വലിനെട്ടം TINATA 
പോനപോരുഴുവര്‍തം ദ്യ വരും പടൈയിനേ. 


a 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


എതിരേല്ല്‌ 38S 


മനുകലമണി ദീപമായ മന്നോര്‍മന്നന്‍ തന്‍െറ 
മഹാശൈലം പോലാം മാറില്‍ മറഞ്ഞുപോയി. 


24 തങ്കനിറമാര്‍ന്ന തമ്പി സരമിത്രിയും താതപാദ- 
പങ്കജത്തില്‍ത്താണുവിണു നമസ്തരിക്കെ 
തങ്കരളഴിഞ്ഞു, മാറില്‍ത്തങ്ങിട്ടം മാലകള്‍ഞെങ്ങി_ 
വിങ്ങുമാറു നരപതി തഴുകി നിന്നാന്‍. 


25 കററച്ചിടയോന്‍െറ വില്ലകലച്ചൊരു കുമാരകന്‍ 
പെററ തായയേയ്യം പിന്നെ മററുള്ളോരേയും 
ഉററ ഭക്തിയോടെ HIELO വീണു കൂപ്പിത്തൊഴുതപ്പോ- 
ളിററുവീണിതെല്ലാവക്കുമാനന്ദബാഷ്ടം. 


26 തന്നിലെന്നുമന്‍പെഴുന്ന ഭരതകുമാരന്‍ HIP} ad 
വന്നു വീഴ്‌കെ രാമഭദ്രൻ താതനെപ്പോലെ 3 
കുന്നിക്കും സന്തോഷത്തോടെ പൃല്‍കിനില്ലെ, നനഞ്ഞു | 
പോയ്‌ 
പൊന്നണിഞ്ഞ തിരുമാറദ്ധീരചിത്തനും!. 108 


മനുമെനും തകൈയന്‍ മാര്‍പിടൈ മറൈന്തനമലൈ.- 
ത്തനിനെട്ടം ചിഒലെയിറത്തവഴ്‌തടങ്കിരികളെ. 


> 24 ഇളൈയ പൈങ്കരിശീല്‌ വന്തടിപണീ ന്തെഴുതലും 
തളൈവരും ഒതൊടൈയന്‍മാര്‍ പൂുറവുറത്തഴ്ചവിനാല്‍ 
കളൈവരും തുയരറക്കകനമെണ്ടിശൈയെലാം 

വിളൈതരും പൃകഴിനാ നെവരിനും മെന്മൈയാന്‍ 


ക്കൊററനീള്‌ പുയനിമിര്‍ത്തരുള്ല। 
പെററ തായരൈയുമപ്പെററിയി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


386 


27 


28 


29 


30 


കന്ന്രാമായണം 


കാറൊളിവണ്ണനെയെന്നും പിന്‍തുടരും കുമാരനും 
കാളും ഭക്തി കലരുന്നോന്‍ തന്‍െറ തമ്പിയും 
കാറിടഞ്ഞ മുടിക്കെട്ടില്‍ താരെഴുന്ന നറും മണം 
കാലിണയില്‍ച്ചേര്‍ത്തവരും നമിച്ചാരല്ലോ. 


കോലാല്‍ വരും നിതിയേയും കുട നല്ലം ദയയേയും 
ചേലാം സമ്പത്തായിക്കാത്ത താതനെപ്പോലെ 
മേലേ വരും ഗുണമോടെ നാന്മറയരുളും തത്ത്വ 
ജാലമൊത്തു വിളങ്ങിനാര്‍ കുമാരര്‍ നാലും. 


ചെതോലിനെസ്ത്ാക്ഷിയാക്കിത്തായപോലെ ജനങ്ങളെ 
ത്തന്‍കാരുണ്യപാത്രമാക്കും പംക്തിസ്ൃന്ദനന്‍ 

“ തുംഗസേനയൊത്തുപോക മുമ്പേ?യെന്നു ചൊല്ലി,രഘു 
പുംഗവകുമാരനപ്പോളനുജ്ഞ നല്‍കി. | 


സാമജവരന്മാരൊത്ത സേനാനികള്‍ക്കുദിച്ചതാം 
പ്രേമാനന്ദാദികളെത്രയെന്നാക്കു ചൊല്ലാം? 
പുമാല ചൂടിയ രാജകുമാരന്മാര്‍ ചെല്ലെസ്റ്റൈനയ- 

24 
മാമഹാസമ്ാട്ടിനൊപ്പുമാനന്ദമാണ്ടം- u 


കരിയവന്‍പിന്‍പൃചെ൯റവനരു കൊതലിറ* 
പെരിയവ ന്‍റംപിയെന്‍റിനൈയതോര്‍ പെരുമൈയ- 
പ്പൊരുവരും കുമരര്‍തം പൂനൈനറും കുഞ്ചിയാല്‌ 
ഇരുവര്‍ പൈങ്കഴലും വന്തിരുവരും വരുടിനാര്‍. 


കോല*വരും ചെമ്മെയും MAAS വരു തണ്ബെയും 
ചാല"'വരും ചെല്‌വമെ൯റുണര്‍പെരും താതൈപോല”* 


_ മേല്‌വരും തകൈമൈയാന്‍ മിക വിളങ്കിനര്‍കടാം 


നല*വരും പൊരുവിനാന്‍ മറൈയനും നടൈയിനാര്‍ 


ചാന്‍റെന നത്തകൈയ കടം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


എതിരേല്പ്‌ i 387 


31 


32 


33 


34 


31 


32 


33 


തൊഴ്ചതിരുകുമാരരും പിന്‍തുടര്‍ന്നു കുതിരമേ- 
ലഴിവില്ലാമോദമാര്‍ന്നങ്ങുപചരിക്കെ 
തഴുകിയ ശംഖം പടഹാദിയങ്ങു മുഴങ്ങവേ_ 
യെഴുന്നള്ളിയൊരു തേരില്‍ ശ്രീരാമചന്ദ്രന്‍. 


മഞ്ജുളം ചെമ്പഞ്ഞി തേച്ച ചേവടിയെഴുന്നോര്‍ സുധാ- 
രഞ്ജിതമാം മാളികയില്‍ത്തിരക്കി നില്ലെ 

നഞ്ചു ചൂഴും മിഴികളാല്‍ പ്ൂമഴകള്‍ പൊഴിക്കവേ- 
യഞ്ചിതമാം രാജവീഥിയണഞ്ഞു ഭദ്രന്‍. 


കങ്കണങ്ങള്‍ കില്ുങ്ങവേ, കുന്തളമഴിഞ്ഞു പാദ_ 
ചെങ്കമലം നൃത്തശാസ്ത്രം പുലമ്പിടവേ 
കൊങ്കത്തടം കൊണ്ടു ദന്തിദന്തമദം പോക്കിട്ടന്ന 
മങ്കമാര്‍ വിളങ്ങും മേട കൂത്തരങ്ങല്ല. 


ആദിദേവദേവനങ്ങു വന്നണയെക്കുമാരിക- | 
ളാദിയായ തരുണികള്‍ കുലമൊന്നാകെ d 
ഹേതി കൊണ്ട മാരനോതി വന്നു വന്നു നാഗരിക “soe 
വീഥിയെല്ലാം നിരന്നതിന്‍ കഥ പറയാം. 140 


ATIYO രണ്ടരുകു മന൯ുപൃടയ തമ്പീയര്‍ തൊടര്‍ന്തു 
അഴിവില്‌ ചിന്തൈയിനു വന്താടന്മാമി ചൈവര 
ത്മഴ്ചവു ചങ്കൊട്ട ANGo പണൈ തഴങ്കിടവെഴുന്തു 
എഴുതരും തകൈയതോര്‍ തേരി൯ മേലേകിനാന്‍. 


പഞ്ചി ചൂഴ* മെല്ലടിപ്പാവൈമാര്‍ പണ്ണൈ ചൂഴ്‌ 
മഞ്ച ചൂഴ* നെടിയ മാളികൈയിര്‍ വന്തിപൈവിരായ്‌ 
നഞ്ചു ചൂഴ്‌ വിഴികഠം പൂമഴൈയിന്‍മേല്‌ വിഴ നടന്തു 
ഇഞ്ചി ചൂഴ്‌ മിതിലൈ 2901101 OAH 


ചൂടകന്തുപല്‌വര ക്കോൊതൈ ചോര്‍തരമലര്‍- 


പ്ാടകം പരതന്തല” പകരവെങ്കട 


ക്കോടരം കിടവഴ്ചം കുവിതടം കൊങ്കൈയ 
: Wa 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരപ്രദക്ഷിണം 


1 മാന്‍പേടക്കൂട്ടം വരും പോലെയും മയിലുകള്‍ 
മന്ദസഞ്ചാരം ചെയ്ത വരും പോലെയും 
മാനത്തു താരാനിര വന്നു തിരക്കും പോലെ 
മാളികതോറും മിന്നൽക്കൊടികള്‍ പോലെ 
മത്തമധുകരങ്ങളൊത്തുചേന്നാര്‍പ്പിടവേ 
മഞ്ജുമഞ്ജീരനാദം പൊഴിഞ്ഞിടവേ 
പൂന്തേനാലീറനായ കൂന്തലോടങ്ങു വന്നു 
പുരിതാനന്ദം പുരസുന്ദരികള്‍. 


2 വാര്‍മുടിക്കെട്ടഴിഞ്ഞു വീണതും മേഖലകള്‍ 
വാര്‍ന്നിഴി ഞ്ഞതുമേതുമറിഞ്ഞാിടാതെം 
പൂത്തുകിലഴഞ്ഞതു താങ്ങാതെ, തനുമദ്ധ്യം 
താന്തമായതുകണ്ടു തങ്ങിടാതെ, 
തിക്കിത്തിരക്കി വന്നു തിങ്ങി “നീങ്ങുവി "നെന്നു 

aa ൨ല്‍ക്കിളിമൊഴി ചൊല്ലിക്കലഹമാന്നും 


തേനുണ്ണാ൯ കൊതിപുണ്ടു തെണ്ടിട്ടം വണ്ടിണ്ട പോല്‍ 
തേന്മൊഴിമാരവിടെ ഞെരുങ്ങി വന്നൂ. 


16 


ഉലാവിയറ്‌ പടലം 


മയിലിനം oou പോന്‍റും 


മിന്നിനമിടൈവ പോ൯റും 
leia 


| CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 
| 


| നമരപ്രദിക്ഷണം 389 


| 3 “*ശണ്ണിനാല്‍ക്കണ്ടു നമ്മള്‍ കാമനെ, യിന്നു വന്നൂ 
| പെണ്ണായിപ്പിറന്നതിന്‍ പുണ്ണഫലം”” 

| മന്നിലെ നീരു വററി മാനത്തും മുകിലററു 

| നിന്നിടും കാലത്തൊരു നീര്‍ത്തടാകം 

| കണ്ണില്‍പ്പെട്ടമ്പോള്‍ കേഴമാന്‍കലത്തിന്നുണ്ടാകു- 
| മുന്നതാനന്ദമവരനുഭവിച്ചു. 


4 പൊന്‍ചിലമ്പൊലി കേള്‍ക്കേ, പ്ൃൃമാല മാറില്‍ത്തത്തി- 
ച്ചാഞ്ചാടിയാടിടവേം, യിടകള്‍ നൊന്തും 
രാമനില്‍ചെന്ന ചിത്തമാഞ്ഞുപിടിപ്പാനോങ്ങി_ 
പ്പോവതു പോലെയോടിയെത്തിയല്ലോ. 


ട്‌ ആരക്തരേനിയാളാം സുന്ദരീയഹല്യയ്ക്- 
ത്യാനന്ദമരുളിയ പാദങ്ങളും 
അക്കരിംകുഴലാള്‍ക്കു വേണ്ടി വില്ലൊടിച്ചതാ- 
മത്ഭുതളജുങ്ങളുമൊന്നു കാണ്മാന്‍ | 
തിക്കിത്തിരക്കി രാജവീഥിയിലെത്തി myz- 
സക്തഷട്‌പദങ്ങള്‍ പപോല്‍ മനോജ്ഞാംഗികള്‍ം ‘ 


6 കണ്ണിമജ്ണാതെ നോക്കും കാമിനിമാരുടയ 


കര്‍ണ്ണാന്തനേത്രങ്ങളില്‍, ത്തേരിലേറി 34 


3 കണ്ണിനാറ്‌ കാതലെന്നും പൊരുളൈയേ കണ്‍ൺകിന്‍േറാമ1- 
പ്പെണ്ണിനീര്‍ മൈയിനാ ലെയ്‌തും ചയനിന്‍റു ചെറുതുമെന്‍പാര്‍ 
മണ്ണിനീ രുലന്തു വാന മഴൈയറ വറന്ത കാലത്തു 
ഉണ്ണനീര്‍ കണ്ടു വീഴ്ച മുഴൈക്കുലം പലവുമൊത്താര്‍. 


4 പള്ളത്തുപ്പായു Mam’ രനൈയവര്‍ പാനല്‌ പൂത്ത 
വെള്ളത്തും പെരിയ കണ്ണാര്‍ മെന്‍കിലം ചച്ച ae 
ത്തള്ളത്തം മിരകൈ ണോവ ണമൈ വലി ചെല്ലം 
ഉള്ളത്തൈ പ്പിടിത്തു നാമെ നോട്ടകി ന്‍റാരുമൊത്താര്‍. 


E അരത്തമുണ്ടനൈയ മേനി യകലികൈ ക്കളി 
വിരൈക്കരും കുഴലി ക്കാക വില്ലിറ ന Nð റു 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


= 


ഭമ്പ്രാമായണടം 


തൂള്ണമാവീഥിയിലൂടെന്നപോലെഴുന്നെള്ള- 
മണ്ണോജനേത്രനാകും രാമചന്ദ്രന്‍ 
*കണ്ണ'നെന്നുള്ള പേരിന്നുള്‍പ്പൊരുളരുളിട്ും 
വണ്ണമന്നെല്ലാവക്കും “കണ്ണ'നായി! 


മാനസവേഗത്തെയും മാനിയാതതിദ്രതം 
മാനാതിശയമാര്‍ന്നു പാഞ്ഞുപോകും 


മന്നവകുമാരനെച്ചിന്തിച്ചു സുന്ദരികള്‍ 
മന്മഥവിവശരായ്‌ നിന്നുപോയി! 


മന്നിടം കടന്നിട്ടു വിണ്ണോളം വളര്‍ന്നൊരാ- 
മാധവൻ തന്നെക്കണ്ടൊരാനിമിഷം 


മയയണിമിഴികളില്‍നിന്നു മാറാതെ കാത്ത- 
മാനിനിമണിക്കുള്ള മഹത്വമെന്താം? 


പ്രഡ്യയാമൊരു നാരി ചാത്തിയ പുഞ്ചേലയും 
പാലൊളിച്ചങ്കുവളച്ചാത്തണിയും 

പാഴററ MA, തന്മ, മേനിയഴകും വജ്രം 
പാകിയ ഹാരങ്ങളും പരികരവും 


പാവം! തന്‍ നാണംപോലും മറെറന്തുമേതും നിജ 
പ്രാണനൊഴികെ വിട്ടു പകച്ചു നിന്നാള്‍! 


നീലനിള്‍ചേല്‍ക്കണ്ണുകള്‍ കൊണ്ടല്‍പോല്‍ മാരിപെയ്തെ 
നിരലരമ്പി൯ നിര യെയ്യിലേല്ലെ, 54 


യാതിനു മുയര്‍ന്തോര്‍ തന്നൈ യാവര്‍ക്കും കണ്ണനെന്‍േറ 
ഓതിയ പെയരക്ക ത്താനേ യ്യറുപൊരു ളണര്‍ത്തി വീട്ടാന്‍. 


എണ്‍കടന്തലകിലാ തീന്‍ റേകറു മിവന്‍ റേരെൻറു 
പെണ്‍കടാ ന്തമ്മി നൊത്തു പേതുറുകിന്‍റ കാലൈ 


Bit Poles പ്പം വാ൯കട ന്താനൈത്താന്‍റന്‍ 
കണ്‍കട വാതു കാത്ത കാരികൈ പെരിയ ളേകാണ്‍, ' 


നലനും പണ്‍പും 
റ ണര്‍വ്വന്തേശും s 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരപ്രദ ക്ഷിണം 301 


നൂലിഴപോല്ും തെല്ലും നൂഴാത്ത മട്ടില്‍ത്തിങ്ങി-. 
ച്ചേലെഴും കൊങ്കത്തടം തങ്കിട്ടവോള്‍ 

കാര്‍മുകില്‍ തെളിക്കാത്ത മിന്നലിനൊത്ത മദ്ധ്യം 
പോലേററമവശയായ്‌ ത്തളന്നുനിന്നാള്‍. 


10 ചെമ്മഞ്ഞിച്ചാറണിഞ്ഞ ചേവടിയാളരെയ്യം 
കണ്മൃന കൊണ്ടാര്യന്‍െറ മെയ്‌ കറുത്തോ? 
അഞ്ജനവണ്ണന്‍ തന്‍െറ മഞ്ജുളവണ്ണമേററി- 
ട്ട്ജനനയനങ്ങള്‍ കറുത്തിരുണ്ടോ? 


11 മാന്തളിര്‍മേനിയൊരു സുന്ദരി മദനന്‍തന്‍ 
പുന്തൊത്താമമ്പെസ്തിട്ടം agale നോക്കി 
മന്നനെറയാജ്ഞനോക്കാതാവിരരാജസുത൯ 
തന്‍ വില്ലിന്‍ വല്ലവത്തം മതിച്ചിടാതെ 
“ഇങ്ങനെയബലകള്‍ മേലങ്ങുമമ്പെയ്യന്നോ- 
രംഗജനവനാരെ'ന്നുരച്ചിടിനാള്‍. | 


oe വം ളി 


19 ചൊല്ലിന്‍മേന്മയെ വെല്ലും നല്ല ശൃംഗാരരസം ര 
ഫുല്ലമാം രൂപം പൂണ്ട മട്ടിലാക്കി : 
നല്ലഴകറിയുന്ന ചിത്രലേഖകനൊരു 
കല്യമാമാലേഖ്യമായ്‌ വരച്ചപോലെ 


ഇഴൈയുറാ പ്പണ്ണ രാത വിളമുലൈ യൊയുത്തി ചോര്‍ന്തു 
മഴൈയ്ുറാ മിന്നി നന്ന മരുങ്കല*പോ നുടങ്കി നിന്‍റാഠം 


കാമ 


2 


13 


14 


മറെറാന്‍റും കാണ്‍കി ലാതാ ടമിയ൦ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 
കല്യാണിയൊരുനാരി നിന്നുപോയ്‌; ഇന്ദിരയ്ക്കു 
തുല്യയാണവളോരിലാകാര ത്തില്‍. 


പൊന്നൊളിയെല്ലാം പോകെ, ത്തന്നെയും താങ്ങാനാവാ- 
തങ്ങനെയൊററത്തുകില്‍ താങ്ങിനിന്നാള്‍. 


വില്ലിനെ വെല്ലം വളര്‍ചില്ലിയും നെററിത്തടം 
വല്ലാതെ വിയര്‍ത്തുടന്‍ വിളറിടവേ 

DÖMS തളര്‍ന്നൊരു മുശ്ധാംഗി, മയില്‍പ്പിലി- 
ക്കൊത്ത പുഞ്ചായലുള്ളോള്‍, തരിച്ചുനിന്നു! 

തന്‍ പുരോഭ്ൂവില്‍ മററു യാതൊന്നും കാണാതവള്‍ 
തമ്പുരാന്‍ തനിയേയോ'"'യെന്നു ചൊന്നാൾ. 


കാര്‍കൂന്തലാളാമൊരു കല്യംഗി കുമാരനില്‍ 
കാമാതുരതയാര്‍ന്നുള്ളരുകി നിന്നാള്‍. 
“വഞ്ചകനവന്‍ വന്നെന്‍ നെഞ്ചകം പുകിംയിനി 
വഞ്ചിച്ചു കണ്ണിലൂടെ കടന്നിടായ്‌ വാന്‍ 
ചിക്കെന്നടച്ചേനെന്‍െറ മൈക്കണ്ണ രണ്ടും തോഴി 
വെക്കമെ൯ പുമെത്ത നിീയൊരുക്കു'"കെന്നാൾ. 


മോഹിനിക്കൊത്തമേനിമേലലരമ്പേററതു_ 
മോരാതെയരക്കെട്ടില്‍ നിന്നിഴിയും 


പൊന്നൈയും പൊരുവു നീരാറം പുനൈന്തന വെല്ലംംപോക്കി- 
ത്തന്നൈയും താങ്ക ലാതാള്‌* തുകി യ്യാ താങ്കി moa. 


UIN പരുവ നെററി വെയര്‍വര പൃചലൈ വിമ്മ_ 


24000m മെറിപ്പ വുള്ളം ചോരവോര്‍ തോകൈ നിന്‍റാഠം 


ചൊററം ചെയ്‌കൊലൈവേ ലെന്ന മ്ളറെറന ക്കൊടിയ കണ്ണാം 


നാ വള്ളലെന്‍റാഠം 


een 
തുശും വേറുവേ oom തോരാം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നരരപ്രദക്ഷിങം 393 


ചേലയും മേഖലയും താങ്ങാതെ,യണിപ്പാവ- 
പോലഴകേല്യമൊരു നാരിരത്നം 
നീലക്കാര്‍വണ്ണന്‍മേനി നോക്കീട്ടം തന്വികളില്‍ 
കോലുന്ന കോപംപുണ്ടു തുറിച്ചുനോക്കി. 


16 “*കാതോളം നീണ്ടും കള്ളമാവോളമൊളിപ്പിച്ചം 
കാതര്യം പൂണ്ടുംമണ്ടിപ്പിടഞ്ഞോടിയും 
ആനന്ദത്തഴപ്പാര്‍ന്നുമാരക്തരേഖചേര്‍ന്നു- 
മാകെക്കറുത്തുമുള്ള മിഴികളോടെ 
കാമസമാനന്‍തന്നെ ക്കാണുവാന്‍ വന്നാളൊരു 
കാമിനി; യവശയായറയില്‍പ്പുക്കാള്‍. 


17 കാര്‍കൂന്തല്‍ക്കെട്ടും കച്ച മൂടിയ കൊങ്കത്തട്ടും 
വാരുററ മേഖലകള്‍ പൂണ്ട മദ്ധ്യം | 
നാരിമാരിവകൊണ്ടു നേരേ മറച്ചു കാഴ്ച 
വേറില്ല വഴി തിരുമേനി കാണാന്‍ 
ഏവശൃഴറി നിന്ന മറെറാരു നീലായത-_ 
ലോചന കുമാരനെയൊന്നുകാണാന്‍ 
ഏറിയ കൊതിയോടെ നോക്കിനാള വരുടെ 
നേരിയോരുഭരങ്ങള്‍ക്കിടയിലൂടെ. 


18 കെട്ടിയ വരിവില്ലു കൈക്കൊണ്ട മാരന്‍ മാറില്‍ 
_ പിട്ടതാം കൂരമ്പാകും മലര്‍നിരയും 110 


ആക്കിയ പാവൈ WMI ളൊരുത്തിയാ ണ്ടമലന്‍ മേനി 
നോക്കുറു വാരൈ യെല്ലാ മെരിയെഴ നോക്കു കിന്‍റാഠം 


കളിപ്പന മതര്‍പ്പ നീണ്ടു കതപ്പിതൈ oeg കള്ളും 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


304 കമ്പരാമായണം 


മട്ടോലും മൊഴിമാക്കമാരമാലേറര പാരം 
ചുട്ടതാമുട൯ വിട്ടോ പൊന്നണികള്‍ 

ഒട്ട വിയര്‍ത്ത കൊളങ്കത്തട്ടില്‍ നിന്നിററു താഴെ 
വെട്ടതാം സുരഭിലചന്ദനവും f 

ത്വിട്ടോലും മേഖലകള്‍ മുത്തുമാലകള്‍ കൂന്തല്‍- 
ക്കെട്ടിലെപ്പുമാലയും പൊന്‍വളയും 
ഒട്ടിവയല്ലാതന്നാ വീഥിയില്‍ത്താഴെ വീണു 
പെട്ടതായ്‌ മറെറാന്നുമേ കണ്ടതില്ല. 


19 തോൾ കണ്ടോ തോളേ കണ്ടാര്‍, വീരക്കഴലെഴം Q- 
ക്കാല്‍ കണ്ടോര്‍ ചെന്താമരക്കാലേ കണ്ടാര്‍, 
അത്തിരുക്കെത്താര്‍ കണ്ടോരായതേ കണ്ടാര്‍ വാളി- 
ന്നൊത്ത കണ്മനയെഴ്ചം പെണ്ബണികള്‍ 


ആ രൂപമാരുമുററും കണ്ടവര്‍, മതമോരോ- | 
2 ന്നാവിരാഡ്രൂപം തന്നെയെന്ന പോലെ. | 


൭0 തയ്യലാമൊരുകൃശമദ്ധ്യതന്‍ മാനസത്തി- 
ലയ്യമററിടാനാര്യനെഴുന്നരുളി 
ഈയ്യലകങ്ങളെല്ലാം തന്നുദരത്തിലാക്കു- 
മയ്യനില്‍ പെരിയവനാരു വേറെ? 


വണ്ടാര്‍ കുഴലാളൊരു സുന്ദരി യോരോന്നോര്‍ത്തു 
കൊണ്ടു തിരഞ്ഞെടുത്തോരണികള്‍ പൂണ്ടും 


ശരിന്തമേ കലൈയു മുത്തും ചങ്കമും താഴ്‌ന്ത കൂന്തല്‌ 
വീരിന്തപൂ ന്തൊടൈയു aa വെള്ളിടൈ യരിയവ്വീതീ 


` 
തോറാകണ്ടാര്‍ തോളേ കണ്ടാ 
ൂ DICR I ൪ തൊട്ടകഴറ* കമല am 
ത്താഠംകണ്ടാര്‍ DIGS കണ്ടാര്‍ തടക്കെകണ്ടാരു മഹ്‌തേ 
A ` S 4 
വാഠംകൊണ്ട കണ്ണാര്‍ യാരേ വടിവിനൈ മൂടിയ ക്കണ്ടാര്‍ 


BETO GEES ത്തന്നാ നുരുവുക ണ്ടാരൈ യൊത്താര്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരപ്രദക്ഷിണം 308 


മഞ്ജീരമേഖലകൾ മഞ്ജുളതരം മുദു- 

ശിഞ്ജിതം പെയ്ത മന്ദം നടന്നുകൊണ്ടും 
പുങ്കൊടിപോലെ വന്നാള്‍? ചേടികള്‍ ചേത്ത കയ്യാം 
പുമഞ്ചത്തിങ്കലേറിത്തിരിച്ചുപോയാള്‍! 


22 അബ്‌ജകോരകസ്തനിയാമൊരു മനോജ്ഞാംഗി- 
യപ്പൊഴുതേവം ചൊന്നാൾ മനമുരുകി:- 


*“കാരിരുമ്പൊത്ത കരളെങ്കില്ലമൊരു കൊച്ചു 
കാമിനിക്കായിപ്പെരും വില്ലൊടിച്ച; 


കാരുണൃശാലി, നെന്നെക്കാത്താലും, ക്രൃരനാമ- 
ക്കാമന്‍െറ കരിനമ്പുവില്ലൊടിച്ചിദാനീം.”” 


23 മയ്യൊളിക്കരിക്കണ്ണാളോതിനാള്‍ മറെറാരുവ- 
““ളയ്യയ്യോ! തേരിലേറിപ്പോയാനവന്‍! 

f ഈയ്യുള്ളോള്‍ കണ്ണിന്‍നേരേ വന്നതു ചിന്തിക്കുകില്‍ । 

പൊയ്യാമോ? കാഴ്ചയിതു കിനാവുതാനോ?”: 


24 മറെറാരു നാരി മനമല്ലാതെ ഭൂതിയായി 
മറെറാരുവരെപ്പോക്കാതുളളരുകി 
ചെററുചിന്തിച്ചുരച്ചാള്‍: “സുന്ദരി ജനകജ 
മുററിയ തപം ചെയ്തോള്‍, വിവാദമില്ല.”” 148 


നലമ്പെയ”്‌ കൊമ്പി നടന്തുവ ന്തെയ്‌തിനാഠം 
പുലമ്പു ചേടിയര്‍ ഒകെമ്മിശൈ പ്പോയിനാഠം 


22 PYA മെന്‍മുലൈ യാളംകൊ രായിഴൈ 
ഇരുപ്പു നെഞ്ചിനൈ യേനുമൊ രേഴൈക്കാ 
പ്പൊരുപ്പ വില്ല പ്പൊടി ചെയ്ത പുണ്ണിയാ 
കരുപ്പു MYI ത്താട്‌കൊണ്ട Daam do. 


ക; 


1 


മൈത വഴ്‌ന്ത കരുംകണൊര്‍ വാ ൭ 
1G Ee 


ചെയ്‌ത വന്‍റനി ത്തേര്‍ 


506 


25 


26 


27 


28 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പാരാമയണം 


സാലഭഞ്ജികാതുല്യയായവളൊരു തന്വി 
സാദം കലര്‍ന്നു ചുടുവീര്‍പ്പുവിട്ടും 
സാരസനേത്രയവള്‍ ചൊല്ലിനാൾ സവിധഗ- 
യായതന്‍ സഖിയോട്ട സാഞ്ജലിയായ്‌:- 
““സ്വാമിയാം രാമനെയിക്കാമനും ചിത്രപട- 
ഷ്ലായയിലെഴതുവാന്‍ കഴിവുണ്ടാമോ?”* 


ചന്തമിയന്നിട്ടന്ന വായ്മലരുള്ളോളൊരു 

സുന്ദരി ചൊല്ലി: “adao നോക്കുകിലോ 

ഹന്ത! മനുജക്കാക്കമുത്തമലക്ഷണങ്ങൾ 
സന്ധിക്കയില്ല തെല്ലുമിതുപോലവേ 
ചെന്താമരാക്ഷനിവന്‍ സാക്ഷാല്‍ ശ്രീ മഹാവിഷ്കുഃ 
സന്ദേഹമില്ല ഞാനതറിയിക്കുന്നേന്‍.” 


പൊന്നിന്‍ നൂപുരങ്ങളക്കൈവളകളോടൊപ്പം 
തന്നെത്താനൂര്‍ന്നു മനം നൊന്തൊരുവള്‍ 
ചൊന്നിതു: ““പണ്ടു ജനകാദികള്‍ ചെയ്ത പുണ്യ- 
മൊന്നിനാലിങ്ങുവന്നാനനഘനിവന്‍!:: 


തന്നഴകുടല്‍ വിട്ടു പോകുമാറവശയായ്‌ 


തന്പിയാളൊരുവൾ കണ്ണീരു തൂകി 166 


പഴ്ചതി ലാവൊരു പാവൈയ ന്നാഠംപതെന്തു 
GORD വെയ്‌തുയിര്‍ ത്ത൯പുടൈ ത്തോഴിയൈ 
ത്തൊഴ്തു ചോര്‍ന്തയര്‍ വാളിന്ന ത്തോന്‍റലൈ 
എഴുയലാം കൊലി മ്മന്മത നാലെന്‍റാഠാ. 


വണ്ണ വായൊരു വാണുതന്‍ മാനിടര്‍ക 
എണ്ണും കാലി വ്വിലക്കണ vaw ms 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നശരപ്രദക്ഷിണം 397 


ചൊന്നിതു; ““മുനികളും മന്നരും ചുററുമില്ലാ- 
തൊന്നിവൻ വന്നെങ്കിലോ കനവില്‍ത്താനോ? 


29 കൊണ്ടലു കണ്ടാനന്ദം കൊണ്ടിട്ടം മയിലൊത്ത 
വണ്ടാറണിക്കുഴലാമൊരുത്തിയപ്പോള്‍ 
മിണ്ടാതെ മനമാണ്ട രാഗവായ്‌പിനെയ്യള്ളില്‍- 
ക്കൊണ്ടു മറയ്തയായി മനോഹരിയാള്‍ 
തണ്ടലാര്‍ ബാണനതു കണ്ടിതു, രഹസ്യങ്ങൾ 
മിണ്ടാതിരിക്കുകില്ല മുഖഭാവത്താല്‍. 


30 ഇന്ദുവദനയൊരു നീലായതാക്ഷിയലര്‍ 
ചിന്തിയ മെത്ത തന്നില്‍ക്കിടന്നുരുണ്ടാള്‍ 


, പന്തണിമുല വേത്തു മിന്നലില്‍പ്പെട്ട പാമ്പായ്‌ ! 
| ഏന്തിക്കരഞ്ഞു ചുടു വീര്‍പ്പു വിട്ടാശ. 


31 ചെമ്പവിഴാധരിമാരിങ്ങനെ പലരുയിര്‍ 
വെമ്പിയുടലില്‍ക്കിടന്നുഴന്ന പോലായ്‌ ra. 
സമ്പ്രതി ചിററിടയാള്‍ സീതയെപ്പോലെ ചിത്തം 
സമ്ത്രീതമാകാനവക്കെന്തു ഞായം? 182 


മുനിവ രുംകല മന്നരു മൊയ്‌പ്പറ 
ത്തനിവ രും കൊല” കനവി ന്‍റ ലൈയെന്‍റാ%ം 


29 പുനം കൊ൦ം കാര്‍മയില* പോലുമൊര്‍ പൊറ്‌കൊടി 
മനംകൊറഠാ HIMA മറൈത്തലൈ യെണ്ണിനാഠം 
അനംക വേള തറിന്തന നററന്‍.താന്‍ 

മനംകറാ പോല മുകമും മറൈക്കുമേ 


ഇണൈനെട്ടങ്ക ണൊ രിന്തു മൃകത്തി ay 


N 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


398 കമ്പരാമായണം 


32 വേത്തുടന്‍ മേനി തളന്നാകവേ,യുയിര്‍ വിമ്മി- 
യാത്തി കലര്‍ന്ന മങ്കമാരെയേതും 
തീത്ഥപാദനാമവന്‍ ചിന്തയില്‍, കടക്കണ്ണില്‍ 
പാത്തതില്ലിത്രത്കമന്‍പു കലരാത്തോനോ? 


33 അങ്ങു വന്നൊരു മങ്കയോതിനാൾ:ഃ “നല്ലീ മുന്നം 
തങ്ങൾക്കുള്ളയിരുമിക്കുലത്തില്യള്ളോര്‍; 
ഞങ്ങള്‍ക്കുള്ളയിരേവം ഞങ്ങള്‍ക്കു നല്ലാ മട്ടി- 
ലെങ്ങനെയിവനിന്നീ മനസ്സു umg?’ 


34 ആ നറുമണമെഴ്ും കൂന്തലുടയ മര്‍ത്ത്യ- 
നാരിമാരുടെ കഥയല്ലാതി പ്പോള്‍ 
വാനവനാരിമാരിലാവസന്തത്തില്‍ തോഴര്‍ 
വാശിയില്‍പ്പൊരുതിയ പോടരന്തോതാം? 
വാരുററ മലരമ്പു വാനത്തില്‍ ചെന്നു വാര_ 
നാരിമാര്‍ മാറിലാഞ്ഞു തറഞ്ഞുവല്ലോ. 


85 ““ആരിലുമിവനൊരു നാരിയിലന്‍ വുകൊണ്ടു 
നേരിലൊന്നരുളാതെ പോകയായി! 198 


32 വേര്‍ത്തു മേനി തളര്‍ന്തുയിര്‍ വിമ്മലോട്ട 
ആര്‍ത്തി Yoo മടന്തൈയ രാഒരെയും 
തീര്‍ത്ത നീത്തനൈ ചിന്തൈയിറ്‌ ചെങ്കണിലഃ 
പാര്‍ത്തി ലാ നട്‌ പരിവില നോ വെന്‍റാഠം 


ഉവെയം പററിയ മങ്കൈയ രെണ്ണിലര്‍ 

ഐയന്‍ പൊറ്‌പു ക്കളവിലൈ യാതലാലഃ 

എയ്യും പൊറ*ചിലൈ മാരനു മെന്‍ചെയ*വാന്‍ 
 കൈയം വററുടൈ വാളിനും കൈവൈത്താന്‍. 


നാന വാര്‍കുഴ നാരിയ രോടലാലഴ 
ല്‌ വേളൊട്ട മേലുറൈ വാര്‍കളോട്ട 
œ ലറിന്തില 


ടിയര്‍ മാ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നശരപ്രദക്ഷിണം 399 


കാരുണ്യമെന്നതേതും കണ്ടറിയാതുള്ളവ- 
നാരിവന്‍ പരിണതന്‍? കൊലയാളിയാം.” 


36 ചന്ദനച്ചാറു തേച്ചും ചിന്തിട്ടം ചുടു പൊന്തും 
പന്തണിമൃലയെഴും തുടിയിടയാള്‍ 
തന്‍തനുവൊപ്പമവൾ ചിന്തയും കുഴഞ്ഞാരു- 
മെന്തിവളയിര്‍ക്കൊള്ളമെന്നു ചൊല്‍കെ 
ഹന്ത വിവശയായി ച്ചെന്തളിര്‍പ്പുമെത്തയില്‍ 
കാന്മാംഗി തളര്‍ന്നങ്ങു വീണുപോയി! 


പൂന്തേന്‍ മൊഴിയാളൊത്‌ പുവലംഗി 
പുവണിരഥത്തിനു പിന്‍പോയി വീണ്ടും വന്നു 
പുഗബദ്ധമാമുഞ്ഞാലാടിട്ടം പോല്‍, 


38 മുററിയ കാമമോഹം കൊണ്ടൊരു മുഗ്ധ ചൊന്നാൾ 
മറെറാരുത്തിയെ നോക്കി ““യെന്‍െറ ചിത്തം 
കററക്കാര്‍വേണി! നിയുമാവഴിയെങ്ങാ൯ കണ്ടോ? 


37 പൂവിളം ചേവടികള്‍ പുണ്ണാകും പടിയോടി 
| പററുമോ നാണമാശമുററി വന്നാല്‍? 214 


കരുണെ യെന്‍പതു കണ്ടറി യാന്‍പെരും 
പരുണ DADIL” പട്ടകൊലൈ യാനന്‍റാഠം. 


36 തൊയ്യില്‌ വെയ്യരുലൈ ത്തുടി പോലിടൈ 
amy നൊയ്യ മരുംകുലൊര്‍ NAM താന്‍ 
കൈയ്യു O29) മറിന്തിലറം കണ്ടവര്‍ 
29 BD മെനത്തളര്‍ ന്തോയ*വുററാഠം. 


37 പൂക വൃശല്‌ പുരിപവര്‍ പോലൊരു 
പാകീന്‍ മെന്‍മൊഴി meld പ്പാതതം0ം 7 
ചേകു ചേര്‍തര ച്ചേവക്‌ നേറരിന്‍പി൯ 
ഏകു 218 മിതെന്‍ചെയ്‌'ത 2190309 


38 പെരുത്ത കാതലിര്‍ പേതുറു മാതറാന്‍ = 
ഒരുത്തി മററം കൊരുത്തിയൈ നേ ENE 
കരുത്തു മവ്വഴി ക്കണ്ടതു ണ്ടോവെ' led 


400 


39 


40 


41 


42 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


അങ്ങു വന്നൊരു മങ്കയോതിനാള്‍ “നല്ലീ മുന്നം 
തങ്ങള്‍ക്കുള്ള യിരുമിക്കുലത്തിലുള്ളോര്‍; 
ഞങ്ങള്‍ക്കുള്ളയിരേവം ഞങ്ങള്‍ക്കു നല്‍കാമട്ടി- 
ലെങ്ങനെയിവനിന്നീ മനസ്സു വന്നു?” 


നാമത്താലുള്ളഴിഞ്ഞൊരോമലാള്‍ ചൊന്നാൾ, “ശൈവ- 
ചാപത്തെക്കുല ച്ചതിന്നോര്‍ത്തിട്ടമ്പോള്‍ 


കേമത്തം കാട്ടാന്‍ തന്നെ, യാമത്തകാശിനിയില്‍ 
പ്രേമത്താലല്ലെന്നതുതീര്‍ത്തുചൊല്ലാം.”” 


ഹാരവും തുകിലും മററാഭരണാദികള- 
മാകെയഴിഞ്ഞു ജീവന്‍ തളന്നൊരുത്തി 


““ഘോരനി വില്ലാളിക്കു മുന്നിലിട്ടെന്നെക്കൊല്ലും 
മാരനെപ്പോലെ വീരന്‍ മററാ””രെന്നാള്‍. 


ഇങ്ങനെ പലപല മങ്കമാരണയവേ 

സുന്ദരന്‍ രാമചന്ദ്രന്‍ വസിഷ്ഠനോടും 

വേദപാരംഗതനാം കാശികനോടും ചേര്‍ന്നു 

വേദിക തന്നി ലെഴുന്നെള്ളിടിനാന്‍ം 

സേനകളൊത്തു രാജമണ്ഡലം രാജസഭാ- 
ശാലാന്തരാളത്തിങ്കല്‍ നിരന്നിരുന്നൂ. 232 


MOOS യങ്കൊരു പൊന്നയം താരുയ൦ 

MOH ളിന്നുയി രുംങ്കൊട്ട ത്താര്‍തമര്‍ 

എങ്ക ളിന്നുയി രെങ്കളു ക്കീകലാ 

വെങ്ക ണെങ്കൻ വിളൈന്ത തിവര്‍കെന്‍റാഠാ. 


നാമ ത്താലഴി വാളൊരു നന്നുതല്‌ 

ചേമ ത്താര്‍വി ലിറുത്തതു തേരുങ്കാല* 

തുമ ത്താര്‍കുഴ ററൂമൊഴി ത്തോകൈപാല* © 
കാമത്താല൯റു കല*വിയി നാലെന്‍റാഠം. 


ae ലുങ്കല വയും 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നഗരപ്രദക്ഷിണം 


43 


44 


45 


| 46 


43 


44 


മിന്നലിന്നൊളി ചിന്നും പൊന്നാഭരണാവലി 
മിന്നുന്ന കരിമുകില്‍ പടിഞ്ഞ പോലെ 
ഇന്ദിരാകാന്തന്‍ രമചന്ദ്രനും മുറ പോലെ 
വന്ദിച്ചാന്‍ മുനികളെയിരുവരെയ്യം. 


ധമ്മസംരക്ഷണാത്ഥം വന്നവതരിച്ചൊരു 
ശര്‍മ്മദനാശിസ്റ്റേററിട്ടമന്ദാനന്ദം 
തന്നിഴല്‍പോലെ കാവല്‍ നിന്നിട്ടം തമ്പിമാരോ- 
ടൊന്നിച്ചു ചിത്രാസനമലങ്കരി ച്ചാന്‍. 


താരങ്ങളൊത്തു വാനില്‍ വെഞണ്ബതിപോലെ പരി. 
വാരങ്ങളൊത്ത പാക്തിന്ധൃന്ദനനും 

ആ മണിമണ്ഡപത്തിലാഗതരായി വര_ 
മാമുനിമാരെ നമോവാകം ചെയ്താന്‍. 


അന്തണച്ചന്ദമാശിസ്സേകവേ മേലെ നിന്നും 
വിന്തനപുഷ്ലവഷമോരുകൊണ്ടും 
ഇന്ദ്രനുപോലും മുഖത്തീഷ്യയുദിക്കെ, മാന- 
വേന്ദ്രനാമണ്ഡപത്തിലിരുന്നരുളി. 


തിരുവി നായകന്‍ മി൯റിരി ന്താലെന- 
ത്തുരുവിന്‍ മാമണി യാരം QWA Uo 
HEU മേകം പടിന്തതു പോര്‍പടിന്തു 
ഇരുവര്‍ og മുറൈയി നിറൈഞ്ചിനാ൯. 


ഇറൈഞ്ച വന്നവ രേത്തിന രേവവോര്‍ 
നിറൈഞ്ച പൂന്തവി ചേറിനിഴ റ്‌കറഠം പോല” 
പുറം പെയ്‌ തമ്പിയ രുട്‌പൊലി ന്താനരോ 
അറം മെയ്‌ കാവറ* കയോത്തിയി റേറാന്‍റീിനാന്‍ — 


ആന മാമണി മണ്ടപ am 
താനൈ മന്നന്‍ റമരൊട്ടം 
മീനെ ലാം തന പിന്‍ വര വെണ്മതി 


248 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


402 കമ്പ്രാമായണം 


47,42, ഗംഗനും കലിംഗനും കൊങ്ങനും സിംഹളഭേന്ദ്ര- 
49 നംഗേശന്‍ കേരളനും പാണ്ഡ്യമന്ന൯ 

MIBU കുളിന്ദനും ചീനനും വംഗേശനും 
മാഗധന്‍ മറാട്ടനും ചോളമന്നന്‍ 
മാത്സ്യനും മ്രേ്ലാധീശന്‍ വൈദര്‍ഭന്‍ ലാടാധിപന്‍ 
മററുള്ള വീരന്മാരും തൂരുഷ്ലനാഥന്‍൯ 
കൊങ്കണദേശീയരും കണ്ണാടമന്നന്‍ ശാക൯ 
തെങ്കണന്‍ മഹാചീനന്‍ തെലുങ്കനാടന്‍ 
അങ്ങനെ പഞ്ചഭൂുതഹേതുവാമാകാശത്തെ- 
ത്താങ്ങുമൃഴിയിലു ളേളാരരചരെല്ലാം 
അന്നങ്ങു വന്നുചേര്‍ന്നാ; രായവക്കുചിതമായ്‌ 
മിന്നുമിരുപ്പിടങ്ങളലങ്കരിച്ചാ൪. 


50 കല്ലണ്ടവാണിമാരാം കല്യാണിമാര്‍ വീയുന്ന 
ചൊല്ലെണ്ട വെഞ്ചാമരം കണ്ടെന്നാലോ | 
നല്ല,കൾപ്പൂമരത്തിലങ്ങുലസിക്കും തളിര്‍- 
ത്തൊത്തുകളെന്നതാരുമോര്‍ത്തു പോകും. 254 


47 2&0 കൊങ്കര്‍ കലിംകര്‍ കുലിംകര്‍കഠം 
ചിജം ളാതിപര്‍ ചേരലര്‍ തെന്നവര്‍ 
അങ്കര്‍ ചീനര്‍ കുലിന്ത രവന്തികര്‍ 
വങ്കര്‍ മാളവര്‍ ചോളർ മരാടരേ 


48 മാന മാകതര്‍ മച്ചര്‍ 2130191000 
ഏനൈ വീര വിലാടര്‍ വിതര്‍പ്പര്‍കഠം 
ചീനര തെങ്കണര്‍ ചെഞ്ചകര്‍ ചോമകര്‍ 

'ചോന കേശര്‍ തുരുക്കര്‍ കുരുക്കളേ 


51 


52 


53 


| 54 


51 


- 52 


“BAA മാമണം കാണിയ വന്തരുഠം 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 2 


നഗരപ്രദക്ഷിണം 403 | 


ആ മണിരചിതസിംഹാസനത്തിങ്കലാള- 

മാമന്നോര്‍ മന്നനാകും ദശരഥനെ | 
ആരംമ്യാഗികള്‍ വാഴ്‌ ത്തിപ്പാടിനാരവികല- 

മാധുയ്യം വഴിയും ഗിതാദികളാല്‍. 


ത൯കുലവല്ലരിയാം മങ്ക്ണൃണ്ടാകും തിരു- 
മഗല്യമഹോത്സവമൊന്നു കാണാന്‍ 
തിങ്കള്‍ മാനത്തുനിന്നു വന്നു വിളങ്ങും വണ്ണം 
വെണ്‍കൊറാക്കുട പൊന്തി നിവന്നു നിന്നു. 


നീട്ടം പടക്കടലന്നാക്ക മൊന്നിളകുവാന്‍ 
കൂടിയുമിടമില്ലാതാത്തുനില്ലെ 

ആടും മദയാനകളുള്ള ജനകന്‍ തന്‍െറ 
നാടെല്ലാമൊരു നല്ല നഗരമായി. 


അന്തമററുഭള്ളാരാശയ്തുപ്പുറം കടന്നതാം 
സ്വന്തമാം സമ്പന്നിര നിരവധികം 


സുന്ദരി സിതാദേവിത൯ പിതാവതിതരാം 
സന്തോഷമോടെല്ലാക്കമരുളി MOR, 
എന്തോതാമിതില്‍പ്പരം ? സാധാരണക്കും രാമ- 

ചന്ദ്രനും സമാനമായ ലഭിച്ചിതെല്ലാം. 282 


ചുഴലും വണ്ടു മിഞിറും ചൃരുന്യം ചൃഴ്‌ന്തു 
ഉഴലും വാശ മതുമല രോതിയര്‍ 

കുഴലി നോട്ടറ ക്കൂറുപ ല്ലാ ണ്ടൊലി 
മഴലൈ യാഴിശൈ യോട്ട മലിന്തവേ 


വെങ്ക ണാനൈയി നാന്‍റനി വെണ്‍കുടൈ 
തിങ്ക ടങ്കഠം കുലക്കൊടി ച്ചാതൈയാം 


പെങ്കി യോങ്കി ത്തഴൈപ്പതു ഭപോന്‍റദത. ~ 


ഉനട്ട പേര്‍വിട മിന്‍റിയൊ ado 
നദട്ടമാക ററാനൈ നെരുങ്കലാ& 
ആടന്‍ മാ. J age 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നിശ്ചയതാംബുലം 


1 രത്തസിംഹാസനത്തികല്‍ ദശരഥന്‍ 
പത്തീസമേതം വിളങ്ങിടവേ 
മാമുനിശ്രേഷ്ഠന്‍ വസിഷ്ടന്‍ മധുരമായ്‌ 
മൈഥിലനോടേവമോതിടിനാന്‍:- 
*“തോഴിമാരൊന്നിച്ചിങ്ങാനയിച്ചാലുമ- 
ക്കേഴമാന്‍ കണ്ണാളാം ജാനകിയെ” 


2 തേനൊലിപ്പുക്കളണിഞ്ഞുള്ള ഭാസിമാ- 
രേതാനും പേരെയയച്ചാ൯ മന്നന്‍ 
ഉൾപ്പുവിലെത്രയുമന്‍പെഴ്ചമായവ- 
രുല്‍ക്കടവേഗമകത്തു പൂകി 
ഉററവരായുള്ള തോഴിമാരോടോതി 
കററക്കാ൪വേണിയെക്കൊണ്ടുപോരാന്‍. 


പൊന്നണി, MOTD സനന്ദര്യസാരത്തെ_ 
ച്ലന്നമായ്‌ ത്തിത്തിട്ടമെന്നോരാതെ 


കോലംകാണ്‍ പടലം 


JOUY ABH ചൂഴ വിന്തിര NIE ചേര്‍ന്തൂ 
ഓവ! D മയി 


കെ ച്ചങ്കോോ* ചനകനൈ യിനിതു നോക്കി ‘ 


A ne 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നിശ്ചയതാംബുലം 408 


പിയുഷത്തിന്നു മാധുര്യം കൊട്ടക്കുംപോല്‍- 
ത്തോഴിമാര്‍ ദേവിക്കണികള്‍ ചാര്‍ത്തി 


ഏഴാഴിചുഴുന്നോതരരുഴിയി ലൃള്ളവ- 
രേവരും പോഴത്തമുള്ളോരല്ലോ! 


കണ്ണിണ മൂടടമിമകളെന്നാകില്പം 
കണ്ണിന്നഴകവ ചേത്തിട്ടന്നൂു! 


(വൃത്തഭേദം) 


4 കണ്ണൻതന്‍നിറം തന്‍െറ- | 

യുള്ളം നിറഞ്ഞു ചാടി- | 
ത്തിണ്ണെന്നു വല്ലിയായി 

പാരില്‍പ്പരന്ന പോലെ 


| മിന്നുന്ന കുന്തളത്തെ 

വിണ്ണിലേക്കാറിനിന്ദൃ- 

വെന്നപോൽ മലര്‍മാല 
കൊണ്ടു ബന്ധിച്ചുവല്ലോം 


| 5 വാനത്തു താരാമാല 

i വന്നുടനമ്പിളിയെ 

| വാരുററു കമ്മും പോലെ 

കെട്ടിനാര്‍ ചുട്ടി, പിന്നെ 

കാര്‍മ്മുകില്‍ പെറേറാരിന്ദ്- 

| ലേഖയെ നക്കും മട്ടില്‍ 

കമ്രാളകങ്ങള്‍ ചുററി- 

പ്പട്ടിനാര്‍ “പൂട്ട'മവര്‍. 


maly” തിരൈ പ്പരവൈ ഞാല മേഴൈമൈ ടൈത്തു 


waite ae 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


406 കമ്പരാമായണം 


6 “ഉള്ളം കവന്ന മേനി- 
യെല്ലാം തളത്തി OMD- 
യള്ളിക്കൊണ്ടന്നു പോയ 
ചൊല്ലെഴയും കുമാരനോ 
വെള്ളം ജടാജുടത്തി - 
ലുള്ള ദേവന്‍െറ വെററി- 
പ്പള്ളി വില്ലൊടിച്ചുള്ള 
വീരനാം യുവാ”"വേവം 
ഉള്ളത്തിആഞ്ഞാലാട്ടം 
i ചൊല്ലിടും മട്ടിലല്ലോ 
i തുള്ളിയാടീടും നല്ല 
È കുണ്ഡലമണിയിച്ചാര്‍. 


7 ആ നറും പാഞ്ചജന്യം 
വന്നിളകൊണ്ട കണ്ഠ 


മാകമര്രമെന്നാകിലു- 
മാകെയലങ്കരി ച്വാര്‍ 
മാനേലും മിഴിമാക്കു 
മംഗല്യസൂത്രരമ്ൃ- 
മാകിയ കണ്ഠത്തിനു 
താനണിയാണെങ്കിലും E 
മായയാം CH 1esallas 
കണ്ഠത്തിന്നണിയായി 
മറെറന്തു കാണുമവര്‍? 
തോററുപോയ്‌ത്തോഴിമാരും! 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നിശ്ചയതാംബുലം 107 


8 താരകാമണി കോത്തു 

കെട്ടിയ മാലതാനോ 
ചാരു ചന്ദ്രക്കലകള്‍ 

ബന്ധിച്ചു നിമ്മിച്ചതോ 
ചന്ദ്രികാരമൃസ്തിത- 

മിങ്ങനെ പരന്നതോ 
ശങ്കിക്കാം കൊങ്കമേലേ 

ചാത്തിന മാല കാണ്‍കെം 


8 ചെന്താരിന്നിയലന്ന 
ചെന്നിറം ചേവടിത്താര്‍ 
ചെമ്മേയണച്ച ദേവി 
തന്മാറില്‍ വെണ്ത്തുകള്‍ 


ത്തന്നെ a 


ചെന്നിറം കൊണ്ടൂ പാരം 
ചെമ്മുള്ളോര്‍ തങ്ങളോടു 

ചേരുമ്പോളാരുമൊപ്പം 
ചെമ്മുള്ളോരായിത്തീരുംം 


10 ചെപ്പണിക്കൊങ്കയ്ുള്ള 
ഭാരത്താല്‍ തെല്ലു ചാഞ്ഞു 
നല്ലെഴുമലങ്കാര- 
മാണ്ടുള്ള തോള രണ്ടും 


50 


കോണിലാ വാന മീന്‍ക ളിയൈവന കോത്ത തെന്‍കോ 
വാണീലാ AI) Hs ചെവ്വി വളര്‍പിറൈ വകിര്‍ന്ത തെന്‍കോ- 
നാണിലം നകൈയി mino നളിര്‍നിലാ ത്തവഴ്‌ന്ത തെന്‍കോ 
പൃണിലാ മുലൈമേ ലാര മുത്തൈയാന്‍ പുകല്‌വ തെന്നോ.ം 


മൊയ്‌കൊഠാ ചീ റടിയെ ച്ചേര്‍ന്ത മുരളിക്കും ചെഒമ്മെ WIAD 


ത മേനി തയം കൊളി OFA! ക്കൊള്ള _ 


ഉതെയലാ ഭമിഴ' o us 
വെയ്യപൂണ്‍ മുലൈയിര്‍ ചേര്‍ന്ത വെണ്‍മുത്തം ച ൯റാ 


ചെയ്യവര്‍ ച്ചേര്‍ന്തു ളാരും ചെയ്യരായ”്‌ ത്തീകഴ്‌വ രന്‍, 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


408 കമ്പരാമായണം 


> ചോപ്പെഴ്ചം പത്മരാഗം 
വെണ്‍മുത്തു ചേന്നു മിന്നും 
കെല്‍പ)ററ മുളങ്കണ- 
യുണ്ടായാലതിന്നൊക്കും. j 


11 താരണിക്കുന്തലാളാം 
ജാനകി തന്‍ തളിരക്കൈ- 
ത്താമര, രാമപാണി 
ചേരുവാന്‍ നോററതല്ലോ. 
ഏവരും പുകഴ്‌ത്തിടും; | 
രാവിലും wiso- | 
തേവം കരുതിയിളം | 
വെയ്‌ ലൊളി വളയിട്ടാര്‍. 


x 12 ചന്ദനം കസ്‌തൂരിയും 
8 ചന്തത്തില്‍ക്കലത്തിയ 
5 പാന്തിനാല്‍ കൊങ്കത്തട- 

Pe ത്തങ്കക്കുടത്തില്‍ പിന്നെ 
തന്‍ തോഴിമാരെഴതി 

സുന്ദരം പത്തിക്കീററു- 
മൈന്താരമ്പനെറ lajo; 

ആയതിന്‍ ഭാരം മൂലം 
സന്തതം ഞെട്ടിട്ടന്നു 

സാക്ഷാല്‍ പരംപൊരുള്‍ പോല്‍ 
സന്ദേഹാസ്റ്റദമായ 
സുന്ദരീകൃശമദ്ധ്യം. 


അ : 
ഇ മെ YO വിമൈക്കും ചെജേ ഴിനമണിീ 


മുത്തി നോട്ടം 
Yo വമൈവ തുണ്ടാ മാകിനൊ പ്പാ 


മു മന്‍റേ. 


 ചാനുകി തളിര്‍ക്കൈ യെന്നും 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നിത്ചേയതാംബുലം 409 


13 വെണ്‍പട്ട ചേല മേലേ 
ചെമ്പൊന്നിന്‍ മേഖലയും 
ഇമ്പത്തിലതി൯ താഴെ 
ത്താരകമണിപ്പുട്ടം 
അന്‍പുററ സഖിജനം 
MMO] ചേക്കെ ദേഹം 
കാന്തിപ്പകിട്ടിലവര്‍ 
കണ്ണകളഞ്ചിപ്പോയി. 


14 ആടും ഫണി തന്‍ ഫണം 
പോലാം നിതംബബിംബ- 


TR SST RESTO — 


മോടിയെഴ്ചനന്നോള്‍ 00M0- 
യേടലര്‍ച്ചേവടിയില്‍ 

ചേടികള്‍ ചേത്ത ചില. 
മ്പമ്പില്‍പ്പുലമ്പി തിരു- 

ച്ചേവടിത്തളിരേററം 
പേലവമെന്നു വിണ്ടും. 


15 നഞ്ചിനോടമൃതത്തെ- 
ച്ചാലിച്ചു ചലമിഴി- 
ച്ചഞ്ചരികങ്ങളോടി- 
ച്ചെഞ്ചോരിരേഖ ചേര്‍ന്നും ; 72 


നിറംചെയ്‌ കോശിക നണ്ടുശ്ു നീവീനീ വാത വല്‌കുല്‌ 
പുറംചെയ്‌ മേകലൈയും താഴ ത്താരകൈ ച്ചുമ്മൈ പൂട്ടി 
ത്തിറംചെയ്‌ കാശീന്‍റ ചോതി പേതൈചേ amg in ററീര്‍ന്ത 
Domaj O101W ത്യാഗം കണ്‍വിള ക്കററു നി൯റാര്‍. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


410 കമ്പരാമായണം 


വഞ്ചനം കളവുക൦ 
ളില്ലാതെ കുളിരൊളി 
തഞ്ചി വിളങ്ങി നില്ല. 
തഞ്ജനത്തിന്‍ നിറമോ? ൽ 
കഞ്ജലോചനന്‍ രാമ- 
ചന്ദ്രന്‍െറ തിരുമേനി 


സഞ്ചയിച്ചുള്ള മഞ്ജു- 
വണ്ണമോ ചൊല്ലവല്ലേ. 


16 നിീലക്കരിംകൂവള-- 
പ്പുക്കള്‍ വിളങ്ങുമൊരു 
ചേലൊത്ത ചെന്താമര- 
ത്താരിലുദിച്ചു പൊന്തും 
പാലൊത്ത നിലാവോല്ും 
പഞ്ചമി ച്ചന്ദ്രനുള്ളില്‍ 
മേളത്തിലൊരു കൊച്ചു 
താരകയുണ്ടാമെങ്കില്‍ 
മുവൃലകത്തില്‍ നാരി- 
ലോകത്തിന്‍ തിലകമാം 
ദേവിത൯ തിലകത്തിന്‍ 
ചാരുത്വം ചാര്‍ത്തുമല്ലോ. 


17 പട്ടിളം പൂക്കൾ കിള്ളി- 
ക്കുട്ടിക്കാരക്കൂന്തല്‍ക്കുള്ളി_ 
ലൊട്ടിടവിടാതവ- 
യൊട്ടിച്ചു ചേര്‍ത്തു പിന്നി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നിശ്ചയതാരബുലം 


18 


411 


ഒടുതിന്‍ മീതെയൊരു 
ശേഖരമാല്യം ചാര്‍ത്തി 
കുററമില്ലാതെ കണ്ണ- 
പുരമാം വുവണിഞ്ഞു 
ത്വിട്ടോല്ലം പൂക്കളെല്ലാം 
കല്ലകത്തളിരെന്ന - 
മട്ടിലാവാനായ്‌ ചുന്ന- 
പ്പമ്പൊടിയൊട്ടിനില്ലെ, 
വട്ടത്തില്‍പ്പലജാതി 
വണ്ടുകള്‍ തേനുണ്ടിടാ൯ 
മട്ടോല്ലം മൊഴിയാളെ- 
24001 വലത്തുവെച്ചു. 


നെയ്‌വിളക്കാട്ടി നല്ല 

നീരൊടും പൂവും തൂവി 
ദൈവപ്രീതി വരുത്തി 

വൈദികദാനം ചെയ്ത 
അയ്‌നി നിരാട്ടി വെള്ള- 

ക്കട്ടകുമണികള്‍ നെററി- 
ക്കയ്യമററിടാനിട്ട 

തോഴികള്‍ പിന്നെ മെല്ലെ 
കയ്യാൽ വളര്‍ത്തുമൊരു 

കൊച്ചു മയില്‍പ്പേടയാം 
തയ്യലാള്‍തന്നെ വലം 

ചുഴ്‌ന്നു തൃക്കാപ്പും ഉകട്ടിം 


മിന്നപ്പകം ചൃരുമ്പം വണ്ടു മിളറുതുഠ പികളു; 
പ്പുന്നൈപ്പം ന്താതു മാനും പൊറ്‌ പൊടി Wg വീട്ട i 


eh 


നെയ്‌വളര്‍ വിള 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


412 കമ്പരാമായണം 


19 കഞ്ജത്തിന്‍ മാദകമാം 
തേന്‍കവന്നുണ്ണം വണ്ടിന്‍ 
തഞ്ചത്തില്‍ത്തോഴിമാരാ- 
പ്പഞ്ചാരവാണിയുടെ 


അഞ്ചിതസൂന്ദരൃത്തി൯ 
സാരം കടിച്ചുന്മദം 
കൊഞ്ചിക്കുഴഞ്ഞിട്ടെന്തോ 
ചൊല്ലിനാ൪ മറന്നെല്ലാം 
ആയതു ചിന്തിക്കുമ്പോ- 
ളാണിനും ചെണ്ണിനുമി- 
പ്പാരിങ്കലെന്തു ഭേദം 
ഭാവവികാരങ്ങളില്‍? 


20 ആടിക്കാര്‍ കൂന്തലുള്ള 
ചേടികളവരെല്ലാം 

മോടി കലര്‍ന്നു നില്ലും 
പാടീരസ്തനിയാളെ 


രാകേന്ദുമണ്ഡലത്തെ- 
യെന്നപ്പോല്‍ നോക്കിപ്പാര- 
മാനന്ദവൈവതശ്യങ്ങ- 
ളാണ്ടങ്ങു നിനുപോയാര്‍! 
മാന്മിഴി മാര്‍ക്കുള്ളതാ- 
മംഗങ്ങളോരോന്നുമേ 
കി 


Z > ATS i 
aman നൊക്കി E 


STS 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നിശ്ചയതാംബൂലം 


21 


22 


ഉന്നിദ്രസരന്ദര്യമേ 
കുന്നിച്ചു കാണുന്നേര- 
മിന്നാരതിങ്കല്‍ mm- 
മുന്നാതെ നില്ലന്നവര്‍? 


ശംഖകരാബ ജത്താല- 
മംബൂജവാസത്താല്ും 

എങ്ങും പരന്നു വെവ്വേ- 
രുള്ളത്തിലാലേഖ്യം പോല്‍ 


അങ്ങങ്ങും വിളങ്ങുന്നോ_ 
രരുന്ധതി തുല്യയാകും 
മങ്കയാള്‍ക്കുപമാനം 
രാമനാം; മറെറന്തോതാം? 


മേഖല, പാദസരം, 
നൂപുരം. കൈവളയും 
മേന്മയെഴും ചിലമ്പും 
മേന്മേൽ ചിലമ്പിയാര്‍ക്കെ 
മേനക തുടങ്ങിയോര്‍ 
പോലഴകാര്‍ന്ന തോഴി- 
മാരെല്ലാം ചൂഴ്‌കെ ദേവി 
മെല്ലെ നടന്നാളല്ലോ, 


ഉഴൈകലാ നയന ത്താര്‍മാ ട്ടൊന്‍റൊന്‍റേ 
അഗകെലാ മൊരുമേ കണ്‍ടാല്‌ യാവ, രയാറ 


ie 


413 


414 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


. കമ്പരാമായണം 


23 ബന്ധുരാംഗികള്‍ സഖി... 
വൃന്ദവും വാമനരും 
വന്നടിവണങ്ങവേ 
സുന്ദരി നടക്കയായ്‌ 
പൊന്നണിവിതാനത്തിന്‍ 
കീഴേ നിഴലുപററി._ 
യിന്ദുവിന്‍ കല താരാ- 
സംഘാതമൊത്തപോലെ. 


24 പുവല്ലിക്കുയിരേകി- 
ത്താവിയ ധരാദേവി 
ce 
നോവിക്കൊല്ലി വളുടെ 
ചേവടിത്താരെന്നോര്‍ത്തോ 


പൂക്കളും തളിര്‍ത്തൊത്തും 
പാവിയ മട്ടില്‍ മണി_ 

ഭൂഷണകാന്തി മുന്നില്‍- 
ത്തുവി നടന്നാള്‍ ദേവി. 


25 അന്നടയ്ക്കുളളഴകി- 
ലന്നങ്ങള്‍ തോററു വീണും 
വിന്നെയെഴ്ുന്നുമേററം 
ഖിന്നതയാളം വണ്ണം 


ലം 23 ശീന്തൊടു കുറളു HM ഞ്ചില തിയര്‍ കഴാമുന്തെററി 
_ വന്തടി വണങ്കി 2100 മണിയണി വിതാന നിഴല 
ന്തുവി൯ കൊടഴുന്തു Ima നിനത്തൊട്ടം വരുവ തെന്ന 
ena വീളക്ക മന്ന NANDY നടക്കു 8100000. 


138 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നിശ്ചയതാംബൂലം 415 


i തന്നി രുപാര്‍ശ്വങ്ങളില്‍ 5 
ചാമരമുലയവേ 

UMID കലാപരമ്യം 
പെണ്ടയിലെന്നപ്പോലെം 


26 മന്നില്ലം മററുലോകം 
തന്നിലുമുള്ള മുഖ്യ- $ 
മങ്കമാര്‍ കണ്ബണിയാം 
കന്യയെക്കാണുവാനോ 


| വിണ്ണിങ്കൽ നിന്നു മനു- | 
വംശകരനാം സുര്യ൯ 

തന്നെ വന്നതുപോലെ 
മിന്നീ വിതാനശില്ലം. 


27 കററയായ്‌ത്തെളിഞ്ഞേററം 
മുററും പൊന്‍കലാപവും Z 
ചുററും മണിപതിച്ച 
മററു മാലകളോടെ 
ചുററില്ലമൊളി ചേര്‍ത്തു 
മേനിയഴകു മെയ്യില്‍ 
പ്പറരമണികള്‍ക്കള്ളില്‍- 
ത്തത്തി ഞെരുങ്ങി നില്ലെ, 


ചിറഠിട തളരവേ 
കററക്കാര്‍ വേണി സീതാ 


ചിററടി വെച്ച വെച്ചു 
മന്ദം നടന്നു വന്നാള്‍ 


കൊഴുന്തുടെയ ശാമരൈ കലാവവൊര്‍ കലാവം. 
വഴങ്കനിഴന്‍ മിന്നവരു മഞ്ചെയെ 
26 മണ്‍മുത ലനൈത്തുലകിന്‍ മങ്കൈ 
TDA Owm Toae, aman 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


416 കമ്പരാമായണും 


28 പൊന്നൊളി, പൂവിന്‍ മണം 
ചന്ദനത്തി൯ 231000 
മിന്നലിന്‍ കാന്തിയേവ- 
മൊന്നിച്ച മേനി പുണ്ടോള്‍ 
അന്നക്കൊടിയതൃതും 
രംഭയും നാണിക്കവേ 
മന്നവസഭ തന്നില്‍ 
മിന്നും മണ്ഡപം പൂകി. 


29 ഉല്‍്പത്തിസ്ഥാനമില്ലാ- 
തുത്ഭൂതയാക മൂല- 
മുല്‍കൃഷ്ടവേദം പോലാ- 
മത്തമ്പുരാട്ടി തന്നെ 
ഉല്‍കണ്ഠയാരന്നു കണ്ടോ_ 
രാണുപെണ്ണെല്പലാരുമേ 
ചിത്രത്തിലെന്നപോലെ 


മുകരായ്‌ നോക്കിനിന്നാര്‍. 


30 MMI കണ്ടവളോ- 


യെന്ന സന്ദേഹത്തോടെ 
കന്പ്യയാമമൃതത്തെ- | 
ക്കണ്ടൊരു കടൽവര്‍ണ്ണന്‍ 160 


പൊന്നിനൊളി 24110000101 ശാന്തു പൊതി ശീതം 
മിന്നിനിഴ ലന്നവടന്‍ മേനിയൊളി മാന 
അന്നമയ മരമ്പൈയരു മാരമിര്‍തു നാണ 

: വെ യിരുന്തമണി മണ്‍ടപ മടൈന്താഠം. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നിശ്ചയതാബോൂലം 


തന്നുയി൪ mlaen- 
യെന്നാര്‍ത്തി MAIDA AMZ 

വന്ന പീയൂഷം കണ്ടു 
നന്ദിച്ചോരിന്ദ്രനായി. 


31 പൈന്തേനില്‍ പീയുഷത്തിന്‍ 

തുള്ളി കലത്തിദ്ധമ്മ- 

സന്ദോഹഫലം പോല- 
ഒന്നിമാടത്തില്‍ നിന്നും 

ചെന്തൊണ്ടിച്ചുണ്ടു പൂണ്ട 
കോകിലവാണി ചിത്ത. 

ച്ചെന്താരിലിള കൊണ്ടാള്‍; 
എന്തേ പുറത്തുമെത്താന്‍?”” 


32 ഇങ്ങനെ രാമനോര്‍ക്കെ- 
ത്തിങ്ങിന തോഷം പുണ്ടി- 
“OJD ചെയ്തുള്ള പുണ്യ. 
സംഘാതഫലത്തിനാല്‍ 
പങ്കജനാഭ൯ രാമ- 
ചന്ദ്രനായ്‌ പിറന്നല്ലോ 
പങ്കജമങ്കയിവ””- 
ളെന്നു വസിഷ്ടനോര്‍ത്താ൯. 


ഉന്നുയിര്‍ നിലൈപ്പതൊ രരുത്തിയൊ ടടഴൈത്താണ്ടു 
ഇന്നമിഴ്‌ തെഴക്കളികൊ ളിന്തിരനൈ യൊഞത്താന്‍, 


നറത്തുറൈ മുതിര്‍ച്ചിയുദു നല്ലമുതു പില്‌കററു 
അറൻത്തീവിളൈ വൊത്തുമുക GAD] യരുകയ്‌ക്കും <a, 
നിറത്തുവ ovs“ sawi a ee യല്ലായ* — 


417 


170 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


418 കമ്പരാമായണം 


33 ഒററച്ചെങ്കോലു കൊണ്ടും 

കൊററക്കുടയൊന്നാലു- 

മററമില്ലാത്തോരാജ്ഞാ- 
ചക്രം ചെല്ത്തും മന്നന്‍ 

കററക്കാര്‍വേണിയുടെ 
മുററുമഴകു കണ്ടു 

മെത്തിന മോദം പൂണ്ടി- 
ട്ടിത്തരമോര്‍ത്തു നിന്നാള്‍ഃ 

“aM Og pyenay ലോകം 
കാപ്പവന്‍ ഞാനെന്നാലു- 

മിപ്പൊഴാണെന്‍ പക്കലി- 
പ്പൊൽപ്പുവിന്‍ മങ്ക UMID.: 


34 വീണാവാണിയരികില്‍ 
വന്ന നിമിഷം ലോക- 
പാലര്‍ മൂവരും മുനി- 
മാരുമൊഴി കെയുള്ളോ൪ 
: ഏവരും കരാഞ്ജലി- 
യര്‍പ്പിച്ചു ശിരസ്സിങ്ക- a 
ലേവര്‍ക്കുമുള്ളിലവള്‍ | 
ദേവതയെന്നേ തോന്നി. 
. ഗാത്രമിന്നോക്കിലാക്കു- 
മന്തഭകരണഭാവ- 
പാത്രമെന്നുള്ള തത്ത്വം 
ഗോത്രയിലത്ര സിദ്ധം. 


ഒന്‍റുപുരി കോലൊട്ട തനിത്തികീരി യുയ്‌പ്പാന്‍ 
എന്‍റുമുല കേഴുമര ശെയ്‌തിയുള 


: 33 തു൯റുപൃരീ കോതൈയെഴില്‌ കണ്‍ട്ടലക ചൂഴ്‌വന്തു 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നിശ്ചയതാംബൂലം 419 


35 9.210098 വെറുത്തിട്ടി_ 
k ബ്ലന്ധരരാജഗേഹഫം 
| തന്‍ തിരുനിലയന- 
മാക്കിയ തമ്പുരാട്ടി 
തന്മൃറ തെററിടാതെ 
താപസന്മാരെക്കൂപ്പി 


പങ്കജം തൊഴതുടന്‍ 
ആനന്ദബാഷ്ടം Wds- 
മച്ഛന്നരികില്‍ത്തന്നെ- 


1] 
| 
| യമ്മഹാരാജപാദ- 
i 
| 
| 
} 
| 
Í 


ളാദരപുവ്വമാണ്ടാള്‍, 


36 “ഇന്ന്‌ വിഷനയന- 
തന്നിലാ രാജരാജ- 
നന്ദനന്‍ മനമേവ- 
| മുന്നിയതോത്താലഹോ 
വില്ലിതു മാത്രമല്ലാ 
| ചൊല്ലെഴം മലയേഴ്ചം 
കില്ലെനേയ പിളര്‍ന്നീട്ട””_ 
മെന്നോര്‍ത്താന്‍ വസിഷ്ഠനും. 
87 വില്ല വളച്ചൊടിച്ചെ- 
ന്നെല്ലാരും ചൊന്നതേതു ; | 


വില്ലാളിതന്നെപ്പററി- 
യെന്ന സന്ദേഹം വിട്ടാള്‍. 204 


യാമന്ദഗാമിനിയാ 


35 മാതവനൈ മുറ്‌കൊള വണങ്കി നെടു മന്നന്‍ 
പാതമലര്‍ കൈതൊഴുതു കണ്‍കഠംപനി ശോരു 
താതൈയരു &1§00)1 ചിററനി യിരുന്താഠം 
പോതിനൈ വെറുത്തരശര്‍ പൊൻന്‍മനെ ചുകുന്താഠം. 


അച്ചെന നിനൈത്തമുത ലന്തണ നീനൈന്താന്‍ 
പച്ചൈമലൈ യൊത്ത പടിവത്തട ലിരാമന്‍ 


നച്ചുടൈ വടിക്കണ്‍ മലര്‍ നങ്കെയില ളെന്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


420 കമ്പരാമായണം 


ഉള്ളില്‍ വിളങ്ങുന്നവ൯ 
മുന്നില്‍ നില്ലവേ കര- 
വല്ലിമേലുള്ളോരണി- 
പ്പൊന്നൊലി വലയങ്ങള്‍ 
തമല്ലെത്തെരുപ്പിടിച്ചു | 
മല്ലാക്ഷി കടക്കണ്ണാല്‍ | 
മല്ലനയനന്‍ Mmd- 
ക്കള്ളനോട്ടങ്ങൾ ചേത്താള്‍. 


38 കാളിമകോലും കട- 
ക്കണ്‍മിഴിയൊളിയാറ- 
ക്കാര്‍മുകില്‍ വര്‍ണ്ണ൯തനെറ | 
മേനിയാമാഴിക്കുള്ളില്‍ 
z താനേ ഞെരുങ്ങിച്ചെല്ലെ- 


TSS sa) 


ത്തന്നുയിര്‍ വീണ്ടു ons- 


താകിന വീര്‍പ്പുവിട്ടു- 
നില്ലെയത്തന്ധീമണി 
പാരമരിതാം നറും 
പീയുഷം താനേ മുററും 
പാനം ചെയ്തവരേപ്പോൽ 
മേനി പൂരിച്ചു നിന്നാല്‍. 


39 തന്നുള്ളം പൂകി നിന്ന 
x കള്ളനാം കാമുകനാം 
തന്നെപ്പരിണയിക്കാന്‍ 
പള്ളിവില്ലൊടിച്ചവന്‍ 


| CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


നിശ്ചയതാംബൂലം an 


എന്നതറിഞ്ഞുവിദ്ൃ ' 
i തീര്‍ന്നറിവുററു പരന്‍ 
i തന്നെയറിഞ്ഞ പോല- 
തൃന്നതാനന്ദം പുണ്ടാള്‍: 


40,41 കല്യാണത്തിനു നല്ല 
42 നാളേതെന്നറിയുവാ- 
നുല്ലാസപുവ്വം പംക്തി- 
സ്യന്ദനന്‍ ചോദിക്കവേ 
നല്ല കാശികന്‍ മുനി- 
ചൊല്ലിനാനടുത്ത നാള്‍ 
നല്ല മുഹൂത്തമന്ന;- 
തെന്നപ്പോള്‍ സാവ്വഭയമന്‍ 
| എല്ലാരുമെഴുന്നേററു 
നിന്നു കൈ കൂപ്പി നില്ലെ 
കല്യമാം ശംഖനാദം 
പൊന്തവേ, സഭാതലം 
തന്നണിക്കിരിടത്തിന്‍ 
പൊന്മണിക്കിരണങ്ങള്‍ 
മിന്നിപ്പടര്‍ന്നു നില്ലെം 
മന്ദമെഴുന്നള്ളിനാന്‍. 226 


അണങ്കറു മവിഞ്ചെകെട വിഞ്ചെയീ നകംപാട്ടു 
ഉണര്‍ന്തറിവു മുറമുപയ നുറാറവരൈ യൊത്താറാ. ` 


40 ചൊല്ലയര്‍ കളിററരശര്‍ കോമക നിരുന്താന്‍ ല്‍ ല 
കല*വികരൈ യുററമുതി കൌശികനൈ മേലോയ” 
വല്ലിപൊരു ശിററിടൈ മടന്തൈമണ നാളാട 
എല്ലയി നലത്തപക ലെന്‍റുരെശേയ്‌ കെന്‍റാന്‍. 


വാളൈയുക ളക്കയല്‌കഠം വാവൃമയിന്‍ Gam 
മൂളൈരതു കൈക്കിഴിയ gow വരാന്‍മീന്‍ i 
പാളൈവിരി യക്കുതികൊഠം പണ്ണൈവള നാടാ 
നാളൈയെന വുററപക നററവ നുരൈത്താന്‍. reo 


നിനി 


41 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


422 കമ്പരാമായണം. 


പിന്നെ മുനിപാദങ്ങള്‍ 
പന്ദിച്ചാശിസ്സു വാങ്ങി- 

തച്ചന്നേറി മനോജ്ഞമാം 
മാളിക പുക്കിരുന്നാന്‍ം 


43 മന്യ കലര്‍ന്നു പാര- 
മന്നനടയാള്‍ തന്വി 
മന്ദം നടന്നു സഭാ- 
മണ്ഡപം വിട്ടുപോയാള്‍. 
അന്നേരം രാമചന്ദ്രന്‍ 
തന്മണിസരധശൃംഗം 
തന്നിലേയ്തെഴുന്നള്ളി 
മന്നരും പിത്തുടര്‍ന്നാര്‍ 
പൊന്നിറധാണ്ട സൂര്യന്‍ 
പൊന്മലമേലെ നിന്നും 
മന്ദം മറഞ്ഞു; മുനി- 
വൃന്ദവും പിരിഞ്ഞുപോയ്‌. BON 


പ്പൊററട മുടിപ്പുറു വെയില്‌ പൊഴ്‌ തരപ്പോയ” 
നററവ രനുച്ചൈകൊട്ട ന൯മനൈ പുകുന്താന്‍- 


അന്നമരീ തീറ്‌പിരിയ UMA മകന്‍റ- 
പ്പൊന്നിനെട്ട മാടവരൈ പൃക്കനന്‍ മണീപ്പൂണ്‍ 
മന്നവർ പീരിന്തനര്‍കഠം മാതവര്‍കഠം പോനാര്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സീതാവിവാഹം 


1 മെത്തും പുകഴാണ്ട മൈഥിലനിങ്ങനെ- 
യാത്ൃന്തികമുപചാരാദി ചെയ്‌ കയാല്‍ 
മത്തഗജവീരസേനാവിഭാഗങ്ങ- 
ളൊത്ത ധരാനാഥമുഖ്യരുമങ്ങനെ 
സത്വബലശാലിമാരായ തമ്പിമാര്‍ 
മററുമവര്‍ക്കിടയ്കുള്ള ജനങ്ങളും 
മത്ത്യരൂപത്തോടമരാവതിപുരി- 
യെത്തിയ പോല്‍പ്പരമാനന്ദമാണ്ടുപോയ്‌! 


2 ശുദ്ധജലം കൊതിച്ചെത്രയയമാടലോ- 
ടെത്തിയട്ടത്തു തടാകമീക്ഷിക്കവേ 
എത്തിയത്തണ്ണീ൪ കുടിക്കാനുപായമെൊ- 
ന്നെത്താതഴല്‍പ്പെട്ടുഴലുന്ന മാതിരി 
മത്തേഭഗാമിനിയായൊരു സീതയു- 
മത്തലിലാണ്ടിതു ചൊന്നാളവശയായ്‌: 


14 


- യയ 


കടിമണപ്പടലം 


ഇടംപട്ട്‌ പുകഴ്ച്ചനകര്‍ കോനിനിതു പേണ 
ക്കടംവട്ട കളിററരശ രാതീയിടൈ കണ്‍ടോര്‍ 
തടംപട്ട പയത്തശറു തംപീയര്‍കഠം കാരും 
ഉടംപൊട്ട തുറക്കനക റുററവരൈ യൊത്താര്‍. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


\ 


424 കമ്പരാമായണം 


സീതയുടെ വിരഹപീഡ 


3 “ആരുണ്ടുലകിലബലമാക്കുള്ളയി- 
രാകെക്കെടുത്തിച്ചതിക്കുമെന്നോതുവോര്‍? 
നേരേ കതിരോൻ വരുമ്പൊഴതെന്നാരു- 
നാരാലെഴ്ുന്നള്ളുമെന്നതു നിണ്ണയം. 
@,20 നിശീഥിനി നീ പോ മറയത്തു 
വിരവാദങ്ങളോരോന്നുരയ്ത്കായ്‌ കെടോ. 


4 നീലസുര്യാഭനാമാര്യന്‍െറ തൃപ്പദം 
ചാലത്തു ചെന്നു ഭജിച്ചാരെന്‍ ചിത്തമേ 
നാളെപ്പുലരിയിലിങ്ങെഴുന്നള്ളവേ 
ചേലോടു നീയും തിരിച്ചു വന്നീടണേ 
നാളേറെയെന്നോടൊരുമി ച്ചിരുന്ന mì- 
യാളാകുമോ പിരിഞ്ഞങ്ങനെ വാഴവാന്‍? 


n ae 


5 അന്നലേ, നീണ്ടൊരീരാവെന്‍ വിനകൊണ്ടു 
തന്നെ പുലരാതെ നീളമെന്നാകിലോ 
അന്യായമാം നീ തനിച്ചു പറക്കാതെ 
നിന്നുപഴിയേല്‍ക്കിലിങ്ങനെ; പോക നീ. 


വേലിനും ചെന്തീക്കുമുള്ള കൊട്ടമയും 
വെയ്‌ ലിനെറ കാന്തിയുമേന്തുന്ന ചന്ദ്രികേ, 


3 ഉരവേ തുമീലാ രുയിരീര്‍ തുമെനാ_ 
ക്കരവേ പുരിവാ രുളരോ കതിരോ൯ 
വരവേ യെനൈയാ ടുൂടൈയാന്‍ വരുമേ 
Dosu കൊടിയായ്‌ വീടിയാ യെനുമാൽ. 


4 കരുനാ so ch ameg ലൊട്ടപോയ* 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


,സീതാ വിവാഹം ൫215 


വേറൊരു കുററവുമേലാതുടൽ തേഞ്ഞു 
വേകുമ്പൊഴതുയിര വാങ്ങുവാനിങ്ങനെ 

| വെല്ലവിളിച്ചു വരുന്നതു ഭംഗിയോ 
ചൊല്ലനീ ചൊല്ലനീ കൊല്ലാതെയിങ്ങനെ. 


7 മിന്നും നിലാപ്പ,ല്ലനലവക്‌ത്രം, മണം 
ചിന്നുമുടലും, കുളിര്‍മയും കൊണ്ടതാം 
തെന്നല്‍പ്പുലി! നീ, മലയഗുഹകളില്‍ 
നിന്നു വന്നെന്തിനു കൊല്ലുന്നിതെന്നെയും? 


| 8 വീഥിയിലൂടെ നടന്നു കടന്നൊരാ 
| വീരനിരാപ്പകലെന്നെ വിടാതെയായ്‌ 


കാറൊളി വണ്ണനാമക്കുലമന്നനു 
ചേരുമോ കന്യാസമിപനമിങ്ങനെ? 


9 വിശ്വസിക്കാനരുതാത്ത കൊട്ടം കമ്മ- 
നീഷ്ണാതനാകുമാനിര്‍ദ്ദയന്‍ വന്നീല 
നിശ്ചയം ഞാനാ ഭജം കൊതിക്കുന്നതു 
നീരസമാകുമയുക്തമെന്നായിട്ടം. 48 


ചെയിരേ തുമിലാ രുടറേയ്‌ വുറുവാര്‍ 
ഉയിര്‍കോ ഭൂറുവാ രുളരോ വുരൈയായ്‌. Gest 


ve RT 


7 aoe” കളിര്‍വാ ശംവയം കനല്‌വായ്‌ 
മിന്‍റൊ ത്തനിലാ നകൈവീഴ്‌ മലയ- 
ക്കുന്‍റിര* കുലമാ മുഴൈയിറ” കുടിവാഴ്‌ 

തെന്‍ററ” പുലിയേ Yolo തേട്ടതിയോം 


തെരുവേ തിരിവാ തൊരുശേ വകനാര്‍ 

ഇരുപോ തുംവീടം രിതുവെന്നൈ കൊലാം 

കരുമാ മുകിലഴപോല* പവര്‍ക ന്നീയര്‍പാല്‌* 
വരുവാ രുളരോ കലമ Maso. can 


426 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


10 


p~ 
— 


12 


കമ്പരാമായണം 


കാളിമകാളം കടലോ മറുകര 
കാണാത്തതല്ലോ; കറുത്തോരിരവിതു 
കഷ്ടമേ നീണ്ട യൃഗമായ്‌ വളരുന്നു 
കാതരയാമെനിക്കേവമനുഭവം. 


നീണ്ടൊരു രാത്രിയോ നിങ്ങുന്നതില്ലഴ- 
ലാണ്ടൊരെന്‍ ചിന്തകള്‍ നില്ലന്നിതങ്ങനെം 
നിദ്രയും കണ്‍കളില്‍ നില്ലതില്ലെന്നുയി- 
രത്രയുമെന്നെ വിടാതെ തുടരുന്നൂ. 


ശംഖി൯ വളകളുന്നസ്വസ്ഥത പൂണ്ടു 
പൊങ്ങിയെഴുന്നും MBO വീണങ്ങനെ 
പിന്നെയെണീററുമുറക്കം വെടിഞ്ഞൊരു 
കന്യകയായോ കടലേ കഥിക്ക നീ? 
കൊല്ലുവാന്‍ വല്ലവനായ പുവമ്പനും 
മല്ലീശരങ്ങളാല്‍ നിന്നെയും തല്ലിയോ?” 


എന്നിങ്ങനെ പലതോതി സ്വയം ശയ്യ- 
തന്നിലുരുണ്ടു പിരണ്ടു വിഷണ്ണയായ്‌ 
നാണവും മാനവും കൈവിട്ടു ജാനകി 
കേണു കേണങ്ങനെ വാഴം ദശാന്തരേ 


കരുളാര്‍ കടലോ കറൈകാണ്‍ പരിതാല്‌ 
ഇരുളാ നതുതാ നെനൈയൂ ഴികൊലാം, 


പണ്‍ണോ വൊഴിയാ പകലോ AJA DID 

എണ്‍ണോ M1109 വിരവോ വിടിയാതു 

ഉണ്‍ണോ വൊഴിയാ വൃയയിരോ വകലാ 
കത ത്തോ തുയിലാ amano കടനേ 


ച os omata mea ite 
g mic 


a 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സീതാവിവാഹം 427 


തന്മണിമാളിക തന്നിലനഘനാ- 
മന്നവനന്ദനന്‍ മന്മഥപീഡിതന്‍ 

t തന്നൊടൊരോ തരം ചൊന്നിതു പോലതി 
ഖിന്നത പുണ്ട നയിച്ചാന്‍ നിശീഥിനീഃ- 


രാമന്‍െറ വിരഹപീഡ 


19 “Amem കണ്ടേനമേയപ്രണയമോ- 
SOMM ഹൃദയഫലകതലത്തിലായ്‌ 


| കണ്ണി ണയാകുന്ന Base കൊണ്ടു ഞാന്‍ 
നന്നായെഴുതിനേനാ രൂപമെജില്ം 
1 പിന്നെയും കണ്ടപോതാ മൃശ്ധതാര്‍ണവ- | 


ത്തിൻ കരയെത്തി നോക്കാനും കഴിഞ്ഞില! 
മിന്നലൊളി കണ്ടു മങ്ങിയ കണ്‍കളില്‍ 
I പിന്നെ മറെറാന്നു കണ്ടിടാന്‍ കഴിയ്യമോ? | 


l 14 കായും aman നിന്നു വിളയുന്ന 
കാമമാം വിത്തു തഴച്ചു വളരുവാന്‍ 

i താര്‍മകൾക്കൊത്തൊരെന്‍ തന്വംഗി തന്മൃഖ- 
ചാരുത്വമാന്ന വെണ്‍തിങ്കളേ, നീ വളം. 
എന്തു നീയേകാന്തകാമുകനാമെനി- 
ക്കെന്തുകൊണ്ടിന്നൊരു തോഴനാകാഞ്ഞു നി? 


15 നീക്കാനരിപ്പമാമെന്നുയിരുന്തിയോ- 
രക്കാമിനീമണി തന്മിഴി പോലെയുംം 


മനൈത ന്നീല*വയം ഷറുംവൈ കീരുള “വായ്‌. 
അനക ന്നിനൈകിന്‍ റനയാ മദെറവാം, 


13 മുന്‍കണ്‍ട്ടമുടി പ്ൃരുവേട്‌* കൈയിനാല* y 
എന്‍കണ്‍ ട്ടണൈകൊണ്‍ ടതയ ത്തെഴുതി- 
പ്പിന്‍കണ്‍ ട്ടുമൊര്‍പെണ്‍ കൈ കണ്‍ ടിലെ നാ, 

മീന്‍കണ്‍ ടവരേം കരീ ാര്‍ anao new. 


PER 


‘CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


428 കമ്പരാമായണം 


ചൊല്‍ക്കൊണ്ട നായകന്‍ പോരില്‍പ്പതിക്കവേ 
നിൽക്കാതുഴറി യോടുന്നൊരു സൈനികന്‍ 
എല്ലമഴിയാപ്പഴിയെന്ന പോലെയും. 
മിക്കൂരിരുട്ടു പരന്നു വളര്‍ന്നുപോയ്‌ . 


18 മാനഞ്ചിട്ടം മിഴിയാളൊത്തു പോയൊരെന്‍ 
മാനസ! നീയുമിന്നെന്നെ മറന്നിതോ? 
DOM, നീയെന്നെയോക്കണേ,യെന്തത്ര- 
മാത്രം നെടിയതോ നീ പോയൊരാ വഴി? 


ഇത്ര പോലും ഗണിയാതുള്ളൊരാളോടു 
യാത്ര ചോദിക്കുവാന്‍ വയ്യാത്തതെന്തുവാന്‍? 


17 തീപ്പൊരി പാറും മിഴിയെഴും പാമന്പിന്‍െറ- 
യപ്പല്ലിലാണു പോല്‍ കാകോളമെന്നതോ 
ഇപ്പോഴസത്യമായ്‌; കണ്‍മുന്നില്ലം പിന്നെ- 
യുള്‍പ്പുവിലും ചേന്ന നോട്ടത്തിലാണതും. 


18 കല്‌ഹാരനിലോല്ലലാദി വിളങ്ങുന്ന 
കല്യതടാകങ്ങള്‍ പൂങ്കാവനങ്ങളും 
കാര്‍വേണിമാരാം മധുവാണികള്‍ക്കുററ 
കാമദവിശ്രമസ്ഥാനങ്ങളെന്നതോ 
കള്ളമാണെന്‍ കരള്‍ക്കുള്ളിലാണിങ്ങനെ : 
കര്മാംഗി വന്നിളകൊള്ളുന്നു കാമിനി! . 106 


അഴിപോ രിറൈവന്‍ പടവ ഞ്ചിയവന്‍ 
പഴിപോ ലവളര്‍ ന്തുത്ൃപാ യീരുളേ. 


നിനൈയാ യൊരുകാ നെടിതോ നെറിതാന്‍ 
വിനവാ തവര്‍പാല്‌ വിടൈകൊണ്‍ ടിലൈയോ 
നമാ നനൈയാ രൊട്ടപോ യിനവെന്‍ 

amen യെനൈനീ യുമറ ന്തമനൈയോ 


18 കല്ലാര്‍ 
cou aon യിര കം 
ല്ലോ തീര്‍ aio aas 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സിതാവിവാഹം 


19 


20 


21 


പരരോത്സാഹം 
ദേവാദിദേവകള്‍ക്കാദിദേവന്‍ MMI- 
വേദനാധിനനായ്‌ ദീനതയാളവേ 
“*നാളീകനേത്രസ്ത്റ വേളിമഹോത്സവം 
നാളെ”'യാണെന്നിളാനാഥന്‍െറയാജ്ഞയാല്‍ 
ആഭുകളാനക്കഴ്ുത്തിലേറിപ്പുരം 
നീളേ വിളിച്ചറിയിച്ചാര സകരതുകം 


ഭേരീരവം പുരവീഥിയില്‍ പൊന്തവേ 
പനരാവലി പരമാനന്ദമഗ്നമായ്‌ 
ഡേരിയെതി൪മൊഴിമാരും വയോവൃദ്ധ- 
രായോര്‍ യുവാക്കളും മേളിച്ചതിദൂതം 
ബന്ധുക്കളോടൊരുമിച്ചു പുരവീഥി 
ബന്ധ്യരമായിട്ടലങ്കരിച്ചീടിനാര്‍. 
പാരം പരന്നൊരാ രാവാം കടലിന്‍െറ 
പാരമൊരുവി ധമെത്തിനാരങ്ങനെ. 


അഞ്ജനവണ്ണനക്കഞ്ജഭവനതന്‍ 
മഞ്ജുളകണ്ഠത്തിലന്നു പുലരവേ 
മംഗല്യമാല്യമണിയിക്കുമെന്നുള്ള 
മംഗളവാത്തയറിഞ്ഞു ദിനകരന്‍ 
തന്നന്വയത്തില്‍പ്പിറന്ന കുമാരനെ- 
wvm മണാളനായ്‌ക്കണ്ടു മേദിക്കുവാന്‍ 
കൂരിരുട്ടാം തിരശ്ശീല oad o lwo- 
ക്കീറി,യൊരു തേരിലേറി വന്നീടിനാന്‍. 


19 വാണവര്‍ പെരുമാനും മനതിനൈ വിനനാക- 


ത്തേനക കുഴലാടന്‍ റിരുമണ വിനൈന്നുളൈ - 


വെനവന്താന്‍. 


429 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


430 കമ്പരാമായണം 


22 തോരണം നാട്ടിയും വട്ട തുണികളാത 
ത്കൂണുകളെല്ലാം പൊതിഞ്ഞു ചേലാക്കിയും 
പൂണ്ണകുംഭങ്ങളില്‍ച്ചേലകള്‍ ചുററിയും 
സ്വണ്ണാങ്കിതവസ്യനങ്ങളാ, ലേററവും 
ഉത്തുംഗമാം ചാരുസരധശുംഗങ്ങളില്‍ 
മെത്തും വിതാനമലംകൃതമാക്കിയും 
ആരണന്മാക്കമുതോപമമന്നാദി 
വേണുന്ന മട്ടില്‍ കൊടുത്തും പുരജനം 

$ ആ രാത്രി തൊട്ടേ തുടങ്ങിനാരുത്സവ- 


മാ രമ്ൃമാമമ്മിഥിലാ നഗരിയില്‍, 


23 അന്നഗരത്തില്‍ത്തെരുതെരെയെത്തിനാ- 
രന്നനടയെഴും കന്യകാവ്ൃന്ദവും 
r ചാരുവൃഷഭഗമനഗഭിരരാം 


പുരുഷന്മാരും പുരന്ധ്രീസമേതരായ്‌ 
എങ്ങും കുലവാഴ നാട്ടിനാര്‍, വീഥികള്‍ 

തിങ്ങീ കവുങ്ങുകള്‍ കൊണ്ടുള്ള തൂണുകൾ 
മുത്തും പവിഴവും പൊന്നും മണികളും 
ചേത്ത മാല്യങ്ങളണിഞ്ഞു വന്നാ൪ പലര്‍. 
ചിന്തിനാരെങ്ങും തെരുവില്‍ സുരഭിലം 
ചന്ദന ച്ചാറുമകില്‍ച്ചാന്തുമേവരും. 


ഇന്ദ്രധനുസ്സു നാണിക്കുമാരങ്ങെഴും 
മന്ദിരശ്രേണികവാടങ്ങള്‍ തോറുമേ 


തോരണ ONG i nla 


പൊന്നണീ ss മണിയണ്ി പു പൂ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സീതാവിവാഹം 


നാനാമണിഗണസുന്ദരഹാരങ്ങ_ 
ളാലോലമാരുമലങ്കരിച്ചിടിനാര്‍, 


| 25 മിന്നും പളിങ്കിനാല്‍ത്തീക്കയാല്‍ ചന്ദ്രിക 
| ചിന്നിയും പിന്നെയരികിലെല്ലാടവും 

| പൊന്നു പതിക്കയാല്‍ സുര്യപ്രഭയതില്‍- 
| ച്ചെന്നു കലര്‍ന്നും മിനുങ്ങിയ തിണ്ണയില്‍ 
| വെണ്‍കുളിര്‍ക്കാന്തിയെഴ്ുന്ന കിണ്ണങ്ങള- 
| മമ്പേ നിരത്തി മണിദീപജാലവും. 


1 26 മന്ദരം പോലെ മനോഹരമാം മഹാ- 

മന്ദിരമോരോന്നിനുള്ള മുററങ്ങളില്‍ 
സുന്ദരതാരാനികരവിതാനമോ- 
ടിന്ദ്രനിലാകാശമിങ്ങു വന്നെന്നപോൽല്‍ 
അന്തമില്ലാതൊളി പൂണ്ട വെണ്‍മുത്തണി- 
പ്പന്തല്‍ വിളങ്ങീ വെയില്‍ തട്ടത്തീട്ടവാ൯. 


27 വജ്രചിതസധത്തില്‍ മരതക- 
രത്തഖചിതരുചിരമാം വേദിയില്‍ 
ചേടിമാര്‍ ചേന്നണി നിന്നു കൊളുത്തിനാര്‍ 
ചേലുററ ദീപജാലങ്ങള്‍ നിരക്കവേ. 


റു ഇന്തിര തനുനാണു മെരിമണീ നിരൈ മാടത്തു 
അന്തമില* വിലൈയാര മക്കാവൈക ളണിവാരും. 


മട തളംകിളര്‍ മണീകാല ത്തവഴ്‌ചുട രുമിഴ്‌തീപം 
ഇളംകളിര്‍ മുളൈയാര്‍നറ്‌ പാലികൈ യിനമെന്‍കും 
വിളിംപുപൊന്‍ വകൈനാറ വെയിലൊട്ട നിലീനും 


പളിംകുടൈ Bee ei വൈപ്പാരും. 


168 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


432 കമ്പരാമായണം 


ഉദ പൊന്നൊളിക്കാമ്പു കിളന്ന പുവല്ലികള്‍ 
മിന്നിയുത്തുംഗമാം പ്രാകാരമാലിയില്‍ 
എങ്ങുമകില്‍പ്പുക പൊങ്ങി; നറുമണം 
തങ്ങുന്ന പുക്കള്‍ കുമിഞ്ഞു കുഹ.ചന, 
കൊണ്ടുവന്നീടിനാര്‍ ചോലകളില്‍ നിന്നു 
തണ്ടോടിലകളും കായ്‌ കനി മൂലങ്ങള്‍. 
കുണ്ഡലത്തിന്നൊളി വീശുമാറങ്ങനെ 
മണ്ഡലനത്തനമാടിനാര്‍ മങ്കമാര്‍ 
മത്തമതംഗജമസ്തകത്തില്‍ ചിലര്‍ 


ചാത്തിനാര്‍ പൊന്നണിപ്പട്ടം മനോഹരം. 


29 പൂശിനാര്‍ ചന്ദനം, ചൂടിനാര്‍ meald- 
പ്ലുമാലം ചേല ഞെറിഞ്ഞുടുത്തീടിനാര്‍, 
കണ്ണാടി നോക്കിയണിഞ്ഞാര്‍ തിലകവും 
കണ്ണെഴുതി നല്ല വാലിട്ടു ചന്തമായ്‌. | 
EN ലോലാതിലോലമിലവിന്നിളംപൂവു- | 
പോലാമധരം മധുരം മിനുക്കിനാര്‍. | 


ആലിംഗനത്തി,ലലങ്കാരവേളയില്‍ 
പീലിക്കുഴലാളരായ തമ്പംഗികള്‍ 


ആകെ വെറുത്തു വെടിഞ്ഞ വെണ്‍മുത്തുക- 
ളാ രമൃഹാരം, വള,യംഗരാഗവും 


28 പണ്‍ടിയി നീറൈവാശ പ്പനിമലര്‍ കൊണര്‍വാരും 
തന്തടലൈ യിലൈയോട്ട കനിപല തരുവാരും 


കുന്തടലം വെയില്‌വീശ ക്കര വൈകഠം പുരീവാരും 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സിതാവിവാഹം 439 


കുപ്പുമേല്‍ കൂമ്പാരമാക്കിയെടുത്തുകൊ- 
ണ്ടപ്പുറമെങ്ങോ കളഞ്ഞു UMI പലര്‍. 


31 മന്നവ,രന്തണര്‍, വൈണികര്‍, ചേടിക- 
ളെന്നിവരെങ്ങുമേ കൂട്ടമായ്‌ കൂടിനാര്‍ 
കന്യക തന്‍െറ വരണമുഹൂത്തവു- 
മുന്നിയ നാഴികവട്ടകളേന്തിയോര്‍. 


32 ആ നാകസുന്ദരിമാരൊത്ത വേശ്യകള്‍ 
നാനാകലാവിത്തവ്വദ്ധരുമെത്തിനാര്‍ 
പൊന്മുടി ചൂടിയ മന്നവർ തങ്ങളില്‍ 

| തിങ്ങി ഞരുങ്ങിയ മൂലം പൊഴിഞ്ഞിട്ടം 

പൊന്നും പവിഴവും മുത്തും മല പോലെ 
കുന്നിച്ചു കൂടീയരമനവാതിലില്‍. 


38 കേടയകാന്തി വെയിലൊളി വീശിയു- 
മീട്ടററ കൂത്ത വാള്‍ പൂനിലാ Qalgo 
പോരാന പോലതൃദാരഗഭീരരാം 
വിരസേനാനികള്‍ വന്നാരതിദ്രതം- 
മന്ദസ്തിതത്താല്‍ മനം കവര്‍ന്നീടുന്ന 
സുന്ദരിമാരാം നടികളുമെത്തിനാര്‍. 206 


| തുപ്പറ Lleo aa രതീര്‍താതും 
കുപ്പൈക ളെനവാരി ക്കൊണ്‍ടനര്‍ കളൈവാരും. 


31 മന്നവര്‍ വരുവാരും മറൈയവര്‍ നിറൈവാരും 
ഇന്നിശൈ മണിയാഴി നിശൈമതു മഖ 
ശെന്നിയര്‍ തിരിവാരു ഞ്ചിലതിയര്‍ ശെറിവാരും > 

കന്നലിന്‍ മണവേലൈ ക്കടികൈക ടെരിവാരും — 


പണിയണി യിനമുത്തം പല 
അണിനെട്്‌ മുടിയൊന്‍റൊന്‍ 
മണിമലൈ തൊകമന്നന്‍ - 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


434 . കമ്പരാമായണം 


34 മിന്നുന്ന രത്നപ്രഭാപ്രസരത്തിനാ- 
ലൊന്നുപോല്പം കണ്ടറിയാത്ത മട്ടിലായ്‌ 
അന്നഗരമതിസുന്ദരമങ്ങെര്തി. 
നിന്നോരനിമേഷസഞ്ചയമാകവേ 
സ്വര്‍ന്നാരിമാരോടൊരുമിച്ചു നോക്കവേ 


സ്വര്‍ല്ലോകശങ്കാകുലരായി നിന്നുപോയ്‌! 


35 തേരിലേറിച്ചിലര്‍ വന്നാര്‍, ചിലര്‍ മഞ്ച- 
ലേറിയു, മാനപ്പുറത്തു വേറേ ചിലര്‍, 
അശ്വത്തിലാരൂഡരായും, കരിണിമേ- 
ലമ്പാരി തന്നിലമന്നും ചില ജനം, 
പാത്തലം തന്നില്‍പ്പദയാത്ര ചെയ്യവോ_ 
രുത്തമവാഹനമേറി വേറേ ചിലര്‍. 


33, 37 മുത്തണിയാരമണിവോര്‍ മണിയണി 


മൊത്തമേ വേണ്ടെന്നു കൈയ്‌വെടിഞ്ഞുള്ളവര്‍ 
ഉത്തമകാത്തസ്വരഹാരമാന്ന പൂം- 


കൊത്തണി മാല വാര്‍കൂന്തലില്‍ ചൂട്ടവോര്‍ 
ചി OMARIC പൂഞ്ചേല കെട്ടിയോര്‍ 
നേത്രങ്ങളില്‍ വിഷംചേത്ത വരുന്നവര്‍ 224 


34 കതിര്‍മണിയൊളികാല ക്കവര്‍പൊരു ടെരിയാവാറു 
എതിര്‍ശ്ുടര്‍ തരമീന്നുറെറഴുതലി നിമൈയോരും 
മതുവിരി കഴലാരും മതിലുടൈ നെട്ടവാനം 
അതുവിതു വെനവോരാ തലമര ലുറുവാരും 


35 തേര്‍മിശൈ വരുവാരു ഞ്ചിവികൈയില്‌ വരുവാരും 
ഉരര്‍തിയില്‌ വരുവാരു മൊളിമണി നിരൈയോടൈ_ 
ക്കാര്‍മിശൈ വരുവാരു ങകരിണിീയിലഃ വരുവാരും 
പാര്‍മിശൈ വരുവാരും പണ്‍ടിയീല* വരുവാരും 


36 മുത്തണി യണിവാരും മണിയണി മുനിവാരും 
പത്തിയി നിമിര്‍ശെംപൊറ്‌ പല്‌“കലന്‍ മകിയ്‌വാരും 
തൊത്തുറു തൊഴി൯മാലൈ ശുരികഴ ലണീവാരും 
ശിത്തിര നിരൈതോയു ഞ്ചെന്തുകില* പൃനൈവാരും 


37 വീടനികര്‍ വിഴിയാരു മമുതെനു മൊഴിയാരും 
3 കിടൈപുരൈ യീതഴാരുങ്കിളര്‍നകൈ വെളിയാ 
tt ` cS ~ uk 3 മാരും 


https://archive.org/details/muthulakshmiacademy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy vi [ 


സിതാവിവാഹം 435 


ഹൃദ്യാമൃതം വചനത്തിലുതിക്കുവോ൪ 
അതൃന്തതാമ്രാധരോഷ്ടങ്ങളാന്നവര്‍ 

I പുത്തന്‍നിലാവൊളിപ്പുഞ്ചിരി പുണ്ടവര്‍. 
| മസ്തകസന്നിഭസുസ്തനമുള്ളവര്‍ 

| മത്തേഭഗാമിനിമാരും കൃശതര- 
മദ്ധ്യകളന്നപ്പിടപോല്‍ നടപ്പവര്‍ 


i ഇത്തരം മാനിനിമാര്‍ പലമാതിരി 
| പത്തനസിമനി വന്നണഞ്ഞിടിനാര്‍. 


38 ആ മിഥിലാപുരിക്കുള്ളിലപ്പോള്‍ കുമി- i 
ഞ്ഞാണ്ടു പെരുകിയ സമ്വത്തശേഷവും 

| കണ്ണിനാല്‍ കാണ്മാനരിപ്പമാം ചിത്തത്തി- 

ലെണ്ണാനതില്മരിപ്പമാമത്ളഭുതം! 

വിണ്ണവര്‍കോന്‍ മുടി ചൂടും തിരുനാള- : 

തെന്ന പോലായി വിവാഹമഹോത്സവം. p 


39 പൊന്നിന്‍ തകിട്ടകള്‍ കൊണ്ടു മേല്ലട്ടി തീ- 
ത്തുന്നതവേദിക ചേന്നതാം മണ്ഡപം 
നീളവും വീതിയും കാണാത്ത മട്ടില- 
ന്നാലോകനം ചെയ്ത ലോകരെല്ലാവരും. 


40 അമ്പിളിക്കൊപ്പം നിവന്ന കൊററക്കുട- 
യന്വേ നിലാവു പൊഴിക്കുമാറങ്ങനെ 244 


തടമുലൈ പെരിയാരു ന്തനിയിടൈ ശിറിയാരും 
പെടൈയന നടൈയാരും പിടിയെന വരുവാരും 


ഉണ്ണിറൈ നിമിര്‍ശെല്‌വ മൊരുതുറൈ ലവ ; 
കണ്ണറ ലരിതെന്‍൯റു HBO CTD 

എണ്ണുറു ശുൃടര്‍വാന ത്തിന്തിരന്‍ മുടിശുടം 
മണ്ണരു തിരുനാളേ യൊത്തതം 2 നാളേ 


Q 
w 


‘ee 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


496 കമ്പരാമായണം 


പൊന്നിനാല്‍ തീത്ത ഹാരത്തില്‍ വെയിലല- 
യെങ്ങും പരന്നിട്ടുലാവുമാറങ്ങനെ 

പൂമാല തിങ്ങുന്ന തേന്‍ കടിച്വീട്ടവാന്‍ 
പൂരിതാനന്ദം ഭൂമരങ്ങളാക്കവേ, 

ഈഴി നട്ടക്കിക്കുതിക്കും കുതിരകള്‍ 
പൃഴിയുയത്തിയാകാശം Doe 

മന്നോക്കു മന D ദഗരഥനാ വര- 
മണ്ഡപത്തിങ്കലെഴുന്നള്ളിവന്നിതു. 


41 മംഗളഭേരി മുഴങ്ങി മഴ പോലെ | 
ശംഖധ്വനികളും പൊന്തി ദിശകളില്‍ | 
ആഹവത്തിങ്കലെഴുന്ന പോലപ്പൊഴാ- 


ക്കാഹളനാദവും കേള്‍ക്കായ്‌ ഗഭീരമായ്‌ 
a. 

രാവിന്‍ കടലിരയ്ക്കന്നതുപോല്‍ ദ്വിജ. 
രോതിടും നാന്മറ മേന്തമേല്യയര്‍ന്നിതു, 


ആനയും തേരും കുതിരയും കാലാള- 

മായ പടകളിനം തിരിഞ്ഞെത്തവേ 

ആ നരനാഥനെയെന്നും MOMO- 

മായ്‌ നയിച്ചീട്ടന്ന സാമന്തഭൂപരും 

അങ്ങു വന്നെത്തിനാ൪ നിര്‍ജ്ജരശ്രേണിക- 
ളെന്നും പുരന്ദരനോടൊന്നു ചേന്നപോല്‍. 


പ്പൺകുടൈ വണ്‍ടിനം പാട വാടന്‍മാ 
മണ്‍കുടൈ തുളിവിണ്‍ മറൈപ്പ വേകിനാന്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy | 


അീതാവിവാഹം 437 


43 അങ്ങനെയസ്സാര്‍വഭാമനാ വേദിയില്‍ 
പൊന്മയസിംഹാസനസ്ഥനായ്‌ മിന്നിനാന്‍ 
പിന്നെ മുറപോൽ മുനികളും മൈഥില- 
മന്നനുമങ്ങെഴുന്നള്ളിയിരുന്നിതും 


44 മന്നര്‍ മുനികള്‍ നിലിമ്പരും പൂമങ്ക 
തന്നെയും വെന്ന പുരസ്ത്രിജനങ്ങളും 
വന്നപ്പൊഴാ രവിമണ്ഡലം ചൂഴ്‌ന്നതാം 
പൊന്മല പോലായി കല്യാണമണ്ഡപം 


45 കൊണ്ടലുണ്ടാമിന്നല്‍ താരങ്ങള്‍ താരക 
മണ്ഡലം സുരൃചന്ദ്രാദികളിങ്ങനെ 
കണ്ടതിനാല്‍ മയനിമ്മിതമണ്ഡപം 
മ വമാണ്ഡമായിതും 
പണ്ടജസ്ൃഷ്ടമാം ബ്ര തു | 


46 വിണ്ണവരെണ്ണപ്പെടുന്ന മുനികളും 
മന്നരുമനൃരും ചേന്നൊരാമണ്ഡപം 
അണ്ഡഗോളത്തെയശിച്ചുള്ള നീലാളി 
വണ്ണോദരം ഭപാലുദാരം വിളങ്ങിപോൽം 


280 


| 43 അനൈയവന്‍ മണ്‍ടപ മണുകി യംപൊനിന്‍ 

| പൃനൈമണീ യരതനം പൊലീയ ത്തോന്‍റിനാ൯ 
മുനൈവരു AME മുറൈയി നേറിനാര്‍ 

ശനകനു ന്തൻകിളൈ തഴവ വേറിനാന്‍. a ų 


44 ame മുനിവരും വാനു ളോര്‍കളും 
അന്നമെന്‍ നടൈയണ ങ്കനൈയ മാതരുറ 
തുന്നിനര്‍ തുവന്‍റലിറ്‌ തുടര്‍കഠം ചൃഴ്‌വരും 
പൊന്‍മലൈ യൊത്ത പ്പൊരുവില” കൂടമേ.. 


പൃയല്ൃള മിന്നുള പൊരുവിന്‍ മീ 
ഇയന്‍മണി winga sal രണ്‍ é 


00-0. In Public Domain. Digtized by Muthulakshmi Research Academy 


47 


48 


49 


50 


കമ്പരാമായണം 


പൃത്ഥ്വീതലാദിസകലലോകത്തില്‍നി- 
ന്നത്തരളാശയോടെത്തിയഖിലരും 


ഇത്തവ്വിലെങ്ങനെ വര്‍ണ്ണിച്ചിടാമതു? 
നിതൃനാം രാഘവന്‍ തന്‍കഥ ചൊല്ലുവന്‍. 


മണവാളന്‍െറ ചമയം 
ശംഖസംഭൂതമാം സപ്ലമഹോദധീ- 
സംഭൃതതീത്ഥജലാവഗാഹത്തിനാല്‍ 
ഗംഗാദി വൈദികഖ്യാതമഹാനദീ- 
സംഗതശുദ്ധജലപ്രോക്ഷണത്തിനാല്‍ 
മംഗലസ്താനമനുഷ്ഠിച്ചു ശാസ്ത്രോക്ത- 
മംഗജസുന്ദരനംബുജലോചനന്‍. 
നാന്മൃഖനാദി സകലത്തിനും ജന്മ- 
കര്‍മ്മജകന്മഷം നിക്കി പ്പരമമാം 
നിതൃപദമരുളീട്ടവാന്‍ നിഷ്ണാത- 
മ*ത്തിരുനാമ"വും ചാത്തിനാന്‍ മാധവന്‍. 
ആജന്മതുദ്ധരാം MO ക്കുല സംഭൂത- 
രായ പിതാമഹരര്‍പ്പിച്ചു വന്നതാം 
ആ മഹാജ്യോതി:സ്വരൂപത്തെയഞ്ജലി- 
പൂവ്വകമപ്പോള്‍ നമിച്ചാന്‍ രഘുവരന്‍. 298 i 


തരാതല മുതലുല കനൈത്തു ന്തള്ളൂറ 

വീരാവിന കുവിന്തന വിളമ്പ വേന്‍ട്ടമോ 
അരാവണൈ തുറന്ത്ുപോ ന്തയോത്തി യെൌ്‌തിയ 
DOLU ശെയ്‌തിയെ VWM വാമരോ 


ശങ്കിന ന്തവഴ'കട ലേഴി ററന്തന 
ശിങ്കലി ലരുമറൈ തെരിന്ത തീര്‍ത്തങ്കഠം 
കങ്ങകെയേ മുതലിയ കലന്ത നീറിനാന്‍ 


ത മഞ്ചന മരപി നാടിയേ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


| സീതാവിവാഹം 430 ad 


51 ക്ഷീണതപസ്സിനും ധര്‍മ്മത്തിനും രക്ഷ 
: ajmo പടി കരുണാകരമാണ്ടപോല്‍ 
ചേണുററു മിന്നും മുകിലൊളി ചേര്‍ന്നൊരാ 
മേനിയില്‍ വെണ്ണിലാവായിതു ചന്ദനം. - | 


52 മംഗല്യദം ചന്ദ്രമണ്ഡലം പൂര്‍ണമായ്‌- | 
പ്പൊണ്ടും കരിങ്കല്‍ തന്നിലുയര്‍ന്നപോല്‍ 
തന്‍കരിജ്കുന്തലില്‍ ചുററിയണിഞ്ഞിതു 
ചെഞ്ചിടമാലയും തൊത്മല്യം രാഘവന്‍. | 


F 53 രാവും പകലും പ്രണയവിവശമായ്‌ 
പാരമുഴന്ന ഭൂപുത്രി തന്‍ ചിന്തകള്‍ 
| സൂര്യനും ചന്ദ്രനും ദൂതു വന്നോതിട്ടം 
മാതിരിയല്ലോ വിളങ്ങിപോല്‍ കുണ്ഡലം. ; 


54 ശ്രി നീലകണ്ഠന്‍ ജടാജുടഭൂഷയായ്‌ 
ത്താന്‍കൊണ്ടതമ്പിളിക്കീറൊന്നതല്ലയോ? 
ഈ നീലവണ്ണനോ പട്ടാംബരതില- 
കാദിയാല്‍ ജ്യോതിസ്റഖിലവുമാന്നിതു! 314 


{ 

i 

51 അഴിവരു തവത്തിനോ ടറത്തെ യാക്കുവാന്‍ 

i ഒഴിവരുങ്കരുുണൈയോ രുരുവു കൊണ്‍ടെന 
എഴുതരു വടിവുകൊണ്‍ ടിരുണ്‍ട മേകത്തെ- 
ത്തഴുവിയ നിലവെന ക്കലവൈ ശാന്തിയേ. 


52 മങ്കല മുഴുനിലാ മലര്‍ന്ത തിങ്കളൈ- 
പ്പൊങ്കിരു കരുങ്കടല്‌ പൂത്ത DIAN- 
ചെങ്കിടൈ ച്ചികഴികൈ ച്വംപൊന്‍ മാലൈയും 

oomme DWE" വര ച്ചൂഴിയ ഞ്ടിയേ. a 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


440 . കന്ത്രാമയണം 


55 മഞ്ജവദനസുദര്‍ശനസീമ്‌നി നല്‍ 
പാഞ്ചജന്യോപമകണ്ഠതലത്തിലായ്‌ 
മാനവേന്ദ്രസതന്‍ ചാത്തിയ വെണ്മൃത്തു 
മാലകൾ മിന്നി മനോഭിരാമം പരം 
മൈഥിലിമന്ദസ്തിതപ്രഭയത്തിരു- 
മേനിയിലെങ്ങും വിലസുന്ന മാതിരി. 


56 പന്തിയില്‍ വൈരം പതിച്ചു പാമ്പിന്‍ ഫണ- 
ത്തിങ്കലെപ്പുള്ളികളൊത്തുജ്ലിച്ചിടും 
ബന്ധുരമാണിക്യജാലം കലര്‍ന്നെഴ്ചം 
സുന്ദരമാം തോശവലയങ്ങൾള്‍ മിന്നി പോല്‍ 


മന്ഥമായ്‌ നിന്നൊരാ മന്ദരത്തെപ്പണ്ടു 
ബന്ധിച്ച ദന്തശൂകോത്തമന്‍ പോലവേ. 


57 പാലനലോലകരത്തിന്‍ നടുവിലായ്‌ 

ലോചനാസേചകമുക്തവിനിര്‍മ്മിതം 
ചേലുററു മുപ്പിരിയാളും വടങ്ങളും 
നീലാളിവണ്ണനണിഞ്ഞാനനന്തരം 


മുവൃുലകങ്ങള്‍ക്കു മുന്നേ പിറന്നവ- 


നേവരുമേവമറിയുമാറങ്ങനെ. 332 


85 ശക്തര ത്തയല്‌വരു ഞ്ചഭം മാമെന 
മിക്കണി കഴുത്തണി തരള വെണ്‍കൊടി 
മൊയ്‌ക്കുമെന്‍ കുഴലിനാണ്‍ മുറുവ ലുള്ളുറ__ 
മുന നീറൈത്തുമെയ്‌ പൊടിത്ത പോന്‍റവേ. 


. CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 
i 


സീരാവിവാഹം 440) 


58 എപ്പൊഴുമേതുമരുളവാന്‍ വെമ്പുന്ന 


കല്പകദാരുവിന്‍ കൊമ്പില്‍ വിളഞ്ഞതാം 


ചൊല്ലെഴ്ചം രത്തവലയങ്ങള്‍ പോലവേ 
തൃക്കൈയ്യിലപ്പോള്‍ വിളങ്ങി കടകവും. 


59 താമരമങ്കയിളകൊണ്ട മാറത്തു | 


താവിന രമൃഹാരങ്ങള്‍ കണ്ടെങ്കിലോ 


തൂമിന്നല്‍ കൊണ്ടതാം കൊണ്ടലണിഞ്ഞൊരു 
വാര്‍മഴവില്ലെന്നു ശങ്കിക്കുമാരുമേം 


60 രാഗവൈരാഗ്യനിധാനമാം ജ്ഞാനികള്‍- : 


61 പാരമധൃഷ്യമാമഗ്നിത്രയം പോലെ 


58 


59 


60 


ക്കാഗസ്സകററുന്ന ബോധത്തിനൊപ്പമായ്‌ 


പുതസിതാഭമാമുത്തരിയം തദാ | 
ഭൂതകാരുണ്യസ്വരൂപന്‍െറ മേനിയില്‍ 


ശ്വേതമുക്തോജ്വലകണ്ഠഹാരപ്രഭാ- 
ജാതകിരണസമാഭ കൈക്കൊണ്ടിതു. 


മാറിലണിഞ്ഞൊരാപ്പുണനൂല്‍ പാക്കുകില്‍ : 
ദേവാദികള്‍ക്കുമജ്ഞാതരാം മൂത്തികൾ 
മൂവരും തന്നിലാണെന്നുരയ്ക്കുന്നിതോ? 


330 


മാണ്‍ടപൊന്‍ മണീയണി വലയം വന്തെതിര്‍ 
വേണ്‍ടീനര്‍ ക്കുതവുവാന്‍ വിരമ്പി ക്കറ്പകം 
ഈണ്‍ട്ടതന്‍ കൊമ്പിടൈ യീന്‍റ താമെന-. 
ക്കാണ്‍ടക തടക്കൈയിറ്‌ കടക മിന്നവേ. 
ദതനുടൈ മലര്‍മകറഠാ തിളൈക്കും മാര്‍പിനില്‌ 
യാനിടൈ വിളങ്കിയ തകൈയി നിരന്താന്‍ 


മീനൊട്ട തുടര്‍വിട വിീളങ്ക മേകത്തു 
വാനിട്ട വില്പന വയങ്കി ക്കാട്ടവേ. 


നണുകവു നിമിരവൃ നടക്കു ഞാനത്താര്‍ 
ഉണര്‍വിനി നൊളിതീക SOD ന്മ 
തങ്നിവരു ജരുണൈതന്‍ ക ത്തി; ശാ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


442 HMO MAI Wane 


62 ചുററിലും സരവണ്ണകാന്തി വിതറുമാ- 
റൊററമണി ഖചിതോദര ബന്ധണം 
മറെറാരു വിശ്വവും ബ്രഹ്മനും വന്നിങ്ങു 
പററിടും മട്ട നാഭിക്കുമേല്‍ പത്മമായ്‌. 


63 മിന്നും മണിയെഴ്ും നീലക്കടലിനെ_ 
ച്ചെന്നു തഴുകുന്ന പാലാഴി പോലവേ 
 വെണ്‍നിറമാന്ന പട്ടാംബരം കാര്‍മുകില്‍ 
വര്‍ണനണിഞ്ഞു വിളങ്ങിനിന്നാന്‍൯ പരന്‍. 


64 മേരുഗിരിയെ വലം വെച്ചു വന്നിടും 
സൂര്യനൊരു ദിക്കില്‍ നില്ലുമാറെന്ന പോല്‍ 
ചാരുമുക്താമണി ചേന്ന hoy, മേ- 
ലൂരിയെടുത്തോരുടവാള്‍ തൊടുത്തിതു. 


65 മെത്തി വിരിയുമൊളി കിളന്നിട്ടന്ന 
മുത്തണികൊണ്ടരപ്പട്ട പുണ്ടിടിനാന്‍ | 
ചാത്തിനാന്‍ രത്നഹാരങ്ങളരപ്പടു E 
ചാത്തുമുടവാള്‍ ISN വെയിലുപോല്‍. SCE 3 


62 ശുററുനീ ടമണീയ ച്ചോതി പൊങ്കമേല*” 
ഓറൈറമാ മണിയ്യമി PO പന്തനം 
മററുമോ OSA മയനും WAWY 
പ്പൊററട ന്താമരൈ പൂത്ത പോന്‍റതേ. 


63 മഞ്ണൂരു ടമ്മ വയങ്കി ത്തോന്‍റിയ 
രു കണ്ണൂരു കരുങ്കട ലതനൈ ക്കൈവളര്‍ 
a DRI പ്യാറ്‌കട 091 ഇയ maam 
റെ ggo പ്പട്ടൊളി angs ച്ചാത്തിയേ. 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സീതാവിവാഹം 


66 രതോജ്വലം നയനോത്സവം കൈയ്തളാൽ 
ചിത്രരചിതം “മകരാസ്യ” മാമണി 
വിദ്യല്ലതാകാന്തി വീശിയാശാമുഖ- 
ത്തത്തരളം BoayMl: സ്പൃതജ്യോത്സ്‌നയാല്‍. 


67 എങ്ങനെയാണോ പരന്നിനി ലോകത്തെ 
യങ്ങളന്നീടുന്നതെന്നേവമോതിയ്ും 


നന്നായ്‌ വളഞ്ഞു തടയുന്ന മാതിരി 
പൊന്നിന്‍ ചിലമ്പു വിളങ്ങി തൃക്കാല്‍കളില്‍. 


68 അങ്ങനെ ദേവകാര്യാത്ഥമായ്‌ മാണികൃ- 
ഭംഗി തരംഗിതാനന്തതല്ലം പരന്‍ 


അങ്ങനെ തന്നെ വെടിഞ്ഞു തുയിലണ- 
ന്നിങ്ങു മണാളച്ചമയങ്ങള്‍ ചാത്തിനാന്‍! 


69 മൂത്തികള്‍ മുവരുമാദിയായ്‌, ലോകത്തി- 
ലാദ്യനായ്‌, താതനാ, യാനന്ദമൂര്‍ത്തിയായ്‌ 


അപ്പാൽക്കടലിലെഴുമമതൃതത്തിനു- 
മൊപ്പമായുള്ളൊരാച്ചിത്വരൂപാംശജന്‍ 
.അപ്പോഴണിഞ്ഞൊരലങ്കാരസനന്ദര്യ- 
മൊപ്പമററുള്ളതായ്‌ വാചാമഗോചരം. 


66 കാശൊട്ട കണ്ണിഴല* കഞല ക്കൈവിനൈ 
ഏശറു കിമ്പുറി യെയിറു വെണ്ണിലാ 5 5 
വീശലിന്‍ മകരവായ്‌ വിളമരം മിന്നെന 
ആശൈയൈ യൊളികളാ ലളന്തു കാട്ടവേ. 


67 ഇനിപ്പര ത്തലകിനൈ യളപ്പ തെങ്കന-. 
ത്തനിത്തനി ത്തട്ടപ്പരന പോലു ഞ്ചാല*പിന z 

നുനിപ്പരു നുണ്‍വിനൈ ച്ചിലമ്പു നോന്‍കഴല* : 
പനിപ്പരുന്താമമൈ പ്പാതം പറ്റവേ. 


h 


384 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പ്രാമായഞ്ങം൦ 


70 പൊന്നും പതിനായിരത്തില്‍പ്പരം പശു- 
വൃന്ദത്തൊടൊത്തു മണികള്‍ നിലങ്ങളും 
നന്മ നിറഞ്ഞവക്കായ്‌ നല്ലി, നാന്മറ 
നന്മഴ രൂകവേ തേരേറി രാഘവന്‍, 


71 പൊന്നച്ചു പുണ്ട രജതചക്രങ്ങളു- 
മുന്മിഷദ്വജൂരചിതമാം വേദിയും 
മിന്നും മണിജാലശോഭിതമാം രഥം 
തന്നില്‍ വിളങ്ങീ രഘുകുലനന്ദനന്‍. 


72 അപ്പൊഴാ നാലു പുരുഷാത്ഥമെന്ന പോ- 
ലത്ഭുതപുരുഷന്‍ തന്‍ തേര്‍ വലിക്കുവാൻ ; 
അശ്വചതുഷ്ടയം ലക്ഷണവപൂരിതം 
OO പുരോഭ്ൂവിങ്കലാനീതമായ്‌ Goo. 


78 നിഹാരസിക്താബ്‌ ജസുന്ദരലോചനന്‍ 
നീരാളതുല്യപ്രഭനരുണോജ്വലന്‍ 
തേരിലേറി നില കൊണ്ടാന്‍ ഭരതനും 
സാരഥ്യമേറെറാരു ചമ്മട്ടിയേന്തിയോന്‍, 
പൊന്‍പിടിത്താലപ്പന്തങ്ങളെടുത്തുടന്‍ 
തമ്പിമാര്‍ നിന്നാരിരുവരും പിന്നിലായ്‌. 402 


: 70 പല“പതി നായിരം പശുവും പൈപൊനും. 

4 എല്ലൈയീ നീലനൊട്ട മണികഠം യാവൈയ്യം 
നല്ലവര്‍ ക്കുതവിനാ നവിലു നാന്‍മറൈ_ 

ച്ചെല്‌വര്‍കഠം വഴുത്തുറ ത്തേര്‍വ ന്തേറിനാന്‍. 


unis 


71 60100010 ഉച്ചതു വെള്ളി ച്ചില്ലിപുക്കു È 
ഉററതു വയീരത്തീ നുററ തട്ടതു 

ശ്രററുറു നവമണി ശുടരു ന്തോററത്തതു 
ഒറെറയാ ഴീക്കതീര്‍ ത്തേരൊ ടൊത്തതേ. 


ല്‌വരു MAAS നുനിക്കു നോന്‍മൈയ 
HORN woe മാതിയ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy | | 


സീതാവിവാഹം 446 


74 മററുള്ളവക്കു ലഭിക്കാനരിപ്പമായ്‌ 
മുററുമാര്യന്‍റയഴകു പാര്‍ത്തങ്ങനെ 


ചെററുമേ കണ്ണിമയ്ക്കാതെ നിന്നീട്ടന്ന 
മര്‍ത്ത്യരനിമേഷരായ്‌ വന്നിതത്ഭുതം! 


7ട്‌ “*സമ്ത്രതിലോകപീഡാകരരാക്ഷസ- 
സഞ്ചയത്തിന്നു ഭവിച്ചിതു നാശവും, 
ഉമ്പരേവം നിനച്ചാനന്ദനര്‍ത്തനം 
രംഭാദിയൊത്തു നടത്തി വാനില്‍ Mar. 


76 വൂമഴ 001990. പരിമളചുര്‍ണവും 
PAINI രേകിനാര്‍ പൊന്മണിയാടഷള്‍ 
പൂമങ്കതന്‍ പുരിയാളമപ്പെണ്‍കൊടി- 
മാരിതു ചെയ്യുവാന്‍ കാരണമെന്തുവാന്‍? 
ശ്രീരാമദേവന്‍െറ സനന്ദര്യമാം മധു- | 
സാരം കുടിച്ചു മദിച്ചതിന്‍ മൂലമോ? i | 

| 


77 ഉള്ളതെല്ലാം വാങ്ങി നിന്നവരോ”ടിനി- 
ക്കൊള്ളാമിനിയു””മെന്നോതിയമ്മങ്കമാര്‍ | 
| 


തെല്ലും മടിയാതെ പിന്നെയും മേനിയി- 
ലുള്ളോരണികളഴിച്ചു നല്ലീടിനാര്‍. 420 


| 74 അമൈവരു മേനിയാ നഴകി നായതോ 

| രമൈയുറു മനത്തിനാറ” കരുത വന്തതോ 

ശമൈവുറ വറിന്തില ന്തക്ക താകക 
ഇമൈയവ രായീനാ രിങ്കു ളാരുമേ. 


75 വരാപറു മുലകിനൈ വലിന്തു മായ”വി൯റി- 
ത്തിരംപയി ലരക്കര്‍തം വരുക്ക ന്തേയ്‌വിന്‍റു 
നിരമ്പിയ തെനക്കൊട്ട നിറൈന്ത തേവരും 
അരംപൈയര്‍ കഴാത്തൊട്ട മാടന്‍ ear 


$ 


മ ee റ തു വീശീ 
നാ൪൭ ലേ o 


76 ശൊരിന്തനര്‍ മലര്‍മഗഴൈ as ത്തുവിനര്‍ ‘ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


446 കമ്പരാമായണം 


78 പാരിങ്കലുള്ള ഭൂപാലരെല്ലാവരും 
പോരാനകളെന്ന പോല്‍ സ്വയമങ്ങനെ 
പാരം സപയ്യാപരരായ്‌ ദശരഥ- 
പാത്ഥിവപാര്‍ശ്വമലങ്കരിച്ചീടവേ 
മേരുഗിരിയിലെഴുന്നള്ളി വന്നിട്ടം 
സൂയ്യനെപ്പോൽ തേരില്‍ UMI രഘുവരന്‍. 


79 അങ്ങു രഥത്തില്‍ നിന്നിറങ്ങിയിരു- 
പാങ്ങും ഭരതസനമിത്രിമാര്‍ നിന്നുട൯ 
രണ്ടു തൃക്കൈകളും കൊണ്ടാര്‍, വരദനോ 
മണ്ഡപത്തിങ്കലെഴുന്നള്ളി സാദരം 
മാമുനിമരെത്തൊഴുതു നീതീരത- 
നായൊരത്താതനെത്താണു കൂപ്പീടിനാ൯.. 


80 വില്ലിന്നടിയില്‍ മീനങ്ങളും തിങ്കളും 
വല്ലിയില്‍ കൊങ്കയാം മൊട്ടുകളേന്തിയും 
പാലാഴി തന്നില്‍പ്പുരാ പിറന്നിട്ടിങ്ങു- 3 
പാരിന്‍ മകളായ്‌ പിറന്നു വീണ്ടും സ്വയം 
നേരേ മലകള്‍ക്കിടയ്ക്കുദിക്കും വിധം 

le തേരേറി വന്നിട്ടിരങ്ങിനാള്‍ ജാനകി. 438 


ADEA നുലകത്തുള്ള വെറിപടൈയരശ വെള്ളം 
കഞ്ചര ക്കുഴാത്തിറ്‌ ശുററ ക്കൊററവ നിരുന്ത കൂടം 
വെഞ്ചിന ത്തനുവ ലാനു മേരുമാല*്‌വരൈയീറ്‌ ശേരു- 
ഞ്ചെഞ്ചുടര്‍ക്കടവുളെന്ന ത്തേരിടൈചെന്‍റു ശേര്‍ന്താ൯ 


79 _ഇരതമാണ്‍ ടിജന്ത പിന്ന രിരുമരു ജകിരണ്‍ട്ട കൈയും 
ooe മിളൈയ കോവും പരിന്നന രേന്ത പ്പെന്താര്‍ 


1 മൈതാര്‍ മാതവ ത്തൊളുതു നീതി, 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സിതഃവിവാഹം . 447 


81 അന്നു പാലാഴി കടയവേ പൊന്തിയ 
കന്ൃയെ വേട്ട പുരാനുമുപരിയായ്‌ 
നന്നായഴക കലരുന്നു രാമനി- 
ലിന്നെന്നു വാനോര്‍ പുകഴ്‌ന്നാര്‍ പരസ്തരം. 


82 പാരിലും വാനില്ും നാഗലോകത്തില്ലം 
നാരിമാക്കാക്കമില്ലാത്തോരഴകണി 
ചേരുമിപ്പുമകള്‍ക്കിന്നതാ കല്യാണ_ 
ചാരുവിഭവങ്ങള്‍ ചേന്നുള്ള തോതുവാന്‍ 
തീരെയറിവുകുറയ്യമെനി ക്കിന്നു 
ഗീരെങ്ങുവാന്‍ ഞാനശക്തം.നനര്‍ഹനാം. 


83 ഇന്ദ്രന്‍ ശചിയോട്ടമെത്തിനാ, നീശനാം 
ചന്ദ്രക്കലാധര൯ തന്‍ തയ്യലാളൊട്ടം 
വന്നാനജനുമാവാഗ്‌ ദേവിയൊത്തങ്ങു 
നന്ദിച്ചഴകു കണ്ടേറെപ്പുകഴ്‌ത്തിനാര്‍. 


കന്യാദാനം 


84 നിന്താനരുതാം കടലെന്ന പോലവേ- 
യന്തണര്‍ വേദിയരെന്നിവര .ചുഴവേ 


സന്തോഷപുവ്വം വിവാഹവിഭവങ്ങ_ 
ളേന്തി വസിഷ്ഠനും വന്നാ൯ വരമുനി, ABH 


81 നന്‍റിവാ നവരെലാ മിരുന്ത നമ്പിയൈ- 
ത്തുന്‍റിരു HAMS” റുവൈപ്പ ത്തോന്‍റിയ 
മന്‍റല ങ്കോതൈയാണ്‍ മാലെ ശ്ൂട്ടിയ 
അന്‍റിനു മിന്‍റുടൈ ത്തഴങ്കെ൯ റാരരോ. 


82 ഒലികട ലുലകിനി ലുമ്പര്‍ നാകരില” 
പൊലിവതു മററിവഠം പൊറ്‌ചെന്‍ റാലിവറം 
മലിതരു മണംവട്ട തിരുവൈ വായിനാന്‍ 
മെലിതരു മുണര്‍വിനേ നെ൯വി ളമ്പുകേന്‍. 


83 ഇന്തീരന്‍ ശശിയൊട്ട മെയ്‌തി നാനിള- 
ഞ്ചന്തിര മൌലിയു ന്തൈയ ലാളടന്‍ 
വന്തനന്‍ മലരയന്‍ വാക്കി നാളൂടന്‍ 
അന്തരം പുകന്തന നഴക കാണവേ. 
നിന്തരുങ്കടലെന നിറൈന്ത വേതിയര്‍ 2 
saww wÀ മാര്‍പിനര്‍ ചുററ ത്തൊന്നെറി 
വായ്‌ന്തനല്‌ വേഠാവിക്കു വശിട്ടന്‍ മൈയറ | 
agr 0m കലപ്പൈയോ ടിനിതി നെയ്തീനാന്‍ ; 


84 


448 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


85 


കമ്പരാമായണം 


MEM, Elo പാവിയും ദര്‍ഭ പരത്തിയ്യം 
മണ്ഡലം വേണ്ടപോല്‍ ശുദ്ധി വരുത്തിയും 
കൊണ്ടതാം പുക്കളപ്പിച്ചു ചുററും വേദ 
മന്ത്രം ജപിച്ചു വളര്‍ത്തിനാനഗ്നിയെ. 


86 അംഗജസുന്ദരന്‍ ശ്രിരാമചന്ദ്രനും 


87 


മംഗലദേവതയായൊരു സിതയും 
മാംഗല്യവേദിയിലുള്ള ഭദ്രാസന-- 
ത്തിങ്കലിരുന്നാരടുത്തു തൊട്ടങ്ങനെ. 
സംഗതമായിതു ഭോഗവും യോഗവു- 
മിങ്ങനെയപ്പോള്‍ സുമംഗളവേളയില്‍. 


*താമരമങ്കയോടൊത്തുചേരും പരം- 
WIDOMEQ JOLIN മകളൊടും വാഴ്ക നീ.” 
രാമനെ നോക്കിയുരച്ചാ൯ ജനകനും 
താമരക്കൈയ്‌ കളില്‍ നിര്‍വി,ക്ലിയിങ്ങനെം 


88 അന്തണരാശിസ്സുരച്ചാര്‍, മധുരമായ്‌ 


മങ്കമാര്‍ പാടി മാംഗല്യകഗീതവും 


മന്നവർ വിണ്ണവരൊത്തു വാക്ക്രിടിനാര്‍, 
മന്ദ്രമായ്‌ ശംഖൊലിയൊത്തുപൊന്തീ തുലോം, 


തണ്‍ട്ടലം വീരിത്തനന്‍ റരുപ്പൈ ശാത്തിനന്‍ 
മണ്‍ടലം വിതിമുറൈ വകത്തു മെൻമലര്‍ 

കൊണ്‍ടവൈ ശൊരിന്തെരി aga മൂട്ടിനന്‍ 
പണ്‍ട്ടള മറൈനെറി പരവി ച്ചെയ'തനന്‍. 


മ൯റലീന്‍ വന്തു മണത്തവീ ശേറീ 

വെന്‍റി നെട്ടന്നകൈ വീരനു മാര്‍വത്തു 
ഇന്‍റുണൈ WMA മെയ്‌തീ യിരുന്താര്‍ 
ഒന്‍റീയ പോകമും യോകമു മൊത്താര്‍. 


കോമകന്‍ മു൯ശകന കന്‍കളീര്‍ നന്നീര്‍ 


മക ളംപൊരു ളംമെന നീയെന്‍ 


474 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സിതാവിവാഹം 4 ae 


89 വിണ്ണോര്‍ പൊഴിച്ചതാം പൂമഴ മന്നവ- 
രെണ്ണമില്ലാതെ ചൊരിഞ്ഞ പോല്ലയമഴ 
പിന്നെ മററുള്ളവര്‍ Qala മുത്തുകള്‍ 
ചേര്‍ന്നീട്ടു താനേ വിരിഞ്ഞ സുനങ്ങളും 
മന്നിടമെല്ലാം പരന്നിങ്ങു താരകള്‍ 
മിന്നുന്ന വാനിന്നഴകു കലര്‍ന്നിതു. 


90 അപ്പൊഴുതാ വീരരാമകുമാരനു- 
മഗ്നിയിലാഹുതി 211481 സമന്ത്രകം 
അബ്‌ ജദളാക്ഷിതന്‍ കൈത്തളിര്‍ OMAS- 
തൃക്കരം തന്നില്‍ വഹിച്ചാന്‍ യഥാവിധി. 


91 വേളിക്കു ചേര്‍ന്ന യജ്ഞങ്ങള്‍ തുടങ്ങിയ 
വേളയില്‍ക്കത്തിജ്വലിച്ചിടും വഹ്നിയെ 
ചാലേ വലത്തു വെച്ചീടും വ്വഷഭവി- 
ശാലസുസ്‌കന്ധനാം രാജകുമാരനെ 
പിന്‍പിറപ്പിങ്കല്ലയിരെയുടല്ല പോല്‍- 
പ്ിന്‍തുടന്നീടിനാളാമന്ദഗാമിനി. 


92 മററു കര്‍മ്മങ്ങളനുഫ്യിച്ചു മുപ്പിരി- 


ചൃററിയോരഗ്നി വലത്തു വെച്ചിടിനാര്‍ 482 


89 വാനവർ പൂമഴൈ മന്നവർ പൊറ്‌പൂ 
ഏനൈയര്‍ MAJ മിലങ്കൊളി മുത്തം 
താനക നാന്‍മല രെന്‍റിവൈ തമ്മാന്‍ 
ama വാനിന്‍ വിളങ്കിയ തിപ്പാര്‍, 


90 വെയ്യ കനററലൈ വീരനു മന്നാ൦ം 


മൈയറുമന്തിര gogo വഴങ്കാ 


നെയ്യമൈ യാവൃത്തി യാവൈയു നേര്‍ന്താന്‍ 


തൈയ റളിര്‍ക്കൈ തടക്കൈ പിടിത്താ൯. 


നാടിയൈ വേഠംവി 


ടംപട്ട തോളവ G 
കം e “വരു പോതിന്‍ 


തൊടങ്കിയ വെങ്കനല്‌ ചൂഴ 
asool§ ശിന്തൈയന്‍ മാറു പിറപ്പി൯ 
ഉടമ്പയി രൈത്തൊടര്‍ കിന്‍റതൈ യൊത്താഠം. 


യൈ വണങ്കിനര ൨ 


92 വലംകൊട്ടത 
പൊലംപുരി നതൃലവര്‍ ശെ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


450 കമ്പരാമായണം 


നല്ലെഴുമമ്മി മെതിച്ചിട്ട മുന്നിലായ്‌ 
നില്ലമരുന്ധതിദേവിയെക്കൂപ്പിനാര. 


93 പിന്നെ മുനിമാരെ വന്ദിച്ചു താതനെ- 
നന്നായ്‌ത്തൊഴുതു രഘൃകുലനന്ദനന്‍. 
പൊന്‍കാപ്പണിക്കൈയ്‌ കൾ മെല്ലെ ഗ്രഹിച്ചതന്‍ 
പൊന്യേട പുകീ,യുയന്നു ഭേരീരവം. 


94 ശാംഖദ്ധ്വനി പൊന്തി, വേദപാരായണ. 
മന്തരാ കേള്‍ക്കായ്‌ പ്പുകഴ്‌ന്നു വാനോര്‍കളും 
ആത്തിരമ്പീ കടല്‍ തേന്മലര്‍ മാലൃത്തി- 
ലാത്തുകൂടി കരിവണ്ടിണ ച്ചാര്‍ത്തുകള്‍. 


95 പെററമ്മയിലള്ളതിലേറെ മുററിയ 
വൂററത്തൊടേ രാമഭദ്രൻ വണങ്ങിനാന്‍ 
ചിററമ്മയായ കൈകേയിതന്‍ കാല്‍ത്തളി൪; 
പെററമ്മയെപ്പിന്നെയല്ലോ തൊഴുതതും! 


96 പിന്നെസ്സുമിത്രയാമമ്മതന്‍ ചേവടി 
വന്ദിച്ച നേരം ജനകജാ സുന്ദരി 498 


ഇലംകൊളി Waa മിതിത്തെതിര്‍ mdo 
കലതംലില്‌ കറ്‌പി നരുന്തതി കണ്‍ടാഠാ. 


മററുള ശെയ്‌ AIM ശെയ'തു മകിഴ്‌ന്താര്‍ 
മുറവീയ മാതവര്‍ താഠാമുറൈ yas 
ക്കൊററവ നൈക്കഴല്‌ കമ്പിടലോട്ടം 
പൊറെറാടി കൈക്കൊട്ട MADIM പൂക്കാന്‍. 


ആര്‍ത്തന പേരിക ളാര്‍ത്തന como 
ആര്‍ത്തന നാ൯മറൈ യാര്‍ത്തനര്‍ വാനോര്‍ 
ആര്‍ത്തന പല്‌കലൈ യാര്‍ത്തന പല്ലാണ്ടു 
 ആര്‍ത്തന USIN മാര്‍ത്തന വേലൈ, 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


ബിതാവിവാഫം 


കുന്നിച്ച ഭക്ത്യാ നമസ്‌കരിച്ചീടിനാള്‍ 
മന്നില്‍ വീണമ്മമാര്‍ മൂവരേയും തദാ. 


97 “നമ്മുടെ നല്ല കുമാരനണിയിവള്‍ 


നന്മകള്‍ നമ്മള്‍ക്കു നന്മകളേകുവോള്‍ 
നല്ലോരരുന്ധതീദേവിക്കു തുല്യ'”യെ- 
ന്നല്ലോ പറഞ്ഞാര്‍ പലവുരു മൂവരും. 


പിന്നെയും ചൊല്ലിനാര്‍ തങ്ങളില്‍, മൈഥിലി 


തന്നെത്തഴകി, ““യിവള്‍ക്കു നേരായിനി 
സുന്ദരന്‍ രാമനു ചേന്നവളായൊരു 
കനൃകയുണ്ടോ കഥിക്കിനുലകിതില്‍?”” 


98 ഇങ്ങനെ ചൊല്ലി മരുമകള്‍ക്കായുടന്‍ 


പൊന്മണിമാല്യങ്ങളാടകളാദിയ്യം 
പെണ്ജണിമാരായൊരാളിജനത്തെയു- 
മമ്മമാര്‍ നല്ലിനാരാശിസ്സുകൂറിയും. 


99 വാരിധിക്കൊത്തതാം ഗ്രന്ഥങ്ങളില്‍ ചൊന്ന 


97 


98 


99 


മാതിരിയക്കു,പാശേവധി രാഘവന്‍ 
പാരുലജ്ജാവതിയാം സതിയൊത്തവ- 
ദാതതല്ലം പൂകി ഭോഗകല്ലം സുഖം. 


കന്നി യരുന്തതി കാരികൈ കാണാ 
MM മക നുക്കിവ നല്ലണി യെന്‍റാര്‍. 


ശങ്ക വളൈക്കുയി ലൈത്തഴീ ഇ MIWA 
അങ്കണ 004801 യാരുള രാവാര്‍ 

പെണ്‍ക ളിനിപ്പിറ രാരുള രെന്‍റാര്‍ 
കണ്‍കറാ കളിപ്പ ANMO കളിപ്പാര 


എണ്ണില കോടിപൊ നെല്ലയില്‍ കോടി 
വണ്ണ വരുങ്കല മങ്കൈയര്‍ വെള്ളം 
കണ്ണുക നാടൊട്ട കാശുയര്‍ തുശ്മും 
ച്ചെണ്ണി നണങ്കനൈ യാഠാപെറുമു കെന്‍റാര്‍. 


mo“ aS ലന്നവര്‍ ശൊറ്‌കട നോക്കി 


മാറ്‌കട ലന്ന മനത്തവ ഭോടും bie 
വാര്‍ക്കട ലൊപ്പതൊര്‍ കരുണൈ aosa adao: £ 
പ്പാറ്‌കട ലന്നതൊര്‍ പായ ലണൈന്താ൯ 


451 


526 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


452 കമ്മരാമായണം 


100 പങ്കനിയുത്രനക്ഷത്രദിനത്തില- 
ന്നങ്ങനെ വേദവിഹിതമായ്‌ രാഘവന്‍ 
മാംഗല്യകര്‍മ്മമനുഷ്ഠിച്ചതിനൊത്ത 
മംഗളവഹി വസിഷ്ടന്‍ വളത്തിനാന്‍ം 


101 പിന്നെജ്ജനകനുരച്ചാന്‍ ദശരഥ- 
മന്നവനോടു:-—**മഹീപതേ,കേള്‍ക്കണംം 
എന്നനുജന്‍ ശ്രീകശദ്ധ്വജന്‍ തന്നുടെ 
നന്ദിനിമാരുണ്ടു മുവ,രവരെയും 
ഇന്നു ഭവത്സുതര്‍ മൂവരും വേള്‍ക്കണ- 
മെന്നതിലാശയു,ണ്ടേകണേ സമ്മതം” 


102 രാജേന്ദ്രസമ്മതം കൈക്കൊണ്ടു മൈഥില്ലന്‍ 
രാജകുമാരിമാര്‍ മുവക്കുമപ്പൊഴേ 


വേളിമഹോത്സവം കൊണ്ടാടി സവ്ൃരും 
ലാളിതമോദം നയിച്ചാര്‍ ദിനങ്ങളും. 


മുന്നമേ താന്‍ നേടിവെച്ച ChB lwm- 
മെന്നിയേ മററുള്ളതെല്ലാം നരവരന്‍ 


100 പങ്കനി യുത്തര മാന പകറ്‌ പോത്ര 
അജം ണിരുക്കിനി ലായിര നാമ- 
Rie മണത്തൊഴില*” ശെയ്‌ത തീറത്താന്‍ 
മങ്കല വങ്കി വശിട്ട൯ വളര്‍ത്താന്‍. 


വള്ള റനക്കിളൈ യോര്‍ക ടമക്കും 
sgena” കൊററവ നെമ്പി യളിത്ത 


Se 7 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


സീതാവിവാഹം 


| 


104 


ഒന്നുമൊഴിയാതെ നല്ലിനാന്‍ ചോദിച്ചു 
നിന്നവക്കെല്ലാം വദാന്യന്‍ മഹാമതി. 


04 അങ്ങനെയെല്ലാം കൊട്ടത്തു ദശരഥ- 
നന്നഗരത്തില്‍ തപോധനന്മാരൊട്ടം 
ഒന്നിച്ചു പാത്താന്‍ ചിലദിനഃ മാനന്ദ- 
സ്വന്നദി തന്നില്‍ മുഴുകിയെല്ലാവരും. 


ഇഴട്ടിക മെയ്‌പ്പൊരു ളള്ളന വെല്ലാം 
വേട്ടവര്‍ വേട്ടവെ വേണ്‍ടള വീന്താന്‍,. 


ഇയന്തള വില്ല തൊരിമ്പ നുകര്‍ന്താന്‍ 

ആയ WM കേഠംവി യരുന്തവ രോട്ടം 
വേന്തനു മന്നകര്‍ വൈകനന്‍ മെള്ള- 
ത്തേയ്‌ന്തന നാഠാശില ചെയ്‌ത തുരൈപ്പാ. 


453 


548 


1 


N 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


പരശുരാമഗര്‍വഭംഗം 


വനജേക്ഷണ ജനകാത്മജയരുളും പുരുസുഖമാം 
വനരാജിയില്‍ മുഴുകി നവ വനമാലികയണിവോന്‍ം 
വരതാപസനരുളീ പല വരമാരഘൃവരനായ്‌ 
വരദന്‍ മുനി ഹിമസുന്ദരഗിരിയാഴ്‌ വതിനുഴറിം 


നിജസൈനികസഹിതം പുരിയണയുന്നതിനുടനേ 
നൃപകഞ്ജരഗണവന്ദിതപദനാം ദശരഥനും 
മിഥിലാധിപനരുളാലതി രമണീയത കലരും 
കനകാഞ്ചിതരഥവേദികയതിലേറിയിതമലന്‍, 


സുമപേലവ സുമുഖീജനപരിശോഭിതസ്ുതരും 
സുതരാം പിതൃപദതാരിനു പരി ചര്യകളരുളീ 
മിഥഥിലോത്ഭവരഖിലം നിജ വിരഹോൽകടതരമാം 
കദനാബ്ലിയില്‍ മുഴുകുംപടി Yumo വിടയരുളീം 


പരശുരാമപ്പടലം 


വീത BINDA രതി ന്നാഠംവായ്‌ 


92900 ODO AES മുനികോശിക Se 


! 
| 
| 
! 


പരത്രരാമഗര്‍വഭംഗം sas | 
a 


4 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


മുന്നം നടകൊണ്ടു, മുടിമന്നല്‍ മുപോലേ 

പിന്നെപ്പുരമാണ്ടോര്‍ മനമൊന്നായവര്‍ നട്ടവേ 
തന്നോടഴകിയലുന്നൊരു തന്‍ സോദരര്‍ തഴകേ 
മിന്നല്‍പ്പിണരിടയാളൊടുമൊന്തിച്ചിതു വീരന്‍. 


പോകുംവഴി വഴിയില്‍ മയില്‍ വന്തു വലം തിടമേ ; 
കാകന്‍ മുതല്‍ പലതാം തടവേകുന്നവ നിറയേ 
MNAI YUO വഴിയാകെപ്പുലതത്തുഭം 
കാണെക്കരുമനയാല്‍ക്കരള്‍ വാടി,പ്പഥി lemon". 


നിന്നാന്‍, ശകുനത്തിന്‍ മുറയവിയുന്നവനോടേ 
ചൊന്നാന്‍ “പഴി വരുമോ പറ, നന്നായിതു വരുമോ?” 
മന്നന്‍ തിരുവുള്ളം കുളിര്‍ ചിന്നും പടിയപ്പോശ 
“നന്നായ്‌വരുമൊട്ടവില്‍, പിഴ വന്നാക്‌ ലു””മെന്നാന്‍ം 


വിബ്ണിന്നിരുള്‍നിങ്ങും വിധമെങ്ങും നിറപൊന്നാല്‍ 
മിന്നും പടി ദിശി വീശിയ ജടയോന്‍, മഴുവുടയോന്‍ 
പൊന്നിന്‍മലയൊത്തോന്‍, കനല്‍ ചിന്നും മിഴി പുണ്ടോ 
മിന്നല്‍ക്കൊടി ചേരും കരി കൊണ്ടല്‍ക്കുരലാണ്ടോന്‍,. 28 


മുന്നേനെട്ട മുടിമന്നവന്‍ മുറൈയിറ്‌ശെല മിതിലൈ 
നന്‍മാനക രുറൈവാര്‍മനം നനിപിന്‍ശെല നട്ടവേ 
തന്നേര്‍പ്യരൈ തരുതമ്പിയര്‍ തഴുവിച്ചെല മഴൈവാഴ്‌ 
മിന്നേപുരൈ യിടൈയാളൊടു മിനിതേകിനന്‍ വീരന്‍ 


ഏകുമ്മള വൈയിന്‍വന്തന വലമുമ്മയി ലിടമും 
കാകമ്മുത ലിയമുന്തിയ തടൈശെയ്‌ വന കണ്‍ടാന്‍ 

നാകമ്മന നിടൈയിങ്കള തിടൈയ്യറെന നടവാന്‍_ ind 
വാണി യണിതേരൊട്ട നിന്‍റാനെരി aumoa, , 


10 


11 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കന്മിരാമായണ്ടം 


മുററും പടവൊത്തത്തിര മെത്തും കടല്‍ തത്തി- 
ചുററി ബ്ബഹുസത്വാവലി ഞെട്ടുംപടി ബഹുധാ 
ദിഗിഭാവലി തളരുംപടി ദിവി ദേവകളഖിലം 

ഹൃദി ഭീതിയൊടവശം പല ദിശയോടിട്ടമളവേ 

ഒരു പൊ൯ചചില വളയും പടിയരുഞാണതിലഴകില്‍- 
ത്തിരുകി,പ്പലശരസഞ്ചയമെരിതിക്കനലൊളിയായ്‌. 


വിണ്ണിന്‍ നില താഴെക്കിഴ്നമമേലായ്‌ വരുമെന്നോ 
മന്നിന്‍ നിലതെററിത്തലകിഴായ്‌ മറിയുന്നോ 
എണ്ണാന്‍ വഹിയാതേ പലര്‍ കാലന്‍ Moai w- 
ച്ചെന്നെത്തിട്ടമെന്നോ നിനവേവം വരുമാറും 
പുണ്ണിന്‍ തനിവായില്‍ച്ചൊരി ചോരപ്പുഴ ചേരും 
വണ്ണം നയനങ്ങള്‍ക്കകമാകെക്കനല്‍ ചിതറി. 


പോരില്‍പ്പരമേറും തൊഴിലാലേ പുക പൊങ്ങും 
ഘോരം AY പൊക്കി മുനിയേവം നടകൊള്‍കെ 
തേരില്‍ക്കരയേറും രവി താനും വിറ കൊള്‍കെ 
നേരില്‍ബ്ബഡവന്‍ താന്‍ ഭവിയോട്ടം പടി വന്നാന്‍. 


പൊങ്ങും ഭൂജയുഗ്‌മം ദിശ തന്നില്‍പ്പെരുമാറി- 
ച്ചെങ്ങും ജട വിണ്ണില്‍ ശ്ശൂശിബിംബം തൊട്ടമാറും 46 


8 കമ്പിത്തലൈ യെറിനീരുറു കലമൊത്തുല കലൈയ_ 


 ക്മണ്‍കീറിയ കനലാ൯മുനി വിയാതെന്‍റയല' 


ത്തമ്പിത്തുയര്‍ തിശൈയാനൈക ടളരക്കടല* ശലീയാ 
വെമ്പീത്തീരി തരവാനവര്‍ വെരുവുററിരി തരവോര്‍ 
ശെപൊറ്‌ശിലൈ തെറിയാവയിന്‍ മുകവാളിക ടെരിവാന്‍ 


വിണ്‍കീഴറ വെന്‍റോപടി മേല്‌കീഴുറ വെന്‍റോ 
എണ്‍കീറീയ വുയിര്‍യാവൈയും യമന്‍ വായിട വെന്‍റോ 
പൂണ്‍ കീറിയ കരുതിപ്പുനല്‌ പൊമികിന്‍റന പൃരൈയ- 
കരുത 


Dob മഴ്യവിന൯ുശികൈ പുരഭെകയ- 


12 


13 


14 


12 


13 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


പരശുരാമഗര്‍വരാഗം 487 


മണ്ണും പുനല്‍ തീയും മുതലഞ്ചും കഴിയ്യമ്പോ- 
BMI നടമാട്ടം ശിവനൊപ്പം മുനിയപ്പോള്‍. 


ചുഴം കടലേഴും വരുമുഴി ക്കൊരു നാഥ൯ 

ചേരും പടയോട്ടം പല പോരില്‍ത്തിറമാന്നോന്‍ 

പാരം പെരുതാകും മരമൊന്നി൯ കവരങ്ങൾ 

പോലാം കരമോരായിരമുള്ളോനൊരു മന്നന്‍ 

ചേരാത്തൊരു കര്‍മ്മം ബത! ചെയ്താ;നതിനപ്പോള്‍ | 
ഘോരം കരമെല്ലാം മഴുവാലേ മുനി കൊയ്താന്‍. | 


നരപാലകകലമാകവെയിരുപത്തൊരുമുറയാ- 
യറുമാറുരു മഴുവാല്‍ത്തലയരിഭികരനരിയെ | 
ഉതിരുന്നൊരു രുധിരം ബഘഹവിധമംബ്ധിനിരയായ്‌- 
ച്ചതുര൯ മുനി മുഴുകീ പല പൊഴ്ചതും പക കളുവാന്‍ം 


ക്ഷമയാം വ്രതനിലയും ചുട്ടുകനലാം കൊട്ടപകയും 
കലരും നിലയിയല്ം മുനി തളരുന്നൊരു ഗിരിയില്‍ 
ഉരപൊങ്ങിന പഴുതൊന്നുടനുളവാക്കിന പൊഴ്ചതേ 
മികവേറിന പറവയ്ത്തിസുഖദം ഗതിയതിനാല്‍ 62 


ആഴീപ്പന ലെരികാനില മാകായമു മഴിയും 
ഉയഴിക്കടൈ മുടിവിററി യുമൈകേഠംവനൈ യൊപ്പ. 


അയിര്‍ ചുററിയ കടന്‍മാനില മടൈയത്തനി പ്പടരും 

ശെയിര്‍ ചുററിയ പടൈയാനടന്‍ മറമന്നവര്‍ തിലതന്‍ 

ഉയിരുററതൊര്‍ മരമാമെന വോരായിര മുയര്‍തോഠം 
വയിരപ്പണൈ തുണിയമത്താടു വടിവായ്‌മഴു വുടൈയാഠംം 

ps = 

നീരുപര്‍ക്കൊരു പഴിപററീട നിലമന്നവര്‍ കലമും Pe 
കരുവററിട മഴുവാഠംകൊട്ട കളൈകുട്ടയ PSE. 

. ഇരുപത്തൊരു പടീകാലെഴയ ക 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


458 കന്മരാമായണം 


15 മെശലം വിലമാകെക്കടല്‍മേലേയെഴ്ചമാറും 
സ്വൈരം നിജ ഘോരം മഴുചെയ്യമ്പടി വിലസും 
വീരന്‍ മുനിതന്നെപ്പഥി കണ്ടാന്‍ ദശരഥന- 


ന്നേരം പരിതാപം ഹൃദി പാരം വളരുക്യായ്‌. 


16,17 ഉരുതോഷമൊടണയും പടി വിറയാന്നിടുമാറ- 
പ്പുരികക്കൊടി വളയുംപടിയെരിതീ മിഴി ചൊരിയെ 
ഒരു കേസരി രഥമേറിന നിലയില്‍ സ്വയമണയ്ും 
പുരുഷോത്തമരഘ്ൃരാമനെ മുനി നോക്കിന സമയം 
അരചന്‍ മുനിയടിതാരിണ മുടിമാലകൾ തടവും- 
പടി വീണിതു gal, mvp ഗണിയാതൊരു മുനിയും 
കടുതാം ചിനമുടയോന്‍ കനല്‍ ചിതറും മിഴിവഴിയായ്‌ 
പ്രളയാനലനുളവാക്കിയുമിടിതന്നൊലി വിതറി. 


18 ““പൊട്ടിച്ചൊരു വില്ലിന്‍ കഥയെല്ലാമിവനറിയാം 
പെട്ടെന്നിത വന്നേന്‍ തവ കൈയ്യിന്‍ തിറമറിയാന്‍ 
രാട്ടിന്‍ കുലനാശത്തിനു മൂലം മമ ഭൂജമാം 


മറെറാന്നിനുമല്ലെന്‍ വരവിപ്പോളതുമറിയാം”” 78 


15 ശൈയംപുക നിമീരക്കട റഴുവുംപടി ശമൈവാന്‍ 
മൈയിന്നുയര്‍ മലൈ തൂറിയ മഴുവാളവന്‍ വന്താന്‍ 
ഐയന്‍റനൈ യരിതീററരു മരശന്നതു കണ്‍ടാന്‍ 
വെയ്യൻവര നിപമെന്നൈകൊ ലെനവെയ'തുറു മെല“വൈ 


16 പൊഞ്കാപടൈ യീരീയക്കിളര്‍ വൂരുവങ്കടൈ നെരീയ 
വെങ്കണ്‍പൊറി ശിതറക്കടി തുരുമേറെന വിടൈയാ- 
ച്ചിഭംമ്മെന വുയര്‍തേര്‍വരു കുമരന്നെതിര്‍ ശെന്‍റാന്‍ 
അങ്കണ്ണര ശവനുമ്മിവ നാരോവെനു agla”: 


അരശന്നവ നിടൈവന്തിനി താരാതനൈ പുരിവാന്‍ 
വീരൈ ശെയഃമുടി പടിമേലും വടിമേലുറ വിജലും 
കരൈശെന്‍റില നനെയാനെട്ു മുടിവിന്‍കനല* കാല“വാന്‍ 


മുരശീന്‍കുരല” USANOM തെതീര്‍നീന്‍രിവൈ മൊഴീവാന്‍ 


വോ x 
പൊറേറ വലീ നീലൈ 
ശെറേറാടീയ തീരടേ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


വത്ത്‌ ST 


പരശുരാമഗര്‍വഭംതം 


E 


19 മുനിയിങ്ങനെ രഘൃരാമനൊട്ടരിയാടിന പൊഴ്ചത- 
മമനുവംശജതിലകന്‍ ദശരഥനൊന്നിദമരുളിഃ 
“ഭവനങ്ങളെ മുഴുവന്‍ തവ മഴുവാത്‌ ജയമാണ്ട- 
മുനികാശ്യപനവ നല്ലിയ കരുണാകര, ഭഗവന്‍ 
ശിവനും ഹരിയജനും തവ നികരാ, ചെറുനരരെ- 


a» 


ന്തിവനും വരമഭയം ദ്രുതമരുളാനടി പണിയാം. 


20 തുലയേണ്ടവര്‍ തുലയുന്നതു കൊട്ടതാം വിന ചെയ്യും 
പൊഴുതാ,മിവനറിയാതൊരു പിഴ ചെയ്തതുമുണ്ടോ? 
പൊരുതാന്‍ വരുമവരോടിതു ചിതമാം? ബത! വലിയോ- 
രെളിയാരൊട്ട തരമോ? കനല്‍ മഴുവാല്‍ ചൊരിവവനേം 


21-23 നരപാലരിലതിയായ്‌തവ വളരുന്നൊരു പകയാ- 
മെരിതീ തവ കരുണാജലമതിനാലിഹ ശമിതംം 
വരതാപസ, പുനരായതു വളരുന്നതു ശരിയോ | 
പരനിന്ദിതബലശാലിത നിതരാം ഫലരഹിതംം 92 | 


19 അവനന്നതു പകരുമ്‌ള വൈയിന്‍മന്നവ നയര്‍വാ൯ 
പുവനമ്മുഴു വതുംവെന്‍മറാരു മുനിവറ്‌കരുഠം പൃരിവായ” 
ശിവനുമ്മയ നരിയുമ്മലര്‍ ശീറുമാനിടര്‍ പൊരുളോ 
ഇവനുമ്മെന തുയിരുമ്മുന തപയമ്മിനി WIID. 


20 വിളിവാര്‍വിളി വതുതീവിനൈ വിഴൈവാരുഴൈ യന്‍റോ 
കളിയാലിവ നയര്‍കിന്‍റന വുളവോകന ല്ൃമിഴ്ും 
y ഒളിവായ്‌മഴു വുടൈയായ്‌പൊര വൃരിയാരിടൈ യല്ലാല്‌ 
| എളിയാരിടൈ വലിയാര്‍വലി തെന്നാകവ തെന്‍റാന്‍. 


21 നനിമാതവ മുടൈയായിതു പിടിനീയെന നല്‌കും x 
തനിനായക മുലകേഴൈയു മുടൈയായിതു തവീരായ” 
പനിീവാര്‍കടല”* പുടൈശ്ുഴ*പടി നരപാലരൈ VERI 

മുനിവാറിനൈ മുനികിന്‍രതു മുറൈദയാവെന മൊഴീവാന്‍, 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


‘460 കമ്പരാമായണം 
 ശരണാഗതജനപാലനരതമാം ബലമതുലം 
ബലമായതു, പുരുധര്‍മ്മമ,തിയലാത്തതു ദുരിതം 
അതിനാല്‍ നയവിനയാദികളിയലും തവ ഭഗവന്‍, 
മതിയാക്കുക കട്ടഭാഷണമടിയന്നരുള്‍ ശരണം. 
അപരാധമൊരണുവും മമ തനയന്‍ തവ ചെയ്തി 
ലവനാപദമധണകില്‍പ്പെട്ടമടിയന്‍ മൃതി സകലം” 


24. -നൃപതിന്ദ്രനുമിതു ചൊന്നടിമലര്‍ കൂപ്പിയതണുവും 
ഗണിയാതെരി കനലാളിന നിജ ദുക്കുകളുടനേ 
കനകാംബരധരസുന്ദരമുഖപങ്കജമതിലായ്‌ 
മുനി ചേത്തൊരു സമയം നൃപനാവിലതരനായ്‌ 
ഇടിയൊച്ചയൊടൊരുമി ച്ചൊരു കൊടുമിന്നലിനൊളി 

wI- 
പ്പിടയുന്നൊരു പട്ടപന്നഗവരനായ്‌ നൃപനുടനേം 


25 മാന്യന്‍ മുടിമന്നന്‍ മതികെട്ടങ്ങനെ വീഴ്ച- 
ത്മാറാ മുനി ചെയ്യം തൊഴില്‍ മാററാതുടനോതിഃ 
“മാനും OY ചേരും ഹരനാണ്ടോരണി വില്ലി_ 
നആനം പലതോതാം കഥ, രാജാധമ, കേള്‍ നീ. 


26-31 മിന്നും രവി തുല്യം പ്രഭ ചിന്നും വിധമുണ്ടായ്‌ 


മുന്നം കനകാദ്രിക്കിണയായിട്ടിരു ചാപം 110 


നിലത്തോട്ടയര്‍ കതിവാനുറ നെടിയായുന തടിയേന്‍ 
ശലത്തോടറ മുടിയേലിതു കുറൈകൊണ്‍ടനെ നെന്‍റാന്‍. 


എന്നാവടി വീഴുവാനൈയു മികഴാവെരി വിരീയാ- 
പ്പൊന്നാര്‍കുലൈ യണിവാനെതിര്‍ പുകവാനിലൈ യുണരാ. 
ത്തന്നാലൊരു ശെയലിന്മൈയൈ നിനൈയാ 


z Seve വുയീര്‍ തളരാ 
baa . മീന്നാലയര്‍ വുറുംവാളര വെനവെയ്‌'തുറ ലൂററാര്‍. 


ip മുടീമന്നവൾമതി ശോര്‍വ്യറ൯ മതിയാ൯ 


റ gaa വിന്ദൈയണ്‍ടതു തവിരാന്‍ 


നയത്തെ 


SUS vie De ന്ന്‌ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


പരശുരാമരര്‍വഭംശം 461: 


27 


28 


29 


30 


കുന്നിന്‍ മകള്‍ കാന്തന്‍കരമെത്തിയതിലൊന്നാ- 
UVS ഹരിതൃക്കൈമലര്‍ മറേറതണിയാക്കി. 
എന്നാക്കഥ,വിണ്ണോരറിവുററാ,രതിലേതാം 
ഒന്നാംകിടയെന്നിങ്ങനെ കേട്ടാരജനോടായ്‌ . 
അജനാഹരിഹരരില്‍ പകയുളവാം പടിയുടനേ- 
യുപജാപമൊട്ടരുവാമൊരു നയതന്ത്രതയാണ്ടാന്‍ 
വടവില്ലു കളുടയോരവ൪ പരമേശ്വരഹരിമാര്‍ 
കൊട്ടതാമടര്‍ തുടരുമ്പൊഴുതിടരാണ്ടിതു ഭുവനം. 
ത്രിപുരാന്തകകരചാപമതുടയുന്നതിനിടയായ്‌ 
പട്ടകോപമൊടടരേററിതു ഹരിയോടതിരഭസം- 
ത്രിദിവാലയര്‍ “മതി സാഹസ്‌മിതിയോതിന സമയം 
നിടിലാക്ഷനുമുടനേ ചില സുരനാഥനു നല്‍കി. 
പിന്നെജ്ജയമാണ്ടോന്‍ മുകില്‍വണ്ണന്‍ മമ ജനകന്‍ 
OM 240 നല്‍കി നിജ ചാപം വരസഹിതം, 124 


അരുകാവിനൈ പുരിവാനുള MUMI ലമൈ വനതാം 
ഇരുകാര്‍മുക മുളയാവൈയു മേലാതന CANIC. 


ഒന്‍റിനൈ യുടെമയാഠം കേഠംവ നുവന്തനന്‍ മറൈറ യൊന്‍റൈ 
നിന്‍റുല കളന്ത നേമി നെടിയവ MAAM: കൊണ്‍ടാന്‍ 

എന്‍റിതു വുണര്‍ന്ത വിണ്ണോ രിരണ്ടിനും വമ്മൈയെയ്‌തും 
വെന്‍റിയ തിയാവ തെന്‍റു വിരിഞ്ചനൈ വിനവ വന്താറംം 


ശീരിതു തേവര്‍ തങ്കഠം ശിന്തനൈ യെമ്പ തുന്നി 

വേരിയ ങ്കമല ത്തോനാ വിളൈവതോര്‍ വിനൈയ omia” 
യാരിനു മുയര്‍ന്ത മൂലത്തൊരുവരാ മിരുവര്‍ MAAZA 

മൂരിവെ ഞ്ചിലൈമേ ലിട്ട മൊയ്യമര്‍ മൂട്ടി വിട്ടാ൯. 


ഇരുവരു മിരണ്‍ട്ട്‌ വില്ലമേററിന രുലക GAFO 
വെരുവര OD 1600 Oo പേര വെങ്കനല്‌ പൊങ്ക മേന്‍മേല” 


ശെരുമലൈ കിന്‍റ പോഴ്‌തി 0010040 മെരിത്ത തേവന്‍ 
വരീശിലൈ യീററ മററവ൯ മുനിന്തു മന്നോ. 


മീടംപോര്‍ തൊടജ്കം വേലൈ വിന്നവര്‍ വിലക്ക ൦ 
നീട്ടിനന്‍ റേവര്‍ കോ൯കൈ നെറരീയിറ്‌ കണ്ണന്‍ 
കാട്ടിയ കരിയ മാലുങ്കാര്‍മുക മതനൈ പ്പാരി 


ഇരിശിക ഒ 


ray 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


462 കമ്പരാമായണം 


എന്ന്നു നല്‍കീയതുഃ മുത്തച്ഛനുമിപ്പോ- 

ളിന്നെന്‍കരമേല്ും ചില തന്നാന്‍ മമ താതന്‍. 
അയിബാലക, ചില വാങ്ങുക, ലഘ്യവായിതു ഭഞ്ജി- 
ക്കുകിലാഹവമിയലാ തവ തുലനം നഹിയുലകില്‍ം 


82, 83 വികലം ചില തകരുംപടി ക്ലയേററിയതോത്താ- 
ലതുലം ബല മഹിമാവിതി കരുതായ്‌ കയി നൃപതേ 
മനുവംശജ! പകയേററവുമിവനുണ്ടിഹ പണ്ടേ | 
നരപാലരൊടൊട്ടുരുനാളൊരു ദിതിജോപമനര ചന്‍ ë 
അപരാധവുമണുവും ബത! കരുതാതിഹ മരുവും 
മമ താതനെ നിഹനിച്ചതിലുരു കോപമൊടിവനും 
ഇരുപത്തൊരു മുറ കൊയ്തിതു തൃപവംശജ Nogal- 
യുരുവാം മുഴുമുനയാല്‍, പരമൊഴ്ചകി കടുരുധിരം 
കരുതിപ്പുഴയൊഴകീയതില്‍ മുഴുകി പല തടവും, $ 

Roe പിതൃതപ്പണവിധി ചെയ്തരു ചിനമങ്ങനെ പോക്കി, 


94 ഉലകാകവെയുദകത്തൊട്ു മുനിമാര്‍ക്കിവനേകി- 
പ്പക തിത്തിതു; പലനാളൊരു ഗിരിയില്‍ത്തപമാന്നേന്‍ം 
ശിവചാപമതൊടിയും കൊട്ടനിനദം മമ ഒ ചവിയില്‍- ; 
പ്പെടവേ ചിനമതുലം സ്വയമതിനാലിഹ വന്നേന്‍. 


വല്ലുന്നവനല്ലീ യൂപനല്ലോ പൊരുതീടാ_ 
r: മല്ലെങ്കിലിതാ നീ മമ വില്ലേററുക വേഗം” 


144 


കരിശില*ക ണിന്‍ഭനാ ടൊപ്പാ രീല്ലൈയാന്‍ കുറിത്ത പോരും 
പുരികിലെ നിന്‍നൊ ടിന്നും പൂകല്‌വതു കേട്ടിയെന്‍റാന്‍ 


32 ഉനവില്‌ ലീറുത്ത മൊയ്‌മ്പൈ നോക്കുവ Man മന്‍റാല* 
മാനവ മററു ങ്കേളായ്‌ വഴിപ്പകൈ യുടൈയ നുമ്പാല* ‘3 
ഈനമി ലെന്നെ ശീററ നീക്കിനാ നെന്ന മുന്നോര്‍ 
DINU നനൈയ മന്നന്‍ കൊ 

ak GIT) ശലിത്തു മന്നോ. 


33 മുവെഴ 3990962 പാരിന്‍ മുടിയുടെ വേന്തൈ യെല്ലാം a 
2 en മള Ug agaw വായാല?” വേരറക്കളൈ ഒ SMIS 3 
കരുതി വെള്ള ത്തുറൈയിടൈ gaanm) നെന്ൈക്കു 
SDa ണേര്‍ന്തേ നരുഞ്ചിന മടക്കി പ്പോന്തേന്‍ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


പരശുരാമഗര്‍വഭംനം 463 


35 എന്നിങ്ങനെ ചൊന്നാന്‍ GUIDI ധൃതകോപം 


i മന്ദസ്തിതരമ്യം മുഖമാണ്ടാന്‍ Ore), 000., ; 
“omilga കയ്യില്‍ ഭഗവാന്‍ തന്‍ gwag: 

b 

ങ്ങെന്നാ olus കരതാരില്‍ച്ചില വാങ്ങി r 

തിങ്ങും ജട ചേരും മുനിയഞ്ചും വിധമപ്പോള്‍ | 


പൊങ്ങും ഭൂജമാളും ഹരിയേവം മൊഴിയോതി, 


36 ““നരപാലകകലനാശകനപി നീയൊരു മുനിയായ്‌ 2 
വരതാപസസുതനാകയിലയി ന്‌ മമ വന്ദ്യന്‍. s 
കൊലചെയ്വതു ചിതമല്ലിനിയരചെയ്യുക ലക്ഷ്യം 
ശരമെന്നുടെ പിഴയാ, കുറിയറിയാതതുമൊഴിയാഃ” 


37 ““നിഗമാവലി തിരയും പദതളിരാണ്ടൊരു ഭഗവന്‍! i 
നിയതം തവ മഹിമാവിഹ തെളിവില്‍ സ്വയമറിവായ്‌ 
മതിശേഖരവരിവില്ലതു മുറിയാതൊരു നിമിഷം + 
മതിമോഹന! തവ തൃക്കരമതിലെങ്ങനെ വിലസും? 


38 കനകാഞ്ചിത വരനൂപുരരമണീയത തടവും 
പദപങ്കജ! ഹരിയെന്നതുമറിവാന്നിതു ഭഗവാന്‍! 
അതിനാല്യലകഖിലത്തിനു മഴിയാനിലയുളവാഃ 
മതുലം വരചില ഞാനിതു തവ തന്നതുമുചിതം. 162 


35 എന്‍റന നെന്ന mimo വിരാമനു മുറുവ ലെയ്‌തി 

നന്‍റൊളിര്‍ മുകത്ത നാകി നാരണ൯ വലിയി നാണ്‍ട 

വെന്‍റിവി ററരുക വെന്ന ക്കൊട്ടത്തനന്‍ വീരന്‍ കൊണ്ടാന്‍ 
തുന്‍റിരു ഞ്ചടൈയോ നഞ്ച ത്തോളറ വാങ്കി ഒശൌൊല്ലും. 


36 പൂതല ത്തരശൈ യെല്ലാം പൊന്‍റുവി ത്തടെനയെന്‍ റാല്ും 


വേതവി ത്തായ മേലോന്‍ മൈന്തനീ വിരതം പൂണ്‍ടായ്‌ FEA 
V pa 2 

ആതലിറ്‌ കൊല്ല ലാകാ തമ്പിതു പിഴൈപ്പ ത ae ae 

യാതിതറ്‌ കിലക്ക മാവ തിയമ്പൃതി വിരൈവി നെ൯റാന്‍. 


റും hese 
37 നീതിയായ്‌ മുനിന്തിട നീയി ങ്കിയാവര്‍ക്കും ie 


ആതിയാ നറിന്തനെ നലങ്ക നേമിയായ്‌ 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


484 കമ്പരാമായണം 


39 കരുണാകര, ശരമെയ്യുക, പിഴയാതതു ചെന്നെന്‍ 
സുകൃതങ്ങളെ മുഴുവന്‍ മുറിപെടുവാനിടയാക്കൂ.” 
ഏവം GLOOM നിജഭാവം വെളി വാക്കു 
ന്നേരം രഘൃരാമന്‍ ശ്ലഥമാക്കീ ഗുണമദ്ധ്യം 
ബാണം ധൃതവേഗം മുനിയാളും വരപുണ്യം 
വാരി സ്വയമെത്തിപ്പുരുതുണിക്കകമേറി. 


40 “അതുലാമലമണികോമളല ദിതാംഗകം രുചിരം 
തുളസീമലരണിമാലികയണിയുന്നൊരു ഭഗവന്‍ 
അവിടന്നിനിയകതാരതിലയി ചിന്തന ചെഷ്യു- 
ന്നവയാകവെ നിറവേറിട്ടമടിയന്നരുള്‍ വിടയുംഃ 


41 ജവമിദുശമുരചെയ്തൊരു ജമദഗ്നിജനമലന്‍ 
ജയവാചകമുഖരം ഗതി തുടരാന്‍ വിട കൊണ്ടാന്‍ 
ഭയമൂര്‍ച്ലിതശയിതന്‍ ദശരഥനെക്കരയേററീ 
ഭയസാഗരമതില്‍ നിന്നതി കരുണാനിധിയുടനേ. 


42, 43 ഇടയില്‍പ്പുരു TWOI കടലടിയാണ്ടൊരു ശേഷം 
പുരുസമ്മദകലശാബ്ദിയില്‍ മുഴുകി മുടിമന്നന്‍ i 
മഴുവേന്തിന മുനിതന്നൊട്ട പൊരുതി ജ്ജ യമാന്നാ_ | 
വരിവില്ലിനു പകരം പെരുപഴിയേകിയ മകനെ 1£0 

39 എയ്‌തവം പിടൈപഴു തെയ്‌തി ടാമലെന്‍ | 

j E ശെയ്‌തവ മീയാവൈയു ഞ്ചിതൈക്ക വേയെന_ 

ക്കൈയവ ണെകിഴ്‌തലും കുണൈയു ഞ്ചെന്‍റവന്‍ 
മൈയറു തവമെലാം വാരി മീണ്‍ടതേ. 

40 എണ്ണിയ പൊരുളെലാ amo മുററുക ) 
മണ്ണീയ മണീനിറ വണ്ണ വണ്‍ട്ടഴായ- i 
കണ്ണീയ യാവര്‍ക്കുങ്കളൈക ണാകിയ 
പണ്ണിയ വിടൈയെന ത്തൊഴുതു പോയിനാന്‍. 

41 അഴിന്തവന്‍ പോനപി Mae! നൈയുണര്‍വു 
ഒഴിന്തുത ന്നുയീരുലൈ ന്തുരുക താതൈയെ_ 

പ്പൊഴീന്തപേ രമ്പിനാ റെറാഴുതു മുമ്പുപുക്കു 

ഇഴീന്തവാന്‍ റുയര്‍ക്കടറ്‌” കരൈനിന്‍ റേ ററീനാന്‍ 


ത്താനൈ യാനിടൈ_ 
“ കോട്ട കണ്‍ട 


രെയിലാക്ക; 
പി 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


പരശുരാമഗര്‍വഭംഗം 465 


i ഉരുവത്സലമതിയായ്‌ ത്തിരുനിറുകത്തടമതിലായ്‌ 

| മുകരുംവൊഴ്മതൊഴ്കും മിഴിയരുവിക്കളിരൊലിയാല്‍ 
വിമലാശയനഭിഷേകവുമഴകോടഥ ചെയ്താന്‍ 
വിരിമാറിടമണയുംപടി തഴുകിസ്റ്റഖമാണ്ടാന്‍. 


44 “ഇളയോനിവനുരുവാം തൊഴിലതിപൌരുഷമോട 
ന്നെളതായതു കരുതുമ്പൊഴുതതുലം ബലമുടയോന്‍ 
ഇനി നിര്‍ണ്ണയമിവനേകിട്ുടമുചിതം ഫലമതതി- 
ന്നിതമായൊരു വിന ചെയ്തിട്ടമുലകത്തി””നുമെന്നാന്‍ം 


(വൃത്തഭേദം) 


45 പുമഴ പെയ്താരങ്ങു വാനവരപ്പോള്‍ പരം 
$ ധാമനും വരുണനെപ്പാത്തേവം ചൊന്നാൻ മെല്ലെ:- 
“ഈ മഹത്താകും വീരചാപത്തെത്തന്നേനിതു 
p ധീമതാം വര,ഭദ്രം, ഭദ്രമായ്‌ക്കാത്തീടേണം”” 
| സേനകളാഹ്കാദത്താലാപ്പൊലി ചെയ്തെംയവ- 
| രേവരുമെത്തീ സമ്പത്തെത്തിടടമയോദ്ധ്യയില്‍. 


| 46-47 അങ്ങനെയെല്ലാവരുമാനന്ദപൂര്‍വ്വം പുരം 
I 
തഒദി വാണീടും കാലമൊരുനാള്‍ ദശരഥന്‍ 196 


| ഒരുവനൈ ത്തഴുവിനീന്‍ gyl മോന്തുതന്‍ 
അരുവിയ ങകണ്ണെനുങ്കലശ മാട്ടിനാന്‍. 
44 പൊയ്‌മ്മൈയില”* ശിറുമൈയിറ്‌ പൂരിന്ത വാട്ടൊഴില* 
f മുമ്മൈയി നുലകിനാന്‍ മുടിക്ക ലാവതോ 
| മെയമമ്മേയി ച്ചിറുവനേ വിനൈശെയ്‌* തോര്‍കളുക്കു* | s 
ഇമ്മൈയു മറുമൈയു aig AVINA. 
z3 45 പൂമഴൈ പൊഴിന്തനര്‍ പൃകുന്ത തേവരു൦ം te 
| വാമവേല്‌ വരുണനൈ മാന വെഞ്ചിലൈ a = 
ശേമിയെന്‍ രുതവിത്തന്‍ ശേനൈ യാര്‍ത്തെഴ 
mam രയോത്തിമാ Mao നണ്ണിനാന്‍ ¥ 


) ൭ 
BO 


466 


48 


49 


50 


49 


50 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


കമ്പരാമായണം 


മംഗലാത്മാവായിടും ഭരതകുമാരനോ- 
ടിംഗിതമേവം ചൊന്നാൻ “നിന്നുടെ മാതാമഹ൯ 
കേകയമന്നന്‍ നിന്നെക്കാണുവാന്‍ കൊതിക്കുന്നു, 


പോകണ മെന്നിങ്ങിനെ രാജാജ്ഞ കൈയ്തൊണ്ടുടന്‍ 


താതപാദങ്ങള്‍ കൂപ്പിക്കൈകേയിസുതന്‍ നിജ 
ഭ്രാതാവിന്‍ പദപത്മം സാഷ്ടാംഗം വണങ്ങിയും 
പ്രാണനെപ്പിരിഞ്ഞുപോമുടലിന്‍ മട്ടില്‍,പ്പലര 
കാണവേ പരിക്ഷീണമാനസന്‍ നടകൊണ്ടാന്‍, 


മാതുലന്‍ യുധാജിത്തോടൊന്നിച്ച ഭരതന്‍ തന്‍ 
മാതൃഗേഹത്തെപ്പുകും പൊഴ്ൃതാശ്ശൃത്ൂഘ്ലനും 

ഒപ്പമേ ചെന്നാന്‍; പിന്നെയേഴുനാള്‍കൊണ്ടാപ്പുകള്‍ 
പെററതാം കേകയത്തിലെത്തിനാരവരെല്ലാം. 


ഭരതൻ പോയ ശേഷമരചനന്യൂനമായ്‌ 
ഭരണ ചക്രം തിരിച്ചീട്ടന്ന കാലത്തിങ്കല്‍ 
അമരര്‍ ചെയ്ത മഹാതപസ്സി൯ ഫലം മുല- 


മവിടെ നടന്നുള്ള കഥകള്‍ ചൊല്ലാമിനി. 212 


— ശുഭം — 


[ബാലകാണ്ഡം സമാപ്തം] 


കേണിയില്‌ വളഭൈമുരല' കേക VM ദം. 
പ്പുണൊളീര്‍ മാര്‍പനീ പോതി യെ൯്റനന്‍. 


ഏവലു മിറൈഞ്ചിപ്പോ winna ചേവടി_ 
പ്പൂവിനൈ ച്ചെന്നിയിറ്‌ പൃനൈന്തു ചോയിനാ൯ 
ആവീയ ങ്കവനല തില്ല യാതലാല* 

ഓവലി ലുയിര്‍പര നതൂടല്‌ചെന്‍ റെന്നവേ. 


ഉളൈെ വിരി പുരവിത്തേ രുതാശീ ത്തെ൯റെണും 
വളൈമുരല്‌ താനൈയാന്‍൯ AGH പോത 
ഇളയവന്‍ റന്നൊട്ട മേഴുനാളിടൈ 
നളിര്‍പുനറ* കേകയ നാട്ട നണ്ണിനാ൯. 


യ്‌ 


ആനവന്‍ G LINII ന്നരശര CRIAR 
ഉനനമില*” പേരര ശുയ്‌ക്കുനാ glaas 
വാനവര്‍ ശെയ്‌തമാ DUAM ടാതലാനു 
മേനനി നികഴ്‌ന്തന gny വാമരോ. 


Dn ee 
a 


https://archive.org/details/muthulakshmiacademy oe 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


~ CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


CC-0. In Public Domain. Digtized by Muthulakshmi Research Academy രു 


. 
` 


= CC-0. In Public Domain. Digtized by Muthulakshmi Research Academy 


